കേരളപഥനങ്ങള്‍ 


2 


 ത്രൈമാസികം ക 


എഡിററര്‍ : 


കെ. ടി. റാംമോഹന്‍ 


ഉപദേശകസമിതി 


എം. ഗംഗാധരന്‍ 


രാജന്‍ ഗുമുക്കാം 


കെ. എന്‍. ഗണേശ്‌ 

പി. കെ. മൈക്കിഠം തമകന്‍ 
സലിം ബാലകൃഷ്‌ണന്‍ 
വി. വി. കെ. വാലത്ത്‌ 


കെ. കെ. ജോര്‍ജ്‌ 
ഭി, ജി. ജേക്കബ്‌ 
പി. ശിവാനന്ദന്‍ 
കെ. പി. കണ്ണന്‍ 
എം. കറുഞ്ഞാമന്‍ 
കെ. എന്‍. ഹരിലാല്‍ 
കെ. രവിരാമ൯ 


കെ. ജി. ശങ്കരഷിള്ള 
ആര്‍. നനുകുമാര്‍ 
എസ്‌. മാജു 
പാ്ര്രീക്ക്‌ ഹെല്ലര്‍ 
കെ. രാജഗോപാല്‍ 


കെ. ശാരദാമണി 
എന്‍. കെ. രവീരദദന്‍ 
ദേവിക ജെ. 


ആര്‍. വി. ജി. മേനോന്‍ 
(ശീകുമാര്‍ ചതോപാദ്‌ധ്യായ 
വി. ടി. പത്‌മനാദന്‍ 

ട്രി. ടി. ശ്രീകുമാര്‍ 


സമാകലനം 
എന്‍. കെ. ശിവദാസന്‍ 


൫ 


ചിത്തിര 
പ്രിമേറഴ്സ്‌ & പ്ലിഷേഴ്‌ സ്സ്‌ 


ട്ട മാണിക്കത്ത്‌ റോ 


ഫോണ്‍ : 
ടൈഷ്‌സെററിങ്ങ്‌ 


പ്രൂഫ്‌ 
“ പേജ്‌ മേദഴിങ്‌ 
കലാസാഭങ്കേതികം 
അച്ചടി 


കെ. 
വി. എന്‍. ഷൈന്‍ 


“, കൊച്ചി-632 016 
364005 


കെ. സുധാദേവി, ശോദകെ.എ. 
സി, ഇസ്‌മയില്‍ 
ടി. എസ്‌. ദിവാകരന്‍ 
നാരായണന്‍ 


പി. എസ്‌. സുധാകരന്‍ 


1? 
ു 


കേരളപഠനങ്ങള്‍്‌ 


൭ 


എഡിറ്റര്‍ . കെ.ടി. റാംമോഹന്‍ 


൫ 


ചിത്തിര പ്രിന്‍േറഴ്‌സ്‌ & പബ്ലിഷേഴ്‌സ്‌ 
കൊച്ചി 682 016 


കേരളപഥനങ്ങള്‍ 


എഡിറ്റര്‍ , കെ.ടി. റാംമോഹന്‍ 


ചവികറ്ധനം 


പണിക്കൂട്ടങ്ങള്‍ 
വൃദ്ധമകതളും . മാറുന്ന പ്രായഘടനയെപ്പറ്റി 


പൂതുസാങ്കേതികവിദ്യയുടെ 
വ്യാപനത്തിനുള്ള തടസ്സങ്ങള്‍ . പരിഷത്ത്‌ 
അടുപ്പുകളെ മുന്‍നിര്‍ത്തി ഒരു പഠനം 


നാട്ടറിവ്‌ , മലബാറിലെ ഈത്താലകള്‍ 


5 ജി. ഗോപിക്കുട്ടന്‍, ടി.ടി. ശ്രീകുമാര്‍ 
18 ലീലാ ഗുലാടി 


35 പി. മോഹനന്‍ പിള്ള 
53 വി.എച്ച്‌. ദിരാര്‍ 


) 


മശ്മിച്ചിത്രത്മാഴ്‌ 
ശില്‍പങ്ങള്‍ 


65 എസ്‌. സഞ്ജീവ്‌ 
70 കെ.പി. തോമസ്‌ 


ഇനതമ്മും വ്വംറധ്കാരവും: 


ഘോഷയ്യത . പതിനെട്ടാം നൂറ്റാണ്ടിലെ 
ഒരു ജനസംവാദം 

ജാതി-.ആണ്‍കോയ്മ പ്രത്യയശാസ്ത്രം 
വടക്കന്‍ പാട്ടുകളില്‍ 

ഇസ്‌ലാമിലെ ചുഴ്മമിഹാക്ദും 

വക്കം മൌലവിയുടെ മതനവീകരണ 
പ്രസ്ഥാനവും 


കേരളത്തില്‍ മുസ്ലിംലീഗിന്‍െറ ആവിര്‍ഭാവം 


73 കെ.എന്‍. ഗണേശ്‌ 


83 പി. ആന്‍റണി 


ഒട 
107 എം. ഗംഗാധരന്‍ 


കെ.എം. സീതി 


കുറ്ധ്തകം 


യ 


പഴശ്ശിരേഖകളുടെ ചരിത്രം 


117 കെ.കെ.എന്‍. കുറുപ്പ്‌ 


രേഖാംശം 


സ്വാതന്ത്ര്യപ്പിറവി 
ഒരു ആദ്യകാലസോഷ്യലിസ്‌റ്റ്‌ 


121 കെ.കെ.എന്‍. കുറുപ്പ്‌ 
123 കെ.ടി. റാംമോഹന്‍ 


ഗണിതശാസ്ത്രത്തിലെ യൂറോകേന്ദ്രവാദം 


125 ജോര്‍ജ്‌ ഗീവര്‍ഗീസ്‌ ജോസഫ്‌ 


141 


൫ കേരളപഠനങ്ങള്‍ 


ഒക്ടേ 


ാബര്‍ 1995 


ക ര 


ഭൃ ൨ ഡയപ്പര്‍ അ ന 
റഡ്രൈ വീട ഇ 


ആആ അന ൦ 0 
ടൻ വറ ഒ 


കൊ്‌ ശ്യാമ 
യമുല്ഥഷ ഗ്നു 
ഷ്യ നിത്യ 
സോം ഗമ ന്യം പം കാവി 


ക. 


ഷ്മ ചി] നിന 


ദി വം 89 വ്ര 
നമ 0൭൭ 0 ബാപ്‌ 


നഥഎ്ര ൧൦ 28 


ര 


ി 


രനാ ന്തം - തമേഡടെ 
സ്ത്ര 40൦ £%. ാഥംഗനമ ന 


ത്യാ: കഥ ര(ന്തണഥ 
നി 
്ുടയുമുഷ ശത്്ടാധിള്ള 
അകേ പുബ്ബിറ്ധര്‍ ക്ത 


ക്‌, 5, ല്ലാ 


കയവയേ മുട്‌ ലി ജര്‍ വില ടൻ 


ലി 


വു കക 07 ദ്യം അത്രരധാഷ്പ്ലരം. ട്‌ 


വ ആക്ര 9 സഘ്ിത്ത്തി ന 
പകര 60 


വൃഗ്പിയ്യഘോഗ്നാഥകുക്ത ൭ 


ചണിക്കൂക്ടത്ങള്‍ 


ജി ഗോപിക്കുട്ടനീ 
ക്കി കി ശ്രീകുമാര 


ആമുഖം 


മുതലാളിത്ത ഉല്‍പാദനരീതിയുടെ 
ആവിര്‍ഭാവത്തോടെ തൊഴില്‍ വിപണി സജീ 
വമാവുകയും അദ്ധ്വാനശേഷിമാത്രം കൈമു 
തലായുള്ള ഒരു തൊഴിലാളിവര്‍ഗ്ഗം രൂപം 
കൊള്ളുകയും ചെയ്യുന്ന പ്രക്രിയയെ അപഗ്ര 
ഥിക്കുന്നതിനാണ്‌ ഗ്രാമീണ തൊഴില്‍ മേഖല 
യെക്കുറിച്ചുള്ള സാമ്പ്രദായിക പഠനങ്ങള്‍ 
മുന്‍തൂക്കം നല്‍കുന്നത്‌. 
കാര്‍ഷിക മേഖലയിലും ചെറുകിട ചരക്കൂല്‍ 
പാദനമേഖലകളിലും വ്യാവസായികുമേഖല 
യിലും തൊഴില്‍വിപണിയുടെ വളര്‍ച്ചയും 
തൊഴിലാളിവര്‍ഗ്ഗരൂപീകുരണവും ഈവിധം 
വിശദമായി അപഗ്രഥിക്കപ്പെട്ടിട്ടുണ്ട്‌. ഈ 
അന്വേഷണങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത്‌ നാം 
കാണുന്നത്‌ മേല്‍ പ്രക്രിയക്ക്‌ അനുബന്ധ 
മായി സംഭവിച്ച തൊഴിലാളിസംഘടനാപ്ര 
സ്ഥാനത്തിന്‍െറ വളര്‍ച്ചയും വികാസവുമാ 
ണ്‌. ഗ്രാമീണ തൊഴില്‍മേഖലയില്‍ തൊഴിലാ 
ളി സംഘടനകള്‍ക്ക്‌ ചെലുത്താന്‍ കഴിയുന്ന 
സ്വാധീനത്തിന്‍െറ നിര്‍ണ്ണായക സ്വഭാവം മന 
സ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 
ഇതില്‍ അത്ഭുതപ്പെടാന്‍ യാതൊന്നുമില്ല. 
തൊഴിലാളികളുടെ നിത്യജീവിതത്തിലെ 
സമസ്ത വ്യവഹാരങ്ങളിലും ആധിപത്യമുള്ള 
സ്ഥാപനമായിപ്പോലും 


കേരളത്തിലെ 


വികുസിക്കുവാന്‍ 


ക്രേളപഥനങ്ങള്‍ 5 


ചില മേഖലകളില്‍ തൊഴിലാളിസംഘടനാ 
പ്രസ്ഥാനങ്ങള്‍ക്ക്‌ കഴിഞ്ഞിട്ടുണ്ട്‌. തൊഴില്‍ 
മേഖലയിലെ ഏറ്റവും നിര്‍ണ്ണായകമായ ഘട 
കമായും അവ ഉയര്‍ന്നുവന്നിട്ടുണ്ട്‌. 


എന്നാല്‍ തൊഴിലാളികളുടെമേലും 
തൊഴില്‍രംഗത്ത്‌ തൊഴി 
ലാളിസംഘടനകള്‍ ചെലൂത്തുന്ന സ്വാധീനം 
ചിലമേഖലകളിലെങ്കിലും ഇന്ന്‌ കുറഞ്ഞുവ 


പൊതുവെയും 


രികയാണ്‌. തൊഴിലാളിസംഘടനകളുമായി 
നേരിട്ടു ബന്ധമില്ലാത്തവയും അവയുടെ 
മേല്‍ക്കോയ്മ അംശീകരിക്കാത്തവയുമായ 
തൊഴിലാളികളുടെ സംഘങ്ങള്‍ സ്വതന്ത്രമായ 
പണിക്കൂട്ടങ്ങള്‍ക്ക്‌ രൂപം നല്‍കുകയും അവ 
തൊഴില്‍മേഖലയെ നിയന്ത്രിക്കാന്‍ 
കെല്‍പുള്ള ഭയതികശക്തിയായി ഉയര്‍ന്നുവരി 
കയും ചെയ്യുന്ന നൂതനപ്രതിഭാസം ഗ്രാമീണ 
തൊഴില്‍മേഖലയില്‍ നമുക്കിന്നു കാണുവാന്‍ 
കഴിയും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, 
കോട്ടയം എന്നീ ജില്ലകളിലെ ഉള്‍നാടന്‍ ഗ്രാമ 
ങ്ങളില്‍ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാ 
നത്തില്‍ ഈ നൂതനപ്രതിഭാസത്തെ അപഗ്ര 
ഥിക്കുന്നതിനുള്ള പ്രാഥമിക പരിപ്രേക്ഷ്യം 
അവതതരിപ്പിക്കാനാണ്‌ ഈ പ്രബന്ധത്തില്‍ 
ഉദ്ദേശിച്ചിടുള്ളത്‌. ഒപ്പംതന്നെ, ഒരുവശത്ത്‌ 
രൂക്ഷമായ തൊഴിലില്ലായ്മയും മറുവശത്ത്‌ 
കാര്‍ഷികമേഖലയടക്കമുള്ള ഗ്രാമീണ 


തൊഴില്‍മേഖലയില്‍ വ്യത്യസ്ത ജോലികള്‍ 

ചെയ്യുന്നതിന്‌ ആള്‍ക്ഷാമവും എന്ന സമകാ 

ലികയാഥാര്‍ത്ഥ്യത്തിന്‍െറ പെരരുളന്വേഷി 
ക്കുവാനും പരോക്ഷമായി ശ്രമിക്കുന്നുണ്ട്‌. 


ഗ്രാമീണ തൊഴില്‍രംഗം 


ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തില്‍ 
തൊഴിലാളി സ്വന്തം അദ്ധ്വാനം വില്‍ക്കുന്ന, 
മുതലാളിയുമായി ദീര്‍ഘകാല കരാറുകളൊ 
ന്നൂമില്ലാത്ത, 'കൂലിപ്പണി” എന്നറിയപ്പെടുന്ന 
മേഖലയില്‍ പരമ്പരാഗതമായി സാമൂഹി 
കവും സാമ്പത്തികവുമായി പിന്നോക്കം 
നില്‍ക്കുന്ന ജനവിഭാഗങ്ങളില്‍നിന്നാണ്‌ 
തൊഴിലാളികളെ ലഭിച്ചുപോരുന്നത്‌. 
കാര്‍ഷികമേഖലയിലായിരുന്നു ഈ വിഭാഗ 
്ങള്‍ക്ക്‌ ഏറ്റവുമധികം ജോലി സാദ്ധ്യതകള്‍ 
ഉണ്ടായിരുന്നത്‌. നിയോക്നാസിക്കല്‍ ധനതത്വ 
ശാസ്ത്രത്തിന്‍െറ സൈദ്ധാന്തികപരിമിതികള്‍ 
വെളിവാക്കിക്കൊണ്ട്‌ ഗ്രാമീണ തൊഴില്‍മേഖ 
ലയില്‍ കൂലി നിശ്ചയിക്കപ്പെടിരുന്നത്‌ തൊ 
ഴില്‍ദായകരുടെ ആവശ്യവും തൊഴില്‍ കമ്പോ 
ഉത്തിലെത്തുന്ന തൊഴിലാളികളുടെ എണ്ണവും 
എന്നതിലുപരി സാമൂഹിക, രാഷ്ട്രീയ സ്ഥാ 
പനങ്ങളുടെയും സര്‍ക്കാര്‍നയങ്ങളുടെയും 
സംഘടിതശക്തിയുടെയും അതിനിര്‍ണ്ണയന 
ങ്ങളിലൂടെയായിരുന്നു. അതിവിദഗ്ദ്ധതൊഴി 
ലാളിമുതല്‍ വൈദഗ്ദ്ധ്യമില്ലാത്ത കര്‍ഷക 
ത്തൊഴി ലാളിസ്ത്രീവരെയുള്ള തൊഴില്‍ 
ശ്രേണിഘടനയ്ക്കനുസരിച്ചായിരുന്നു കൂലി 
നിശ്ചയിക്കപ്പെട്ടിരുന്നത്‌. ഈ ശ്രേണീഘട 
നയെ നിലനിര്‍ത്തുകയും അതിന്‌ സാധുക 


രണം നല്‍കുകയും ചെയ്യുന്ന ആനുപാതിക 
മായ കൂലിവര്‍ദ്ധനയാണ്‌ സംഭവിച്ചിരുന്നത്‌. 
വേതനത്തിലെ ഈ ശ്രേണീഘടനയെ ഉട്ടി 
ഉറപ്പിക്കുവാന്‍ ജാത്തിീവ്യവസ്ഥയെ അടിസ്ഥാ 
നപ്പെടുത്തിയുള്ള സാമൂഹികഘടനയും കാര 
ണമായിട്ടുണ്ടെന്ന്‌ ചൂണ്ടിക്കാണിക്കപ്പെട്ടി 


ട്ടുണ്ട്‌ 


ആയിരത്തിതൊള്ളായിരത്തി എഴുപതുക 
ളുടെ ആദ്യപാദംമുതല്‍ കേരള സമ്പദ്വ്യ 
വസ്ഥയുടെ സംവിധാന്ക്രമങ്ങളില്‍ സംഭ 
വിച്ച പരിവര്‍ത്തനങ്ങള്‍ ഗ്രാമീണ തൊഴില്‍ 
മേഖലയില്‍ വ്യാപകമായ പരിവര്‍ത്തന 
ങ്ങള്‍ക്ക്‌ കാരണമാവുകയുണ്ടായി. നാണ്യവി 
കളുടെ വിലയിലുണ്ടായ കുതിച്ചുകയറ്റം 
കര്‍ഷകരുടെ വരുമാനത്തില്‍ കാര്യമായ 
വര്‍ദ്ധനവുണ്ടാക്കിയതിനോടൊപ്പം നാണ്യവിള 
കൃഷിയോടുള്ള ചെറുകിടകര്‍ഷകുരുടെ ആഭി 
മുഖ്യം വര്‍ദ്ധിപ്പിക്കുകയും ചെയ്തു. കൃഷി 
യുടെ വാണിജ്യവല്‍ക്കരണത്തിന്‍െറ പാത 
യില്‍ ഒരു കുതിച്ചുകയറ്റംകൂടി ഈ ഘട്ടം 
പ്രതിനിധാനം ചെയ്യുന്നുണ്ടെന്ന്‌ പറയാം. ഇട 
ത്തരംകുടുംബങ്ങളില്‍നിന്നും ദരിദ്രകുടുംബ 
ങ്ങളില്‍ നിന്നും ഗള്‍ഫ്പ്രദേശങ്ങളിലേക്ക്‌ എ, 
ഴുപതുകളുടെ ആദ്യപകുതിയില്‍ നടന്ന വ്യാപ 
കമായ ദേശാന്തരഗമനം കുടുംബങ്ങളുടെ 
ശരാശരി വരുമാനത്തില്‍ വര്‍ദ്ധനവുണ്ടാക്കു 
കയും ഇതോടനുബന്ധമായി ഉപഭോഗരീതിക 
ളിലും ജീവിതവീക്ഷണത്തിലും സൂക്ഷ്മമായ 
പരിവര്‍ത്തനങ്ങള്‍ ഉണ്ടാവുകയും ചെയ്തു. 
“പ്രത്യൂല്‍പാദനപരം' എന്നു വിശേഷിപ്പിക്കാന്‍ 
കഴിയാത്ത തരത്തിലുള്ള പണവിനിയോഗം 
താല്‍ക്കാലിക സമൃദ്ധിയുടെ അന്തരീക്ഷം 
സൃഷ്ടിക്കുകയും .. കൂലിഘടനയിലും 
തൊഴില്‍ബന്ധങ്ങളിലും പരിവര്‍ത്തനങ്ങള്‍ക്ക്‌ 


1 ര ടി. എന്‍. കൃഷ്ണന്‍, 'വേജസ്‌, എംപ്ലോയ്മെന്‍റ്‌ ആന്‍ഡ്‌ ഓട്ഡുട്‌ ഇന്‍ ഇന്‍റര്‍റിലേറ്റഡ്‌ ലേബര്‍ 
മാര്‍ക്കറ്റ്‌ ഇന്‍ ആന്‍ അദഗ്രറിയന്‍ ഇക്കോണമി :എ സ്റ്റഡി ഒഫ്‌ കേരള' ഹഇകുാണോമിക്‌ തആത്ഡ്‌ പൊ 


കിറിക്കി വീക്കലി, 29 ജൂണ്‍ 991, 


(ഖ) കെ. പി. കണ്ണന്‍ “ലേബര്‍ ഇന്‍സ്റിറ്യൂഷന്‍സ്‌ ആന്‍ഡ്‌ ൪ ഡെവലപ്മെന്‍റ്‌ പ്രോസസ്‌ ഇന്‍ കേരള 
ഭി. എസ്‌. പപ്പോള. ജി. റോഡ്ജേര്‍സ്‌ (എഡി). മലബാര്‌ ഇവീ്്റില്യുഷവീസ്‌ ആദ്ഡ്‌ ഇക്കമണാമിക്‌ 
ഡെവപ്പ്മെര്റ്‌ കത്‌ കുന്ത (ജനീവ: ഐ. എല്‍. ഒ., ഇന്‍റര്‍നാഷണല്‍ ഇന്‍സ്റിദ്യയൂട്ട്‌ ഫോര്‍ ലേബര്‍ 


സ്‌റ്റഡീസ്‌, 1992) 


കേരളപഥനങ്ങള്‍ 5 


വി 


റ 


കാരണമാവുകയും ചെയ്തു. ജന 
സംഖ്യാസംക്രമണത്തിന്‍ററ കാര്യത്തിലും 
ഈ കാലഘട്ടം ഒരു സവിശേഷസന്ദര്‍ഭത്തെ 
പ്രതിനിധാനം ചെയ്യുന്നുണ്ട്‌. അഖി 
ലേന്ത്യാശരാശരിയേക്കാള്‍ ഉയര്‍ന്നു നിന്നി 
രുന്ന ജനസംഖ്യാവളര്‍ച്ചാനിരക്ക്‌ 1970കള്‍ 
മുതല്‍ കുറഞ്ഞു തുടങ്ങുന്നതായി കാണാം. 
പ്രായഘടന, തൊഴില്‍സേനയുടെ വലിപ്പം 
എന്നിവയുടെ കാര്യത്തിലും പ്രകടമായ 
വ്യത്യാസം അനുഭവപ്പെട്ടു? 


ഒരു വശത്ത്‌ തൊഴില്‍സേന ക്രമാതീ 


തമാംവണ്ണം വര്‍ദ്ധിച്ചപ്പോള്‍ മറുവശത്ത്‌ 
പുതിയ ജോലിസാദ്ധ്യതകള്‍ സൃഷ്ടിക്കാന്‍ 
ബാദ്ധ്യതപ്പെട്ട പരമ്പരാഗത വ്യവസായ 


മേഖല തളരുകയായിരുന്നു. അന്യ സംസ്ഥാ 
നങ്ങളിലേക്കുള്ള കേരളീയമുലധനത്തിന്‍െറ 
പലായനം വര്‍ദ്ധിച്ചതോതില്‍ ആരംഭിക്കു 
ന്നതും ഇതേ കാലയളവില്‍ തന്നെയാ 
ണെന്നത്‌ ശ്രദ്ധേയമാണ്‌. കാര്‍ഷികമേഖല 
യില്‍ ഹരിതവിപ്പവത്തിന്‍െറ പശ്ചാത്തല 
ത്തില്‍ നടന്ന യന്ത്രവല്‍ക്കരണവും നാണ്യവി 
ഉകളിലേക്കുള്ള വ്യാപകമായ മാറ്റവും നിര 
വധി കര്‍ഷകത്തൊഴിലാളികളെ തൊഴിലില്ലാ 
പൃൂടയിലേക്ക്‌ തള്ളിനീക്കി. അക്കാലത്ത്‌ കേരള 
സമ്പദ്വ്യവസ്ഥയുടെ ദാര്‍ബ്ബല്യങ്ങളെ 
താല്‍ക്കാലികമായി മൂടിവച്ചുകൊണ്ട്‌ ഒരു 
"ആഘാത പ്രതിരോധ'മായി വര്‍ത്തിച്ചത്‌ കേര 
ഉത്തിന്‍െറ മൊത്തം ദേശീയോല്‍പന്നത്തി 
ഒ൫൯െറ 28 ശതമാനത്തോളം എന്നു കണക്കാക്ക 
പ്പെട്ടിട്ടുള്ള ഗള്‍ഫില്‍ നിന്നുള്ള ധനപ്രേഷണ 
മാണ്‌. ഗള്‍ഫ്‌ പണത്തിന്‍െറ പശ്ചാത്തല 
ത്തില്‍ ചരക്കുകള്‍ക്കും സേവനങ്ങള്‍ക്കും 
വേണ്ടി രൂപംകൊണ്ട പൂതിയ ചോദന്പ്രക്രിയ 
തൊഴിലില്ലായ്മയുടെ തൂക്ഷതയെ ആഗിരണം 
ചെയ്യുകയായിരുന്നു എന്നു പറയാം. 1980 


കളുടെ തുടക്കത്തില്‍, ഗള്‍ഫ്‌ ധനപ്രേഷണത്തി 
െറകൂടി ഉല്‍പന്നമായി കണക്കാക്കപ്പെടുന്ന 
കെട്ടിടനിര്‍മ്മാണമേഖലയിലെ സജീവതയ്ക്ക്‌ 
കേരളത്തിലെ മൊത്തം തൊഴില്‍സേനയുടെ 
പത്തുശതമാനത്തെ ഉള്‍ക്കൊള്ളാനുള്ള 
ശേഷിയുണ്ടായിരുന്നു.* 

എന്നാല്‍ അതോടൊപ്പംതന്നെ ശ്രദ്ധേയ 
മാണ്‌ വിദഗ്ദ്ധതൊഴിലാളികള്‍ക്ക്‌ നേരിട്ട 
രൂക്ഷമായ ക്ഷാമവും. കെട്ടിടനിര്‍മ്മാണ മേഖ 
ലയുടെ ചോദനയ്ക്കനുസരിച്ച്‌ വിദഗ്ദ്ധ തൊ 
ഴിലാളികളുടെ ലഭ്യത വര്‍ദ്ധിപ്പിക്കാന്‍ ഹ്രസ്വ 
കാലം കൊണ്ട്‌ കഴിയുകയില്ലല്ലോ. ഇത്‌ ആ 
മേഖലയില്‍ കൂലി വര്‍ദ്ധിക്കുന്നതിന്‌ കാരണ 
മായിത്തീര്‍ന്നു. ഇതേത്തുടര്‍ന്നുള്ള ശൃംഖലാ 
പ്രതിഭാസമായി മറ്റു ജോലികള്‍ക്കുള്ള കൂലി 
യിലും ആനുപാതികവര്‍ദ്ധനവുണ്ടായി, പരമ്പ 
രാഗതമായ തൊഴിലുകള്‍ കൂടാതെ പൂതിയ 
ആവശ്യങ്ങള്‍ പുതിയതരം ജോലികള്‍ക്കും 
കാരണമായിത്തീര്‍ന്ന. കെട്ടിട സങ്കല്‍പ 
ത്തിലും പാര്‍പ്പിടസംസ്‌കാരത്തിലും വന്ന 
മാറ്റങ്ങള്‍ ഒരു പരിധിവരെ ഈ പ്രക്രിയയുടെ 
പിന്നില്‍ പ്രവര്‍ത്തിച്ചിട്ടുണ്ടെന്ന്‌ പറയാം. 
കോണ്‍ക്രീറ്റ്പണി, ഇഷ്ടികനിര്‍മ്മാണം, പാറ 
ഉടയ്ക്കല്‍, പുഴയില്‍നിന്നും മണല്‍വാരല്‍ 
തുടങ്ങി സംഘമായി ചെയ്യേണ്ട ഒരുകൂട്ടം 
ജോലികള്‍ ഗ്രാമീണ തൊഴില്‍മേഖലയുടെ 
മുഖമുദ്രയായി മാറി. കൂടുതല്‍ കൂലിലഭി 
ക്കുന്ന ഇത്തരം ജോലികളിലേക്ക്‌ തൊഴിലാ 
ളികള്‍ വര്‍ദ്ധിച്ചതോതില്‍ ആകര്‍ഷിക്കപ്പെട്ടു, 
ഗ്രാമീണ തൊഴില്‍മേഖലയില്‍ ഈ പൂതിയ 
പ്രക്രിയയുടെ പശ്ചാത്തലത്തില്‍ രൂപം 
കൊണ്ട പരിവര്‍ത്തനങ്ങളെ ഇങ്ങനെ സംഗ്ര 
ഹിക്കാം, 


നാനാാാത്ത്തത്തത്തെ തത ന്്തനന്ത്ത്ന 


2 ക്ര! മൃദൂല്‍ ഈപ്പന്‍, “റൂറല്‍ നോണ്‍.അഗ്രികള്‍ച്ചറല്‍ എംപ്ലോയ്മെന്‍റ്‌ ഇന്‍ കേരള, സം എമര്‍ജിംഗ്‌ 
ടെന്‍ഡെന്‍സീസ്‌,, കകമണാമ?ക്‌ ആന്ഡ്‌ പൊളിറ്റിക്കായ്‌ വീക്ക്ല? 21 മെയ്‌ 1994, 
(ഖ) ജി. ഗോപിക്കുട്ടന്‍, ഹൌസ്‌ കണ്‍സ്ട്രക്ഷന്‍ ബൂം ഇന്‍ കേരള, ഇംപാക്ട്‌ ഓണ്‍ ഇക്കോണമി 
ആന്‍ഡ്‌ സൊസൈറ്റി, കുക്കാമണാമിക്‌ ആന്ഡ്‌ പൊഴിറ്റിക്കത്‌ വീ്‌ക്കമ/ 15 സപ്തംബര്‍ 990. 


3 മൃദുല്‍ ഈപ്പന്‍, ഇക്കണോമിക്‌ ആന്ഡ്‌ കചാളിററിക്കതി വീക്ക്ല? 21 മെയ്‌ 994 
4 ജി, ഗോപിക്കുട്ടന്‍, കകാമണാമിക്‌ ആന്ഡ്‌ പാളിററിക്കയ്‌ വിക്ക്‌? 15 സപ്തംബര്‍ “890. 


കേരളപഠനങ്ങള്‍ 5 


ക 

(ര) അഭ്യസ്തവിദ്യരുടെ തൊഴിലി 
ല്യായ്മ രൂക്ഷമായി തുടരുമ്പോഴും കാര്‍ഷിക 
മേഖലയിലെ അനാകര്‍ഷകമായ ജോലി 
കള്‍ക്ക്‌ ആള്‍ക്ഷാമം അനുഭവപ്പെട്ടുതുടങ്ങി. 
കൂടുതല്‍ യന്ത്രവല്‍ക്കരണത്തിലേക്കും ഭൂമി 
തരിശിടല്‍, ഭൂമി വിറ്റൊഴിക്കല്‍ തുടങ്ങിയവ 
യിലേക്കും നീങ്ങാന്‍ കര്‍ഷകര്‍ നിര്‍ബന്ധിത 
രായി. 


(൮) അംഗീകൃത മുഖ്യധാരാതൊഴിലാ 
ളിസംഘടനകളില്‍ അംഗത്വമോ അവയുടെ 
ആഭിമുഖ്യത്തിലുള്ള സംഘടിതമായ വിലപേ 
ശലോ ഇല്ലാതെതന്നെ ഉയര്‍ന്ന കൂലിനിരക്ക്‌ 
കരസ്ഥമാക്കാന്‍ പുതിയ മേഖലയിലെ തൊ 
ഴിലാളികള്‍ക്ക്‌ കഴിഞ്ഞു. 


(൧) കൂലിയെക്കുറിച്ചുള്ള സങ്കല്‍പത്തില്‍ 
മാറ്റംവന്നു. ദിവസക്കൂലിക്ക്‌ പകലന്തിയോളം 
പ്രണിയെടുക്കുന്നതിനുപകരം ഒരു പ്രത്യേക 
ജോലിക്ക്‌ നിരക്ക്‌ നിശ്ചയിച്ച്‌ ചെറുസംഘ 
ങ്ങളായി ജോലി കരാറേറ്റ്‌ നടത്താനുള്ള പ്രവ 
ണത വര്‍ദ്ധിച്ചുവന്നു. ഇത്‌ തൊഴി ലാളിസംഘ 
'ടനകളില്‍നിന്നു വ്യത്യസ്തവും ജാതി, മതം, 
രാഷ്ട്രീയച്ചായ്വുകള്‍, ലിംഗം എന്നീ അതിരു 
കള്‍ അതിലംഘിക്കുന്നതുമായ പണിക്കു 
ട്ടായ്മകള്‍ക്ക്‌ രൂപം നല്‍കി. 


പണിക്കൂട്ടങ്ങള്‍ എന്ന പുതിയ പ്രതിഭാ 
സത്തിന്‍െറ ആവിര്‍ഭാവം ഗ്രാമീണ 
തൊഴില്‍മേഖലയില്‍ ഒരു പൂതിയ സാമ്പ 
ത്തികഗണത്തിന്‍െറ രംഗപ്രവേശം എന്നതിലു 
പരി സാമൂഹികശാസ്ത്രപരവും രാഷ്ട്രീയ 
സമ്പദ്ശാസ്ത്രപരവുമായ ഒട്ടേറെ സങ്കീര്‍ണ്ണ 
സമസ്യകള്‍ ഉയര്‍ത്തുന്നുണ്ട്‌. ഇവയെ ക്രമ 
ബദ്ധമായി പരിശോധിക്കാനും വിശദീകരി 
ക്കാനും മുതിരുന്നതിനുമുമ്പായി അസംഘടി 
തമേഖലയിലെ തൊഴിലുകളെക്കുറിച്ച്‌ 
സൂചിപ്പിക്കുന്നത്‌ ഉചിതമായിരിക്കുമല്ലോ. 
പ്രധാനമായും രണ്ടുരീതിയിലുള്ള തൊഴിലുക 
ളാണ്‌ ഗ്രാമീണ തൊഴില്‍ മേഖലയില്‍ നമുക്ക്‌ 
ദര്‍ശിക്കാന്‍ കഴിയുക. ഒന്ന്‌, ഒരു തൊഴിലാ 
ളിക്ക്‌ ഒറ്റയ്ക്കു ചെയ്യാന്‍ കഴിയാത്ത, രണ്ടോ 
അതിലധികമോ തൊഴിലാളികളുടെ കൂട്ടായ്മ 
യിലൂടെമാത്രം കാര്യക്ഷമമായി ചെയ്യാന്‍ കഴി 


യുന്ന ജോലികളാണ്‌. പുഴയില്‍ നിന്നും മണല്‍ 
വാരി ലോറിയില്‍ കയറ്റുക, ഇഷ്ടിക നിര്‍മ്മി 
ക്കുക, സിമന്‍റ്കോണ്‍ക്രറ്റ്‌ കുഴയ്ക്കുക, മണ്ണ 
ടിക്കുക തുടങ്ങി അനേകം ജോലികള്‍ ഈ 
ഗരണത്തില്‍പ്പെടുന്നവയാണ്‌. സംഘമായി 
ചെയ്യേണ്ട ആവശ്യകതയില്ലാത്തവയാണ്‌ 
മറ്റൊരു വിഭാഗം തൊഴിലുകള്‍. പരമ്പരാഗത 
മായ തൊഴിലുകള്‍ പലതും ഈ വിഭാഗത്തില്‍ 
പെടുന്നതത്രേ. ഉദാഹരണമായി നെല്‍കൃഷി. 
തുണ്ടുഭൂമികള്‍ അധികമുള്ള ഇന്നത്തെ 
ഭൂവൂടമാക്രമത്തിന്‍െറ പശ്ചാത്തലത്തില്‍ 
നിരക്കു നിശ്ചയിച്ച്‌ തൊഴിലാളികളുടെ സക 
ത്ൃത്തിന്‌ ചെയ്യാന്‍ കഴിയുന്ന ജോലികളല്ല ഈ 
മേഖലയിലുള്ളത്‌. പരിശീല 
നവും ആവശ്യപ്പെടുന്ന സവിശേഷജോലിക 
ളാണ്‌. പണിക്കൂട്ടങ്ങള്‍ രൂപംകൊണ്ടിട്ടുള്ളത്‌ 
ഈ മേഖലയിലല്ല, ആദ്യം സൂചിപ്പിച്ച വിഭാ 
ഗത്തിലാണ്‌ എന്നത്‌ ശ്രദ്ധേയമാണ്‌. 


പരിചയവും 


പണിക്കൂട്ടങ്ങള്‍ : 


പിറവിയും ഘടനയും 


ഗ്രാമപ്രദേശങ്ങളില്‍ കയറ്റിറക്ക്‌, മരം 
വെട്ടി ചുമന്ന്‌ ലോറിയില്‍ കയറ്റല്‍, പാറപൊ 
ടടിക്കല്‍, ചല്ലി ഉടപ്പ്‌, ചെറുകിടതൊഴില്‍ശാല 
കളിലെ ജോലികള്‍ എന്നീ മേഖലകളില്‍ 
മുഖ്യധാരാ തൊഴിലാളിസംഘടനകളുടെ നേ 
തൃത്വത്തിലുള്ള തൊഴിലാളികളാണ്‌ പണിയെ 
ടൂക്കുന്നത്‌. ഈ മേഖലകളില്‍ തൊഴിലുടമ 
കോണ്‍ട്രാക്ടറോ വ്യാവസായിക മുതലാ 
ളിയോ ആണ്‌. അവരും പ്രായേണ സംഘടിത 
രാണെന്നു പറയാം. വ്യവസ്ഥാപിതമാര്‍ഗ്ഗങ്ങ 
ഭിലൂടെയാണ്‌ ഇവിടെ കൂലി നിശ്ചയിക്കു 
ന്നതും തര്‍ക്കങ്ങള്‍ പരിഹരിക്കുന്നതും. തൊഴി 
ലാളിപ്രതിനിധി, സര്‍ക്കാര്‍പ്രതിനിധി, തൊഴി 
ലൂടമയുടെ പ്രതിനിധി എന്നിവരടങ്ങുന്ന സമി 
തികളിലാണ്‌ ഈ ഉത്തരവാദിത്തങ്ങള്‍ 
സമര്‍പ്പിതമായിട്ടുള്ളത്‌. തൊഴിലാളികള്‍ക്ക്‌ 
തിരിച്ചറിയല്‍ കാര്‍ഡുകള്‍ നല്‍കി പ്രവേശനം 
പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സര്‍ക്കാര്‍, 
തൊഴിലൂടമ, ട്രേഡുയൂണിയന്‍ എന്നീ ഏജന്‍ 


ക്േരേളപഠനങ്ങള്‍ 5 


മ 


സികള്‍വഴി എത്തിച്ചേരുന്ന തീരുമാനങ്ങള്‍ 
അംഗീകരിക്കാന്‍ തൊഴിലാളികളും തൊഴിലൂ 
ടമയും ബാദ്ധ്യസ്ഥരാണ്‌. ഇത്തരം കൂടിയാ 
ലോചനകളിലൂടെ എത്തിച്ചേരുന്ന ദീര്‍ഘകാ 
ലംഹ്രസ്വകാല കരാറുകളുടെ അടിസ്ഥാനത്തി 
ലുള്ള ആനുകൂല്യങ്ങള്‍ തൊഴിലാളികള്‍ക്ക്‌ 
ലഭിക്കുന്നു. തൊഴിലാളിസംഘടനാ നേതൃത്വം 
പലപ്പോഴും പ്രതിക്കൂട്ടിലാവുന്നത്‌ ഇത്തരം 
കരാറുകളില്‍ തൊഴിലൂടമയുമായി ഒത്തുക 
ളിക്കുമ്പോഴാണ്‌. 


പണിക്കൂട്ടങ്ങളുടെ കാര്യത്തില്‍ സ്ഥിതി 
തികച്ചും വ്യത്യസ്തമാണ്‌. അവിടെ സംഘട 
നയോ തിരിച്ചറിയല്‍ കാര്‍ഡോ സ്ഥിരമായ 
തൊഴിലൂടമയോ അംഗീകൃത കരാറുകളോ 
നിയന്ത്രിക്കാന്‍ ഏജന്‍സികളോ തെരഞ്ഞെ 
ടുത്ത സംഘടനാനേതൃത്വമോ കൂലിഘടന 
യില്‍ സ്വാധീനം ചെലുത്തുന്ന ബാഹൃഘടക 
ങ്ങളുടെ സ്വാധീനമോ ഇല്ല. 
സാമാന്യവിദ്യാഭ്യാസവും പൊതുജനങ്ങളു 
മായി സഹകരണമനോഭാവവുമുള്ള തൊഴില്‍ 
രഹിതരായ ചെറുപ്പക്കാര്‍ ഗ്രാമങ്ങളില്‍ 
പൂതിയ തൊഴിലവസരങ്ങളുണ്ടാവുമ്പോള്‍ 
സുഹൃത്തുക്കളുമായിച്ചേര്‍ന്ന്‌ കരാറുപണികള്‍ 
ഏറ്റെടുക്കുന്നതോടെ ഒരു പണിക്കൂട്ടത്തിന്‍െറ 
പ്രാഗ്രൂപം ആവിര്‍ഭവിക്കുകയായി. ആദ്യ 
മൊക്കെ ചെറിയതോതിലും പിന്നീട്‌ വ്യാപക്‌ 
മായും കരാറുപണികള്‍ ഏറ്റെടുത്ത്‌ നടത്താന്‍ 
ഈ ചെറുസംഘം തയ്യാറാവുന്നതോടെ പണി 
ക്കൂട്ടത്തിന്‍െറ സന്ധിബന്ധങ്ങള്‍ ഉറയ്ക്കു 
കയും സജീവമായ ഒരു ജൈവഘടന രൂപം 
കൊള്ളുകയും ചെയ്യുന്നു. 


ഒരു പണിക്കൂട്ടത്തിന്‍െറ പിറവി വിശദീ 
കരിക്കാന്‍ ലളിതമായ ഒരു ഉദാഹരണം 
പറയാം. പാടംനികത്താനോ പുരയിടത്തിലെ 
കുഴികള്‍ നികത്താനോ കെട്ടിടനിര്‍മ്മാണത്തി 
നോ മണ്ണുകിളച്ച്‌ ലോറിയില്‍ കയറ്റി എത്തി 
ച്ചുകൊടുക്കുന്ന ജോലി സുഹൃത്തുക്കളായ 
ചെറുപ്പക്കാര്‍ ഒത്തുചേര്‍ന്ന്‌ ഏറ്റെടുക്കുന്നു. 
അവര്‍തന്നെ ദിവസവാടകയ്ക്കോ ലോഡിന്‌ 
ഇത്രയെന്നോ ഉള്ളനിരക്കിന്‌ ലോറിയും 
ഏര്‍പ്പാടുചെയ്യുന്നു. സ്ത്രീകളും പുരു 


കേരളപഠഥനങ്ങള്‍ 5 


ഷന്‍മാരും അംഗമായിട്ടുള്ള ഈ പണിക്കൂട്ട 
ത്തിലെ തൊഴിലാളികള്‍ ഒരു ലോഡിന്‌ ഇത്ര 
കൂലി എന്ന്‌ നിശ്ചയിച്ചു കഴിഞ്ഞാല്‍ ഓരോ 
ദിവസവും ചെയ്യുന്നൂ ജോലിയുടെ അടിസ്ഥാ 
നത്തില്‍ കൂലി തുല്യമായി വീതിച്ചെടുക്കുന്നു. 


പണിയുടെ കരാറേല്‍ക്കുകയും അതി 
ന്‍െറ സംഘടനാപരമായ ചുമതലകള്‍ നിര്‍വ്വ 
ഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ തലയാ 
ഒെന്നു വിളിക്കാം. ജോലി ചെയ്യുന്നതിനാവ 
ശ്യമായ ചെറുകിടസാമഗ്രികള്‍ പലപ്പോഴും 
തലയാള്‍ സ്വന്തമായി സമ്പാദിക്കാറുണ്ട്‌. ഇതു 
സാദ്ധ്യമാവുന്നത്‌ മറ്റു തൊഴിലാളികളില്‍ 
നിന്നും വൃത്യസ്തമായി തലയാളിന്‌ കമ്മീ 
ഷന്‍കൂടി ലഭിക്കുന്നതുകൊണ്ടാണ്‌. സ്വന്തം 
അദ്ധ്വാനശേഷി വില്‍ക്കുകയും സംഘടനാചു 
മതല നിര്‍വ്വഹിക്കുന്നതിന്‍െറ പേരില്‍ ചെറി 
യൊരു കമ്മീഷന്‍ കിട്ടുകയും ആ കമ്മീഷന്‍ 
ഉല്‍പാദന ഉപകരണങ്ങള്‍ വാങ്ങുന്നതിനായി 
ചെലവഴിക്കുകയും ചെയ്യുന്ന ഈ തലയാളു 
കള്‍ പിന്നീട്‌ അദ്ധ്വാനത്തില്‍നിന്നും പൂര്‍ണ്ണ 
മായി പിന്‍മാറി ഒരു കരാറുകാരന്‍ മാത്രമായി 
മാറാനുള്ള സാദ്ധ്യതയുണ്ട്‌. 


ജോലികണ്ടെത്തുകയും കരാറേറ്റെടുക്കു 
കയും ചെയ്യുന്ന തലയാളിന്‍െറ അനാപചാരി 
കമായ നേതൃത്വം പണിക്കൂട്ടത്തിലെ മറ്റ്‌ അംഗ 
ങ്ങള്‍ അംഗീകരിച്ചുപോരുന്നുണ്ട്‌. ഒരു സ്ഥ 
ലത്തെ ജോലി കഴിയുമ്പോഴേക്ക്‌ മറ്റൊരു 
ജോലി കണ്ടെത്തേണ്ട ചുമതല തലയാളിനാ 
ണ്‌. പണിക്കൂട്ടങ്ങള്‍ക്ക്‌ പലപ്പോഴും തുടര്‍ച്ച 
യായി കരാറുകള്‍ ലഭിക്കാറുണ്ട്‌. ഒരു പണി 
ക്കൂട്ടത്തിലെ അംഗം ഇടയ്ക്കുവച്ച്‌ പൊഴിഞ്ഞു 
പോവുകയാണെങ്കില്‍ പുതിയൊരാള്‍ സ്ഥാ 
നം ഏറ്റെടുക്കുന്നു. ഇങ്ങനെ പുതുതായി വരു 
ന്നവര്‍ പലപ്പോഴും നിലവിലുള്ള അംഗങ്ങ 
ളൂടെ ബന്ധുത്വമോ അവരോട്‌ ആശ്രിതത്വമോ 
ഉള്ളവരായിരിക്കും. 


ഒരു പണിക്കൂട്ടം ഒരു ചുറ്റുവട്ടത്തെ പണി 
കള്‍ ഏറ്റെടുത്ത്‌ നിര്‍വ്വഹിക്കുമ്പോള്‍ സമാന 
സ്വഭാവമുള്ള പണിക്കൂട്ടങ്ങള്‍ മറ്റു സ്ഥലങ്ങ 
ളിലും പ്രവര്‍ത്തിക്കുന്നുണ്ടാവും. ഒരു പണി 
ക്കൂട്ടത്തിന്‍െറ പ്രവൃത്തിപരിധിയില്‍ മറ്റു 


[] 
പണിക്കൂട്ടങ്ങള്‍ സാധാരണയായി മല്‍സരത്തി 
നെത്താറില്ല. എന്നാലിത്‌ തികച്ചും അന 
പചാരികമായ ഒരു പരസ്പരധാരണയാണ്‌. 
ഒരു പണിക്കൂട്ടത്തിന്‍െറ പ്രവ്യത്തി മേഖലയി 
ലേക്ക്‌ മറ്റൊരു സംഘം കടന്നുവരുന്ന കീഴ്വ 
ഴക്കമില്ലെന്നര്‍ത്ഥം. ഈ കീഴ്വഴക്കത്തെ നില 
നിര്‍ത്തുന്നതാകട്ടെ തൊഴിലൂടമയുമായി രഹ 
സ്യധാരണയിലെത്താനോ നിരക്കു കുറച്ച്‌ 
പണിചെയ്യാനോ മറ്റ്‌ പണിക്കൂട്ടങ്ങള്‍ തയ്യാറാ 
വില്ല എന്നതാണ്‌. ഒരു ജോലിക്ക്‌ ഒരു പ്രത്യേക. 
നിരക്ക്‌ നടപ്പായി തുടങ്ങിയാല്‍ പിന്നെ അതു 
സ്ഥിരപ്പെടുകയും അതില്‍ കുറച്ച്‌ പണി എടു 
ക്കാന്‍ പണിക്കൂട്ടങ്ങള്‍ വിസമ്മതിക്കുകയും 
ചെയ്യുന്നു. പണിക്കൂട്ടങ്ങള്‍ നിലനില്‍ക്കുന്നത്‌ 
തന്നെ ജോലിവിഭജനത്തിന്‍െറ അതിസൂക്ഷ്മ 
മായ ഈ സാങ്കേതികവിദ്യയുടെ അടിയുറപ്പി 
ലാണ്‌. പണിക്കുട്ടത്തിനുള്ളിലും പണിക്കൂട്ട 
ങ്ങള്‍ക്കിടയിലും നിലനില്‍ക്കുന്ന പരസ്പര 
ധാരണ ഈ പുതിയ തൊഴില്‍ സ്ഥാപനത്തി 
ന്‍െറ നിലനില്‍പിന്‌ അത്യന്താപേക്ഷിതമായ 
ഘടകമാണെന്നര്‍ത്ഥം. ഈ പരസ്പരധാരണ 

യുടെ അടിസ്ഥാനത്തിലാണ്‌ ഒരു പണിക്കൂട്ടം 
ഏറ്റെടുത്ത്‌ മുഴുവനാക്കാത്ത ജോലികള്‍ 
പൂര്‍ത്തിയാക്കാന്‍ മറ്റു പണിക്കൂട്ടങ്ങള്‍ വിസ 
മ്മതിക്കുന്നത്‌. ഇവിടെ തൊഴിലുടമ ഒരര്‍ത്ഥ 
ത്തില്‍ നിസ്സറഹായനാണെന്നു പറയാം. ജോലി 
ക്കാര്യത്തില്‍ അനുസ്യൂതി ഉറപ്പുവരുത്താന്‍ 
പലപ്പോഴും പണിക്കൂട്ടങ്ങള്‍ പല ജോലികള്‍ 
ഒരേ സമയത്ത്‌ ഏറ്റെടുക്കുകയും പല ഘട്ടങ്ങ 
ളിലായി മാത്രം പൂര്‍ത്തിയാക്കുകയും ചെയ്യാ 
റുണ്ട്‌. 


ഒരു ഗ്രാമത്തില്‍ തന്നെ ഒരേ തൊഴിലില്‍ 
ഏര്‍പ്പെട്ടിരിക്കുന്ന നിരവധി പണിക്കൂട്ടങ്ങള്‍ 
ഉണ്ടാവും. ഇവരെ ഒരു തൊഴില്‍വിഭാഗമായി 
കണക്കാക്കാം. മണ്ണെടുക്കുന്നവരുടെ തൊഴില്‍ 
വിഭാഗത്തെക്കുറിച്ച്‌ സൂചിപ്പിച്ചുവല്ലോ. ഇതു 
പോലെ കെട്ടിടം പണി, തടിപ്പണി, ഇഷ്ടിക 
പണി, റബ്ബര്‍തൈകള്‍ നടാനുള്ള കുഴി എടു 
ക്കല്‍ തുടങ്ങി മുഖ്യധാരാതൊഴിലുകള്‍ കൂടാ 
തെയുള്ള പണികള്‍ ചെയ്യാന്‍ തൊഴില്‍ വിഭാ 
ഗങ്ങള്‍ ഉള്ളതായി' കാണാം. ഈ തൊഴില്‍ 
വിഭാഗങ്ങളിലേറിയപങ്കും കെട്ടിടനിര്‍മ്മാ 


10 


ണവും അനുബന്ധജോലികളും ചെയ്യുന്നവ 
യാണ്‌. അടുത്തകാലത്തായി റബ്ബര്‍ തുടങ്ങിയ 
നാണ്യവിളകളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട 
ജോലികളില്‍ ഈ പ്രവണത ശക്തിപ്പെടുന്ന 
തായി കാണാം. 


നിയതമോ ഏകീകൃതമോ ആയ ഒരു 
ഘടന പണിക്കൂട്ടത്തിനുള്ളതായി തോന്നു 
ന്നില്ല, പണിയുടെ സവിശേഷതയും 
വ്യാപ്തിയും അനുസരിച്ച്‌ വഴങ്ങാന്‍ കഴിയുന്ന 
അയഞ്ഞ ഘടനയാണ്‌ പണിക്കൂട്ടങ്ങള്‍ 
ക്കുള്ളത്‌. സാങ്കേതികപരിശീലനവും പ്രായോ 
ഗികപരിജ്ഞാനവും കൂടുതല്‍ ആവശ്യമുള്ള 
ജോലികളും ഇവ ആവശ്യമില്ലാത്ത ജോലി 
കളും ഉണ്ടാവും. മണ്ണടിക്കുന്ന ജോലിക്ക്‌ 
വൈദഗ്ദ്ധ്യം താരതമ്യേന കുറവ്‌ മതിയാകും. 
എന്നാല്‍ കെടിടനിര്‍മ്മാണത്തിന്‍െറ കാര്യം 
നേരെ മറിച്ചാണ്‌. കെട്ടിടനിര്‍മ്മാണമേഖല 
യിലെ ഒരു സവിശേഷത കേരളീയരുടെയും 
തമിഴരുടെയും പ്രത്യേക പണിക്കൂട്ടങ്ങള്‍ 
കണ്ടുവരുന്നു എന്നതാണ്‌. ഈ രണ്ടു വിഭാഗ 
ങ്ങളുടെയും പണിക്കുട്ടങ്ങളുടെ ഘടനയില്‍ 
സാരമായ വ്ൃയത്യാസങ്ങളുണ്ട്‌. 


തമിഴ്‌നാട്ടില്‍ നിന്നുള്ള തലയാളുകള്‍ 
കുറഞ്ഞകൂലിക്ക്‌ ആണ്‍കുട്ടികളെ അവിടെ 
നിന്നും വരുത്തി മൈക്കാട്‌ പണി ചെയ്യി 
കഴുന്നു, എന്നാല്‍ കൂലി കൃത്യമായി നല്‍കു 
കരയോ മുഴുവനും നല്‍കുകയോ ചെയ്യാതെ 
തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നു. കേരള 
ത്തിലെ തൊഴിലാളികളേക്കാള്‍ കൂടുതല്‍ 
സമയം ജോലിചെയ്യാന്‍ ഇവര്‍ നിര്‍ബ്ബന്ധിക്ക 
പ്പെടുന്നുണ്ട്‌. തൊഴിലൂടമയുമായി നേരിട്ടു 
ബന്ധപ്പെടുവാനുള്ള അനുവാദം ഇവര്‍ക്കു 
നല്‍കിക്കാണുന്നില്ല. ചുരുക്കിപ്പറഞ്ഞാല്‍ 
ചൂഷണത്തിന്‍െറ വ്യാപ്തിയും ആശ്രിതത്വ 
ത്തിന്‍െറ തോതും ഈ വിഭാഗങ്ങളില്‍ കൂടു 
തലാണ്‌. തലയാളിനോടുള്ള വിധേയത്വം 
തമിഴ്പണിക്കൂട്ടങ്ങളുടെ മുഖമുദ്രയാണെന്നു 
പറയാം. എന്നാല്‍ മലയാളിപ്പണിക്കൂട്ടങ്ങളുടെ 
കാര്യത്തില്‍ സ്ഥിതി ഏറെ വ്യത്യസ്തമാണ്‌. 
തുല്യജോലിക്ക്‌ തുല്യവേതനം, ക്ഷേമനിധി 
യില്‍ അംഗത്വം, പദവിയില്‍ സമത്വം, തലയാ 
ളിനോടുള്ള വിധേയത്വമില്ലായ്മ തുടങ്ങി കേര 
ഉത്തിലെ തൊഴിലാളികള്‍ അവകാശസമരങ്ങ 


കേരളപഠനങ്ങള്‍ 5 


ളിലൂടെ നേടിയെടുത്ത ജനാധിപത്യപരമായ 


നേട്ടങ്ങള്‍ പണിക്കൂട്ടമെന്ന പുതിയ 

തൊഴില്‍സ്ഥാപനത്തിലും നിലനിര്‍ത്തപ്പെ 

ടുന്നു എന്നത്‌ ശ്രദ്ധേയമാണ്‌. 
മലയാളിപ്പണിക്കൂട്ടങ്ങളുടെ ഘടന, 


അംഗത്വരീതി എന്നിവയിലൊക്കെ പ്രാദേശി 
കവും സാങ്കേതികവുമായ വ്യത്യസ്തതകള്‍ 
ഉണ്ടാവാമെങ്കിലും ഇവയ്ക്ക്‌ പൊതുവായ 
ചില സവിശേഷതകള്‍ ഉണ്ട്‌, അവയെ 
ഇങ്ങനെ സംഗ്രഹിക്കാം: 


(ക രാഷ്ട്രീയമായ ചേരിതിരിവുകള്‍ക്ക 
തീതമായാണ്‌ പണിക്കൂട്ടങ്ങളില്‍ അംഗത്വം 
നല്‍കുന്നത്‌. തൊഴിലാളിസംഘടനകള്‍ക്ക്‌ 
വ്യക്തമായ രാഷ്ട്രീയ പക്ഷപാതമുണ്ട്‌. ഏതു 
രാഷ്ട്രീയപ്പാര്‍ട്ടിയുടെ അനുഭാവിക്കും സ്വന്തം 
രാഷ്ട്രീയപ്രതിബദ്ധത മറച്ചുവയ്ക്കാതെ 
തന്നെ പണിക്കുട്ടങ്ങളില്‍ ചേരാവുന്നതാണ്‌. 


(൭4 മതപരമോ ജാതീയമോ ആയ 
ചേരിതിരിവുകളും പണിക്കൂട്ടത്തിലെ അംഗ 
ത്വത്തെ ബാധിക്കാറില്ല. ഒരേ പണിക്കൂട്ടത്തില്‍ 
തന്നെ വിവിധ മതവിഭാഗങ്ങളില്‍പ്പെട്ടവരും 
ഒരേ മതവിഭാഗത്തിലെ വിവിധ ശ്രേണികളില്‍ 
പ്പെട്ടവരും തുല്യനിലയില്‍ അംഗങ്ങളായി 
രിക്കും. 


(2) പണിക്കൂട്ടങ്ങളില്‍ സ്ത്രീകള്‍ക്ക്‌ 


പങ്കാളിത്തമൂണ്ട്‌. ലിംഗാടിസ്ഥാനത്തിലൂള്ള 
ജോലിവിഭജനമെന്നതിനു പകരം പുരുഷന്‍ 
മാര്‍ ചെയ്യുന്ന അതേ ജോലികള്‍ തന്നെ 
സ്ത്രീകളും ചെയ്യുന്നതായാണ്‌ പണിക്കൂട്ടങ്ങ 
ളില്‍ കണ്ടുവരുന്നത്‌. തുല്യമായ ജോലിക്ക്‌ 
തുല്യമായ കൂലിയും ലഭിക്കുന്നു. ഗ്രാമീണ 
തൊഴില്‍മേഖലയുടെ സവിശേഷതയായി 
പലരും ചൂണ്ടിക്കാട്ടുന്ന ലിംഗാടിസ്ഥാനത്തി 
ലുള്ള വിവേചനം പണിക്കൂട്ടങ്ങളില്‍ ഒടുംത 
ന്നെയില്ലെന്ന്‌ പറയാം. 


(ഥല പണിക്കൂട്ടത്തിന്‍െറ അയഞ്ഞഘട 
നയാണ്‌ മറ്റൊരു സവിശേഷത. പ്രവേശന 
ത്തിന്‌ മാനദണ്ഡങ്ങളില്ല, അംഗത്വഫീസില്ല. 
തലയാളിന്‍െറ നേതൃത്വം അംഗീകരിച്ചു 
കൊണ്ട്‌. ഒരു ചെറുസംഘമായി 
കരാര്‍പണികള്‍ ഏറ്റെടുത്തു നിര്‍വ്വഹിക്കുന്നു 
എന്നതിനപ്പുറം യാതൊരു പരസ്പരനിയ്ന്ത്ര 
ണങ്ങളുമില്ല. ഒരു പണിക്കൂട്ടത്തില്‍ നിന്നു 


ക്േരേളപഠഥനങ്ങള്‍ 5 


പിരിഞ്ഞ്‌ പൂതിയ തൊഴിലാളികളുമായി 
ചേര്‍ന്ന്‌ മറ്റൊരു പണിക്കുട്ടമുണ്ടാക്കി അതേ 
തൊഴില്‍വിഭാഗത്തില്‍തന്നെ ദേശാടനം 
കൂടാതെ തുടരുന്നതിന്‌ സാമൂഹികമായ തട 


സ്തൃങ്ങളൊന്നുമില്ല. 


പണിക്കൂട്ടങ്ങളുടെ 
പാരസ്പര്യം 


പണിക്കൂട്ടങ്ങള്‍ തമ്മിലുള്ള പരസ്പരധാ 
രണയേയും സഹവര്‍ത്തിത്വത്തേയും കുറി 
ച്ചുള്ള അന്വേഷണത്തിന്‌ സാമൂഹികശാസ്ത്ര 
പരമോ നരവംശശാസ്ത്രപരമോ ആയ 
പ്രാധാന്യത്തി ലൂപരി രാഷ്ട്രീയസമ്പദ്ശാസ്ത്ര 
പരമായ ആവശ്യകുതകൂടിയുണ്ട്‌. കൂലിനിരക്ക്‌ 
നിര്‍ബ്ണയിക്കുന്നതിലൂും അതിന്‌ സാധൂകരണം 
നല്‍കുന്നതിലും കൂലി പരിഷ്കരിക്കുന്ന 
തിലും നിര്‍ണ്ണായകമായ സ്ഥാനമാണ്‌ പണി 
ക്കൂട്ടങ്ങള്‍ക്കിടയി ലുള്ള പാരസ്പരൃത്തിനു 
ത്‌. ഒരു പണിക്കൂട്ടം, നിലവിലുള്ള നിരക്കി 
നേക്കാള്‍ കൂടുതല്‍ ആവശ്യപ്പെടുകയും 
അവര്‍ക്കതു ലഭിക്കുകയും ചെയ്താല്‍ മറ്റൂപ 
ണിക്കൂട്ടങ്ങളും ഈ നിരക്ക്‌ അംഗീകരിക്കുക 
യാണ്‌ പതിവ്‌: മല്‍സരത്തിന്‍െറ പേരില്‍ കൂലി 
കുറയ്ക്കാന്‍ തൊഴി ലൂടമകള്‍ക്ക്‌ അവസരം 
നല്‍കാതിരിക്കുക എന്നതാണ്‌ ഈ തന്ത്രത്തി 
ലൂടെ പണിക്കൂട്ടങ്ങള്‍ സാധിച്ചെടുക്കുന്നത്‌. 


ഒരു പ്രത്യേകജോലിക്ക്‌ കൂലിനിരക്ക്‌ 
വര്‍ദ്ധിക്കുന്നതെങ്ങനെയാണെന്ന്‌ പണിക്കൂട്ട 
ങ്ങളുടെ പശ്ചാത്തലത്തില്‍ വിശദീകരിക്കാന്‍ 
ശ്രമിക്കാം. ചില സവിശേഷസാഹചര്യങ്ങളില്‍ 
“ ഉദാഹരണത്തിന്‌ ഉല്‍സവകാലങ്ങളില്‍ - 
തമിഴ്‌തൊഴി ലാളികള്‍ കൂട്ടത്തോടെ ജന്‍മനാ 
ട്ടിലേക്ക്‌ പോവുന്ന അവസരത്തില്‍ അനുഭവ 
പ്പെടുന്ന ആപേക്ഷികമായ ആള്‍ക്ഷാമത്തി 
ന്‍െറ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട്‌ മല 
യാളിപ്പണിക്കൂട്ടങ്ങള്‍ ഉയര്‍ന്നകൂലി ആവശ്യ 
പ്പെടുന്നു. ഇത്‌ താല്‍ക്കാലികമായി അംഗീക 
രിക്കപ്പെടുന്നതോടെ അത്‌ പുതുക്കിയനിര 
ക്കായി പരക്കെ കണക്കാക്കപ്പെടുന്നു. ഉല്‍സ 
വകാലം കഴിഞ്ഞ്‌ തൊഴിലാളികള്‍ തിരിച്ചെ 
ത്തിയാലും ഈ നിരക്ക്‌ മാറുന്നില്ല. ഇത്തരം 
ആള്‍ക്ഷാമം അനുഭവപ്പെടാതിരുന്ന പ്രദേശ 


11 


ങ്ങളിലെ പണിക്കൂട്ടങ്ങളും 
നിരക്ക്‌ ആവശ്യപ്പെടുന്നു. 


ഈ പുതിയ 


പ്രവര്‍ത്തന മൂലധനത്തിന്‍െറ പങ്ക്‌ സ്ഥി 
രമൂലധനത്തേക്കാള്‍ കൂടുതലായുള്ള സംരംഭ 
ങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൂലി 
വര്‍ദ്ധനവുകള്‍ ഉല്‍പന്നത്തിന്‍െറ വില വര്‍ദ്ധി 
പ്പിക്കുവാന്‍ നേരിട്ടുകാരണമാവാറുണ്ട്‌. ചോദ 
നത്തിന്‍െറ വികാസത്തെ മരവിപ്പിക്കുന്നതിന്‌ 
ഈ വിലവര്‍ദ്ധനവിനു കഴിയാറില്ല എന്ന 
താണ്‌ ഇപ്പോള്‍ കണ്ടുവരുന്നത്‌. മറിച്ച്‌, 
ചോദനം അനുസ്യൂതം വര്‍ദ്ധിച്ചുകൊണ്ടി 
രിക്കുന്നു. ഇക്കാരണത്താലാണ്‌ തദ്ദേശീയ 
മായി ഉല്‍പാദിപ്പിക്കപ്പെടുന്നതും സ്ഥിരമൂല 
ധനത്തേക്കാള്‍ പ്രവര്‍ത്തനമൂലധനം ആവശ്യ 
മുള്ളതുമായ നിര്‍മ്മാണസാമഗ്രികളുടെ വില 
വര്‍ദ്ധനവിന്‍െറ നിരക്ക്‌ കഴിഞ്ഞ കുറേവര്‍ഷ 
ങ്ങളായി ഫാക്ടറിനിര്‍മ്മിതവസ്തുക്കളേ 
ക്കാള്‍ കുടുതലാണ്‌ എന്ന സ്ഥിതിവിശേഷം 
നിലനില്‍ക്കുന്നത്‌ (പട്ടിക നോക്കുക). 


പട്ടിക 
കെട്ടിട നിര്‍മ്മാണസാധനങ്ങളുടെ 
ശരാശരി വില സൂചിക 


വര്‍ഷം തദ്ദേശീയ ഫാക്ടറി 

ഉല്‍പന്നങ്ങള്‍ ഉല്‍പന്നങ്ങള്‍ 
3972 100 100 
1976 190 162 
1980 274 235 
1985 517 359 
1990 770 390 
1991 810 420 
1992 950 480 
1993 1040 570 
1994 1180 628 


അവലംബം : പത്മനാതിടിലല(യിലെ കുരു ഗ്രാമ 
ത്തിജിനിന്നും ശേഖതിച്ച വിലയുടെ അടിസ്ഥാനതമിര്‌ 
അത്തുമറാക്കിയത്‌ 
കുറിപ്പ്‌? 


7. തമ്ദേഗശീമ ഉത്പന്നങ്ങളില്‍ മരം, മണല്‍, 
ുഷ്ടിക, കള്‌ പറ, ഓല; മുള മുതലായവ ഉശിപ്ലെ 
ടതു. 


12 


2 സ്ധിമത്ര്‌ കമ്മി ഗ്ലാഷ്ണ്സ്‌ പെയിന്റ്‌ തുടത്തിമഃ 
യാണ്‌ പ്രധാരാപ്പെട ഫാക്‌ടറി ൧തീപനാങ്ങള്‍്‌ 

എന്നാല്‍ ഇത്തരത്തില്‍ തദ്ദേശീയമായി 
ലഭിക്കുന്ന ഫാങ്ക്ടറിഇതര നിര്‍മ്മാണവസ്തു 
ക്കളുടെ വിലവര്‍ദ്ധനവ്‌ ദരിദ്ര-ഇടത്തരം വിഭാ 
ഗരങ്ങളില്‍ പെട്ടവര്‍ക്ക്‌ ചെലവുകുറഞ്ഞവീട്‌ 
നിര്‍മ്മിക്കുന്നതിന്‌ തടസ്സമായി മാറുന്നുണ്ട്‌. 
മുമ്പ്‌ സ്വന്തം ചുറ്റുവട്ടത്തുനിന്നും കുറഞ്ഞ 
ചെലവില്‍ സംഭരിക്കാന്‍ “ കഴിയുമായിരുന്ന 
ആള്‍ശേഷിയും അസംസ്‌കൃതപദാര്‍ത്ഥ 
ങ്ങളും ഇന്ന്‌ അവരുടെ കൈപ്പിടിയില്‍ ഒതു 
ങ്ങാത്ത അപ്രാപ്യവസ്തുക്കളായി മാറിയിരി 
ക്കുന്നു. അമിതമായ കൂലിവര്‍ദ്ധനവിന്‍െറ 
മറ്റൊരു ദോഷഫലം അത്‌ ചെറുകിട സംരം 
ഭകരേയും കര്‍ഷകരേയും ദോഷകരമായി 
ബാധിക്കുന്നു എന്നതാണ്‌. വന്‍കിട സംരംഭ 
കരെ ഇതു കാര്യമായി ബാധിക്കാനിടയില്ല. 


തൊഴില്‍ വിഭാഗങ്ങളുടെ 
പാരസ്പര്യം 


ഗ്രാമീണതൊഴില്‍മേഖലയുടെ ഒരു 
സവിശേഷതയായി ഇന്ന്‌ കണക്കാക്കപ്പെടു 
ന്നത്‌ വൈവിധ്യമാര്‍ന്ന കാര്‍ഷികേതരതൊഴി 
ലൂകളുടെ ലഭ്യതയാണ്‌. ഇത്‌ വിവിധ തൊഴില്‍ 
വിഭാഗങ്ങളുടെ പിറവിക്കും വളര്‍ച്ചയ്ക്കും 
കാരണമാവുന്നു. എന്നാല്‍ ഈ 
തൊഴില്‍വിഭാഗങ്ങളും പണിക്കൂട്ടങ്ങളെ 
പ്ലോലെ മല്‍സരം ഒഴിവാക്കുക എന്ന 
പരസ്പരധാരണയുടേതായ തന്ത്രമാണ്‌ നില 
നില്‍പിനായി സ്വീകരിച്ചിടുള്ളത്‌. ഒരു വിഭാഗ 
ത്തില്‍ നിന്ന്‌ മറ്റൊരു വിഭാഗത്തിലേക്കുള്ള 
കടന്നു കയറ്റം ഇതിനാല്‍ തീരെ ഇല്ലെന്നു 
പറയാം. ഒരു പ്രത്യേക തൊഴില്‍ വിഭാഗത്തി 
ലൂള്‍പ്പെട്ട പണിക്കൂട്ടങ്ങള്‍ ആപേക്ഷികമായ 
തൊഴില്‍ക്ഷാമം അനുഭവപ്പെടുന്ന ഘട്ടങ്ങ 
ളില്‍പോലും മറ്റു തൊഴില്‍വിഭാഗങ്ങളിലേക്ക്‌ 
മാറുന്നില്ല എന്നത്‌ ശ്രദ്ധേയമാണ്‌. കെടിടം 
പണിയിലേര്‍പ്പടിരിക്കുന്ന പണിക്കൂട്ടങ്ങള്‍ 
മണ്ണ്‌ അടിക്കുന്നതിനോ സവിശേഷ 
വൈദഗ്ദ്ധ്യമാവശ്യമില്ലഠാത്ത മറ്റുജോലികള്‍ 
ക്കോ തയ്യാറാവാറില്ല. കാര്‍ഷികേതരരംഗത്ത്‌ 


കേരളപഠനങ്ങള്‍ 5 


പരിപൂരകങ്ങളായ ജോലികളാണ്‌ വിവിധ 
തൊഴില്‍ വിഭാഗങ്ങള്‍ ചെയ്തുവരുന്നത്‌. അതി 
നാല്‍ ഒരു വിഭാഗത്തിന്‍െറ ജോലിക്ക്‌ തട 
സ്പറമോ കാലതാമസമോ നേരിട്ടാല്‍ അത്‌ മറ്റു 


വിഭാഗങ്ങളുടെ ജോലി സാദ്ധ്യതയേയും 
ബാധിക്കുന്നു. 

പണിക്കൂട്ടങ്ങളുടെ കാര്യത്തിലെന്ന 
പോലെ തൊഴില്‍വിഭാഗങ്ങളുടെ കാര്യ 


ത്തിലും കൂലിനിരക്ക്‌ വര്‍ദ്ധന പരക്കെ ബാധ 
കുമാവുന്നതാണ്‌. ഒരു പണിക്കൂട്ടം നിരക്ക്‌ 
വര്‍ദ്ധിപ്പിക്കുന്നു. അത്‌ ആ തൊഴില്‍വിഭാ 
ഗരത്തിലെ പണിക്കൂട്ടങ്ങള്‍ക്ക്‌ മുഴുവന്‍ ബാധ 
കമാവുന്നു. ഉടന്‍തന്നെ ആനുപാതികമായ 
ഒരു വര്‍ദ്ധന മറ്റു തൊഴില്‍വിഭാഗങ്ങളിലും 
നടപ്പില്‍വരുന്നു. മുമ്പ്‌ തൊഴിലാളിസംഘടന 
എന്ന തൊഴില്‍സ്ഥാപനത്തിന്‍െറ മാദ്ധ്യസ്ഥ 
തയിലാണ്‌ ഈ പ്രക്രിയ സംഭവിച്ചിരുന്നതെ 
ങ്കില്‍, ഇന്നത്‌ തികച്ചും സ്വതന്ത്രവും സ്വച്ഛ 
ന്ദവുമായി സംഭവിക്കുന്നു എന്നതാണ്‌ ശ്രദ്ധേ 
യമായിട്ടുള്ളത്‌. ഒരു ഉല്‍സവകാലത്ത്‌ കെട്ടിട 
നിര്‍മ്മാണത്തൊഴി ലാളികള്‍ക്ക്‌ കൂലിയില്‍ 
വര്‍ദ്ധനവുണ്ടായാല്‍ ഒരു ചങ്ങലയായി അത്‌ 
ആദ്യം കെട്ടിടനിര്‍മ്മാണസാമഗ്രികളുടെ 
ഉല്‍പാദനത്തിലും വിതരണത്തിലും ഏർപ്പെ 
ട്ടിരിക്കുന്ന തൊഴിലാളികള്‍ക്കും, പിന്നീട്‌ പണി 
ക്കൂട്ടങ്ങള്‍ കരാറേല്‍ക്കുന്ന സമസ്തരംഗങ്ങ 
ളിലും, ഏറ്റവും ഒടുവില്‍ കാര്‍ഷികരംഗത്ത്‌ 
പണിയെടുക്കുന്ന തൊഴിലാളികള്‍ക്കും ബാധ 
കരമാവുന്നു. ഇത്‌ കൂലി വര്‍ദ്ധനവിനുവേണ്ടി 
യുള്ള സമരങ്ങളുടെ പ്രസക്തി ഇല്ലാതാക്കി 
യിട്ടുണ്ട്‌. അതിനാല്‍ തന്നെ അസംഘടിതമേ 
ഖലയില്‍ മുന്‍കാലങ്ങളിലെന്നപോലെ 
തൊഴില്‍ രംഗവുമായി ബന്ധപ്പെട്ട്‌ പ്രക്ഷോഭ 
ങ്ങളോ സമരങ്ങളോ ഉണ്ടാവുന്നില്ല. 
കൂലിവര്‍ദ്ധനവിലെ സ്വാച്ഛന്ദ്യവും തൊഴി 
ലാളിസംഘടനകള്‍ക്കതീതമായുള്ള പണിക്കു 
ട്ടങ്ങളുടെ നിലനില്‍പും തൊഴിലാളി 
സംഘടന എന്ന സ്ഥാപനത്തെ അപ്രസക്ത 
മാക്കുന്നുണ്ടോ എന്ന്‌ പരിശോധിക്കേണ്ടിയി 
രിക്കുന്നു. 


ക്രേളപഠനങ്ങള്‍ 5 


പണിക്കൂട്ടവും 
തൊഴിലാളിസംഘടനയും 
ി 


തൊഴിലാളിസംഘടനകളുടേതില്‍ നിന്നു 
വ്യത്യസ്തമായ ഘടനയാണ്‌ പണിക്കൂട്ടങ്ങള്‍ 
ക്കുള്ളത്‌ എന്നു വ്യക്തമാക്കിയല്ലോ. പണിക്കു 
ട്ടത്തിലെ തൊഴിലാളികള്‍ തമ്മിലുള്ള 
ബന്ധവും പണിക്കൂട്ടങ്ങളും തൊഴില്‍ വിഭാഗ 
ങ്ങളും തമ്മിലുള്ള ബന്ധവും തൊഴിലാളി 
സംഘടനയിലെ അംഗങ്ങളും വിവിധ തൊഴി 
ലാളിസംഘടനകുളും തമ്മിലുള്ള ബന്ധത്തില്‍ 
നിന്ന്‌ വ്ൃത്യസ്തമാണെന്നു കാണാം. ഈ 
പുതിയ കൂട്ടായ്മകള്‍ തൊഴിലാളിസംഘടന 
എന്ന സ്ഥാപനവുമായി പുലര്‍ത്തുന്ന ബന്ധ 
മെന്താണ്‌ എന്നു വിശദീകരിക്കേണ്ടിയിരി 
ക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്‌ പണി 
ക്കൂട്ടങ്ങളിലോ തൊഴില്‍വിഭാഗങ്ങളിലോ 
വിഭാഗീയ തൊഴി ലാളിസംഘടനാധിപത്യം 
അശേഷമില്ല എന്നതാണ്‌. പണിക്കൂട്ടങ്ങളിലെ 
അംഗങ്ങളില്‍ ഭൂരിപക്ഷത്തിനും തൊഴി 
ലാളിസംഘടനകളില്‍ അംഗത്വമില്ല എന്നതും 
ശ്രദ്ധേയമാണ്‌. എന്നാല്‍ അത്യാവശ്യസന്ദര്‍ഭ 


 ക്രേളപഠനങ്ങള്‍ 
6 


സ്ത്രീകള്‍ നയിക്കുന്ന 
കുടുംബങ്ങള്‍ : 


മൂടിവയ്ക്കപ്പെട്ട 
യാഥാര്‍ത്ഥ്യങ്ങള്‍ 


ഷീലാ എം. വര്‍ഗീസ്‌ 


13 


ങ്ങളില്‍ പണിക്കൂട്ടമോ അതിലെ ഒറ്റപ്പെട്ട 
അംഗങ്ങളോ തൊഴിലാളിസംഘടനകളുടെ 
സഹായം തേടാറുണ്ട്‌. അതതു തൊഴില്‍ വിഭാ 
ഗങ്ങളിലോ പണിക്കൂട്ടങ്ങളിലോ നേതൃത്വരം 
ഗത്തുനില്‍ക്കുന്നവരുടെ രാഷ്ട്രീയ ചായ്വു 
കള്‍ ഇത്തരം സന്ദര്‍ഭങ്ങളില്‍ കൊടുക്കല്‍വാ 
അ്ങലുകളെ സ്വാധീനിക്കാറുണ്ട്‌. പണിക്കൂട്ടങ്ങ 
ളുടെ പിറവിയേയും വളര്‍ച്ചയേയും തടയാ 
നുള്ള ശ്രമമൊന്നും അംഗീകൃതതൊഴിലാളി 
സംഘടനകളുടെ ഭാഗത്തുനിന്ന്‌ ഉണ്ടായിട്ടില്ല. 
അവയോട്‌ അസഹിഷ്ണുത പുലര്‍ത്തേണ്ട 
എന്നതാണ്‌ സംഘടനാ നേതൃത്വങ്ങള്‍ സ്വീക 
രിച്ചിട്ടുള്ള നിലപാടെന്നു തോന്നുന്നു. പണി 
ക്കൂട്ടങ്ങള്‍ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ 
പിന്‍തുണയ്ക്കുകയോ തന്ത്രപരമായ മൌനം 
പുലര്‍ത്തുകയോ ചെയ്യുകയല്ലാതെ അവയെ 
എതിര്‍ക്കാന്‍ തൊഴി ലാളി സംഘടനകള്‍ ഇതു 
വരെ മുതിര്‍ന്നിട്ടില്ല. ളി 


മുഖ്യധാരാതൊഴി ലാളിസംഘടനകളില്‍ 
കാണപ്പെടുന്നതിനേക്കാള്‍ ദൃഡതരമായ 
“ പരസ്പരബന്ധമല്ലേ പണിക്കൂട്ടങ്ങളിലെ 
തൊഴിലാളികള്‍ തമ്മിലുള്ളത്‌ എന്നു സംശ 
യിക്കേണ്ടിയിരിക്കുന്നു. മൊത്തവരുമാനത്തി 
(൯െറ വിതരണത്തിലും പരസ്പരമുള്ള സഹാ 
യത്തിലും സഹകരണത്തിലും കുടുംബങ്ങള്‍ 
തമ്മിലുള്ള ബന്ധത്തിലും ഈ വ്യത്യസ്തത 
പ്രകടമാണ്‌. തൊഴി ലാളിസംഘടനാ നേതാക്ക 
ളുടെ സത്യസന്ധതയിലും ആത്മാര്‍ത്ഥത 
യിലും പ്രതിജഞാബദ്ധതയി ലുമൊക്കെ 
സാധാരണതൊഴിലാളികള്‍ സംശയാലുൂക്കളാ 
വുന്ന സമകാലികസന്ദര്‍ഭത്തില്‍ തുല്യമായി 
വരുമാനം പങ്കുവയ്ക്കുകയും തീരുമാനങ്ങളെ 
ടുക്കുന്നതുള്‍പ്പെടെ എല്ലാകാര്യത്തിലും ഒരു 
ശ്രേണീഘടനയുടെ അതിനിര്‍ണ്ണയനമില്ലാതെ 
തുല്യനില ലഭിക്കുകയും ചെയ്യുന്ന പൂതിയ 
സ്ഥാപനം കൂടുതല്‍ സ്വീകാര്യമായിത്തീര്‍ന്നി 
രിക്കുന്നു എന്നുപറയാം. പുറമെനിന്നുള്ള നേ 
തൃത്വമാണ്‌ തൊഴിലാളിസംഘടനകളില്‍ 
കാണുന്നത്‌. എന്നാല്‍ പണിക്കൂട്ടങ്ങളില്‍ നേതൃ 
ത്വധും സംഘാടനവും തൊഴിലാളികളുടെ 
തന്നെ ഉത്തരവാദിത്തമാണ്‌. സംഘടനകള്‍ 
തമ്മിലുള്ള രാഷ്ട്രീയചേരിതിരിവുകളും 


14 


സംഘടനകളുടെ നേതൃത്വരംഗത്ത്‌ പുത്തന്‍ 
ദുഷ്പ്രഭുത്വം ഉയര്‍ന്നുവന്നതും തൊഴിലാളിക 
ളുടെ വര്‍ഗ്ഗുഐക്യത്തെ തകര്‍ത്തുകളഞ്ഞ 
തായി നമൂക്കന്യാം. കക്ഷിരാഷ്ട്രീയപരവും 
ചിലപ്പോള്‍ മതപരവും ജാതീയവുമായ വിഭാ 
ഗീയതകളും തൊഴിലാളികള്‍ക്കിടയില്‍ 
വളര്‍ത്തുവാന്‍ സംഘടനാകിടമല്‍സരങ്ങളും 
ജീര്‍ണ്ണനേതൃത്വങ്ങളുടെ പ്രത്യയശാസ്ത്രപര 
മായ അധഃപതനവും കാരണമായിട്ടുണ്ട്‌. 
എന്നാല്‍ പരസ്യമായി സംഘടനകളെ തള്ളി 
പറയാന്‍ പണിക്കൂട്ടങ്ങളിലെ അംഗങ്ങളുള്‍പ്പെ 
ടെയുള്ള പലതൊഴിലാളികളും തയ്യാറല്ല 
എന്നുകാണാം. ചുരുക്കിപറഞ്ഞാല്‍ സഹ 
വര്‍ത്തിത്വത്തിന്‍േറതായ ഒരു പാതയാണ്‌ 
സംഘടനകളും പണിക്കുട്ടങ്ങളും സ്വീകരിച്ചി 
രിക്കുന്നത്‌. 


തൊഴിലാളിസംഘടനകളുടെ സ്വാധീനം 
മൂലം തൊഴിലാളികള്‍ക്കിടയി ലൂണ്ടായിട്ടുള്ള 
വിഭാഗീയതകള്‍ പണിക്കൂട്ടങ്ങള്‍ ഇല്ലാതാക്കു 
ന്നുണ്ടെങ്കിലും സംഘഭനാഅംഗത്വത്തിന്‍െറ 
അനുബന്ധമായ സംഘടിതരാഷ്ട്രീയപ്രചാര 
ണത്തിന്‍െറയും ബോധവല്‍ക്കരണത്തി 
ന്‍െറയും അഭാവം തൊഴിലാളികളെ പ്രത്യയ 
ശാസ്ത്രശുന്യതയുടെ രാഷ്ട്രീയനിലപാടി 
ലേക്ക്‌ എത്തിക്കുന്നുണ്ട്‌ എന്നത്‌ നിര്‍ഭാഗ്യകര 
മായ ഒരു വസ്തുതയാണ്‌. ഒന്നിനോടും പ്രതി 
ബദ്ധത പുലര്‍ത്താതെ, സ്വന്തം സംഘത്തി 
ന്‍െറ താല്‍പര്യസംരക്ഷണത്തിനപ്പുറം മറ്റൂ 
പ്രഖ്യാപിതലക്ഷ്യങ്ങളൊന്നുമില്ലാതെ നില 
കൊള്ളുന്നവയാണ്‌ പണിക്കൂട്ടങ്ങള്‍. പ്രത്യയ 
ശാസ്ത്രങ്ങളില്‍ വിശ്വസിക്കുകയും അവയോട്‌ 
കൂറുപുലര്‍ത്തുകയും അന്താരാഷ്ട്രരംഗത്തെ 
സംഭവവികാസങ്ങള്‍ മുതല്‍ ഗ്രാമതലത്തി 
ലുള്ള പ്രശ്‌നങ്ങള്‍വരെ പഠനക്ലാസുകളില്‍ 
ചര്‍ച്ച ചെയ്യുകയും അതിന്‍െറ അടിസ്ഥാന 
ത്തില്‍ നിലപാടുകള്‍ കൈക്കൊള്ളുകയും 
ചെയ്തിരുന്ന കേരളത്തിലെ പഴയ ഗ്രാമീണ 
തൊഴിലാളിയുടെ സ്ഥാനത്ത്‌ താല്‍ക്കാലിക 
ഭാതികനേട്ടങ്ങളില്‍മാത്രം വിശ്വസിക്കുന്ന 
പൂതിയ തൊഴിലാളിയുവത്വം കടന്നുവരികയാ 
ണെന്ന്‌ സംശയിക്കേണ്ടിയിരിക്കുന്നു. 


കേരളപഠഥനങ്ങള്‍ 5 


തൊഴിലാളിസംഘടനകളുടെ വളര്‍ച്ച 
യുടെ പശ്ചാത്തലത്തില്‍ ഗ്രാമീണതൊഴില്‍ 
മേഖലയിലുണ്ടായ ചരിത്രപരമായ വ്യതി 
യാനം കൂലിനിരക്ക്‌ നിര്‍ണ്ണയിക്കുന്നതില്‍ 
തൊഴിലാളികള്‍ക്ക്‌ ' നിര്‍ണ്ണായകമായ പങ്കുലഭി 
ച്ചു തുടങ്ങി എന്നതായിരുന്നു. നിരവധി സംഘ 
ടിതസമരങ്ങളും ഇടതുപക്ഷങ്ങള്‍ക്ക്‌ മുന്‍തു 
ക്കമുള്ള രാഷ്ഭ്രീയമുന്നണികളുടെ ഇടപെടലു 
കളും ഈ ചരിത്രസാഹചര്യത്തെ രൂപപ്പെടു 
ത്തുന്നതിന്‌ സഹായകമായിട്ടുണ്ട്‌. ഇതിന്‍െറ 
ഫലമായി വിവിധതൊഴിലൂകളില്‍ ഏര്‍പ്പെട്ട 
രിക്കുന്നവരുടെ കൂലിനിരക്കില്‍ കഴിഞ്ഞ കുറേ 
വര്‍ഷങ്ങളായി അതിദ്രുതമായ വര്‍ദ്ധനവുണ്ടാ 
യിട്ടുള്ളത്‌ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്‌.* 
ജോലിവ്യവസ്ഥയുടേയും വേതനഘടനയു 
ടേയും മറ്റും നിര്‍ണ്ണയനത്തില്‍ തൊഴിലാളിപ്ര 
തിനിധിക്ക്‌ സ്ഥാനം ലഭിച്ചതു കൂടാതെ 
വ്യവസ്ഥാപിതമായ വ്യാവസായിക ബന്ധസ 
മിതികള്‍ ഭരണകൂടത്തിന്‍െറ മുന്‍കൈയില്‍ 
പിറവിയെടുക്കുകയും ചെയ്തു. സര്‍ക്കാര്‍ 
നിശ്ചയിക്കുന്ന മിനിമംകുലിനിരക്കില്‍ 
നിന്നും ഉയര്‍ന്ന വേതനമാണ്‌ പലപ്പോഴും 
ഗ്രാമീണതൊഴിലാളിക്കു ലഭിക്കുന്നത്‌." 
എന്നാല്‍ തൊഴിലാളിസംഘടനകളുടെ ഈ 
രംഗത്തെ ആധിപത്യത്തിന്‌ വിരാമമിടാന്‍ 
തൊഴിലുടമകള്‍ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമി 
ച്ചുകൊണ്ടിരുന്നു. സംഘടനാനേതൃത്വത്തി 
ലേക്കുയര്‍ന്ന ജീര്‍ണ്ണശക്തികളുടെ ദാര്‍ബ്ദബ 
ല്യം മുതലെടുക്കുന്നതുമുതല്‍ സംഘടിത 
ശക്തിയുടെ അടിസ്ഥാനത്തില്‍ സംഘടന 
കളെ നേരിടുന്നതുവരെ വൈവിധ്യമാര്‍ന്ന 
ത്ര്ത്രങ്ങള്‍ മൂലധനം ആവിഷ്കരിച്ചുകൊണ്ടി 
രിക്കുന്നു. ഈ സാഹചര്യത്തിലാണ്‌ സംഘ 
ടനാകെട്ടുപാടുകളില്‍നിന്ന്‌ വിമുക്തമായ 
ചെറുപ്പക്കാരുടെ ചെറുസംഘങ്ങള്‍ പണിക്കു 
ട്ടങ്ങള്‍ രൂപീകരിച്ച്‌ ഗ്രാമീണതൊഴില്‍ മേഖല 
യിലെ നിര്‍ണ്ണായകഘടകമായിമാറിയിരിക്കു 


ന്നത്‌. കൂലി നിര്‍ണ്ണയിക്കുന്നതില്‍ ഒരു കാലത്ത്‌ 
തൊഴിലാളിസംഘടനകള്‍ക്ക്‌ ഉണ്ടായിരു 
ന്നതും ഇപ്പോള്‍ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 
തുമായ പ്രാമുഖ്യം തൊഴിലാളികള്‍ക്കനുകൂ 
ലമായി തിരിച്ചുപിടിക്കാന്‍ പണിക്കൂട്ടങ്ങള്‍ക്ക്‌ 
കഴിഞ്ഞിരിക്കുന്നു എന്നത്‌ നിസ്സാരമായ കാര്യ 
മല്ല. സാമൂഹ്ൃതാല്‍പര്ൃത്തിനു പകരം ഗ്രാമീ 
ണതൊഴില്‍മേഖലയില്‍ സ്ഥിരവും അനുസ്യു 
തവുമായ ജോലികളില്‍ ഏര്‍പ്പെട്ടിട്ടുള്ള പരി 
മിതവിഭാഗത്തിന്‍െറ സാമ്പത്തികനേട്ടവും മറ്റ്‌ 
ആനുകൂല്യങ്ങളും ഉറപ്പിക്കാന്‍ വേണ്ട തന്ത്ര 
ങ്ങളിലും പ്രവര്‍ത്തനങ്ങളിലും മാത്രമാണ്‌ 
ഇന്ന്‌ രഅംഗീകൃതതൊഴിലാളിസംഘടനകള്‍ 
പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത്‌. ഈ സമീ 
പകാലയാഥാര്‍ത്ഥ്യം മനസ്സിലാക്കുന്ന നിരാ 
ലംബരായ യുവാക്കള്‍ വളരെ പ്രതീക്ഷയോ 
ടെയാണ്‌ പണിക്കൂട്ടങ്ങളെ വീക്ഷിക്കുന്നത്‌. 


പുതിയ 
തൊഴില്‍സങ്കല്‍പങ്ങള്‍ 


തൊഴിലിനെക്കുറിച്ചും തൊഴിലാളിയെ 
ക്കുറിച്ചുമുള്ള പരമ്പരാഗത സങ്കല്‍പങ്ങളുടെ 
ചട്ടക്കൂട്ടിനുള്ളില്‍ ഒതുക്കാനാവാത്തതാണ്‌ 
പണിക്കുട്ടങ്ങളുടെ സാമൂഹികശാസ്ത്രം 
എന്നതും മുകളില്‍ പ്രസ്താവിച്ച പ്രവണതക 
ഉൂടെ ഒപ്പംവച്ചു വായിക്കേണ്ട വസ്തുതയാണ്‌, 
ചേറിലും ചെളിയിലും പകലന്തിയോളം പണി 
യെടുത്ത്‌ തളര്‍ന്നുമടങ്ങുന്ന പഴയ തൊഴിലാ 
ളിയുടെ സ്ഥാനത്ത്‌ വൃത്തിയായി വസ്ത്രധാ 
രണം ചെയ്ത്‌ പണിസ്ഥലത്തെത്തുകയും 
വ്ൃത്തിയായിത്തന്നെ മടങ്ങുകയും ചെയ്യുന്ന 
ചെറുപ്പക്കാരെയാണ്‌ കാണുവാന്‍ കഴിയുന്നത്‌. 
വൃത്തിയുള്ള വസ്ത്രങ്ങള്‍ പണിസ്ഥലത്ത്‌ 
അഴിച്ചുവച്ച്‌ വേലമുണ്ടുടുക്കുന്ന തൊഴി 
ലാളി തങ്ങളുടെ ആരോഗ്യത്തെ വളരെ 


6 1970കളുടെ രണ്ടാംപകുതി മുതല്‍ ഗ്രാമീണതൊഴിലാളികളുടെ കൂലിവര്‍ദ്ധനവിന്‍െറ നിരക്ക്‌ 
വര്‍ദ്ധമാനതോതിലായിരുന്നുവെന്ന്‌ ടി. എന്‍. കൃഷ്ണനന്‍െറയും മൃദുല്‍ ഈപ്പന്‍െറയും പഠനങ്ങള്‍ 


വൃക്തമാക്കുന്നു. 


6 ടി. എന്‍. കൃഷ്ണന്റെറയും കെ.പി. കുണ്ണന്‍െറയും പഠനങ്ങള്‍ കാണുക. 


കേരളപഠനങ്ങള്‍ 5 


15 


യൊന്നും പ്രതികൂലിക്കാത്ത തരത്തില്‍ 
അദ്ധ്വാനിച്ചശേഷം ദേഹശുദ്ധിവരുത്തി 
വൃത്തിയായി മടങ്ങുന്നു. തങ്ങള്‍ ആവശ്യപ്പെ 
ടുന്ന കൂലി ലഭിക്കുന്നതും തങ്ങളുടെ സമ 
യത്തും സൌകര്യത്തിനും ചെയ്തുതീര്‍ക്കാന്‍ 
കഴിയുന്നതുമായ ജോലികള്‍ മാത്രമേ സാധാ 
രണയായി പണിക്കൂട്ടങ്ങള്‍ ഏറ്റെടുക്കാറുള്ളു. 
നിശ്ചിത സമയത്തിനുള്ളില്‍ തീര്‍ത്തുകിട്ടണ 
മെന്ന്‌ തൊഴിലുടമ ശാഠ്യംപിടിക്കൂന്ന സന്ദര്‍ഭ 
ങ്ങളില്‍ സാധാരണനിരക്കില്‍ കവിഞ്ഞ കൂലി 
പണിക്കൂട്ടങ്ങള്‍ ആവശ്യപ്പെടാറുണ്ട്‌. തൊഴി 
ലാളിയുടെ ആരോഗ്യവും വിശ്രമവും സന്ധി 
ചെയ്തുകൊണ്ടുള്ള അദ്ധ്വാനത്തിന്‌ പണിക്കു 
ട്ടുങ്ങള്‍ തയ്യാറല്ലെന്നു സാരം. 


കേരളത്തിലെ തൊഴിലാളികളുടെ 'അല 
സത'യായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെ 
ടുന്ന തൊഴില്‍ ചെയ്യാനുള്ള വൈമനസ്യം 
പണിക്കൂട്ടങ്ങളിലെ അംഗങ്ങളും കാണിച്ചു 
പോരുന്നുണ്ട്‌. ഏതാനും ദിവസങ്ങള്‍ തുടര്‍ച്ച 
യായി ജോലിചെയ്തുകഴിഞ്ഞാല്‍ തുടര്‍ന്നുള്ള 
രണ്ടുമൂന്നു ദിവസത്തേക്ക്‌ പണി ഒഴിവാക്കാ 
നുള്ള പ്രവണതയുണ്ട്‌. എന്നാല്‍ ഇത്‌ 'അല 
സത" കൊണ്ടല്ല. വിശ്രമത്തിന്‍െറ ആരോഗ്യ, 
പരമായ പ്രാധാന്യം മനസ്സിലാക്കുന്ന തൊഴി 
ലാളിയുടെ ജീവനതന്ത്രമാണിത്‌. കഠി 
നാദ്ധ്വാനം ആവശ്യമുള്ള ജോലികളാണ്‌ പണി 
ക്കൂട്ടങ്ങള്‍ ഏറ്റെടുക്കുന്നതെന്നതിനാല്‍ തന്നെ 
ശരിയായ വിശ്രമം ആരോഗ്യത്തെ സംബന്ധി 
ച്ചിടത്തോളം അനിവാര്യമാണെന്നു പറയാം. 
കുറെ ദിവസത്തെ തുടര്‍ച്ചയായ ജോലികഴി 
ഞ്ഞാല്‍ ഏതാനുംദിവസം പണി ഒഴിവാക്കി 
വിനോദത്തിനും വിശ്രമത്തിനുമായി അവര്‍ 
ചലവഴിക്കുന്നു. ഈ ദിവസങ്ങളില്‍ പൂതിയ 
ഒനികളെക്കുറിച്ചുള്ള അറിവുതേടുന്നതിനും 
കരാറുറപ്പിക്കുന്നതിനുമൊക്കെ കഴിയുന്നു. 
പണിക്കൂട്ടങ്ങള്‍ക്കിടയിലുള്ള സ്ഥല/തൊഴില്‍ 
വിഭജനങ്ങള്‍ ഒരു പരിധിവരെ ഈ തന്ത്രം 
വിജയകരമാക്കാൻ സഹായിക്കുന്നുണ്ട്‌. 
തങ്ങള്‍ക്കാവശ്യമുള്ളപ്പോള്‍ പണിയുണ്ടാവും 
എന്ന്‌ ഉറപ്പുവരുത്താന്‍ ഈ പാരസ്പര്യം 
ഉപകരിക്കുന്നു. തൊഴിലിന്‍െറ കാര്യത്തില്‍ 
ഒരു പ്രത്യേക തൊഴില്‍വിഭാഗത്തിനോ 


16 


പണിക്കൂട്ടത്തിനോ ഒരു പ്രദേശത്തുള്ള 
കുത്തക ഒരിക്കലും ചോദ്യംചെയ്യപ്പെടുന്നില്ല 
എന്നര്‍ത്ഥം. 4 

പണിക്കൂട്ടങ്ങളില്‍ കാണുന്ന ശ്രദ്ധേയ 
മായ മറ്റൊരു പ്രവണത പ്രായമായ തൊഴി 
ലാളികളെ അവയില്‍ ചേര്‍ക്കാറില്ല എന്നതാ 
ണ്‌. അഥവാ ആരെയെങ്കിലും ചേര്‍ത്താല്‍ 
തന്നെ അധികകാലം അതില്‍ തുടരാറില്ല. 
പണിക്കൂട്ടങ്ങളുടെ പൂതിയ ജോലി 
സങ്കല്‍പങ്ങളുമായി പൊരുത്തപ്പെടാന്‍ കഴി 
യാത്തതുകൊണ്ടാവാം ഇത്‌. എന്നാല്‍ പരിച 
യവും പരിശീലനവും കൂടുതല്‍ ആവശ്യമുള്ള 
കാര്‍ഷികമേഖലയിലെ സവിശേഷജോലി 
കള്‍ക്ക്‌ ഇപ്പോഴും പ്രായമായ തൊഴിലാളി 
കള്‍ക്കുതന്നെയാണ്‌ മുന്‍ഗണന ലഭിക്കുന്നത്‌. 
പണിക്കൂടുങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോള്‍ 
പ്രായമായ തൊഴിലാളികളുടെ അധികോല്‍ 
പാദനശേഷി താരതമ്യേന കുറവും 
യഥാര്‍ത്ഥകൂലി വളരെ കൂടുതലുമാണെന്ന്‌ 
കാണാം. എന്നാല്‍ പണിക്കൂട്ടങ്ങളേക്കാള്‍ 
കുറഞ്ഞകൂലി സ്വീകരിക്കാന്‍ വയസ്സായ തൊ 
ഴിലാളികള്‍ വിസമ്മതിക്കുന്നു. കാര്‍ഷികരം 
ഗത്ത്‌ പക്ഷേ തൊഴില്‍സാദ്ധ്യതകള്‍ കുറഞ്ഞു 
കൊണ്ടിരിക്കുകയാണ്‌. ഉള്ളവയില്‍ത്തന്നെ 
സവിശേഷവൈദഗ്ദ്ധ്യം ആവശ്യമില്ലാത്ത, 
സംഘമായി ചെയ്യാവുന്ന ജോലികള്‍ പണി 
ക്കൂട്ടങ്ങളെക്കൊണ്ട്‌ ചെയ്യിക്കൂന്നതാണ്‌ കര്‍ഷ 
കാര്‍ക്ക്‌ ആദായകുരമെന്നതിനാല്‍ വൃദ്ധര്‍ 
പിന്‍തമ്ളപ്പെടുന്നു. ഇത്‌ പ്രായമായ തൊഴിലാ 
ളികളുടെ ഭാവി കൂടുതല്‍ അനിശ്ചിതമാക്കു 
ന്നുണ്ട്‌. കേരളത്തിന്‍െറ പ്രായഘടനയില്‍ 
ഇപ്പോള്‍ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തി 
ന്‍െറ മുഖ്യലക്ഷണം അറുപതുകഴിഞ്ഞവ 
രൂടെ സംഖ്യ വര്‍ദ്ധിക്കുന്നു എന്നതാണല്ലോ. 
തൊഴിലാളികളുടെ ജനസംഖ്യയുടെ കാര്യ 
ത്തിലും ഇതു ബാധകമാണ്‌. ശക്തവും വിപു 
ലവുമായ സാമൂഹ്യക്ഷേമപദ്ധതികള്‍ 
തികഞ്ഞ സത്യസന്ധതയോടെ ആവിഷ്കരിച്ച്‌ 
ആത്മാര്‍ത്ഥതയോടെ നടപ്പാക്കിയില്ലെങ്കില്‍ 
തൊഴിലാളികളായ വൃദ്ധജനങ്ങളുടെ ജീവിതം 
കൂടുതല്‍ ദുരിതപൂര്‍ണ്ണമാവാനിടയുണ്ട്‌. 


ക്രേളപഠനങ്ങള്‍ 5 


തൊഴില്‍മേഖലയിലെ 
സജീവത 


കേരളത്തിലെ ഗ്രാമീണതൊഴില്‍മേഖല 
യില്‍ നിലനില്‍ക്കുന്ന സജീവതയുടെയും 
പുതിയ സ്ഥാപനങ്ങള്‍ രൂപീകരിക്കാനും 
പരീക്ഷിക്കാനുമുള്ള അതിന്‍െറ കഴിവി 
ന്‍െറയും ഉദാഹരണമാണ്‌ പണിക്കൂട്ടങ്ങളുടെ 
ഉല്‍ഭവം എന്നുപറയാം. തൊഴിലാളിസംഘട 
നകളേക്കാള്‍ ഫലപ്രദമായ ഒരു 
തൊഴില്‍സ്ഥാപനമായി പണിക്കൂട്ടങ്ങള്‍ കരു 
തപ്പെട്ടുവരുന്നതായി നാം കണ്ടുകഴിഞ്ഞു. 
തൊഴിലാളി സംഘടനാനേതൃത്വത്തിന്‍െറ 
അപചയവും പൂതിയ അധികാരിവര്‍ഗ്ഗത്തി 
൯െറ ഉദയവും തൊഴിലാളികള്‍ക്ക്‌ സംഘടന 
കളില്‍ നിന്ന്‌ അകന്നുമാറാനുള്ള പ്രേരണ 
നല്‍കുന്നുണ്ട്‌. ശക്തമായ സംഘടനകള്‍ ആവ 
ശ്യമായുള്ള തൊഴില്‍മേഖലകളില്‍പോലും 
വ്യവസ്ഥാപിത സംഘടനാനേതൃത്വങ്ങളെ 
വെല്ലുവിളിച്ചുകൊണ്ട്‌ പണിക്കൂട്ടങ്ങള്‍ 
ഉയര്‍ന്നുവരുന്നതും ഈ പശ്ചാത്തലത്തില്‍ 
വേണം വിലയിരുത്തേണ്ടത്‌. തൊഴിലാളി 
സംഘടനാജീര്‍ണ്ണതക്കെതിരെയുള്ള കേരള 
ത്തിലെ തൊഴിലാളികളുടെ ഒരു പരോക്ഷ 
വിമര്‍ശനമായി പണിക്കുട്ടങ്ങളെ മനസ്സിലാ 
ക്കുന്നതില്‍ തെറ്റില്ലെന്നു തോന്നുന്നു. എന്നാല്‍ 
പണിക്കുട്ടങ്ങളുടെ രാഷ്ട്രീയശക്തി ഈ 
പരോക്ഷവിമര്‍ശനത്തില്‍ അവസാനിക്കുന്നു 


കേരളപഥനങ്ങള്‍ 5 


എന്നതാണ്‌ ദൌര്‍ഭാഗ്യകരമായ വസ്തുത. 
സാമ്പത്തികമാത്രവാദപരമായ ഒരു പരി 
പ്രശ്‌നത്തിന്‍െറ ഇടുങ്ങിയ പരിധികള്‍ 
ലംഘിക്കാന്‍ തയ്യാറാവാതിരിക്കുകയും 
നേതൃത്വം പിടിച്ചടക്കിയ രാഷിട്രീയദുഷ്പ്രഭു 
പുറന്തള്ളിക്കൊണ്ട്‌ മുമ്പോട്ട്‌ 
പോവാന്‍ കഴിയാതിരിക്കുകയും ചെയ്തതാണ്‌ 
തൊഴിലാളിസംഘടനകള്‍ക്കു സംഭവിച്ച അപ 
ചയത്തിന്‍െറ പ്രധാനകാരണങ്ങള്‍. പണിക്കൂ 
ട്ടങ്ങളാവട്ടെ ഭയതികനേട്ടങ്ങളെമാത്രം ലക്ഷ്യം 
വയ്ക്കുക എന്ന സമീപനം തന്നെയാണ്‌ 
കൈക്കൊണ്ടിരിക്കുന്നത്‌ എന്നു കാണാം. 
രാഷ്ട്രീയ സംഘടനാശക്തിയുടെ അഭാവം, 


ത്വത്തെ 


ക്ഷേമപദ്ധതികളുടെ നേട്ടങ്ങള്‍ ഒരു 
വലിയവിഭാഗം തൊഴിലാളികള്‍ക്ക്‌ 
ലഭിക്കാതെപോവാന്‍ കാരണമായേക്കും. 


പണിക്കൂട്ടങ്ങളുടെ ഇന്നത്തെ ആന്തരികുസംഘ 
ടനാരൂപം നിലനിര്‍ത്തിക്കൊണ്ടുള്ള വിപുല 
മായ സാമുഹികരാഷ്ട്രീയസംവിധാനങ്ങള്‍ 
രൂപപ്പെടുത്തുന്നതിലൂടെ മാത്രമേ സമകാ 
ലിക വികസനപ്രതിസന്ധിക്കു പരിഹാരം 
കാണാനാവൂ. വിഭാഗീയതകള്‍ വിസ്മരിച്ചു 
കൊണ്ടുള്ള പാരസ്പര്യങ്ങള്‍ തൊഴിലാളിക 
ളില്‍ വളര്‍ന്നു വന്നിട്ടുള്ളതിനെ യഥാര്‍ത്ഥ 
ശക്തിസ്രോതസ്സാക്കി മാറ്റാനും അതുവഴി 
ഗ്രാമസമൂഹത്തെ മൊത്തത്തിലും തൊഴില്‍ 
മേഖലയെ പ്രത്യേകിച്ചും കൂടുതല്‍ സജീവമാ 
ക്കാനും കഴിയേണ്ടതാണ്‌. ജ] 


17 


വൃദ്ധകേക്ളം 
മാറുന്ന പ്രായഘടനയെപ്പറ്റി 


ചില ഗുട്ട 


ഇന്ത്യയുടെ വിസ്തീര്‍ണ്ണത്തില്‍ 1.1 ശത 
. മാനവും ജനസംഖ്യയില്‍ 3.9 ശതമാനവും 
പങ്കാണ്‌ കേരളത്തിന്‌. ഭൂമിശാസ്ത്രപരമായി 
“ ഏകതാനമായ ജനവിതരണം, ഉയര്‍ന്നതെ 
ങ്കിലും ദ്രുതഗതിയില്‍ ഉടിഞ്ഞുകൊണ്ടിരി 
ക്കുന്ന ജനസംഖ്യാവളര്‍ച്ചനിരക്ക്‌, ഉയര്‍ന്ന 
വിവാഹപ്രായം, കുടുംബാസൂത്രണത്തിന്‍െറ 
പ്രചാരം, കുറഞ്ഞമരണനിരക്ക്‌ എന്നിവ കേര 
ഉസമൂഹത്തിന്‍െറ ജനസംഖ്യപരമായ സവി 
ശേഷതകളാണ്‌. കൂടാതെ ഉയര്‍ന്ന സാക്ഷര 
തയും വിദ്യാഭ്യാസനിലവാരവും. എങ്കിലും 
തൊഴിലെടുക്കുന്നവരില്‍ പകുതിയോളംപേര്‍ 
ഇന്നും കൃഷിയെ ആശ്രയിക്കുന്നവരും മൂന്നി 
ലൊന്ന്‌ കാര്‍ഷികത്തൊഴിലാളികളുമാണ്‌. 


ഒന 
സമൂഹവാര്‍ദ്ധക്യത്തിന്‍െറ 
ജനസംഖ്യാപരമായ വശം 


ജനസാഖ്യാവിജ്ഞാനത്തില്‍, 60 വയ 
സ്ലോ അതിലേറെയോ പ്രായമുള്ളവരെ വൃദ്ധ 


രെന്നു നിര്‍വ്വചിക്കുന്നു. 1990ല്‍ ലോകജനത 
യുടെ 9.2 ശതമാനം വൃദ്ധരായിരുന്നു. വിക 
സിതരാജ്യങ്ങളില്‍ വൃദ്ധശതമാനം 17.1ഉം 
വികസ്വരരാജ്യങ്ങളില്‍ 6.9ഉം ആയിരുന്നു. 
ഇന്ത്യയിലെ വൃദ്ധശതമാനം 1960ല്‍ 5.7 
ആയിരുന്നത്‌ 1990 ആയപ്പോഴേക്കും 7.1 
ആയി ഉയര്‍ന്നു.” 6.06 കോടി വൃദ്ധര്‍ (1990ല്‍) 
ഉള്ള ഇന്ത്യ, വൃദ്ധരുടെ എണ്ണത്തില്‍ ലോക 
രാഷ്ട്രങ്ങളില്‍ നാലാം സ്ഥാനത്തായിരുന്നു. 
രണ്ടായിരാമാണ്ടോടെ, വൃദ്ധസംഖ്യ 8.1 കോടി 
ആവുമെന്നും ഇന്ത്യ ചൈനക്കു (13.2 കോടി) 
മാത്രം പിന്നിലായി രണ്ടാംസ്ഥാനത്താവു 
മെന്നും പറയപ്പെടുന്നു, 


71981-ലെ കണക്കുപ്രകാരം ഇന്ത്യന്‍ 
സംസ്ഥാനങ്ങളില്‍ ഏറ്റവും ഉയര്‍ന്ന വൃദ്ധശ 
തമാനം പഞ്ചാബിലാണ്‌ - 7.7. മൊത്തം 
ജനസംഖ്യയുടെ 7.6 ശതമാനം വൃദ്ധരുള്ള 
കേരളമാണ്‌ രണ്ടാംസ്ഥാനത്ത്‌. എന്നാല്‍ കേര 
ഭത്തിന്‍െറ ജനസാഖ്യ പഞ്ചാബിലേതിനെ 
ക്ഠാള്‍ രധികമായതിനാല്‍ വൃദ്ധരുടെ 
മൊത്തം എണ്ണത്തില്‍ കേരളംതന്നെ മുന്നില്‍. 


റ യു. എന്‍, വെശീഡ്‌ പൊപ്പുമലഷഡ്‌ മുപാസ്പ്പക്ടമ്പ്‌ 7990 (യു. എന്‍. പ്രസിദ്ധീകരണം, സെയില്‍സ്‌ 


നമ്പര്‍ ഇ. 91. 21.4) 


18 


കേരളപഥനങ്ങള്‍ 5 


ക. 
കേരളത്തിലെ 
ജനസംഖ്യാവളര്‍ച്ച, 
1961 - 2026 


1971വരെ കേരളത്തിലെ ജനസംഖ്യാവ 
ഉര്‍ച്ച ഇന്ത്യന്‍ ശരാശരിയേക്കാള്‍ ഉയര്‍ന്നതാ 
യിരുന്നു. 196171 ദശകത്തില്‍ ഇന്ത്യയുടെ 
ജനസംഖ്യ 2.2 ശതമാനം വര്‍ദ്ധിച്ചപ്പോള്‍ 
കേരളത്തിന്‍േറത്‌ 2.5 ശതമാനം വര്‍ദ്ധിച്ചു. 
കേരളത്തില്‍ മരണനിരക്കില്‍ കാര്യമായ 
കുറവ്‌ വന്നതും എന്നാല്‍ അതോടൊപ്പം ജന 
നനിരക്കില്‍ കുറവുവരാത്തതുമായിരുന്നു 
ഇതിനു കാരണം. മരണനിരക്ക്‌ 1000ന്‌ 12.2 
ആയിരുന്നപ്പോള്‍ ജനനനിരക്ക്‌ 1000ന്‌ 37.1 
ആയിരുന്നു. എന്നാല്‍ 1971നുു ശേഷം കേര 
ഉത്തില്‍ ജനനനിരക്കിലെ ഇടിവ്‌ മരണനിര 
ക്കിലേതിനെ അപേക്ഷിച്ച്‌ കൂടുതലായി. 
1971.81 ദശകത്തില്‍ മരണനിരക്ക്‌ -000ന്‌ 
8,6ഉം ജനനനിരക്ക്‌ 1000ന്‌ 28. “ഉം ആയി. 
അങ്ങനെ കേരളത്തിലെ ജനസാഖ്യാവളര്‍ച്ച 
നിരക്ക്‌ (2 ശതമാനം) ഇന്ത്യന്‍ ശരാശരി (2.2 
ശതമാനം)യേക്കാള്‍ താഴെയായി. 


കേരളത്തിലെ ജനസംഖ്യ 1986ലെ 2.76 
കോടിയില്‍നിന്നും 2026ല്‍ 4.5 കോടിയാവു 
മെന്ന്‌ കണക്കാക്കപ്പെട്ടിരിക്കുന്നു. യുവജന 
സംഖ്യ 0.88 കോടിയില്‍നിന്ന്‌ 1 കോടിയായി 
ഉയരുമ്പോള്‍, വൃദ്ധസംഖ്യ 0.22 കോടിയില്‍ 
നിന്ന്‌ 0.83 കോടിയാവും.: അതായത്‌ 40 
വര്‍ഷംകൊണ്ട്‌ കേരളത്തിലെ വൃദ്ധരുടെ 
എണ്ണം നാലിരട്ടിയാവും. 


കേരളത്തിലെ ആകെ ജനസാഖ്യാവ 
ഉര്‍ച്ചനിരക്ക്‌ നിരന്തരം കുറയുമെങ്കിലും വൃദ്ധ 
ജനസംഖ്യാവളര്‍ച്ചയ്ക്ക്‌ ഒരു നിശ്ചിത്രക്രമം 
ഉണ്ടാവില്ല. “986.91ല്‍ 3.8 ശതമാനമായിരു 


ന്നു വൃദ്ധജനസംഖ്യാവളര്‍ച്ച. ഇത്‌ 2001.06ല്‍ 
2.5 ശതമാനം ആയി കുറയുമെന്നും 
2011.16ല്‍ വീണ്ടും 4 ശതമാനം ആയി കൂടു 
മെന്നും കണക്കാക്ടപ്പെടുന്നു. 2016നു ശേഷം 
ഇത്‌ വീണ്ടും കുറഞ്ഞ്‌ 2021.26ല്‍ 3.7 ശത 
മാനം ആവുമെന്നും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്‌. 
ഇതേസമയം മൊത്തം ജനസംഖ്യാവളര്‍ച്ച 1.5 
ശതമാനത്തില്‍ (19896.9)നിന്ന്‌ ക്രമേണ 0.9 
ശതമാനം (2021) ആയി കുറയുമെന്നതിനാല്‍ 
കേരളത്തിലെ വൃദ്ധശതമാനം കൂടിക്കൊണ്ടേ 
യിരിക്കും. 


ഖ; 
പ്രായഘടനയിലെ മാറ്റങ്ങള്‍ 


1961.81 കാലഘട്ടത്തില്‍ യുവശത 
മാനം 42.6ല്‍നിന്നും 35 ആയി കുറഞ്ഞപ്പോള്‍ 
തൊഴില്‍പ്രാപ്തര്‍ 51.5 ശതമാനത്തില്‍നിന്ന്‌ 
57.5 ശതമാനമായും വൃദ്ധര്‍ 5.8 ശതമാന 
ത്തില്‍നിന്ന്‌ 7.5 ശതമാനമായും വര്‍ദ്ധിച്ചു? 
യുവശതമാനത്തിലെ കുറവ്‌ സമൂഹ 
വാര്‍ദ്ധക്യത്തില്‍ കലാശിച്ചു. അടുത്ത 
നാല്‍പ്പത്‌ വര്‍ഷത്തില്‍ ഈ ഗതി തുടര്‍ന്ന്‌ 
2026ല്‍ വൃദ്ധശതമാനം 18 ആവുമെന്നാണ്‌ 
സൂചന. ക്ഷേമനടപടികള്‍ വൃദ്ധരുടെ സാമൂ 
ഹിക.സാമ്പത്തിക ശ്രേയസ്സിന്‌ പ്രയോജനപ്പെ 
ടുന്നു. വൃദ്ധര്‍ക്കൂള്ള ക്ഷേമനടപടികള്‍ എത്ര 
കണ്ട്‌ ആവശ്യമാണ്‌ എന്നു തിട്ടപ്പെടുത്തുന്നത്‌ 
പ്രായ-ആശ്രിതത്വ സുചികകള്‍വഴിയാണ്‌. 
1961.2026 കാലത്തേക്ക്‌ അത്തരം മൂന്നു 
സൂചികകള്‍ കേരളത്തിന്‌ കണക്കാക്കിയിട്ടുണ്ട്‌. 
ബാല.ആശ്രിതത്വ അനുപാതം, വൃദ്ധ-ആശ്രി 
തത്വ അനുപാതം, മൊത്തം ആശ്രിതത്വ അനു 
പാതം എന്നിവ. 15നും 59നുമിടയില്‍ പ്രായ 
മുള്ള (അതായത്‌ തൊഴിലെടുക്കുന്നവര്‍) 
ഓരോ 00 പേര്‍ക്കും 14ഓ അതില്‍ 
താഴെയോ പ്രായമുള്ള എത്രപേരുണ്ട്‌ എന്ന 
താണ്‌ ബാല.ആശ്രിതത്വ അനുപാതം (ബാ. 


2 ഇന്ത്യാസര്‍ക്കാര്‍, റജിസ്ട്രാര്‍-ജനറല്‍, സെര്സസ്സ്‌ കഫ്‌ ഇന്ത്യ, സ്വീതിസ്‌ 9 , മ്കരള, വിവിധ ലക്കങ്ങള്‍ 
1951.81 (തിരുവനന്തപുരം : ഡയറക്ടര്‍ ഒഫ്‌ സെന്‍സസ്‌ ഓപ്പറേഷന്‍സ്‌ ; എം. പി. എന്‍. ട്ട്‌, 
ഇറുദയരാജന്‍, മപോപ്പുമലേഷതി കരപാജക്ഷത്സ്‌ ഫോട്‌ മകര; 19812026 (തിരുവന്തപുരം , സി. ഡി, 


എസ്‌, ലഘൂപ്രബന്ധം, 1988) 


3 ഒട്ട്‌, ഇറുദയരാജന്‍, മപാപ്ലുലേഷത്‌ കപ്രാജക്ട്‌ 


കേരളപഥനങ്ങള്‍ 5 


19 


] 
ആ.അ) സൂചിപ്പിക്കുന്നത്‌. അതുപോലെ, 


വ്ൃദ്ധ-ആശ്രിതത്വ അനുപാതമെന്നത്‌ (വ്യ. 
ആ.അ) 1ടനും 59നുമിടയില്‍ പ്രായമുള്ള 
ഓരോ 100 പേര്‍ക്കും 60ഓ അതിനു 


മീതെയോ പ്രായമുള്ളവരെത്ര എന്നു കാണി 
ക്കുന്നു. മേല്‍ സൂചിപ്പിച്ച രണ്ട്‌ അനുപാതങ്ങ 
ളുടെയും തുകയാണ്‌ മൊത്തം ആശ്രിതത്വ 
അനുപാതം. (മൊ.ആ.അ.) 


ബാ.ആ.അ. 1961ല്‍ 83 ആയിരുന്നത്‌ 
1981ല്‍ 61 ആയി കുറഞ്ഞപ്പോള്‍ വ്ൃ.ആ.അ. 
ല്‍നിന്ന്‌ 13 ആയി കൂടി. മൊ.ആ.അ. 94ല്‍ 
നിന്ന്‌ 75 ആയി കുറഞ്ഞു. അതായത്‌ 196181 
കാലത്ത്‌ ആശ്രിതരായ കൂട്ടികള്‍ കുറഞ്ഞതിന്‌ 
ആനുപാതികമായി വൃദ്ധരുടെ എണ്ണം കൂടി 
യില്ല. 1981നും 2026 നുമിടയ്ക്ക്‌ മൊ.ആ. 
അനുപാതത്തില്‍ ആറ്‌ സൂചികയുടെ കുറ 
വാണ്‌ ഉണ്ടാവുക. എന്നാല്‍ ആശ്രിതത്വത്തി 
ഒ൯െറ ഘടനയില്‍ വലിയ മാറ്റമുണ്ടാവും. ബാ. 
ആ.അ. 61ല്‍ നിന്ന്‌ 37 ആയി കുറയും. 
വ്ൃ.ആ.അ. 13ല്‍ നിന്ന്‌ 31ലേക്ക്‌ കുതിക്കും. 
തൊഴിലെടുക്കുന്ന കുടുംബാംഗങ്ങളുടെമേല്‍ 
ആശ്രയിക്കുന്ന കൂട്ടികളുടെ എണ്ണം കുറയുമെ 
കിലും വൃദ്ധരുടെ എണ്ണം ഗണ്യമായി 
വര്‍ദ്ധിക്കും എന്നതാണ്‌ ഇതിനര്‍ത്ഥം. സ്വന്തം 
കൂട്ടികളുടെ സംരക്ഷണം നിയമപരമായ 
ബാദ്ധ്യതയാണെങ്കിലും വൃദ്ധമാതാപിതാക്ക 
ളുടെ സംരക്ഷണം ധാര്‍മ്മികമായ കടപ്പാട്‌ 
മാത്രമാണെന്നിരിക്കെ വൃദ്ധക്ഷേമത്തിനുള്ള 
സര്‍ക്കാര്‍ചെലവുകളും നയവും മാറേണ്ടിയി 
രിക്കുന്നു. 


ഗഗ. 
പ്രായഘടനയിലെ 
മാറ്റങ്ങള്‍ക്കു പിന്നില്‍ 


സമൂഹത്തിന്‍െറ പ്രായഘടനയില്‍ 
വരുന്ന മാറ്റങ്ങള്‍ക്ക്‌ പ്രധാനമായ കാരണങ്ങള്‍ 


ജനന-മരണ നിരക്കുകളിലുള്ള മാറ്റങ്ങള്‍, 
ദേശാടനം എന്നിവയാണ്‌. ജനന.മരണനിരക്കു 
കള്‍ കുറയുന്നത്‌ വികസനത്തിന്‍െറ ഫലമാ 
ണെന്ന്‌ പറയാ്ുണ്ടല്ലോ. നഗരവല്‍ക്കരണം 
വളരെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും കേര 
ത്തില്‍ ഈ നിരക്കുകള്‍ ഗണ്യമായി കൂറ 
ഞ്ഞിട്ടുണ്ട്‌. 

കേരളത്തിലെ ജനസംഖ്യാഘടനയിലെ 
മാറ്റങ്ങളില്‍ ഏറ്റവും പ്രസ്താവ്യമായത്‌ ശിശു 
മരണനിരക്കിലെ ഇടിവാണ്‌. 1911.20 കാല 
ഘട്ടത്തില്‍ 1000ന്‌ 242 ആയിരുന്ന ഈ 
നിരക്ക്‌ 1985ല്‍ 31 ആയി കുറഞ്ഞു. അഖി 
ലേന്ത്യാനിരക്ക്‌ 1985ല്‍ 97 ആയിരുന്നു. അഖി 
ലേന്ത്യാതലത്തില്‍ ശിശുമരണനിരക്കിലെ 
നഗര.ഗ്രാമ വ്ൃത്യാസം 80 ശതമാനത്തില്‍ 
അധികമായിരിക്കെ കേരളത്തിലേത്‌ 40 ശത 
മാനം മാത്രമായിരുന്നു എന്നതാണ്‌ വേറൊരു 
പ്രധാന വസ്തുത. 


ജനനസമയത്തുള്ള ആയുര്‍സാദ്ധ്യത ജന 
തയുടെ ആരോഗ്യനിലവാരത്തിന്‍െറ ഒരു 
സൂചികയാണ്‌. 197 1.81 ദശകത്തില്‍ കേരള 
ത്തിലെ ആയുര്‍സാദ്ധ്യത (61.6 വര്‍ഷം) 
ഇന്ത്യന്‍ ശരാശരി (80.9 വര്‍ഷം)യേക്കാള്‍ 10.7 
വര്‍ഷം കൂടുതലായിരുന്നു. അഖിലേന്ത്യാതല 
ത്തില്‍ പുരുഷന്‍െറ ആയുര്‍സാദ്ധ്യത (51.6) 
സ്ത്രീയുടേതിനെക്കാള്‍ (50.2) കൂടുതലായിരു 
ന്നപ്പോള്‍ കേരളത്തിലിത്‌ യഥാക്രമം 60.6ഉം 
626ഉം ആയിരുന്നു. 


ജനനസമയത്തേത്‌ കൂടാതെ 30, 60, 80 
വയസ്സുകളിലെ ആയൂര്‍സാദ്ധ്യതയും കണ 
ക്കാക്കി പരിശോധിച്ചതില്‍നിന്ന്‌ 1981നും 
2020നും ഇടയ്ക്ക്‌ കേരളത്തില്‍ ആയുര്‍സാ 
ദ്ധൃത പുരുഷന്‍മാരിലും സ്ത്രീകളിലും കൂടി 
വരികയാണെന്ന്‌ കണ്ടു. എന്നാല്‍ 80 വയസ്സി 
ലുള്ള ആയുര്‍സാദ്ധ്യതയിലാണ്‌ ഏറ്റവും 


4 ഭട്ട്‌, ഇറുദയരാജന്‍, മപാച്പുലേഷതനി ഒപ്രാജക്ഷരീസ്‌ 


5 ഫാക്‌ടബുക്ക്‌ ഓഞ്ഞ്‌ പോച്ലുമ്ലഷത്‌ ആരീഡ്‌ ഫാമിലി പ്ലാനിങ്ങ്‌ (തിരുവനന്തപുരം ; ഡെമോഗ്രഫിക്ക്‌ 
റിസര്‍ച്ച്‌ സെന്‍റര്‍, 1974) ; കേരള സര്‍ക്കാര്‍, ഹഇുകാണോമ?ക്‌ റെയ, വിവിധ ലക്കങ്ങള്‍. 1960 . 88 


6 എം. പി. എന്‍. ഭട്ട്‌, “ മോര്‍ട്ടാലിറ്റി ഇന്‍ ഇന്ത്യ . ട്രെന്‍ഡ്‌സ്‌ ആന്‍ഡ്‌ പാറ്റേണ്‍സ്‌'(ഫിലാഡല്‍ഫിയ : 
പെന്‍സില്‍വാനിയ സര്‍വ്വകലാശാലയില്‍ സമര്‍പ്പിച്ച ഡോക്ടറല്‍ പ്രബന്ധം, 1987) 


20 


കേരളപഥനങ്ങള്‍ 5 


വര്‍ദ്ധന. വൃദ്ധരുടെ ആയുര്‍സാദ്ധ്യത കൂടുമെ 
ന്നര്‍ത്ഥം. 


1971ല്‍ 4.11 ആയിരുന്ന കേരളത്തിലെ 
മൊത്തം പ്രജനനനിരക്ക്‌ 1981ല്‍ 2.83 ആയും 
1984ല്‍ 2.4 ആയും കുറഞ്ഞു. പ്രജനനനിര 
ക്കിലെ നഗര.ഗ്രാമ വൃത്യാസം മഠറ്റമില്ലാതെ 
തുടര്‍ന്നു." എല്ലാ പ്രായവിഭാഗത്തിലും പ്രജ 
നനനിരക്ക്‌ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും 
പ്രകടമായത്‌ 254 വിഭാഗത്തിലാണ്‌. വിവാഹ 
പ്രായത്തിലുള്ള ഉയര്‍ച്ച (സ്ത്രീകളുടേത്‌, 
1961ല്‍ 20ഉം 1981ല്‍ 21.9ഉം), പ്രസവ 
ങ്ങള്‍ക്കിടയിലെ കാലദൈര്‍ഘ്യത്തിലുണ്ടായ 
വര്‍ദ്ധന, ചെറിയ കുടുംബത്തോടുള്ള ആഭി 
മുഖ്യം, വിവാഹത്തിന്‍െറ ആദ്യവര്‍ഷങ്ങളില്‍ 
മതി സന്തത്യൂല്‍പാദനം എന്ന ദമ്പതികളുടെ 
തീരുമാനം എന്നിവയാണ്‌ കാരണങ്ങള്‍. 


തൊഴില്‍തേടിയുംമറ്റും . കേരളീയര്‍ മറ്റ്‌ 
സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും 
കൂടിയേറുന്നുണ്ട്‌. 1977ല്‍ 4.3 ലക്ഷം മലയാ 
ഉളികള്‍ ഇപ്രകാരം കുടിയേറിയിരുന്നു. ഇവരില്‍ 
31 ശതമാനം മറ്റ്‌ രാജ്യങ്ങളി ലായിരുന്നു. 
1980കളില്‍ അന്താരാഷ്ട്ര കുടിയേറ്റം, പ്രത്യേ 
കിച്ച്‌ മദ്ധ്യപൂര്‍വ്വേഷ്യന്‍ രാജ്യങ്ങളിലേക്ക്‌, 
ഗണ്യമായി വര്‍ദ്ധിച്ചു. 1981ല്‍ 2.1 ലക്ഷവും 
1987ല്‍ 6.8 ലക്ഷവും മലയാളികള്‍ മറ്റ്‌ 
പ്രദേശങ്ങളിലേക്ക്‌ കുടിയേറി. ഇതില്‍ പാ 
തിയും വിദേശരാജ്യങ്ങളിലേക്ക്‌ ആയിരുന്നു. 


ഥം 
വൃദ്ധജനതയുടെ 
പ്രത്യേകതകള്‍ 
വൃദ്ധജനതയുടെ പ്രായഘടന, സ്ത്രീ.പു 
രുഷ അനുപാതം, ദാമ്പത്യനില എന്നിവയെ 


കുറിച്ചുള്ള കണക്കുകള്‍ ഭവനസാകര്യ 
ങ്ങളുടെയും ആരോഗ്യരക്ഷാസംവിധാന 


ങ്ങളുടെയും സാമൂഹ്ൃക്ഷേമകേന്ദ്രങ്ങളുടെ 
യും ആസൂത്രണത്തിന്‌ സഹായിക്കും. 

വൃദ്ധരെ നവവ്യദ്ധരെന്നും (60-74 
വയസ്സി) വയോവയദ്ധരന്നും (75) തരം 
തിരിക്കാം. 1961 മുതല്‍ ഈ രണ്ട്‌ വിഭാഗങ്ങ 
ളുടെയും അംഗസംഖ്യയുടെ അനുപാതത്തില്‍ 
(൫0:20) വലിയ വ്യത്യാസമില്ല, കാര്യമായ 
മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. 1991നും 
2001നും ഇടയ്ക്ക്‌ നവവൃദ്ധരുടെ ശതമാനം 
മൂന്ന്‌ സൂചിക കുറഞ്ഞേക്കാം. പിന്നെ 
2026വരെ അതു മാറ്റമില്ലാതെ തുടരും. കേര 
ത്തില്‍ സ്ത്രീകള്‍ക്കാണ്‌ ആയുര്‍ദൈര്‍ഘ്യം 
കൂടുതല്‍ എന്നതിനാല്‍ വൃദ്ധരില്‍ സ്ത്രീക 
ളുടെ എണ്ണം കൂടുതലാണ്‌. 1961ല്‍ 100 
സ്ത്രീകള്‍ക്ക്‌ 92 പുരുഷന്‍മാര്‍ എന്നതായി 
രൂന്നു അനുപാതം. 1981 ആയപ്പോഴേക്കും 
100ന്‌ 88 ആയും 1986ല്‍ 100ന്‌ 81 ആയും 
കുറഞ്ഞു. 2000മാണ്ട്വരെ ഈ ഗതി തുടരു 
മെന്നും പിന്നീട്‌ ഗതിമാറി 2026 ആകുമ്പോ 
കേക്കും 100ന്‌ 90 എന്ന നിലയിലെത്തുമെ 
ന്നും കരുതപ്പെടുന്നു. 

വ്യത്യസ്ത പ്രായവിഭാഗങ്ങളിലെ സ്ത്രീ 
പുരുഷ അനുപാതം ശ്രദ്ധേയമാണ്‌. 1981ലെ 
കണക്കനുസരിച്ച്‌ നവവൃദ്ധരില്‍ 100ന്‌ 90ഉം 
വയോവൃദ്ധരില്‍ 100ന്‌ 83ഉം ആയിരുന്നു 
അനുപാതം. മൊത്തം സ്ത്രീ-പുരുഷ അനുപാ 
തത്തിനനുസരിച്ചായിരിക്കും പൊതുവില്‍ 
വൃദ്ധരിലെ അനുപാതവും. നവവൃദ്ധരില്‍ 
പുരുഷന്‍മാരുടെ പങ്ക്‌ 2001 ആവുമ്പോ 
ഴേക്കും 78 ആയി കുറയുമെന്നും 2026 
ആവുമ്പോഴേക്കും 94 ആയി വര്‍ദ്ധിക്കു 
മെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. വയോവൃദ്ധരി 
ലേത്‌ 1991ല്‍ 64 ആയി താഴ്‌ന്നശേഷം 
2016വരെ 68ഓ 69ഓ ആയി തുടര്‍ന്ന്‌ പിന്നീട്‌ 
ഉയര്‍ന്ന്‌ 2026 ആകുമ്പോഴേക്കും 100ന്‌ 
76ആവും എന്നാണ്‌ കരുതപ്പെടുന്നത്‌.” വൃദ്ധ 
രൂടെ ഇടയില്‍ സ്ത്രീകള്‍ക്കുള്ള പ്രാമുഖ്യം 


7 ഇന്ത്യാസര്‍ക്കാര്‍, റജിസ്ട്രാര്‍ ജനറല്‍, സ്ധാമ്പിശ്‌ റജിസ്മുട്രഷന്‌ സ്ധിമ്പ്ം, വിവിധലക്കങ്ങള്‍, 1970 . 84 


(ൂല്‍ഹി , കണ്‍ട്രോളര്‍ ഒഫ്‌ പബ്ലിക്കേഷന്‍സ്‌) 


8 ഭട്ട്‌, ഇറുദയരാജന്‍, പോപ്പുമലെഷനി പ്രൊജക്ട്‌ 


കേരളപഠനങ്ങള്‍ 5 


21 


1] 
സമൂഹക്ഷേമനടപടികള്‍ ആസൂത്രണം ചെയ്യു 
ന്നവരുടെ ശ്രദ്ധ അര്‍ഹിക്കുന്നു. ഭര്‍ത്ത്യമതി 
കള്‍ക്കും വിധവകള്‍ക്കും (വിവാഹമോചിത 
സ്ത്രീകള്‍ക്കും) കൂട്ടുകുടുംബങ്ങളില്‍ ഉള്ള 
സ്ഥാനത്തിന്‌ ഇന്ത്യന്‍ സമൂഹത്തില്‍ വ്ൃത്യാ 
സമുണ്ട്‌. വൃദ്ധകള്‍ക്ക്‌ കുടുംബത്തിലും സമൂ 


ഹത്തിലൂമു സ്ഥാനം ഒരു പരിധിവരെ 
അവരുടെ ദാമ്പത്യനിലയെ ആശ്രയിച്ചിരി 
ക്കുന്നു. 


അടുത്തയിടവരെ ഇന്ത്യയില്‍ വൈധവ്യം 
അധികമായിരുന്നതിന്‌ പ്രധാന കാരണം സ്ത്രീ 
കളുടെയും പുരുഷന്‍മാരുടെയും വിവാഹപ്രാ 
യത്തിലുള്ള അന്തരം (1981ല്‍ ഏകദേശം 5 
വയസ്സ്‌) ആണ്‌. കേരളത്തില്‍ സ്ത്രീകളുടെ 
ഉയര്‍ന്ന ആയുര്‍സാദ്ധ്യതയും ഇതിന്‌ കാരണ 
മാണ്‌. സംസ്ഥാനത്ത്‌ 1981ല്‍ 60.64 പ്രായ 
വിഭാഗത്തില്‍പ്പെട്ടവരില്‍ 52 ശതമാനം സ്ത്രീ 
കള്‍ വിധവകളായിരുന്നപ്പോള്‍ പുരുഷന്‍മാ 
രില്‍ 6 ശതമാനം മാത്രമേ വിഭാര്യരുണ്ടായി 
രൂന്നുള്ളു. 65.69 പ്രായവിഭാഗത്തില്‍ ഇത്‌ 
യഥാക്രമം 63 ശതമാനവും 9 ശതമാനവും 
[1] വയസ്സിന്‌ മേലുള്ളവരില്‍ 81 ശതമാനവും 
19 ശതമാനവും ആയിരുന്നു. എന്നാല്‍ വിവാ 
ഹമോചിതരായ വൃദ്ധരുടെ അനുപാതം 
വളരെ കുറവാണ്‌ - 1 ശതമാനം പുരുഷന്‍ 
മാരും 1-2 ശതമാനം സ്ത്രീകളും മാത്രം." 


രണ? 
സമൂഹവാര്‍ദ്ധക്യത്തിന്‍െറ 
പശ്ചാത്തലം 


കൂടിക്കൊണ്ടിരിക്കുന്ന വൃദ്ധ അനുപാതം 
വൃദ്ധക്ഷേമനടപടികളുടെ ആക്കം കൂട്ടുന്നത്‌ 
ആവശ്യമാക്കിത്തീര്‍ത്തിട്ടുണ്ട്‌. വികസിതരാജ്യ, 
ങ്ങളിലും ഇത്‌ ബാധകമാണെങ്കിലും വിക 
സ്വരരാജ്യങ്ങളിലെ വിഭവപരിമിതി പ്രശ്‌നം 


ഗുരുതരമാക്കുന്നു. മാത്രമല്ല വികസന്രപ്രക്രി 
യയും അതോടൊപ്പം സാമുഹ്യ സ്ഥാപനങ്ങ 
ളിലും സ്രമ്പദായങ്ങളിലും വരുന്ന മാറ്റങ്ങളും 
വൃദ്ധരുടെ തൂവസ്ഥയെ പ്രതികൂലമായി 
ബാധിക്കുകയും ചെയ്യുന്നു. 


നി 
കേരളവികസനത്തിന്‍െറ 
പ്രത്യേകതകള്‍ 


വികസനത്തിന്‍െറ ഫലമായി സമൂഹ 
ത്തിലൂണ്ടാവുന്ന മാറ്റങ്ങളെല്ലാം സ്ഥിതിവിവ 
രക്കണക്കുകള്‍ കൊണ്ട്‌ വിവരിക്കുവാന്‍ വയ്യ. 
തൊഴില്‍സാദ്ധ്യതകളിലും വരുമാന വിത ണ 
ത്തിലും മാനുഷികവിഭവശേഷിവികസന 
ത്തിലും വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം 
സാമൂഹ്യക്ഷേമം തുടങ്ങിയവയിലും ഉള്ള മാറ്റ 
ങ്ങള്‍ ഉല്‍പാദനവളര്‍ച്ചാനിരക്കുകളില്‍ നേരിട്ട്‌ 
പ്രതിഫലിക്കുകയില്ലല്ലോ. 


കേരളത്തിലെ ആളോഹരി വരുമാനം 
1990.81ല്‍ 570 രൂപ (ഇന്ത്യ 700 രൂപ) 
ആയിരുന്നത്‌ -1986.37ല്‍ 639 രൂപ (ഇന്ത്യ 
80" രൂപ) ആയി ഉ ന്നു. 1982ല്‍ ഇന്ത്യയില്‍ 
1000 ച.കി. മീറ്ററില്‍ 2.1 ആശുപത്രികളുണ്ടാ 
യിരുന്നപ്പോള്‍ കേരളത്തിലിത്‌ 19.5 ആയി 
രുന്നു. 1981ല്‍ പുരുഷന്‍മാരുടെയും സ്ത്രീക 
ളുടെയും സാക്ഷരത യഥാക്രമം 75.3 ശതമാ 
നവും 65.7 ശതമാനവും ആയിരുന്നു (ഇന്ത്യ 
45.6 ശതമാനവും 7.91 ശതമാനവും). 99.6 
ശ്രതമാനം മലയാളിക്കുട്ടികളും വിദ്യാ 
ലയപ്രവേശനം നേടിയപ്പോള്‍ അഖിലേന്ത്യാ 
ശതമാനം 75 ആയിരുന്നു." 


പരസ്പരവിരുദ്ധങ്ങളായ ഒട്ടേറെ പ്രവണ 
തകള്‍ കാണിക്കുന്നു എന്നതിനാല്‍ കേരളത്തി 
റ വികസനം വിലയിരുത്തുക വിഷമമാ 


9 ഇന്ത്യാ സര്‍ക്കാര്‍, ബ്യൂറോ ഒഫ്‌ വിമന്‍സ്‌ വെല്‍ഫെയര്‍ ആന്‍ഡ്‌ ഡെവലപ്പ്മെന്‍റ്‌, ദ്വിമത്‌ ഇരി ഇന്ത്യ ; 
എ സ്ാറ്റിസ്റിക്കല്‍്‌ ഖുപാഫൈയി 7999 (ന്യൂദല്‍ഹി , ഡിപ്പാര്‍ട്മെന്‍റ്‌ ഒഫ്‌ വിമന്‍ ആന്‍ഡ്‌ ചൈല്‍ഡ്‌ 


ഡെവലപ്പ്മെന്‍റ്‌, 1988) 


10 സ്വരസമ്പ്‌ ഫ്‌ കഇു്യ്യ, മകര 


കേരളപഠനങ്ങള്‍ 5 


ണ്‌, ചില സാമൂഹ്യസുചികുകള്‍ കാണിക്കു 
ന്നത്‌ കേരളീയരുടെ ഉയര്‍ന്ന 
ഭയതികജീവിതനിലവാരമാണ്‌. കേരളത്തില്‍ 
ഭയതികവും സാമ്പത്തികവുമായ അധോഘ 
ടന വികസിപ്പിക്കുന്നതോടൊപ്പം ക്ഷേമനടപ 
ടികളിലൂടെ സാമൂഹ്യ ഉപഭോഗനിലവാരം 
ഉയര്‍ത്തുവാനുമുള്ള ശ്രമങ്ങളുണ്ടായി എന്ന 
താണ്‌ ഇതിനു കാരണം. 


കാര്‍ഷികു:വ്യവസായമേഖലകളിലുള്ള 

വളര്‍ച്ച സ്തുത്യര്‍ഹമല്ല. അതുമൂലം ദാരിദ്ര്യം, 
തൊഴിലില്ലായ്മ എന്നീ പ്രശ്‌നങ്ങള്‍ ഗുരുതര 
മായി തുടരുന്നു. ഇന്ത്യന്‍ സംസ്ഥാനങ്ങളില്‍ 
ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മയുള്ളത്‌ കേര 
ത്തിലാണ്‌. ഭക്ഷ്യക്കമ്മി, പ്രാദേശികവരുമാന 
വിതരണത്തിലെ ഏറ്റക്കുറച്ചിലൂുകള്‍ എന്നി 
വയ്ക്കൊന്നും പരിഹാരം കാണാന്‍ കഴിഞ്ഞി 
ട്ടില്ല. 


എണ്‍പതു ശതമാനത്തില്‍ അധികം 
ഗ്രാമവാസികളുള്ള കേരളത്തില്‍ പ്രധാനതൊ 
ഴില്‍ കൃഷിതന്നെ. പക്ഷെ കാര്‍ഷികവരുമാ 
നംമാത്രം ഒരു ശരാശരി കുടുംബത്തിന്‍െറ 
പ്രാഥമികച്ചെലവിന്‌ തികയുകയില്ല. കാര്‍ഷി 
കോല്‍പാദനത്തില്‍ പുരോഗതി ഇല്ലാത്തതിന്‌ 
പ്രധാനകാരണങ്ങള്‍ കുറഞ്ഞ ആളോ 
ഹരികൃഷിയിടവും കൃഷിയിടങ്ങളുടെ 
വിസ്തീര്‍ണ്ണക്കുറവുമാണ്‌. കേരളത്തിനുവേണ്ട 
അരിയുടെ 42 ശതമാനവും പുയര്‍വര്‍ഗ്ഗധാന്യ, 
ങ്ങളുടെ 10 ശതമാനവും മാത്രമെ സംസ്ഥാ 
നത്തിനകത്ത്‌ ഉല്‍പാദിപ്പിക്കപ്പെടുന്നുള്ളു. 
ബാക്കി മറ്റു സംസ്ഥാനങ്ങളില്‍നിന്ന്‌ ശേഖരി 
കണം. ഇതിന്‍െറ ഫലമായി പണം വന്‍തോ 
തില്‍ സംസ്ഥാനത്തിന്‌ പുറത്തേക്ക്‌ ഒഴു 
കുന്നു. 


വ്യാവസായികവികസനവും മന്ദഗതിയി 
ലാണ്‌. വ്യവസായത്തൊഴിലാളികളില്‍ മുഖ്യ 
ഭാഗവും ഇപ്പോഴും കയര്‍, കശുവണ്ടി എന്നീ 
പരമ്പരാഗതവ്യവസായങ്ങളിലാണ്‌ പണിയെ 


ടൂക്കുന്നത്‌. ഇവയിലെ ഉല്‍പാദനക്ഷമത 
കൃഷിയേക്കാള്‍ കുറവാണെന്നു മാത്രമല്ല ഈ 
വ്യവസായങ്ങള്‍ വളര്‍ച്ചയുടെ ഒരു ലക്ഷ 
ണവും കാണിക്കുന്നൂമില്ല. 


ഖ; 
കേരളത്തിന്‍െറ 
സമ്പദ്സ്ഥിതി - ഇന്നലെ, 
ഇന്ന്‌ 


1970.80 കാലയളവില്‍ സംസ്ഥാന 
ആദഭ്യന്തരവരുമാനം ചെറിയതോതില്‍ (2.2 
ശതമാനം) ഉയര്‍ന്നു. എന്നാല്‍ ഇത്‌ അഖി 
ലേന്ത്യാനിരക്കിനേക്കാള്‍ (4 ശതമാനം) കുറ 
വായിരുന്നു. 1980നുശേഷം അഖിലേന്ത്യാനി 
രക്കില്‍ ഗണ്യമായ ഉയര്‍ച്ച ഉണ്ടായെങ്കിലും 
കേരളത്തില്‍ വളര്‍ച്ചയും തളര്‍ച്ചയും മാറിമാറി 
പ്രകടമായി. 


ആളോഹരിയിലും കേരളത്തിന്‍െറ 
സ്ഥിതി മോശംതന്നെ. ആളോഹരി ആഭ്യന്ത 
രവരുമാനം 1970.71ല്‍ 594 രൂപ ആയിരുന്നത്‌ 
(ഇന്ത്യയാകെ 633 രൂപ) 1971.81 ദശകത്തില്‍ 
പ്രതിവര്‍ഷം 0.4 ശതമാനം എന്ന നിരക്കില്‍ 
കൂടുകയും 98.86 കാലത്ത്‌ പ്രതിവര്‍ഷം 
0.7 ശതമാനം എന്ന നിരക്കില്‍ കുറയുകയു 
മാണ്‌ ചെയ്തത്‌. അഖിലേന്ത്യാതലത്തില്‍ 2.2 
ശതമാനവും 2.3 ശതമാനവും ഉയര്‍ന്ന സന്ദര്‍ഭ 
ത്തിലാണിത്‌."" 


1970 മുതല്‍ 85വരെയുള്ള കാലയള 
വില്‍ കാര്‍ഷികമേഖലയുടെ പങ്ക്‌ 50 ശതമാ 
നത്തില്‍നിന്ന്‌ 35 ശതമാനമായി കുറഞ്ഞ 
പ്പോള്‍ വ്യവസായമേഖലയുടേത്‌ 16 ശതമാ 
നത്തില്‍നിന്ന്‌ 20 ശതമാനമായും സേവനമേ 
ഖലയുടേത്‌ 34 ശതമാനത്തില്‍നിന്ന്‌ 45 ശത 
മാനമായും കൂടി.” 


1 കേരള സര്‍ക്കാര്‍, ഡയക്ടറേറ്റ്‌ ഒഫ്‌ ഇക്കണോമിക്സ്‌ ആന്‍ഡ്‌ സ്റ്റാറ്റിസ്റ്റിക്‌സ്‌, സ്്റാറ്റിന്ധ്റികസ്‌ ഫോര്‍ 


പ്ലാനിങ്ങ്‌ (തിരുവനന്തപൂരം , സര്‍ക്കാര്‍ പ്രസ്സീ 
12 കേരള സര്‍ക്കാര്‍, സ്ാറ്റിസ്റിക്‌സ്‌ ഫി പ്ലാനിങ്ങ്‌ 


നി 


കേരളപഠഥനങ്ങള്‍ 5 


ആഭ്യന്തരവരുമാനത്തില്‍ കാര്‍ഷികമേ 
ഖലയുടെ പങ്കിലുണ്ടായ ഇടിവും സേവനമേ 
ഖലയുടെ വളര്‍ച്ചയും എടുത്തുപറയത്തക്കതാ 
ണെങ്കിലും സമ്പദ്വ്യവസ്ഥ ഇന്നും വേണ്ട 
വിധം വൈവിധ്യവല്‍ക്കരിക്കപ്പെട്ടിട്ടില്ല. കേര 
ഉത്തിന്‍െറ ആഭ്യന്തരവരുമാനത്തിന്‍െറ 
പാതിയും ഇന്ന്‌ സേവനമേഖലയില്‍നിന്നാണ്‌. 
ഗതാഗതം, വ്യാപാരം, അടിസ്ഥാനസംവിധാ 
നങ്ങള്‍ എന്നിവയുടെ വളര്‍ച്ചയാണിതിന്‌ 
കാരണം. വ്യവസായമേഖലയുടെ ഉല്‍പാദനം 
ക്രമാനുഗതമായിരുന്നില്ല. 1981.82വരെ അത്‌ 
വര്‍ദ്ധിച്ചെങ്കിലും പിന്നീട്‌ കുറയുകയാണുണ്ടാ 
യത്‌. കൃഷിയുടെ പങ്ക്‌ 20 ശതമാനം കുറഞ്ഞ 
പ്പോഴും കാര്‍ഷികത്തൊഴി ലാളികളുടെ അനു 
പാതം മാറിയില്ല. 


ഗ. 
തൊഴില്‍രംഗം 


വൃദ്ധരുടെ വരുമാന-ആരോഗ്യ നിലവാ 
രങ്ങളില്‍ തൊഴില്‍നിലയ്ക്ക്‌ പങ്കുണ്ട്‌. 1981ല്‍ 
കേരളത്തിലെ തൊഴില്‍പങ്കാളിത്തനിരക്ക്‌ 
(മൊത്തം ജനസംഖ്യയില്‍ തൊഴിലാളികളുടെ 
ശതമാനം) പുരുഷന്‍മാരുടേത്‌ 45ഉം സ്ത്രീക 
ളുടേത്‌ 17ഉം ആയിരുന്നു. അഖിലേന്ത്യാനി 
രക്ക്‌ യഥാക്രമം 51ഉം 14ഉം ആയിരുന്നു. "3 
വര്‍ഷത്തില്‍ ഭൂരിഭാഗം ദിവസങ്ങളിലും തൊഴി 
ലുള്ളവരെയാണ്‌ ഈ കണക്കില്‍ പെടുത്തിയി 
ട്ടുള്ളത്‌. 


കഴിഞ്ഞ എണ്‍പത്‌ വര്‍ഷങ്ങളില്‍ പുരു 
ഷന്‍മാരുടെയും സ്ത്രീകളുടെയും തൊഴില്‍പ 
കാളിത്തനിരക്ക്‌ കുറഞ്ഞിട്ടുണ്ട്‌. 1901ല്‍ 57 
ശതമാനവും 33 ശതമാനവും ആയിരുന്നു 
തൊഴില്‍പങ്കാളിത്തം. 1981 ആയപ്പോഴേക്കും 
അത്‌ 45 ശതമാനവും 17 ശതമാനവുമായി 
കുറഞ്ഞു. സ്ത്രീകളുടെ തൊഴില്‍ പങ്കാളിത്ത 
ത്തിലാണ്‌ കൂടുതല്‍ ഇടിവുണ്ടായത്‌ 


എന്നര്‍ത്ഥം. തൊഴില്‍പങ്കാളിത്തം പൊതു 
വില്‍ കുറഞ്ഞത്‌ പ്രായഘടനയിലെ മാറ്റ 
ങ്ങളും സ്‌കൂള്‍വിദ്യാഭ്യാസവും (തൊഴിലി 
ലേര്‍പ്പെടാനുള്ള കാലതാമസം) ദേശാടനവും 
കൊണ്ടായിരിക്കാം. 


വിവിധമേഖലകളിലെ തൊഴില്‍ നിരക്കു 
കള്‍ പരിശോധിക്കുമ്പോള്‍ കാണുന്നത്‌ 
1961നും 7 വനും ഇടയ്ക്ക്‌ കാര്‍ഷികമേഖല 
യുടെ പങ്ക്‌ 47 ശതമാനത്തില്‍നിന്ന്‌ 55 ശത 
മാനമായി കൂടുകയും വ്യവസായമേഖലയു 
ടേത്‌ 19.4 ശതമാനത്തില്‍നിന്ന്‌ 17.5 ശതമാ 
നമായി കുറയുകയും ചെയ്തു എന്നാണ്‌. 
എന്നാല്‍ 1971ന്‌ ശേഷം ഗതിമാറി. അടുത്ത 
10 വര്‍ഷത്തില്‍ കാര്‍ഷികമേഖലയുടെ പങ്ക്‌ 
2 ശതമാനം കുറഞ്ഞപ്പോള്‍ വ്യവസായ മേഖ 
ലയുടേത്‌ അത്രതന്നെ വര്‍ദ്ധിച്ചു. സേവനമേ 
ഖലയുടേതാകട്ടെ 1961നും 81നും ഇടയ്ക്ക്‌ 
നിരന്തരം കുറഞ്ഞ്‌ 34 ശതമാനത്തില്‍ നിന്ന്‌ 
28 ശതമാനമായി.."* 


കേരളത്തിലെ തൊഴിലാളികളില്‍ അധി 
കവും വ്യവസായഉല്‍പാദന-സേവന രംഗങ്ങ 
ളിലായിരുന്നു. അഖിലേന്ത്യാതലത്തില്‍ ഇതല്ല 
സ്ഥിതി. അവിടെ കാര്‍ഷികമേഖലയിലാണ്‌ 
കൂടുതല്‍പേരും പണിയെടുക്കുന്നത്‌. സ്ത്രീക 
ളുടെ കാര്യത്തിലാണ്‌ വ്യത്യാസം കൂടുതല്‍ 
പ്രകടം. കേരളത്തിലെ സ്ത്രീതൊഴിലാളിക 
ളില്‍ 50 ശതമാനംപേരും വ്യവസായഉല്‍പാ 
ദന-സേവന രംഗങ്ങളി ലായിരുന്നപ്പോള്‍ അഖി 
ലേന്ത്യാതലത്തില്‍ ഇത്‌ 20 ശതമാനം മാത്ര 
മായിരുന്നു. കേരളത്തില്‍ കയര്‍, കശുവണ്ടി, 
കൈത്തറി വ്യവസായങ്ങളില്‍ സ്ത്രീകള്‍ ഏറെ 
ക്കാലമായി പണിയെടുക്കുന്നുണ്ട്‌. ഈ വ്യവ 
സായങ്ങളിലെ തൊഴിലുകള്‍ക്ക്‌ ആവശ്യമായ 


. പ്രത്യേക വൈദഗ്ദ്ധ്യം സ്ത്രീകള്‍ക്ക്‌ ഉണ്ടെ. 


ന്നതും താഴ്‌ന്ന വേതനനിരക്കും ഇതിനു കാര 
ണമാണ്‌. 


13 ഇന്ത്യാ സര്‍ക്കാര്‍, റജിസ്‌ട്രാര്‍-ജനറല്‍, സെരസസ്സ്‌ ഒഫ്‌ കത്ത്യ 7997 (ന്യൂദല്‍ഹി , കണ്‍ട്രോളര്‍ ഒഫ്‌ 


പബ്ലിക്കേഷന്‍സ്‌, 1981) 


14 കേരള സര്‍ക്കാര്‍, സ്വാറ്റിസ്ിക്സ്‌ മഫോരി പ്ലാനിങ്ങ്‌ 


24 


ക്രേളപഠനങ്ങള്‍ 5 


ി 

എല്ലാ പഞ്ചവല്‍സരപദ്ധതികളിലും 
തൊഴിലധിഷ്ഠിതപരിപാടികള്‍ക്കു മുന്‍ഗ 
ണന ഉണ്ടെങ്കിലും ജനപ്പെരുപ്പത്തിന്‌ അനുസ്യ 
തമായി കേരളത്തില്‍ തൊഴിലവസരങ്ങള്‍ 
വര്‍ദ്ധിച്ചിട്ടില്ല. ഇന്ത്യയിലെ ആകെ ജനങ്ങളുടെ 
നാല്‌ ശതമാനത്തില്‍ താഴെമാത്രം താമസിക്കു 
ന്ന കേരളത്തില്‍ റജിസ്‌റ്റര്‍ചെയ്ത തൊഴില്‍ 
രഹിതര്‍ ഇന്ത്യയിലെമൊത്തം തൊഴില്‍രഹിത 
രൂടെ ഒമ്പതുശതമാനംവരും. 1980കളുടെ 
അവസാനത്തോടെ തൊഴിലില്ലായ്മ വളരെ 
രൂക്ഷമായി. 1987ല്‍ തൊഴിലെടുക്കുന്നവ 
രില്‍ 18 ശതമാനം പുരുഷന്‍മാരും 44 ശത 
മാനം സ്ത്രീകളും തൊഴില്‍രഹിതരായിരുന്നു. 
കൂടാതെ പുരുഷന്‍മാരില്‍ 13 ശതമാനവും 
സ്ത്രീകളില്‍ 17 ശതമാനവും ഭാഗികമായി 
മാത്രം തൊഴി ലുള്ളവരായിരുന്നു.”* 


എംപ്ലോയ്മെന്‍റ്‌ എക്‌സ്‌ചേഞ്ചിലെ 
റജിസ്‌ട്രേഷന്‍ കണക്കുകള്‍ കൃത്യമാകണമെ 
ന്നില്ല. റജിസ്റ്റര്‍ ചെയ്യാത്ത തൊഴില്‍രഹിതര്‍ 
ഏറെയുണ്ട്‌. റജിസ്റ്റര്‍ ചെയ്തവരില്‍, കൂടു 
തല്‍നല്ല ജോലി തേടുന്നവരും ഉണ്ടാവാം. 
പക്ഷെ പ്രശ്നത്തിന്‍െറ ഗൌരവം മനസ്സി 
ലാക്കാന്‍ ഇവ സഹായിക്കും. 1970ല്‍ 2.94 
ലക്ഷം തൊഴിലന്വേഷകരുണ്ടായിരുന്നു. 1986 
ആയപ്പോഴേക്കും ഇവരുടെ എണ്ണം 26 ലക്ഷ 
മായി. ഇതില്‍ മിക്കവാറും എല്ലാവരുംതന്നെ 
സാക്ഷരരും 55 ശതമാനംപേര്‍ എസ്‌.എസ്‌. 
എല്‍.സിക്കാരുമാണ്‌. 


എഴുപതുകളില്‍ കേരളത്തില്‍ നിന്ന്‌ 
അഞ്ചുലക്ഷംപേര്‍ ഗള്‍ഫ്‌ നാടുകളിലേക്ക്‌ 
ക്രൂടിയേറി. 1980കളിലും പുറത്തേക്ക്‌ പോയ 
വരില്‍ ഒരു വലിയ ശതമാനം 
ഗള്‍ഫ്നാടുകളിലേക്കുതന്നെ ആയിരുന്നു. 
ബ്യൂറോ ഒഫ്‌ ഇക്കണോമിക്സ്‌ ആന്‍റ്‌ 
സ്‌റ്റാറ്റിസ്‌റ്റിക്സിന്‍െറ 1978.79ലെ കണക്കു 


കള്‍ കാണിക്കുന്നത്‌ കേരളത്തില്‍നിന്നുള്ള 
ദേശാടകരില്‍ 90 ശതമാനവും ഗള്‍ഫിലേക്കാ 
ണെന്നും അതില്‍ 70 ശതമാനംപേരും 
ഹൈസ്കൂള്‍ വിദ്യഭ്യാസം പൂര്‍ത്തിയാക്കാ 
ത്തവരാണ്‌ എന്നുമത്രെ. അതായത്‌ വിദ്യാ 
ഭ്യാസം കുറഞ്ഞവരിലെ തൊഴിലില്ലായ്മയ്ക്ക്‌ 
ഗള്‍ഫ്‌ ഒരു പരിധിവരെ പരിഹാരമായിരുന്നു 
എന്നര്‍ത്ഥം. 

എന്നാല്‍ 1980കളുടെ അവസാന 
ത്തോടെ ഗള്‍ഫ്ദേശാടകരുടെ മിച്ച 
സംഖ്യയില്‍ (പുറത്തേയ്ക്ക്‌ പോയവരും തിരി 
ച്ലൂവന്നവരും തമ്മിലുള്ള വ്യത്യാസം) വലിയ 
വളര്‍ച്ചയില്ല. കേരളത്തിലെ 10 തൊഴിലാളി 
കള്‍ക്ക്‌ 1 എന്നതോതിലാണ്‌ ദേശാടകത്തൊ 
ഴിലാളികളുടെ അനുപാതം. ഇവര്‍ ധാരാളം 
പണം കേരളത്തിലേക്ക്‌ അയക്കുന്നുണ്ട്‌. ഏക 
ദേശം 700-900 കോടി രൂപ ഓരോവര്‍ഷവും 
ഇങ്ങനെ അയക്കപ്പെടുന്നുണ്ട്‌ എന്ന്‌ ഒരു പഠനം 
വെളിപ്പെടുത്തുന്നു.'* കേരളീയകുടുംബങ്ങ 
ളുടെ വരുമാനത്തിന്‍െറ 10 ശതമാനം 
സംസ്ഥാനത്തിന്‌ പുറത്തുനിന്നുള്ള വരുമാന 
മാണത്രെ. 1976.77ല്‍ സംസ്ഥാന ആഭ്യന്തര 
വരുമാനത്തിന്‍െറ 6-8 ശതമാനം ആയിരുന്ന 
ഇത്‌ 1980.81 ആയപ്പോഴേക്കും 22.28 ശത 
മാനമായി. 


സംസ്ഥാനത്തിന്‌ പുറത്തു നിന്നു വരുന്ന 
വരുമാനം മിച്ചദേശാടനസംഖ്യയേയും അവി 
ടരങ്ങളിലെ വേതനനിലവാരത്തെയും ആശ്രയി 
ച്ചിരിക്കും. അതുകൊണ്ട്‌ പുറംവരുമാനം 
ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെയും 
വൃദ്ധരുടെയും ക്ഷേമവും മേല്‍ഘടകങ്ങളാല്‍ 
സ്വാധീനിക്കപ്പെടുന്നു. 


അറുപതുവയസ്സ്‌ കഴിഞ്ഞവരില്‍ 40 ശത 
മാനം പുരുഷന്‍മാരും 7 ശതമാനം സ്ത്രീ 
കളും തൊഴിലില്‍ ഏര്‍പ്പെടുന്നുണ്ട്‌ (1981ലെ 


15 കേരള സര്‍ക്കാര്‍, ഡിപ്പാര്‍ട്മെന്‍റ്‌ ഒഫ്‌ ഇക്കണോമിക്സ്‌ ആന്‍ഡ്‌ സ്‌റ്റാറ്റിസ്‌റ്റിക്‌സ്‌, റിപ്പേോരീട്‌ ഒഫ്‌ ദ 
ബിമ ഓണ്‌ അണടഫംപ്ലേോയമതിറ്‌ കുനി മകര (തിരുവനന്തപുരം : സര്‍ക്കാര്‍ പ്രസ്സ്‌, 1988) 

16 ഐ. എസ്‌. ഗുലാട്ടി, അശോക മോഡി, 'റെമിറ്റന്‍സസ്‌ ഒഫ്‌ ഇന്ത്യന്‍ മൈഗ്രന്‍റ്സ്‌ ടൂ ദ മിഡില്‍ ഈസ്റ്റ്‌ 
* ആന്‍ അസസ്മെന്‍റ്‌ വിത്ത്‌ സ്പെഷല്‍ റെഫറന്‍സ്‌ ടു മൈഗ്രന്‍റ്സ്‌ ഫ്രം കേരളാസ്റ്റേറ്റ്‌, 
ത്രിരുവനന്തപുരം ; സി.ഡി.എസ്‌. വര്‍ക്കിങ്ങ്‌ പേപ്പര്‍ നമ്പര്‍ 82, 1983) 


കേരളപഠനങ്ങള്‍ 5 


25 


] 
കണക്ക്‌). അഖിലേന്ത്യാ നിരക്കുകള്‍ 64 ശത 
മാനവും 10 ശതമാനവും ആയിരുന്നു. 
1971.81 ദശകത്തില്‍ പുരുഷന്‍മാരില്‍ 
തൊഴില്‍നിരതരുടെ ശതമാനം വര്‍ദ്ധിച്ചെ 
ങ്കിലും സ്ത്രീകളുടെ കാര്യത്തില്‍ വലിയമാറ്റം 
കണ്ടില്ല. 1981ല്‍ കേരളത്തിലെ മൊത്തം 
തൊഴിലാളികളില്‍ വൃദ്ധര്‍ 6.7 ശതമാനമായി 
രുന്നു. 


കേരളീയവൃദ്ധരില്‍, സര്‍വ്വീസ്‌ പെന്‍ഷന്‍ 
ലഭിക്കാത്തവരില്‍, ഒട്ടുമുക്കാലും സ്വതന്ത്ര 
മായ വരുമാനമാര്‍ഗ്ഗം ഇല്ലാത്തവരാണ്‌. 
കാര്‍ഷികത്തൊഴി ലാളികള്‍ക്കും കൂലിപ്പണി 
ക്കാര്‍ക്കും പണിയെടുക്കുന്ന കാലത്തേ വരു 
മാനം കിട്ടുകയുള്ളു. അവര്‍ക്കെല്ലാം മക്ക 
ളെയും മറ്റ്‌ ബന്ധുക്കളെയും ആശ്രയിക്കുകയേ 
നിവൃത്തിയുള്ളു. മക്കളില്ലാത്തവര്‍ക്ക്‌ ബന്ധു 
ക്കളുടെ സഹായം കിട്ടുന്നില്ലെങ്കില്‍ സ്ഥാപ 
നങ്ങള്‍ ആശ്രയമരുളണം. അതുമില്ലെങ്കില്‍ 
വൃദ്ധര്‍ക്ക്‌ വാര്‍ദ്ധക്യത്തെ അവഗണിച്ച്‌ കുറേ 
ക്കാലം പണിയെടുത്തേ പറ്റൂ. 


ഘു 
വിദ്യാഭ്യാസം 


വയസ്സുകാലത്തെ ജീവിതക്ഷേമത്തി 
ന്‍െറ നിദാനം യുവത്വത്തിലെ 
തൊഴില്‍-സാമ്പത്തിക നിലയാണല്ലോ. ഈ 
നിലയ്ക്ക്‌ കാരണമാകട്ടെ വിദ്യാഭ്യാസ.സാക്ഷ 
രതാനിലയും. സാക്ഷരതാനിരക്ക്‌, സ്‌ക്കൂള്‍ 
പ്രവേശനഅനുപാതം, സംസ്ഥാന വരുമാന 
ത്തില്‍ വിദ്യാഭ്യാസത്തിന്‌ നീക്കിവെച്ച തുക 
എന്നിവ കണക്കിലെടുത്താല്‍ കേരളത്തിലെ 
വിദ്യാഭ്യാസവികസനം മെച്ചപ്പെട്ടതാണ്‌. കേര 
ഉത്തിലെ ബജറ്റ്‌ ചെലവുകളുടെ 38 ശതമാ 
നവും പൊതുചെലവിന്‍െറ 6.5 ശതമാനവും 
വിദ്യാഭ്യാസത്തിനായി നീക്കിവച്ചിട്ടുണ്ട്‌. 
മറ്റെല്ലാ സംസ്ഥാനങ്ങളും കൂടെയുള്ള കണ 
ക്കെടുത്താല്‍ ഇവ 23 ശതമാനവും 3 ശതമാ 
നവും മാത്രമാണ്‌. 


1981ല്‍ കേരളത്തില്‍ 70 ശതമാനം പേര്‍ 
സാക്ഷരര്‍ (പു, 75 ശതമാനം, സ്ത്രീ; 68 
ശതമാനം) ആയിരുന്നപ്പോള്‍ അഖിലേന്ത്യാ 
സാക്ഷരത 36 ശുതമാനം മാത്രമായിരുന്നു.” 
സാക്ഷരതയുടെ കാര്യത്തില്‍ കേരളത്തില്‍ നഗ 
രംഗ്രാമവ്യത്യാസം ഏറെയില്ല. ഗ്രാമങ്ങളില്‍ 
പോലും 98 ശതമാനം പ്രൈമറി വിദ്യാര്‍ത്ഥി 
കള്‍ക്കും അടുത്ത സ്‌കൂളിലേക്ക്‌ ശരാശരി 2 
കിലോമീറ്ററിലധികം ദൂരമില്ല. അറുപത്‌ കഴി 
ഞ്ഞവരിലെ സാക്ഷരതാനിരക്ക്‌ 1981ല്‍ 48 
ശതമാനം ആയിരുന്നു (പു, 68 ശതമാനം 
സ്ത്രീ; 33 ശതമാനം). അഞ്ച്‌ മുതല്‍ ഒമ്പത്‌ 
വയസ്സുവരെ പ്രായമായ കുട്ടികളില്‍ 75 ശത 
മാനവും 10-14 പ്രായവിഭാഗത്തില്‍പ്പെട്ടവ 
രില്‍ 86 ശതമാനവും സ്‌കൂള്‍വിദ്യാര്‍ത്ഥി 
കളായിരുന്നു. എന്നാല്‍ 15.19 പ്രായവിഭാഗ 
ത്തില്‍ സ്‌കൂളിലോ കോളേജിലോ പോകുന്ന 
വര്‍ 40.5 ശതമാനം മാത്രമെ ഉണ്ടായിരു 
ന്നുള്ള. കോളേജ്‌ വിദ്യാഭ്യാസത്തിന്‍െറ ശത 
മാനം 20-24 വയസ്സ്‌ ഗ്രൂപ്പില്‍ 10 ഉം. 
1960.61ല്‍ സെക്കന്‍ററി വിദ്യാഭ്യാസം നടത്തു 
ന്നവരുടെ എണ്ണം പുരുഷന്‍മാരില്‍ 33 ശത 
മാനവും സ്ത്രീകളില്‍ 25 ശതമാനവും ആയി 
രുന്നത്‌ 1980.81ല്‍ യഥാക്രമം 70 ശതമാ 
നവും 65 ശതമാനവും ആയി ഉയര്‍ന്നു. 


മൂന? 
വൃദ്ധരുടെ സംരക്ഷണം 
കുടുംബത്തില്‍ 


സാമൂഹികസ്ഥാപനങ്ങളുടെ പ്രവര്‍ത്ത 
നങ്ങളി ലും സ്്രദായങ്ങളിലും മാറ്റങ്ങള്‍ വരു 
ത്തുന്നതില്‍ വികസന്ലപ്രക്രിയക്ക്‌ പങ്കുണ്ട്‌. 
വൃദ്ധസംരക്ഷണത്തിലും ഇത്തരം മാറ്റങ്ങള്‍ 
ക്ക്‌ പങ്കുണ്ട്‌. വൃദ്ധരുടെ സംരക്ഷണത്തിന്‍െറ 
പ്രാഥമിക ചുമതല കുടുംബത്തിനാണ്‌ എന്ന 
തുകൊണ്ട്‌ ഈ കാര്യത്തില്‍ കൂടുംബാംഗങ്ങ 
ളുടെ പങ്കും കഴിവും പരിശോധിക്കാം. 


17 സെരീസസ്സ്‌ ഫ്‌ കന്യ , കേള 


ക്രേളപഠനങ്ങള്‍ 5 


ചിക്‌ 


് ളു 
സാംസ്‌കാരിക പശ്ചാത്തലം 


ഹിന്ദുമതപാരമ്പര്യം (ഇത്‌ തന്നെയാ 
ണല്ലോ ഇന്ത്യയിലെ ഇതരമതങ്ങളെയും ഒരു 
പരിധിവരെ സ്വാധീനിച്ചത്‌) വൃദ്ധരെ ബഹുമാ 
നിക്കണം എന്ന്‌ പഠിപ്പിക്കുന്നു. ആചാരങ്ങളും 
ഇതിഹാസകഥകളും മറ്റും അതിനെ ശക്തി 
പ്പെടുത്തുന്നു. മാതാപിതാക്കളുടെ 
സംരക്ഷണം മക്കളുടെ പ്രധാന കര്‍ത്തവ്യങ്ങ 
ളിലൊന്നാണ്‌. ഇന്നും ഇന്ത്യയിലെ മിക്ക കുടും 
ബങ്ങളിലും വൃദ്ധസംരക്ഷണവും ബഹുമാ 
നവും ഒരു പ്രാഥമികകര്‍ത്തവ്യമായും 
ഏറ്റവും തലമൂത്ത ആളെ കുടുംബനാഥ 
നായും കണക്കാക്കുന്നു. 


ജന്‍മിത്വ-കൃഷി വ്യവസ്ഥയനുസരിച്ച്‌ 
കുടുംബനാഥനന്‍െറ നിയ്ന്ത്രണത്തിലായിരുന്നു 
ഭൂസ്വത്ത്‌ മൂഴുവന്‍. അവകാശികളെ നിശ്ചയി 
ക്കുന്നതും ഏറെക്കുറെ അയാള്‍തന്നെ ആയി 
രുന്നു. വരുമാനത്തിനും തൊഴിലിനുമായി 
കുടുംബാംഗങ്ങളെല്ലാം കുടുംബനാഥനെ 
ആശ്രയിച്ചിരുന്നു, മക്കളുടെ വിവാഹം, വിദ്യാ 
ഭ്യാസം, തൊഴില്‍ എന്നിങ്ങനെ പ്രധാന കാര്യ 
ങ്ങളിലെല്ലാം അന്തിമതീരുമാനങ്ങള്‍ കുടുംബ 
നാഥനന്‍െറതാകയാല്‍ ഓരോ കുടുംബാംഗത്തി 
ന്‍െറയും സാമുഹ്യ-സാമ്പത്തിക ജീവിതത്തി 
ന്‍െറ ചരട്‌ കുടുംബനാഥനെറ കയ്യിലാണ്‌. 
അതിനാല്‍ വൃദ്ധര്‍ക്ക്‌ കിട്ടേണ്ട ശ്രദ്ധയും 
സംരക്ഷണവും സ്വന്തം നിയ്ന്ത്രണപരിധി 
യില്‍ ആയിരുന്നു. എന്നാല്‍ ഭൂസ്വത്ത്‌ അധിക 
മില്ലാത്ത കുടുംബങ്ങളിലാകട്ടെ വൃദ്ധരുടെ 
സ്വാധീനം അല്‍പം കുറവായിരുന്നു. അവര്‍ക്ക്‌ 


സ്വന്തമായ വരുമാനമില്ലെന്നതുതന്നെ 
കാരണം. 
ഖ; 
കേരളത്തിലെ സാമ്പ്രദായിക 
കുടുംബം 


ദായ്ക്രമമനുസരിച്ച്‌ കേരളത്തിലെ 
കുടുംബങ്ങളെ മൂന്നായി തിരിക്കാം. മക്ക 


കേരളപഠഥനങ്ങള്‍ 5 


ത്തായം, മരുമക്കത്തായം, രണ്ടും ചേര്‍ന്നത്‌. 
1951ല്‍ ഇവ ഏകദേശം തുല്യ അനുപാതത്തി 
ലായിരുന്നു. മൂന്ന്‌ രീതിയനുസരിച്ചും സ്വത്ത്‌ 
കുടുംബത്തിന്‍െറ പൊതുവുടമയിലായി 
രുന്നു. സര്‍വ്വസമ്മതത്തോടെ മാത്രമെ സ്വത്ത്‌ 
വില്‍ക്കാന്‍ സാധിക്കുമായിരുന്നുള്ളു. 


മരുമക്കത്തായ സ്മ്പ്രദായമനുസരിച്ച്‌ 
സ്വത്ത്‌ സ്ത്രീകുടുംബാംഗങ്ങള്‍വഴി തലമുറ 
കൈമാറിവന്നു. സ്വത്ത്‌ വിഭജിക്കാതെ കുടും 
ബസ്വത്തായി തുടരുകയും കാരണവരുടെ 
പ്രമാണിത്തം ചോദ്യംചെയ്യപ്പെടാതെ നില്‍ക്കു 
കയും ചെയ്തു. വിവാഹിതകള്‍ വീടുമാറേണ്ട 
ആവശ്യം ഉണ്ടായിരുന്നില്ല. തലമുറകളായി 
വളര്‍ന്നു വേരുറച്ച ഈ സ്മ്്രദായത്തില്‍നിന്ന്‌ 
മക്കത്തായസ്്രദായത്തിലേക്ക്‌ മാറണമെന്ന 
മോഹമുദിച്ചത്‌ ഈ നൂറ്റാണ്ടിന്‍െറ തുഭക്കത്തി 
ലാണ്‌, "925 ആയപ്പോഴേക്കും പല നിയമ 
ങ്ങളും മരുമക്കത്തായ സമ്പ്രദായത്തെ ഉലച്ചു. 
മക്കത്തായത്തില്‍നിന്ന്‌ അണുകുടുംബ സ്ന്്ര 
ദായത്തിലേക്ക്‌ അടൂത്തകാലത്തുണ്ടായ മാറ്റം 
അവഗണിക്കാവുന്നതല്ലെങ്കിലും പരമ്പരാഗത 
മായ കുടുംബബന്ധങ്ങളാണ്‌, അല്‍പം 
അയഞ്ഞ രീതിയിലാണെങ്കിലും ഇന്നും നില 
വിലുള്ളത്‌. 


൧ 
കുടുംബ സംവിധാനത്തിലെ 
മാറ്റങ്ങള്‍ ൂ 


ജനന.മരണനിരക്കുകളിലെ ഗണ്യമായ 
ഇടിവുമൂലം കേരളീയ കുടുംബങ്ങളുടെ വലി 
പത്തിലും ഘടനയിലും താമസരീതികളിലും 
അംഗങ്ങളുടെ പങ്കിലും മാറ്റം വന്നിരിക്കുന്നു. 
ജനസാഖ്യാപരമായ ഈ മാറ്റങ്ങളോടൊപ്പം 
തൊഴില്‍പരമായമാറ്റം, ദേശാടനം, നഗര 
വല്‍ക്കരണം, സ്ത്രീകളുടെ തൊഴില്‍സ്ഥിതി 
യിലുള്ള മാറ്റം, വൈവാഹിക ജീവിതത്തിലെ 
തുല്യപങ്കാളിത്തം, കൂട്ടികളെ വളര്‍ത്തുന്ന 
തിലും അവരുടെ വിദ്യാഭ്യാസത്തിന്‍െറയും 
തൊഴിലിന്‍െറയും കാര്യത്തി ലുമുള്ള സ്ത്രീക 


27 


1 


ളുടെ പങ്ക്‌ വര്‍ദ്ധിച്ചത്‌ എന്നിവയും ശ്രദ്ധേയ 
മാണ്‌. വൃദ്ധജനതയുടെ സ്ഥിതിയില്‍ മാറ്റ 
ങ്ങള്‍ ഉളവാക്കാന്‍ ഇവ പ്രേരകമായിട്ടുണ്ട്‌. 
ജനനസമയത്തുള്ള ആയുര്‍സാദ്ധ്യത ഉയരുന്ന 
തിനുമുമ്പ്‌ പൌത്രന്‍മാരെയും പഈയത്രികളെയും 
കാണുവാന്‍ ദമ്പതികള്‍ ജീവിച്ചിരിക്കുമോ 
എന്ന്‌ സംശയമായിരുന്നു. . പ്രപാത്രനെ 
കാണാന്‍ കഴിഞ്ഞ മുത്തച്ഛനെ സ്വര്‍ണ്ണനാ 
ണ്യങ്ങള്‍കൊണ്ട്‌ അഭിഷേകം ചെയ്യുന്ന പതിവ്‌ 
ഇന്ത്യയിലെ സമ്പന്നര്‍ക്കിടയില്‍ ഉണ്ടായി 
രുന്നു. 60ഉം 84ഉം പിറന്നാളുകള്‍ കെങ്കേമ 
മായി ആഘോഷിക്കാറുമുണ്ടായിരുന്നു. 9845൦ 
വയസ്സില്‍ ആയിരത്തൊന്നു പൂര്‍ണ്ണചന്ദ്രന്‍ 
മാരെ കണ്ടിരിക്കും എന്നതായിരുന്നു ആ പിറ 
ന്നാളിന്‍െറ പ്രാധാന്യം. ഇന്ന്‌ ശരാശരിക്കണ 
ക്കുകള്‍ നോക്കിയാല്‍ ഒട്ടേറെ ആളുകള്‍ 
ഇതിലും എത്രയോ കൊല്ലങ്ങള്‍ ജീവിക്കു 


ന്നുണ്ട്‌. രണ്ടിലധികം തലമുറകളടങ്ങുന്ന 
കുടുംബങ്ങളുടെയും പൂത്രരും പൌത്രരും 
നന്നാവുന്നതുകണ്ട്‌ തൃപ്തിയടയുന്ന 


മൂത്തച്ഛന്‍മാരുടെയും മുത്തശ്ശിമാരുടെയും 
എണ്ണം കൂടിക്കൂടിവരുന്നു. 


കുട്ടികളുണ്ടാവണമെന്ന ആഗ്രഹം കേര 
ത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെ 
ങ്കിലും എണ്ണത്തിന്‍െറ കാര്യത്തില്‍ 
നിയന്ത്രണം കാണാം. ആദ്യത്തെയും അവസാ 
നത്തെയും സന്തതികള്‍ തമ്മിലുള്ള പ്രായവ്യ 
ത്യാസവും കുറഞ്ഞുവരുന്നു. 22 വയസ്സില്‍ 
വിവാഹിതയാവുന്ന സ്ത്രീ26 വയസ്സിനിടയ്ക്ക്‌ 
സന്തത്യുല്‍പാദനം പൂര്‍ത്തിയാക്കുകയും 
അങ്ങനെ ആയുര്‍സാദ്ധ്യതയായ 70 വയസ്സിനി 
ട്രയ്ക്ക്‌ 40ഓളംവര്‍ഷം കുട്ടികളോടൊത്ത്‌ 
ജീവിക്കുകയും ചെയ്യുന്നതാണ്‌ ഇപ്പോള്‍ കാ 
ണുന്നത്‌. 

ഈ മാറിയ ചൂറ്റുപാടിനു ചില പ്രശ്‌ന 
ങ്ങളുമുണ്ട്‌. ഇതിന്‍െറ ഫലമായി 
ഇളംതലമുറകള്‍ക്ക്‌ സാമ്പത്തികബുദ്ധിമൂട്ടു 
കളും മനശ്ശാസ്ത്രപരമായ സമ്മര്‍ദ്ദവും ഉണ്ടാ 
വുന്നു. ഇളംതലമുറയുടെ മോഹനിലവാരം 
കൂടുന്നതനുസരിച്ച്‌ ഈ പ്രശ്‌നങ്ങളും ഗുരുത 
രമാവുന്നു. മാതാപിതാക്കളോടും കുഞ്ഞുങ്ങ 


28 


ളോടുമുള്ള കടപ്പാടിനിടയില്‍ യുവദമ്പതികള്‍ 
വലയുന്നു. വാര്‍ദ്ധക്യകാലത്തു സംരക്ഷണം 
കിട്ടുമെന്ന പ്രതീക്ഷയില്‍ മാതാപിതാക്കള്‍ 
കൂട്ടികളുടെ വളര്‍ച്ചയ്ക്കും പുരോഗതിക്കും 
തങ്ങളുടെ വരുമാനത്തിന്‍െറ സിംഹഭാഗവും 
ചെലവാക്കുന്നു. എന്നാല്‍ ഈ പ്രതീക്ഷ 
അസ്ഥാനത്താകുമ്പോള്‍ - കൂട്ടികള്‍ സ്വന്തം 
പുരോഗതിക്കും തങ്ങളുടെ കൂട്ടികളെ വളര്‍ത്തു 
ന്നതിനും പണവും സമയവും അധികം ചെല 
വാക്കുമ്പോള്‍ - പ്രശ്‌നങ്ങള്‍ ഉണ്ടാവുന്നു. 


സമ്പന്ന കുടുംബങ്ങളിലെ ഇളം തലമു 
റക്കാര്‍ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി 
കേരളം വിട്ടാല്‍ മാതാപിതാക്കള്‍ക്ക്‌ ചെല 
വിന്‌ പണമയക്കുന്നുണ്ടെങ്കിലും ഏകാന്ത 
തയും വൈകാരികമായ നിരാശ്രയത്വവും 
വൃദ്ധരെ അലട്ടുന്നു. 


ഉയര്‍ന്ന വിവാഹപ്രായവും വിദ്യാഭ്യാസ 
യോഗ്യതയും ദാമ്പത്യത്തില്‍ സ്ത്രീപുരുഷസ 
മത്വം വര്‍ദ്ധിപ്പിച്ചിട്ടുണ്ട്‌. പണ്ട്‌ വിവാഹബന്ധ 
ങ്ങള്‍ തീരുമാനിച്ച്‌ ഉറപ്പിക്കുന്നത്‌ മൂതിര്‍ന്നവ 


രായിരുന്നു. സ്ത്രീകള്‍ പുരുഷന്‍മാരെ 
അപേക്ഷിച്ച്‌ വളരെ പ്രായംകുറഞ്ഞവരും 
വിദ്യാഭ്യാസം കുറഞ്ഞവരുമായിരുന്നു. 


എന്നാല്‍ ഉയര്‍ന്ന വിവാഹപ്രായം, വിദ്യാഭ്യാ 
സം എന്നിവ സ്ത്രീകളുടെ പങ്കും ചുമതല 
കളും മാറ്റിയെടുത്തു. സ്ത്രീകള്‍ സാമ്പത്തിക 
മായും കൂടുതല്‍ സ്വാശ്രയരായി. അതിനാല്‍ 
ദമ്പതികളെ പഴയമടിലുള്ള സാമൂഹികുചട്ട 
ക്കൂടുകളില്‍ ഒതുക്കുവാന്‍ വീട്ടിലെ മുതിര്‍ന്ന 
വര്‍ക്ക്‌ കഴിയാതായി. മുതിര്‍ന്നവര്‍ക്ക്‌ അവ 
രില്‍നിന്ന്‌ കിട്ടുന്ന ശ്രദ്ധ കുറയുന്നതിനും ഈ 
മാറ്റങ്ങള്‍ കാരണമായേക്കാം. 


ഇതിനര്‍ത്ഥം ചെറുപ്പക്കാര്‍ വൃദ്ധരോട്‌ 
തികഞ്ഞ അവഗണന കാണിക്കുമെന്നല്ല. 
എന്നാല്‍ വൃദ്ധരെ ശ്രദ്ധിക്കുവാന്‍ ചെറുപ്പ 
ക്കാര്‍ക്ക്‌ വിഷമം കൂടിവരും . ഇന്നും കുടും 
ബത്തിലെ മുതിര്‍ന്നവരുടെ ക്ഷേമം ശ്രദ്ധി 
ക്കല്‍ ചെറുപ്പക്കാരുടെ കടമ തന്നെയാണ്‌. 
അത്‌ തെറ്റിക്കുന്നവരെ സമുദായം ഒറ്റപ്പെടു. 
ത്തുകയും നിര്‍വ്വഹിക്കുന്നവരെ അംഗീകരിക്കു 
കയും ചെയ്യുന്നുണ്ട്‌. പക്ഷെ അതെല്ലാം 


കേരളപഠനങ്ങള്‍ 5 


ക്രമേണ അയഞ്ഞുവരികയാണ്‌. കുടുംബ 
ത്തിലെ ശ്രദ്ധാകേന്ദ്രസ്ഥാനത്തുനിന്ന്‌ കുട്ടി 
കള്‍ ക്രമേണവ്ൃദ്ധരെ പുറംതള്ളുകയാണ്‌. 


ഘ 
കുടുംബഘടന 


1981ല്‍ ഒരു ശരാശരി കേരളീയ കുടും 
ബത്തില്‍ 6 അംഗങ്ങളാണുണ്ടായിരുന്നത്‌ 
(അഖിലേന്ത്യാ 5.5). സ്ത്രീകളും പുരുഷന്‍ 
മാരും ഏതാണ്ട്‌ ഒരേപോലെ. അഖിലേന്ത്യാ 
തലത്തില്‍ 9 ശതമാനം കുടുംബങ്ങളുടെ 
നേതൃസ്ഥാനത്ത്‌ സ്ത്രീകളായിരുന്നുവെങ്കില്‍ 
കേരളത്തില്‍ ഇത്‌ 17 ശതമാനമായിരുന്നു. 
കുടുംബത്തില്‍ മുതിർന്നവരോ കുട്ടികളോ 
അതോ രണ്ടുവിഭാഗവുംതന്നെയോ അധികമാ 
യതുകൊണ്ടാണ്‌ കേരളത്തിലെ കുടുംബങ്ങ 
ളുടെ അധിക വലിപ്പം എന്ന്‌ തീര്‍ത്തുപറയാ 
നാവില്ല. എന്നാല്‍ കേരളത്തില്‍ സ്ത്രീ 
നേതൃത്വം ഉള്ള കുടുംബങ്ങളുടെ ആധിക്യ 
ത്തിനു കാരണം പൊതുവെ വൃദ്ധകളുടെ 
ഉയര്‍ന്ന അനുപാതമാണെന്ന്‌ പറയാം. 


വൃദ്ധരുള്‍പ്പെടെയുള്ള കുടുംബാംഗങ്ങ 
ളുടെ ജീവിത്രക്രമങ്ങളിലേക്കും നേതൃത്വത്തി 
൯െ൨ സ്വഭാവത്തിലേക്കും കുടുംബഘടന 
വെളിച്ചം വീശുന്നു. ആകെ കുടുംബങ്ങളില്‍ 
ഏകാംഗകുടുംബങ്ങളുടെ എണ്ണം തുച്ഛമാ 
ണ്‌. 1971ല്‍ പുരുഷനായക കുടുംബങ്ങളില്‍ 
2.2 ശതമാനവും സ്ത്രീനേതൃത്വമുള്ള കുടും 
ബങ്ങളില്‍ 8.9 ശതമാനവും മാത്രമെ ഏകാംഗ 
കുടുംബങ്ങളുണ്ടായിരുന്നുള്ളു. അഖിലേന്ത്യാ 
തലത്തില്‍ ഇവ 4.5 ശതമാനവും 26.5 ശത 
മാനവും ആയിരുന്നു. അതായത്‌ സ്ത്രീ നേതൃ 
ത്വമുള്ള കുടുംബങ്ങള്‍ അധികമാണെങ്കിലും 
ഒറ്റയ്ക്ക്‌ താമസിക്കുന്ന സ്ത്രീകള്‍ കേരള 
ത്തില്‍ താരതമ്യേന കുറവാണ്‌. 


വയസ്സനുസരിച്ചുള്ള കണക്കുകള്‍ പരി 
ശോധിച്ചാല്‍ ഒറ്റയ്ക്ക്‌ ജീവിക്കുന്ന വൃദ്ധരുടെ 
വിവരങ്ങള്‍ മനസ്സില്ലാക്കാം. പണ്ട്‌ ഒറ്റയ്ക്ക്‌ 
താമസിക്കുന്ന വൃദ്ധര്‍ തീരെ കുറവായിരുന്നു. 
1971ല്‍ 50 കഴിഞ്ഞ വൃദ്ധര്‍ തനിയെ താമ 
സിക്കുന്ന കുടുംബങ്ങള്‍ കേരളത്തിലെ ആകെ 
കുടുംബങ്ങളുടെ എണ്ണത്തിന്‍െറ 2 ശതമാന 
മായിരുന്നു. ഇന്ത്യയാകെ ഇത്‌ നാലു ശതമാ 
നമായിരുന്നു. ഏകാംഗ കുടുംബങ്ങളില്‍ മിക്ക 
പേരും 50ല്‍ താഴെ പ്രായമുള്ളവരായിരുന്നു. 
നഗരവല്‍ക്കരണത്തിന്‍െറ ഫലമായി കുടുംബ 
ങ്ങള്‍ ശിഥിലമായതാവാം ഇതിനു കാരണം. 


1971ല്‍ രണ്ടു ശതമാനത്തില്‍ താഴെ 
കേരളീയകുടുംബങ്ങളില്‍ കുടുംബനാഥന്‍െറ 
അമ്മയോ , അച്ഛനോ അംഗമായിരുന്നു. 
ആശ്രിതനായ അച്ഛനോ ആശ്രിതയായ 
അമ്മയോ കൂടുംബനാഥനാ(യായി എണ്ണപ്പെ 
ടടതാവാം ആശ്രിതമാതാപിതാക്കളുടെ ഈ 
കുറഞ്ഞ നിരക്കിന്‌ കാരണം. 1971ല്‍ പൂരു 
ഷന്‍ നാഥനായുള്ള കുടുംബങ്ങളില്‍ 89 ശത 
മാനത്തിലും കുടുംബനാഥന്‍െറ ഭാര്യ കൂടും 
ബത്തിലെ അംഗമായിരുന്നു. അതേസമയം 
സ്ത്രീ നേതൃത്വം വഹിച്ച കുടുംബങ്ങളില്‍ ഏഴ്‌ 
ശതമാനത്തില്‍ മാത്രമേ ഭര്‍ത്താവ്‌ അംഗമാ 
യിരൂന്നുള്ളു. വിവാഹിതരായ മക്കള്‍ കൂടെ 
ജീവിച്ചിരുന്നത്‌ കൂടുതലും അമ്മ ഗൃഹനാഥ 
യായുള്ള കുടുംബങ്ങളിലായിരുന്നു."* 


നാമാല്‌ 
പെന്‍ഷന്‍പദ്ധതികള്‍ 


നേരത്തെ പചൂണ്ടിക്കാണിച്ചതുപോലെ 
കീഴ്വഴക്കമനുസരിച്ച്‌ ഇന്ത്യയില്‍ വൃദ്ധസം 
രക്ഷണം ഇളമുറക്കാരുടെ ചുമതലയാണ്‌. 
എങ്കിലും മാറിവരുന്ന സാഹചര്യത്തില്‍ 
സാമൂഹ്ൃസുരക്ഷഠനടപടികളുടെ ആവശ്യം 
സംസ്ഥാനതലത്തിലും അഖിലേന്ത്യാതല 
ത്തിലും ഇപ്പോള്‍ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്‌. 


18 ഇന്ത്യാ സര്‍ക്കാര്‍, റജിസ്ട്രാര്‍ - ജനറല്‍, സ്വെരീസ്സ്പ്‌ ഒഫ്‌ കുന്ത്യ 79777, സ്ീമിമ്പ്‌ 9, മകരള, ഭാഗം 7 സി 
൫). ക്ബാഷ്യത്രി ആര്ഡ്‌ കശ്ച്ചറതമ്‌ ടേബിശീസ്‌ (ന്യൂദല്‍ഹി : കണ്‍ട്രോളര്‍ ഒഫ്‌ പബ്ലിക്കേഷന്‍സ്‌, 1979) 


കേരളപഠഥനങ്ങള്‍ 5 


1 
വിവിധയിനം പെന്‍ഷന്‍ 
പദ്ധതികള്‍ 


1952ല്‍ അഖിലേന്ത്യാതലത്തില്‍ 
പ്രോവിഡന്‍റ്‌ ഫണ്ട്‌ നിലവില്‍ വന്നു. പക്ഷെ 
ഇതിന്‍െറ വ്യാപ്തി ചില തൊഴില്‍ശാലകളി 
ലെയും വ്യാപാരസ്ഥാപനങ്ങളിലെയും 
തൊഴിലാളികളില്‍ ഒതുങ്ങിനിന്നിരുന്നു. അടു 
ത്തകാലങ്ങളിലായി കുടുംബപെന്‍ഷന്‍ഫണ്ട്‌ 
പോലുള്ള മറ്റ്‌ പദ്ധതികളിലൂടെ ഇതിന്‍െറ 
വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്‌. 1957 മുതല്‍ 16 
സംസ്ഥാനങ്ങളില്‍ വൃദ്ധക്ഷേമനടപടികള്‍ 
കേന്ദ്രസഹായത്തോടെ നടപ്പാക്കുന്നുണ്ട്‌. കേര 
ഉത്തില്‍ ആദ്യമായി 1967ലാണ്‌ നിരാലംബ 
രായ വൃദ്ധര്‍ക്കും വിധവകള്‍ക്കും വിവാഹ 
മോചിതരായ സ്ത്രീകള്‍ക്കും വികലാം 
ഗര്‍ക്കുംവേണ്ടി പെന്‍ഷന്‍പദ്ധതി നടപ്പിലാക്കി 
യത്‌. 86 വയസ്സിന്‌ മീതെയുള്ളവരും കുറഞ്ഞത്‌ 
രണ്ടുവര്‍ഷമെങ്കിലും സംസ്ഥാനത്ത്‌ താമസി 
ക്കുന്നവരുമായ കുറഞ്ഞവരുമാനക്കാര്‍ക്ക്‌, 20 
വയസ്സിന്‌ മേല്‍ പ്രായമുള്ള ബന്ധുക്കളില്ലെ 
കില്‍ ഈ പദ്ധതിയനുസരിച്ച്‌ പെന്‍ഷന്‍ ലഭി 
ക്കുന്നു, 


തൊഴിലനുസരിച്ച്‌ വിവിധ പെന്‍ഷന്‍ 
പദ്ധതികളും ഇന്ന്‌ നിലവില്‍ വന്നിരിക്കുന്നു. 
1880ല്‍ നടപ്പിലാക്കിയ കാര്‍ഷികത്തൊഴി 
ലാളി പെന്‍ഷന്‍പദ്ധതി തൊഴിലില്ലായ്മ, 
രോഗം, വാര്‍ദ്ധക്യം എന്നിവക്കെതിരെ കര്‍ഷ 
കത്തൊഴിലാളികളെ ഒരു പരിധിവരെ 
സംരക്ഷിക്കുന്നു. കുടുംബത്തിന്‍െറ വാര്‍ഷിക 
വരുമാനം 1500 രൂപ (1990ല്‍)യില്‍ കവിയാ 
ത്തതും കേരളത്തില്‍ 10 വര്‍ഷമെങ്കിലും 
തുടര്‍ച്ചയായി താമസിക്കുന്നതുമായ 60 
കഴിഞ്ഞ കാര്‍ഷികത്തൊഴി ലാളികളാണ്‌ ഈ 
പദ്ധതിയുടെ ഗുണഭോക്താക്കള്‍, വൃദ്ധക്ഷേ 
മഡ്ഥാപനങ്ങളില്‍ പാര്‍ക്കുന്നവരും മറ്റ്‌ പദ്ധ 
തികളനുസരിച്ച്‌ സഹായം ലഭിക്കുന്നവരും 
ഇതിന്‌ അര്‍ഹരല്ല. തോട്ടംതൊഴിലാളി 
കള്‍ക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭി 
ക്കുകയില്ല. 


1970ല്‍ കള്ളുചെത്തുതൊഴിലാളിക 
ളുടെ ക്ഷേമത്തിനായി സ്ഥാപിച്ച ക്ഷേമ 
ബോര്‍ഡ്‌ ഷോപ്പ്‌ കോണ്‍ട്രാക്ടര്‍മാരില്‍നി 
ന്നും റ്രീൊവിഡന്‍റ്‌ ഫണ്ടും ഗ്രാറ്റുവിറ്റി 
തുകയും പിരിച്ച്‌ ചെത്തുതൊഴിലാളികള്‍ക്ക്‌ 
പെന്‍ഷന്‍ നല്‍കുന്നു. 


മല്‍സ്യത്തൊഴി ലാളികള്‍ക്കും കയര്‍തൊ 
ഴിലാളികള്‍ക്കും കൈത്തറിതൊഴിലാളികള്‍ 
ക്കും വേണ്ടിയുള്ള ഫണ്ടിലേക്ക്‌ തൊഴിലാളി 
കളില്‍ നിന്ന്‌ തന്നെ ഗഡുക്കള്‍ പിരിച്ച്‌, 
സംസ്ഥാന സര്‍ക്കാര്‍ അതിന്‍െറ ഇരട്ടി സംഭാ 
വന ചെയ്യുന്നു. തൊഴിലൂടമകളും അവരുടെ 
വാര്‍ഷിക വില്‍പന അനുസരിച്ച്‌ ഫണ്ടിലേക്ക്‌ 
പണമടയ്ക്കണം. 12 ലക്ഷത്തോളം തൊഴിലാ 
ഭളികള്‍ക്ക്‌ ഇതിന്‍െറ പ്രയോജനം ലഭിക്കു 


ന്നുണ്ട്‌. 


ഖ; 
പെന്‍ഷന്‍കാരും സാമൂഹ്യ 
സുരക്ഷാ ഏര്‍പ്പാടുകളും 


1981ല്‍ കേരളത്തി ലുണ്ടായിരുന്ന 80 
ലക്ഷം തൊഴിലാളികളില്‍ അസംഘടിതമേഖ 
ലയിലെ 58 ലക്ഷം തൊഴിലാളികളും ഒരു 
സാമൂഹ്യസുരക്ഷാപദ്ധതിയിലും പെടാത്തവ 
രായിരുന്നു. ഇതില്‍ 19 ലക്ഷം കാര്‍ഷികത്തൊ 
ഴിലാളികളുണ്ട്‌. 1985.88 ആയപ്പോഴേക്കും 
കാര്‍ഷികത്തൊഴി ലാളികളില്‍ ഒമ്പത്‌ ശതമാ 
നംപേര്‍ക്ക്‌ കാര്‍ഷിക പെന്‍ഷന്‍ പദ്ധതിയുടെ 
പ്രയോജനം സിദ്ധിച്ചിരുന്നു. 


1986.86ല്‍ 1.8 ലക്ഷം സര്‍ക്കാര്‍ജീവന 
ക്കാര്‍ക്കും 2.8 ലക്ഷം കാര്‍ഷികത്തൊഴിലാ 
ളികള്‍ക്കും 0.5 ലക്ഷം അഗതികള്‍ക്കും 
സംസ്ഥാനപെന്‍ഷന്‍ കൊടുത്തിരുന്നു. വരും 
കൊല്ലങ്ങളില്‍ റിട്ടയര്‍ ചെയ്യുന്നവരുടെ എണ്ണം 
കുണക്കാക്കാന്‍വേണ്ടുന്ന, പ്രായമനുസരി 
ച്ചുള്ള കണക്കുകള്‍ (വിവിധ പെന്‍ഷനുകള്‍ക്ക്‌ 
അര്‍ഹരായവരുടെ) ലഭ്യമല്ല. ഏതായാലും 
സര്‍ക്കാര്‍ജീവനക്കാരെക്കുറിച്ചുള്ള ഒരു പഠന 
മനുസരിച്ച്‌ എല്ലാ അയ്യഞ്ചു കൊല്ലത്തിലും 


ക്രേളപഠഥനങ്ങള്‍ 5 


ി 


പെന്‍ഷന്‍കാരുടെ എണ്ണം 20 ശതമാനം 
വര്‍ദ്ധിക്കുമത്രെ. 


പെന്‍ഷന്‍കാരില്‍ സ്ത്രീകളെത്ര, പുരു 
സന്‍മാരെത്ര എന്ന കണക്കുകള്‍ സര്‍ക്കാരില്‍ 
നിന്ന്‌ കിട്ടിയിട്ടില്ലെങ്കിലും കാര്‍ഷികത്തൊഴി 
ലാളികള്‍ക്കിടയില്‍ നടത്തിയ പഠനത്തില്‍, 
പെന്‍ഷന്‍കാരില്‍ 25 ശതമാനം സ്ത്രീകളായി 
രുന്നുവെന്നു കണ്ടു. കേരളത്തിലെ കാര്‍ഷിക 
ത്തൊഴിലാളികളില്‍ 41 ശതമാനം സ്ത്രീകളാ 
യിരുന്നപ്പോഴാണിത്‌. ഇതിന്‌ കാരണമെ 
ന്താവാം? പെന്‍ഷന്‍ പദ്ധതികളെ കുറിച്ചുള്ള 
അജ്ഞത, ഭര്‍ത്താവും പെന്‍ഷന്‍ അര്‍ഹനാ 
യതിനാല്‍ ഭാര്യയുടെ അപേക്ഷ നിരസിക്കപ്പെ 
ടുക എന്നിവയാവണം. 


ഗ. 
പെന്‍ഷന്‍ - 
ഗുണങ്ങളും ചെലവും 


1987ല്‍ ഒരു സര്‍ക്കാര്‍ ജീവനക്കാരന്‍ 
കിട്ടിയിരുന്ന പരമാവധി പെന്‍ഷന്‍ 1780 രൂപ 
ആയിരുന്നപ്പോള്‍, കാര്‍ഷികുത്തൊഴിലാളിക്ക്‌ 
80 രൂപയും അഗതിക്ക്‌ 50 രൂപയുമായിരുന്നു. 
കാര്‍ഷികത്തൊഴിലാളിക്കും അഗതികള്‍ക്കും 
ഇപ്പോള്‍ കിട്ടുന്നത്‌ ഒരു പുരുഷകര്‍ഷകത്തൊ 
ഴിലാളിയുടെ രണ്ട്‌ ദിവസത്തെ വേതനത്തുക 
യാണ്‌. ഇത്‌ താരതമ്യേന തുച്ഛമായ സഖ്യ 
യാണെങ്കിലും, പൊതുവിതരണസ്മ്പ്രദായ 
ത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങള്‍, പഞ്ചസാര, ഭക്ഷ്യ 
എണ്ണ, മണ്ണെണ്ണ എന്നിവ വിപണിവിലയേ 
ക്കാള്‍ വളരെ കുറച്ചുകിട്ടുന്നുണ്ട്‌ എന്നത്‌ 
ഓര്‍മ്മിക്കേണ്ടതുണ്ട്‌. അറുപതു കഴിഞ്ഞ ഒരാ 
ളുടെ ആഹാരാവശ്യങ്ങള്‍, പ്രത്യേകിച്ച്‌ തൊഴി 
ലൊന്നും ചെയ്യാതിരിക്കുമ്പോള്‍, പരിമിതമാ 
യതിനാല്‍ ഈ ആനുകൂല്യങ്ങള്‍ പ്രാഥമിക 
ഭക്ഷ്യആവശ്യങ്ങള്‍ നിറവേറ്റാന്‍ പര്യാപ്തമാ 
ണ്‌. പക്ഷെ ഒറ്റയ്ക്ക്‌ താമസിക്കുന്ന ഒരു 
പെന്‍ഷന്‍കാരന്‌ വീട്ടുവാടക തുടങ്ങിയ ആവ 


ശ്യങ്ങള്‍ക്ക്‌ വേറെ വരുമാനമാര്‍ഗ്ഗം കാണേ 
ണ്ടിവരും. കുടുംബത്തോടൊപ്പം കഴിയുന്ന 
പെന്‍ഷന്‍കാര്‍ക്ക്‌ അയാള്‍/ അവള്‍ പെന്‍ഷന്‍ 
പറ്റുന്നുണ്ടെന്നതുതന്നെ സ്വീകാര്യത വര്‍ദ്ധിപ്പി 
ക്കുന്നു. 


1987-8ല്‍ കേരളത്തിലെ മൊത്തം 
സാമൂഹ്യസുരക്ഷാച്ചെലവ്‌ 22.6 കോടി ആയി 
രുന്നു. അതില്‍ 20.9 കോടിയും പെന്‍ഷന്‍ 
വേണ്ടി ആയിരുന്നു. പക്ഷെ, ഇതില്‍ 80 ശത 
മാനവും 2 ലക്ഷത്തില്‍പ്പരംവരുന്ന സര്‍ക്കാര്‍ 
ജീവനക്കാരുടെ പെന്‍ഷന്‍ ചെലവുകളാണ്‌. 
ബാക്കി 20 ശതമാനം മാത്രമേ 2.6 ലക്ഷ 
ത്തോളംവരുന്ന കാര്‍ഷികപെന്‍ഷന്‍കാര്‍ക്കും 
അഗതികള്‍ക്കും തൊഴില്‍രഹിതര്‍ക്കും മറ്റു 
പെന്‍ഷന്‍കാര്‍ക്കും ലഭിച്ചിരുന്നുള്ളു"” ഒരു 
കാര്‍ഷികുത്തൊഴിലാളിയുടെ ശരാശരി 
പെന്‍ഷന്‍െറ 14 ഇരട്ടിയോളമാണ്‌ സര്‍ക്കാര്‍ 
ജീവനക്കാരന്‍െറ ശരാശരി പെന്‍ഷന്‍, 
198182 മുതല്‍ 87.88 വരെയുള്ള കാലയള 
വില്‍ സര്‍ക്കാര്‍ജീവനക്കാരുടെ 
പെന്‍ഷനുവേണ്ടിയുള്ള ചെലവ്‌ നാല്‌ മടങ്ങ്‌ 
കൂടിയപ്പോള്‍ കാര്‍ഷികുത്തൊഴിലാളികളുടേത്‌ 
ുരട്ടിച്ചതേയുള്ളു. 


അഞ്ച്‌ 
ആരോഗ്യക്ഷേമപദ്ധതികള്‍ 


കേരളത്തിലെ വൃദ്ധസംഖ്യ കൂടുന്നതിന്‌ 
അനുസരിച്ച്‌ ആരോഗ്യരക്ഷാസംവിധാനം 
അവര്‍ക്ക്‌ ഉതകുന്നുണ്ടോ എന്ന്‌ പരിശോധി 
ക്കേണ്ടതുണ്ട്‌. ആരോഗ്യരക്ഷാസാകര്യങ്ങളു 
ടെയും ആരോഗ്യഇന്‍ഷുറന്‍സിന്‍െറയും 
ലഭ്യത. വരുമാന വിദ്യാഭ്യാസ നിലവാരങ്ങള്‍, 
ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്‌ 
എന്നിവയെ ആശ്രയിച്ചിരിക്കും ആരോഗ്യക്ഷേ 
മത്തിനുള്ള ചോദനം. 


198 കേരള സര്‍ക്കാര്‍, ഖെജ്ററ്‌ കര്‌ (ഫ്‌ 7969൭ ത്രിരുവനന്തപുരം സര്‍ക്കാര്‍ പ്രസ്സ്‌, 1988) 


കേരളപഠഥനങ്ങള്‍ 5 


30 


ക. 
ആരോഗ്യരക്ഷാ 
സംവിധാനത്തിന്‍െറ വ്യാപ്തി 


കേരളത്തിലെ ആരോഗ്യരക്ഷാസംവിധാ 
നത്തിന്‍െറ പ്രത്യേകതകള്‍ പരിശോധിക്കാം. 
ആളോഹരിവരുമാനം കുറവാണെങ്കിലും 
' കുറഞ്ഞ ശിശുമരണനിരക്കും ഉയര്‍ന്ന 
ആയുര്‍സാദ്ധ്യതയും കേരളത്തിന്‍െറ പ്രത്യേക 
തകളാണ്‌ എന്നു നാം കണ്ടു. ഗതാഗത 
സൌകര്യം താരതമ്യേന മെച്ചമായതിനാല്‍ 
ആരോഗ്യകേന്ദ്രങ്ങള്‍ 'അകലെ" അല്ലാതായിരി 
ക്കുന്നു. ഉയര്‍ന്ന സാക്ഷരതയും (പ്രത്യകിച്ച്‌, 
ഉയര്‍ന്ന സ്ത്രീസാക്ഷരത) വിദ്യാഭ്യാസത്തിനും 
പൊതുജനാരോഗ്യത്തിനും നല്‍കിയ നയപര 
മായ പ്രാധാന്യവും പൊതുസംവിധാനം ഉപ 
യോഗിക്കുവാനുള്ള അവകാശത്തെക്കുറി 
ച്ചുള്ള ദരിദ്രഗ്രാമീണരുടെ ബോധവും ആരോ 
ഗ്യരക്ഷഠ സംവിധാനം കൂടുതല്‍ പ്രയോജന 
പ്പെടുത്തുന്നതിന്‌ സഹായകമായിട്ടുണ്ട്‌. 


പാശ്ചാത്യവൈദ്യവും ഹോമിയോപ്പതി, 
ആയുര്‍വ്വേദം എന്നീ വൈദ്യസ്മയപ്രദായങ്ങളും 
ഉപയോഗിക്കുന്ന ആരോഗ്യകേന്ദ്രങ്ങളുടെ 
ശ്യംഖല കേരളത്തി ലുണ്ട്‌. ഇത്‌ ആരോഗ്യസം 
വിധാനത്തിന്‍െറ വ്യാപ്തി വര്‍ദ്ധിപ്പിക്കുന്ന 
തിന്‌ സഹായിച്ചിടുണ്ട്‌. ജനസംഖ്യയുടെ 80 
ശതമാനവും ആരോഗ്യസംവിധാനം ഉപയോ 
ഗപ്പെടുത്തുന്നുവെന്നും അവരില്‍ ബഹുഭൂരി 
പക്ഷവും (ഏതാണ്ട്‌ 80 ശതമാനത്തോളംപേര്‍) 
പഠശ്ചാത്യവൈദ്യമാണ്‌ സ്വീകരിക്കുന്ന 
എന്നും കേരള വാട്ടര്‍ അതോറിറ്റി 1989ല്‍ 
നടത്തിയ ഒരു പഠനത്തില്‍ കണ്ടു. 


ചം 
ആരോഗ്യരക്ഷാ സംവിധാനത്തിലെ 


ഡ്രത്യേകിച്ചും വൃദ്ധര്‍ അധികമുള്ള ഇടങ്ങ 
ളില്‍) പ്രധാന കണ്ണിയാണ്‌ പ്രാഥമിക ആരോ 
ഗ്യകേനനദ്രങ്ങള്‍. ഈ കേന്ദ്രങ്ങള്‍ അവിടെ 
വരുന്ന എല്ലാരോഗികളെയും ചികില്‍സിക്കു 
കയും പരിധിയിലുള്ള സ്ഥലവാസികളുടെ 


ആരോഗ്യത്തിന്‌ പുമതലപ്പെട്ടിരിക്കുകയും 
ചെയ്യുന്നു. അഞ്ചാം പഞ്ചവല്‍സര പദ്ധതി 
യുടെ ലക്ഷ്യങ്ങളിലൊന്ന്‌ 30000 ജനങ്ങള്‍ക്ക്‌ 
ഒരു പ്രാഥമിക ആരോഗ്യകേന്ദ്രം എന്നതായി 
രുന്നു. അതായത്‌ ഓരോ പഞ്ചായത്തിലും 
ഓരോ കേന്ദ്രം. കേരളത്തില്‍ 1983ല്‍ 180 
കേന്ദ്രങ്ങളുണ്ടായിരുന്നത്‌ 1988 ആയപ്പോ 
ഴേക്കും 580 ആയി. ഓരോ കേന്ദ്രത്തിലും 
രണ്ട്‌ ഡോക്ടര്‍മാരാണ്‌ ഉണ്ടാവുക. നഗര.ഗ്രാമ 
വ്യത്യാസം ഏറെ ഇല്ലാത്തതിനാല്‍ പൊതുവെ 
ഡോക്ടര്‍മാര്‍ക്ക്‌ ഗ്രാമങ്ങളിലെ കേന്ദ്രങ്ങളില്‍ 
ജോലിയെടുക്കാന്‍ സമ്മതവുമാണ്‌. 1980നു 
മുമ്പ്‌ കിടത്തി ചികില്‍സിക്കുന്നതിനുള്ള 
സൌകര്യം വര്‍ദ്ധിപ്പിക്കുവാന്‍ ആയിരുന്നു 
ശ്രമം. സര്‍ക്കാര്‍ ആശുപ്ര്രികളിലെ കിടക്കക 
ളുടെ എണ്ണം 1961.62ലെ 14000ത്തില്‍ നിന്ന്‌ 
1981.82ല്‍ 32000 ആയി വര്‍ദ്ധിച്ചു. ഒരു 
ലക്ഷം ആളുകള്‍ക്ക്‌ 120 കിടക്ക എന്നതാണ്‌ 
തോത്‌.” എന്നാല്‍ വാര്‍ദ്ധക്യസഹജമായ 
രോഗങ്ങള്‍ ചികില്‍സിക്കാന്‍ അവ പര്യാപ്ത 
മാണോ എന്ന്‌ നിശ്ചയമില്ല. മാത്രമല്ല, ചി 
കില്‍സാസാകര്യങ്ങളുടെ മേലുള്ള വര്‍ദ്ധിച്ച 
സമ്മര്‍ദ്ദം കാരണം വൃദ്ധരായ മാറാരോഗികളെ 
ആശുപത്രികളില്‍നിന്ന്‌ വീട്ടിലേക്ക്‌ പറഞ്ഞയ 
ക്കുകയും പതിവാണ്‌. വൃദ്ധരുടെ ഇടയിലുള്ള 
രോഗങ്ങളെക്കുറിച്ച്‌ പ്രത്യേക സ്ഥിതിവിവര 
ക്കണക്കുകള്‍ ലഭ്യമല്ല എന്നത്‌ ഇവിടെ ചൂണ്ടി 
കാട്ടേണ്ടതുണ്ട്‌. 


ഖ; 
ആരോഗ്യരക്ഷാ സംവിധാനം 
- വെല്ലുവിളികള്‍ 


ആശുപ്ത്രിക്കിടക്കകളുടെയും ഡോക്ടര്‍ 
മാരുടെയും പകുതിയിലധികം സ്വകാര്യമേഖ 
ലയിലാണ്‌. ആരോഗ്യത്തിനുവേണ്ടിയുള്ള 
സര്‍ക്കാര്‍ ചെലവ്‌ ആഭ്യന്തരവരുമാനത്തിന്‍െറ 
ഒന്ന്‌, രണ്ട്‌ ശതമാനം മാത്രമായിരുന്നു. വ്യക്തി 
പരമായ ചെലവ്‌ ഇതിന്‍െറ ഇരട്ടിയോളമുണ്ടാ 


20 കേരള സര്‍ക്കാര്‍, ഡയറക്ടറേറ്റ്‌ ഒഫ്‌ ഹെല്‍ത്ത്‌ സര്‍വീസസ്‌ 


32 


ക്രേളപഠനങ്ങള്‍ 5 


വണം. ആകെ ചെലവ്‌ ലോകാരോഗ്യസംഘ 
ടന നിര്‍ദ്ദേശിച്ച അഞ്ചു ശതമാനത്തിന്‌ അടു 
ത്തുവരും. ഭാവിയിലെ വെല്ലുവിളികളെ 
കുറിച്ച്‌ മനസ്സിലാകണമെങ്കില്‍ ഡോക്ടര്‍മാ 
രുടെ എണ്ണം, ചികില്‍സാ സേവനങ്ങളില്‍ ആവ 
ശ്യമായ മാറ്റം, അതിനുള്ള പണം കണ്ടെത്തു 
വാനുള്ള സാദ്ധ്യതകള്‍ എന്നിവ കണക്കിലെ 
ടൂക്കണം. 


1986-2026കാലത്ത്‌ ഡോക്ടര്‍മാരുടെ 
എണ്ണത്തിലുള്ള വര്‍ദ്ധനവ്‌ ജനസാഖ്യാവ 
ഉര്‍ച്ചനിരക്കിനേക്കാള്‍ അധികമായിരിക്കും 
എന്ന്‌ പ്രതീക്ഷിക്കപ്പെടുന്നു. 2500 ആള്‍ക്കാര്‍ 
ക്ക്‌ ഒരു ഡോക്ടര്‍ എന്ന 1986 ലെ നിലയില്‍ 
നിന്ന്‌ 2006ല്‍ 1500ഉം 2026ല്‍ 1200ഉം ആയി 
മെച്ചപ്പെടുമെങ്കിലും വികസിതരാജ്യങ്ങളു 
മായി ഇത്‌ താരതമ്യം ചെയ്യുക വയ്യ. 


ഡോക്ടര്‍മാരുടെ എണ്ണം വര്‍ദ്ധിക്കുന്ന 
തിന്‌ അനുസരിച്ച്‌ സര്‍ക്കാര്‍മേഖലയില്‍ 
ജോലിസാദ്ധ്യതകള്‍ അധികമാവാത്ത സ്ഥി 
തിക്ക്‌ അവരില്‍ പലരും സ്വകാര്യമേഖലയി 
ലേക്ക്‌ തിരിയും. ഇതിന്‍െറ ഫലമായി 
സര്‍ക്കാര്‍ ആശുപത്രികളില്‍ ഡോക്ടര്‍മാരുടെ 
സംഖ്യയില്‍ ആപേക്ഷികമായ കുറവ്‌ അനുഭ 
വപ്പെടും. ചികില്‍സാനിലവാരത്തിലൂം ഇടി 
വൂണ്ടാവും. യഥാവിധി പരിശീലനംനേടിയ 
മറ്റ്‌ ആരോഗ്യപ്രവര്‍ത്തകരും (നഴ്‌സ്‌.ടെക്നീ 
ഷ്യന്‍) കേരളത്തില്‍ വേണ്ടത്രയില്ല. ഗള്‍ഫ്‌ 
നാടുകളിലും അമേരിക്കയിലും ഇവരെ ഏറെ 
ആവശ്യമുള്ളതിനാല്‍ പരിശീലനം ലഭിച്ചവര്‍ 
അവിടങ്ങളിലേക്ക്‌ കുടിയേറും. നഴ്‌സുമാരുടെ 
കുറവും ഡോക്ടര്‍മാരുടെ ആപേക്ഷികമായ 
ആധിക്യവുമായിരിക്കും ഫലം. 


സമുദായത്തിലെ പ്രായഘടന, അതിന്‌ 
അനുസൃതമായ രോഗാതുരത, ചികില്‍സാ 
ആവശ്യകത, ചികില്‍സാസായകര്യം പ്രയോജ 
നപ്പെടുത്തുന്നതിനുള്ള സാമ്പത്തികശേഷി 
എന്നീഘടകങ്ങള്‍ ആരോഗ്യരക്ഷയ്ക്കുള്ള 
'ചോദനത്തെ സ്വാധീനിക്കുന്നു. പ്രായമുള്ളവ 
രൂടെ എണ്ണം കൂടുന്നതിന്‌ അനുസരിച്ച്‌ 
ആസ്തമ, വാതം, രക്തസമ്മര്‍ദ്ദം, ഹൃദ്രോഗ 
്ങള്‍, അര്‍ബ്ബുദം എന്നിവകൊണ്ട്‌ ബുദ്ധിമുട്ടു 


കേരളപഠനങ്ങള്‍ 5 


ന്നവരുടെ എണ്ണവും കൂടും. ഇത്‌ കണക്കിലെ 
ടൂത്ത്‌ രോഗനി, ഉപകരണങ്ങള്‍, ആശു 
പത്രികള്‍, ചികിത്$്‌സാസയകര്യങ്ങള്‍ എന്നിവ 
വര്‍ദ്ധിച്ചേ തീരു. ദാരിദ്്യത്തില്‍ നിന്നും 
വാര്‍ദ്ധക്യത്തില്‍നിന്നും ഉളവാകുന്ന രോഗങ്ങ 
ളാവും ഭാവികേരളത്തില്‍ കൂടുതല്‍ കാണാന്‍ 
കഴിയുക. ആധുനികവൈദ്ൃശാസ്ത്രത്തിന്‍െറ 
ഗുണങ്ങള്‍ മനസ്സി ലാക്കിയിട്ടുള്ള ജനങ്ങള്‍ 
മെച്ചപ്പെട്ട സൌകര്യങ്ങള്‍ ലഭിക്കണമെന്ന കാ 
ര്ൃത്തില്‍ നിര്‍ബ്ബന്ധവും കാണിക്കും. മൊത്തം 
സാമൂഹ്യച്ചെലവുകളില്‍ ആരോഗ്യരക്ഷയ്ക്കു 
വേണ്ടി ചെലവാക്കിയത്‌ 1960-61ല്‍ 
21 ശതമാനമായിരുന്നത്‌ 1980.91ല്‍ 13 ശത 
മാനമായി കുറഞ്ഞുവെങ്കിലും 1985.86ല്‍ 
അത്‌ 15 ശതമാനമായി കൂടിയിട്ടുണ്ട്‌. ഇത്‌ 
അഖിലേന്ത്യാ നിലവാരവുമായി തട്ടിച്ചുനോ 
ക്കിയാല്‍ തൃപ്തികരമാണ്‌. പക്ഷെ കേരള 
ത്തിലെ മൊത്തം ആരോഗ്യരക്ഷാചെലവുക 
ഭില്‍ മൂന്നില്‍ രണ്ടുഭാഗവും സ്വകാര്യമേഖല 
യിലാണെന്നത്‌ പ്രസ്താവ്യമാണ്‌. 


ആരോഗ്യരക്ഷയ്ക്കായി വന്‍തുകകള്‍ 
ചെലവാക്കേണ്ടിവരും എന്ന വസ്തുത പൊതു 
ജനങ്ങള്‍ക്ക്‌ എന്നും ഒരു ഭീഷണിയാണ്‌. അന്ത്യ 
കാലത്തുണ്ടാവുന്ന രോഗങ്ങള്‍ക്കുള്ള ദീര്‍ഘ 
കാലശുശ്രൂഷ ചെലവേറിയതാണെന്ന കാര്യം 
വൃദ്ധരെ അലട്ടുന്നു. ഇന്നത്തെ 
ആരോഗ്യരക്ഷാകേന്ദ്രങ്ങള്‍ ദീര്‍ഘകാല ശുശ്രൂ 
ഷയ്ക്ക്‌ സജ്ജമല്ല. താഴ്ന്നതും ഇടത്തരവും 
വരുമാനക്കാരായ വൃദ്ധര്‍ അതുകൊണ്ട്‌ 
ചികില്‍സയേ വേണ്ടെന്നുവയ്ക്കുന്നുമുണ്ട്‌. 


ആരോഗ്യരക്ഷാകേന്ദ്രങ്ങളിലെ ചികില്‍ 
സയുടെ മേന്‍മയെക്കുറിച്ച്‌ അധികം എഴുതു 
ന്നില്ല, കേരളത്തിലെ മിക്ക ആശുപത്രികളും 
ഹ്രസ്വകാലചികില്‍സ ഉദ്ദേശിച്ചുള്ളവയാണ്‌. 


വൃദ്ധരുടെ എണ്ണവും വാര്‍ദ്ധകൃഫലമാ 
യുള്ള രോഗങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന പ 
ശ്ചാത്തലത്തില്‍ ചെലവേറിയ ചികില്‍സാ 
സംവിധാനം കൂടുതല്‍ ആവശ്യമായി വരിക 
യാണ്‌. ഇന്നത്തെ പ്രവണതകള്‍ 
സ്വകാര്യമേഖലയാണ്‌ ഈ രംഗത്തേക്ക്‌ കൂ 
ടൂതല്‍ കടന്നുവരിക. ഇത്‌ കൂടുംബബജറ്റിനെ 


പ്രകാരം 


33 


ബാധിക്കും. ആരോഗ്യഇന്‍ഷുറന്‍സ്പദ്ധതി 
വിപുലീകരിക്കാത്തപക്ഷം ആരോഗ്യരക്ഷ 
ബഹുഭൂരിപക്ഷം കുടുംബങ്ങള്‍ക്കും താങ്ങാ 
നാവാത്തതാവും എന്നു ചുരുക്കം. 


വൃദ്ധരുടെ ആരോഗ്യരക്ഷയ്ക്കായി 
സര്‍ക്കാര്‍ കൂടുതല്‍ പണം നീക്കിവെക്കേണ്ടതു 
ണ്ട്‌. രാഷ്ട്രീയമായ കാരണങ്ങളാല്‍ സൌജന്യ 
ചികില്‍സ നിര്‍ത്തല്‍ചെയ്യുക വിഷമമാവും. 
മറ്റ്‌ മേഖലകളില്‍നിന്ന്‌ പണം ആരോഗ്യരംഗ 
ത്തേക്ക്‌ തിരിച്ചുവിടുന്നതും പ്രായോഗികമല്ല. 
ഈ സാഹചര്യത്തില്‍ ആരോഗ്യരക്ഷപൊതു 
വിലും, ഗ്രാമീണആരോഗ്യരക്ഷ പ്രത്യേകിച്ചും 
അവഗണിക്കപ്പെടാനാണ്‌ സാദ്ധ്യത. 


ആദ്‌ 
നിഗമനങ്ങള്‍ 


അഭുത്ത നൂറ്റാണ്ടിന്‍െറ ആദ്യദശകങ്ങ 
ളോടെ കേരളസമൂഹത്തിന്‌ നാടകീയമാം 
വിധം പ്രായമേറും. 80 വയസ്സിനുമേല്‍ പ്രായ 
മുള്ളവരുടെ എണ്ണം 1988ലെ 220 ലക്ഷത്തില്‍ 
നിന്ന്‌ 2028 ആവുമ്പോഴേക്കും 830 ലക്ഷ 
മായി വര്‍ദ്ധിക്കും. ഇന്ന്‌ ഓരോ വൃദ്ധനും 
തൊഴിലെടുക്കാന്‍ പ്രാപ്തിയുള്ള ഏഴുപേര്‍ 
എന്നതാണ്‌ തോതെങ്കില്‍, ഭാവിയിലിത്‌ മൂന്നു 
പേരായി ചുരുങ്ങും. വ്ൃദ്ധകളായിരിക്കും വ്യ 
ദ്ധന്‍മാരേക്കാള്‍ എണ്ണത്തില്‍ കൂടുതല്‍. വലി 


യൊരു ശതമാനം വൃദ്ധകള്‍ വിധവകളുമായി 
രിക്കും. പഴയകാലത്തെ വ്ൃദ്ധരേക്കാള്‍ സാക്ഷ 
രതയുള്ളവരായിരിക്കും ഇനിയുള്ളകാലത്തെ 
വൃദ്ധര്‍. എന്നാല്‍ വര്‍ദ്ധിച്ചരോഗാതുരതമൂലം 
അവര്‍ക്ക്‌ പണിയെടുക്കാനുള്ള പ്രാപ്തി കുറ 
വായിരിക്കും. ഇന്നത്തെ വൃദ്ധരേക്കാള്‍ കുറവ്‌ 
സന്താനങ്ങളേ ഭാവിയിലെ വൃദ്ധര്‍ക്ക്‌ ഉണ്ടാവൂ. 
മേല്‍പ്രവണതകളുടെ ഫലമായി ഭാവിയിലെ 
വൃദ്ധര്‍ക്ക്‌ കൂടുതല്‍ സാമൂഹിക-സാമ്പത്തിക 
പിന്തുണ ആവശ്യമായിവരും. വര്‍ദ്ധിച്ച 
ആയുര്‍ദൈര്‍ഘ്യം കാരണം ഗുരുതരമായ 
രോഗങ്ങളും അധികമാവും. വാര്‍ദ്ധക്യസഹജ 
മായ രോഗങ്ങള്‍ വിലയേറിയ ചികില്‍സാ 
നിര്‍ണ്ണയന ഉപകരണങ്ങളും ദീര്‍ഘകാല 
ചികില്‍സക്ക്‌ ഉതകൂന്ന സകര്യങ്ങളും ആവ 
ശ്യമാക്കും. നിലവിലുള്ള ആരോഗ്യ, 
രക്ഷാസംവിധാനം അതിന്‌ പര്യാപ്തമല്ല. 


വൃദ്ധരുടെ ആവശ്യങ്ങള്‍ നിറവേറ്റുന്ന 
തിന്‌ കുടുംബത്തിന്‍െറയും സമൂഹത്തി 
ന്‍െറയും സാമ്പത്തികവിഭവങ്ങള്‍ കണ്ണി 
ചേര്‍ക്കുന്ന നയരുപീകരണം അത്യന്താപേക്ഷി 
തമാണ്‌, എന്നാല്‍ കേരളത്തിന്‍െറ സാമൂഹിക 
പുരോഗതിയും സാമ്പത്തിക പിന്നോക്കാ 
വസ്ഥയും തമ്മിലുള്ള പൊരുത്തക്കേട്‌ മാറ്റു 
ന്നതിലൂടെ മാത്രമേ അന്തിമമായി പ്രശ്‌നപ 
രിഹാരം സാദ്ധ്യമാവൂ, മി 


പതിഭാഷ : കെ. ടി? രാധാകൃഷണന്‍ 


കേരളപഠനങ്ങള്‍ 5 


പൂതുസാങ്കേതികവിദ്യയുടെ 
വ്യാപനത്തിനുള്ള തടസ്സങ്ങള്‍ 
പരിഷത്ത്‌ അടുപ്പുകളെ മുന്‍നിര്‍ത്തി ഒരു പഠനം 


൨ മോഹനാനി പള്ള 


കേരളസമ്പദ്വ്യവസ്ഥ രണ്ടു പതിറ്റാണ്ടു 
കളായി നേരിടുന്ന മുരടിപ്പിന്‍െറ ഒരു പ്രധാ 
നകാരണം ഉല്‍പാദനമേഖലകളില്‍ പുതിയ 
സാങ്കേതികരീതികള്‍ പ്രചാരത്തില്‍ വരുത്തു 
ന്നതിലൂണ്ടായ പരാജയമാണെന്ന്‌ ചൂണ്ടിക്കാ 
ണിക്കപ്പെട്ടിട്ടുണ്ട്‌.” എന്നാലിവിടെ, പ്രത്യേകിച്ച്‌ 
ഗ്രാമീണമേഖലയില്‍, പുതിയ സാങ്കേതികവി 
ദ്യകളുടെ വ്യാപനം നേരിടുന്ന തടസ്സങ്ങള്‍ 
എന്തൊക്കെയാണെന്ന്‌ തിരിച്ചറിയാനുള്ള ഗര 
വപൂര്‍വ്വമായ ശ്രമങ്ങളൊന്നും ഇതേവരെ നട 
നനിട്ടില്ല. സംസ്ഥാനത്തിലെ കാര്‍ഷികവികസ 
നത്തെപ്പറ്റിയുള്ള ചില പഠനങ്ങളില്‍ ഈ 
പ്രശ്‌നം ! ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്‌? എന്നാല്‍ 
പരീക്ഷണശാലകളും വിനിമയകേന്ദ്രങ്ങളും 
തമ്മിലുള്ള ബന്ധത്തിന്‍െറ സ്വഭാവംമാത്രമേ 
അവ പരിശോധിക്കുന്നുള്ളു. കേരളത്തിന്‍െറ 
കാര്‍ഷികസമ്പദ്വ്യവസ്ഥയില്‍ സുപ്രധാന 
മായ പങ്കുവഹിക്കാന്‍ കഴിവുള്ള പുതുസങ്കേ 
തങ്ങളാണ്‌ ചെലവ്കുറഞ്ഞവീടുകള്‍, ഇന്ധ 


നക്ഷമമായ അടുപ്പുകള്‍ തുടങ്ങിയവ. ഇവ 


യുടെ വ്യാപനം നേരിടുന്ന തടുസ്സങ്ങളെപ്പറ്റി 
യുള്ള അന്വേഷണങ്ങള്‍ അപര്യാപ്തമാണ്‌. 


പുകയില്ലാത്ത അടുപ്പുകള്‍ ഇന്ധനച്ചെ 
ലവില്‍ പഴയരുടുപ്പുകളെ അപേക്ഷിച്ച്‌ 30 
ശതമാനത്തിലധികം കാര്യക്ഷമമാണെന്ന്‌ 
കണക്കാക്കപ്പെടുന്നു. ഈ അടുപ്പുകള്‍ കുറ 
ഞ്ഞവിലയ്ക്ക്‌ ലഭ്യമായതിനാല്‍ (വിലയില്‍ 
50 ശതമാനത്തോളം ഇളവ്‌ ഉണ്ട്‌) ദരിദ്രകൂടും 
ബങ്ങള്‍ക്കുപോലും അവ വാങ്ങുവാനും ഉപ 
യോഗിക്കുന്ന വിറകിന്‍െറ അളവ്‌ കുറയ്ക്കുക 
വഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും കഴിയും. 
പുകയില്ലാത്ത അടുപ്പുകളുടെ വ്യാപനം വന 
സമ്പത്തിന്‍െറ നശീകരണത്തോത്‌ 
കുറയ്ക്കാനും സഹായിക്കുന്നു. മാത്രമല്ല പഴ 
യരീതിയിലുള്ള പുകയടുപ്പുകള്‍ സൃഷ്ടി 
ക്കുന്ന ഗുരുതരമായ ആരോഗ്യ.പാരിസ്ഥിതിക 
വിപത്തുകളില്‍നിന്ന്‌ അവ സ്ത്രീകളെയും 
കുട്ടികളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. 


1 കെ. എന്‍, രാജ്‌, “നാച്ചുറല്‍ റിസോഴ്‌സസ്‌ ആന്‍ഡ്‌ ഡീസെന്്രലൈസ്ഡ്‌ ഡെവലപ്പ്മെന്‍റ്‌ ഇന്‍ കേരള, 


പതിഷത്മ്‌ വാരഷികറ്ധമമ്മളനാം 1985, കോഴിക്കോട്‌ 


2 കെ. എന്‍. നായര്‍, "അഗ്രിക്കള്‍ച്ചറല്‍ ഗ്രോത്ത്‌ ഇന്‍ കേരള, കണ്‍സ്‌ട്രെയിന്‍റ്സ്‌ ആന്‍ഡ്‌ പോളിസി 
ഇംപ്പിക്കേഷന്‍സ്‌', (തിരുവനന്തപുരം : സി.ഡി.എസ്‌, ലഘുപ്രബന്ധം, 1985) 


കേരളപഥനങ്ങള്‍ 5 


1] 

കേരളത്തില്‍ പുകയില്ലാത്ത അടുപ്പുകള്‍ 
പ്രചരിപ്പിക്കാന്‍ സജീവമായി മുന്‍കൈയെടു 
ത്തത്‌ കേരള ശാസ്ത്രസാഹിത്യപരിഷ 
ത്താണ്‌- “ശാസ്ത്രീയ നേട്ടങ്ങള്‍ പാവപ്പെട്ടവ 
രുടെ വീട്ടുപടിക്കല്‍” എത്തിക്കാനായുള്ള ശ്രമ 
ത്തിന്‍െറ ഭാഗമായി. 


എന്നാല്‍ കേരളത്തിലായാലും മറ്റ്‌ 
ഇന്ത്യന്‍സംസ്ഥാനങ്ങളിലായാലൂം പൂതൂസ 
ക്കേതങ്ങളുടെ വ്യാപനത്തെപ്പറ്റി ലഭ്യമായ 
തെളിവുകള്‍ ഏറെയൊന്നും ആശാവഹമ 
ല്ലാത്ത ചിത്രമാണ്‌ കാട്ടുന്നത്‌. ആറുവര്‍ഷത്തെ 
നിരന്തരമായ പ്രചാരണത്തിനും പ്രവര്‍ത്തന 
ത്തിനുംശേഷം കേരളത്തില്‍ പുകയില്ലാത്ത 
അടുപ്പുകള്‍ സ്ഥാപിക്കാവുന്ന 48 ലക്ഷ 
ത്തോളം വീടുകളില്‍ (ചെറിയ/ഇടത്തരം ഹോട്ട 
ലുകളും, ചായക്കടകളുമടക്കം) കേവലം 2.13 
ലക്ഷം വീടുകള്‍മാത്രമേ (ആകെ വീടുകളുടെ 
നാലുശതമാനം) പുതിയതരം അടുപ്പുകള്‍ ഉപ 
യോഗിക്കുന്നുള്ളു. 


പുകയില്ലാത്ത അടുപ്പുകളുടെ ലളിത 
മായ സാകങ്കേതികവിദ്യയും ഉയര്‍ന്ന സാമൂഹ്യാ 
വബോധത്തിനുപേരുകേട്ട നമ്മുടെ സംസ്ഥാ 
നത്തെ പ്രധാന ശാസ്ത്രപ്രസ്ഥാനം അതിനു 
നല്‍കുന്ന സജീവമായ പ്രചാരണവും . കണ 
ക്കിലെടുക്കുമ്പോള്‍ ഈ അടുപ്പുകളുടെ മന്ദ 
ഗതിയിലുള്ള വ്യാപനം ഒരു വൈരുദ്ധ്യം 
തന്നെയാണ്‌. ഈ പശ്ചാത്തലത്തില്‍ പുതു 
സങ്കേതങ്ങളുടെ വ്യാപനത്തിന്‌ തടസ്സം 
നില്‍ക്കുന്ന ഘടകങ്ങളെ കണ്ടെത്തുന്നതി 
നായി വ്യാപനത്തിന്‍െറ സ്വഭാവവും രീതിയും 
വിശകലനം ചെയ്യാനാണ്‌ ഈ പ്രബന്ധത്തില്‍ 
പ്രധാനമായും ശ്രമിക്കുന്നത്‌. സാങ്കേതികവി 
ദ്യാവ്യാപനത്തില്‍ പ്രാദേശികസംഘടനക 
ളുടെ പങ്കെന്ത്‌ എന്ന്‌ വിലയിരുത്താനും ഇത്ത 
രമൊരു അന്വേഷണം സഹായിക്കും. 


പുതുസങ്കേതങ്ങളുടെ 
വ്യാപനം: വ്യത്യസ്ത 
സമീപനങ്ങള്‍ 


സാങ്കേതികവിദ്യയുടെ വ്യാപനം 
വ്യത്യസ്ത വീക്ഷണകോണുകളില്‍നിന്ന്‌ 
നിരീക്ഷിക്കപ്പെട്ടിടുണ്ട്‌.' ഇവയെ മൂന്നായി 
തിരിക്കാം; (ഒന്ന്‌) സ്വീകാര്യതയെ മുന്‍നിര്‍ത്തി 
യുള്ള വീക്ഷണം (രണ്ട്‌) കമ്പോളത്തെയും 
അധോഘടനയേയും അടിസ്ഥാനമാക്കുന്ന 
വീക്ഷണം (മുന്ന) സാമ്പത്തിക ചരിത്ര 
വീക്ഷണം. ഈ മൂന്നു സമീപനങ്ങളും മുഖ്യ 
മായും വിശകലനം ചെയ്യുന്നത്‌ വ്യാപനസമ 
യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ്‌. 
വ്യാപനസമയമാണല്ലോ വ്യാപനനിരക്കിനെ 
നിര്‍ണ്ണയിക്കുന്നത്‌. 


പുതുസാങ്കേതികവിദ്യ സ്വീകരിക്കുന്ന 
തില്‍നിന്ന്‌ ഉളവാകുന്ന ആപേക്ഷിക ലാഭ 
സാദ്ധ്യതയേയും അതിന്‌ ആവശ്യമായ നിക്ഷേ 
പച്ചെലവിനെയും ഉഈന്നുന്നതാണ്‌ ഒന്നാ 
മത്തെ സമീപനം. പുതുസങ്കേതങ്ങള്‍ ലാഭക 
രവും പ്രയോജനകരവുമാവുകയും അതിനാ 
വശ്യമായ നിക്ഷേപം ചെറുതാവുകയും 
ചെയ്യുന്നതിനനുസമരിച്ച്‌ സ്വീകാര്യതയും ചോദ 
നവും, തല്‍ഫലമായി വ്യാപനനിരക്കും 
വര്‍ദ്ധിക്കുമെന്ന യുക്തിയാണ്‌ ഇവിടെ 
മുന്നോട്ടുവയ്ക്കപ്പെടുന്നത്‌. സാങ്കേതികവിദ്യ 
യൂടെ പ്രദാനം പരിശോധിക്കപ്പെടുന്നില്ല എന്ന 
താണ്‌ ഈ വിശകലനരീതിയുടെ പോരായ്മ. 


നേരെമറിച്ച്‌ കുമ്പോളത്തെയും അധോ 
ഘടനയേയും വിശകലനത്തിന്‌ അടിസ്ഥാന 
മാക്കുന്ന വീക്ഷണം സാങ്കേതികവ്യാപനത്തി 
ന്‍െറ പ്രദാനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങള്‍ 
ക്കാണ്‌ ഈന്നല്‍ നല്‍കുന്നത്‌. പ്രത്യേകിച്ചും 
പുതുസങ്കേതങ്ങള്‍ എങ്ങനെയാണ്‌ ആവശ്യ, 
ക്കാരിലേക്ക്‌ സംക്രമിക്കുന്നത്‌ എന്നത്‌ വിശകു 


3 സ്തരീസ്പ്‌ ഫോര്‌ മസ്പാഷ്യതി റവലഥുഷതീ (തിരുവനന്തപുരം: കേരളശാസ്ത്രസാഹിത്യപരിഷത്ത്‌, 1987.) 


4 പി, മോഹനന്‍പിള്ള, കെ.കെ. സുബ്രഹ്മണ്യന്‍ “ഡിഫ്യൂഷന്‍ ഒഫ്‌ മൈക്രോ.ഇലക്ട്രോണിക്സ്‌ 
ടെക്‌നോളജി (എ സ്റ്റഡി ഒഫ്‌ അപ്പിക്കേഷന്‍ ഒഫ്‌ മൈക്രോ.ഇലട്രോണിക്സ്‌ ഇന്‍ ഇന്‍ഡ്യന്‍ ക്യാപ്പിറ്റല്‍ 
ഗുഡ്സ്‌ ഇന്‍ഡസ്ട്രി, (തിരുവനന്തപൂരം : സി.ഡി.എസ്‌, ലഘുപ്രബന്ധം, 1989) 


36 


ക്േരേളപഠനങ്ങള്‍ 5 


ലനം ചെയ്യപ്പെടുന്നു. വ്യക്തിനടത്തുന്ന തെര 
ഞ്ഞെടുപ്പിനെ നിര്‍ണ്ണയിക്കുന്നത്‌ സര്‍ക്കാരും 
അതിന്‍െറ സ്ഥാപനങ്ങളുമാണെന്ന നിലപാ 
ട്രാണ്‌ ഇവിടെ. അതുകൊണ്ട്‌ വ്യാപനരീതി 
യുടെ അന്തരത്തിന്‌ കാരണം തേടേണ്ടത്‌ 
വ്യക്തിസ്വഭാവത്തിലല്ല, സ്ഥാപനങ്ങളുടെ 
പ്രവര്‍ത്തനരീതിയിലാണ്‌. അതായത്‌. പൂതുസ 
േതങ്ങള്‍ അവ എത്രകണ്ട്‌ എങ്ങനെ ആവ 
ശ്യക്കാര്‍ക്ക്‌ ലഭ്യമാക്കുന്നു എന്നതിലാണ്‌. 


മേല്‍പറഞ്ഞ രണ്ടു വീക്ഷണങ്ങളും 
വ്യാപന്പ്രകിയയി ലൂടനീളം പുതുസങ്കേത 
ങ്ങള്‍ മാറ്റമില്ലാതെ തുടരുന്നതായി സങ്കല്‍പി 
ക്കുന്നു. ഇതില്‍നിന്നും ഭിന്നമായി പ്രാദേശിക 
സാഹചര്യങ്ങള്‍ക്കനുസരിച്ച്‌ രൂപാന്തരപ്പെടു 
കയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നത 
ലൂടെ പുതുസങ്കേതങ്ങളുടെ വ്യാപനം നടക്കു 
ന്നതെങ്ങനെ എന്നതിനാണ്‌ സാമ്പത്തിക 
ചരിത്ര സമീപനം ഈന്നല്‍ നല്‍കുന്നത്‌. ഈ 
വീക്ഷണപ്രകാരം വ്യാപന്രപ്രക്രിയയെ നിര്‍ണ്ണ 
യിക്കുന്നത്‌ പുതുസങ്കേതവും വ്യാപനവും 
തമ്മിലുള്ള പ്രതിപ്രവര്‍ത്തനമാണ്‌. അതായത്‌ 
സാങ്കേതികവിദ്യ ആര്‍ജ്ജിക്കാനും സാഹച 
ര്യാനുസ്ൃതം രൂപപ്പെടുത്താനും പുതുക്കു 
വാനും പുതുതായി ഉല്‍പാദിപ്പിക്കുവാനും 
ലഭ്യമാക്കാനുമുള്ള കഴിവിന്‍െറ വികാസം 
വ്യാപനത്തിന്‌ ആവശ്യമാണ്‌ എന്ന അര്‍ത്ഥ 
ത്തില്‍ വ്യാപന്രപ്രക്രിയക്ക്‌ ഒരു തുടര്‍ച്ഛയുണ്ട്‌. 


സാങ്കേതിക 
വിദ്യാവ്യാപനത്തിലെ 
പ്രാദേശികപരിമിതികള്‍ 


വികസ്വര രാജ്യങ്ങളിലെ ഈര്‍ജ്ജ.സാ 
്കേതികവിദ്യാ വ്യാപനത്തിന്‍െറ (ജൈവവാ 
തകം, വാതകോല്‍പാദന സാമഗ്രികള്‍, കാറ്റാ 
ടികള്‍, ജലവൈദ്യുതമില്ലുകള്‍, ജലതാപിനി 


കള്‍) ആനുകാലിക അനുഭവങ്ങള്‍ സാങ്കേതി 
കവിദ്യാവ്യാപനത്തെ സംബന്ധിച്ച പഠനങ്ങള്‍ 
ക്ക്‌ പൂതിയ മാനം നല്‍കി. സമൂഹമന 
ശാസ്ത്രം ഞൊട്ട്‌ സാങ്കേതികവിദ്യയുടെ 
സ്വഭാവം, ഉല്‍പാദകരുടെയും ഉപഭോക്താക്ക 
ളുടെയും സാമൂഹ്യസാമ്പത്തിക സ്ഥിതി, 
സാങ്കേതികവിദ്യാമാറ്റത്തില്‍ ജനകീയ പങ്കാളി 
ത്തത്തിന്‍െറ പ്രാധാന്യം വരെയുള്ള ഘടക 
ങ്ങള്‍ ഇന്ന്‌ പഠനങ്ങള്‍ കണക്കിലെടുക്കു 
ന്നുണ്ട്‌. തല്‍ഫലമായി ഈര്‍ജ്ജസാങ്കേതികവി 
ദയയും ഗ്രാമീണസമൂഹങ്ങളുമായുള്ള മുഖാമു 
ഖത്തിന്‍െറ പ്രത്യേകതകളെക്കുറിച്ച്‌ പുതിയ 
ധാരണകള്‍ വികസിപ്പിക്കാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌ * 
ഇന്ധനക്ഷമമായ അടുപ്പുകളെപ്പറ്റി അന്തര്‍ദ്ദേ 
ശീയതലത്തിലുള്ള താരതമ്യ മൂല്യനിര്‍ണ്ണയന 
പഠനവും നടന്നു കഴിഞ്ഞു. അത്‌ ഈന്നല്‍നല്‍ 
കുന്നത്‌ അടുപ്പുകളുടെ വ്യാപനത്തെ പ്രതികൂ 
ലമായി ബാധിക്കുന്ന സാങ്കേതികവും സാമൂ 
ഹികവും സാമ്പത്തികവുമായ വശങ്ങള്‍ക്കാ 
ണ്‌.” ഈ ഘടകങ്ങള്‍ ഓരോ പ്രദേശത്തും 
വ്ൃത്യസ്തമായിരിക്കുമെന്ന്‌ പറയേണ്ടതി 
ല്ലല്ലൊ. 


സംയോജിത 
സമീപനത്തിന്‍െറ 
പ്രാധാന്യം 


ഗ്രാമീണസമൂഹങ്ങളില്‍ അടുപ്പ്പരിപാടി 
വന്‍തോതില്‍ നടപ്പിലാക്കിയപ്പോള്‍ ഏറിയ 
പങ്കും പരാജയമായിരുന്നു എന്നത്‌ ഖേദകര 
മായ ഒരു യാഥാര്‍ത്ഥ്യമാണ്‌. രൂപമാതൃകാ 
ശില്‍പികളും പ്രാദേശിക കൈത്തൊഴിലു 
കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള വളരെ 
യടുത്ത ബന്ധത്തിലൂടെയേ അടുപ്പുകള്‍ക്ക്‌ 


65 ആന്‍ഡ്രു ബാര്‍നെറ്റ്‌, 'ദ ഡിഫ്യൂഷന്‍ ഒഫ്‌ എനര്‍ജി ടെക്‌നോളജീസ്‌ ഇന്‍ ദ റൂറല്‍ ഏരിയാസ്‌ ഒഫ്‌ 
ഡെവലപ്പിംഗ്‌ കണ്‍ട്രീസ്‌, എ സിന്‍തസിസ്‌ ഒഫ്‌ റിസേര്‍ച്ച്‌, മവേശ്ഡ്‌ ഡ്െവലപ്ര്‍മെത്റു്‌ വോള്യം 18, 


ലക്കം 9, 1990. 


6 ആര്‍ട്‌ വാന്‍ ഡി ലാര്‍, 'റൂറല്‍ എനര്‍ജി പ്രോബ്ലം ഇന്‍ ഡ്വെവലപ്പിംഗ്‌ കണ്‍ട്രീസ്‌, ഡയഗ്നോസിസ്‌ 
ആന്‍ഡ്‌ പോളിസി അപ്രോച്ചസ്‌, എ റിവ്യു ഒഫ്‌ മേജര്‍ ഇഷ്യൂസ്‌, വര്‍ക്കിംഗ്‌ പേപ്പര്‍ 98, ഇന്‍സ്റ്റിറ്റൂട്ട്‌ 
ഒഫ്‌ സോഷ്യല്‍ സ്റ്റഡീസ്‌, ഹേഗ്‌, നെതര്‍ലേന്‍ഡ്സ്‌.. 1991. 


ക്േരളപഠനങ്ങള്‍ 5 


37 


] 
സാഹചര്യാനുസൃതമായി മാറ്റംവരുത്താന്‍ 
കഴിയു." അതുകൊണ്ട്‌ പുതുസങ്കേതങ്ങളും 
വ്യാപനവും തമ്മിലുള്ള പ്രതിപ്രവര്‍ത്തനം 
പരിഗണിക്കാതെ പുതിയ സാങ്കേതികവിദ്യ 
യുടെ വ്യാപന്പ്രക്രിയയെക്കുറിച്ച്‌ മനസ്സിലാ 
ക്കാന്‍ കഴിയില്ലെന്ന നിലപാടാണ്‌ ഈ പഠന 
ത്തില്‍ സ്വീകരിക്കുന്നത്‌. കൂടാതെ സാങ്കേതി 
കവിദ്യയുടെ പ്രദാന-ചോദനവശങ്ങളെ 
ശാസ്ത്രപ്രസ്ഥാനംപോലുള്ള പ്രാദേശിക 
സംഘടനകളുടെയും ഭരണകൂടത്തിന്‍െറയും 
സാങ്കേതികവിദ്യാവ്യാപന തന്ത്രവുമായി കൂട്ടി 
യിണക്കി പരിശോധിക്കുകയുംവേണം. 
“പ്രത്യേകിച്ച്‌ ഗ്രാമപ്രദേശങ്ങളില്‍, പഠിക്കാനും 
പഠിപ്പിക്കാനും പ്രേരിപ്പിക്കാനും ഇട 
നില്‍ക്കാനും ഉപദേശിക്കാനും സംഘടിപ്പി 
ക്കാനുമുള്ള കഴിവോടുകൂടിയ്‌* പ്രാദേശിക 
സംഘടനകള്‍ക്ക്‌, പ്രത്യേകിച്ച്‌ സന്നദ്ധ സംഘ 
ടനകള്‍ക്ക്‌, വ്യാപന്രപ്രക്രിയയില്‍ നല്‍കിയി 
ട്ടുള്ള പങ്ക്‌ വിലയിരുത്താമെന്ന നേട്ടവും ഈ 
സംയോജിത സമീപനത്തിനുണ്ട്‌. 


അടുപ്പ്‌സ്വാഭേംതികവിദ്യ - 
അഖിലേന്ത്യാതലത്തില്‍ 


പുകയില്ലാത്ത അടുപ്പുകളുടെ സാങ്കേതി 
കവിദ്യ പ്രചരിപ്പിക്കാനുള്ള പദ്ധതിക്ക്‌ ഇന്ത്യാ 
ഗവണ്‍മെന്‍റ്‌ 1983ല്‍തന്നെ തുടക്കംകുറിച്ചി 
രൂന്നു. ഈ പദ്ധതിയില്‍ സന്നദ്ധസംഘടനകള്‍ 
ക്ക്‌ പ്രത്യേകം പങ്ക്‌ നല്‍കിയിട്ടുണ്ട്‌. സമൂഹ 
ത്തിലെ ദരിദ്രവിഭാഗങ്ങള്‍ക്ക്‌ പദ്ധതിയുടെ 


പ്രയോജനം ലഭിക്കാനായി അടുപ്പുകളുടെ 
വിലയുടെ 50 ശതമാനംവരെ ഇളവ്‌ അനുവ 
ഭിച്ഛൂ.? ത്വരിതഗതിയിലുള്ള സാങ്കേതിക വ്യാപ 
നത്തിനായി, ഗ്രാതഭീണസ്ത്രീകളെ പുതിയ അടു 
പ്പിന്‍െറ നിര്‍മ്മാണം പഠിപ്പിക്കാന്‍ പാരമ്പര്യ 
തര ഈര്‍ജ്ജവകുപ്പ്‌ സന്നദ്ധസംഘടനകളു 
മായി ചേര്‍ന്നുകൊണ്ട്‌ 5000ത്തോളം പരിശീല 
നപരിപാടികള്‍ സംഘടിപ്പിച്ചു. 1984-85ഓടെ 
7,56 ലക്ഷത്തോളം അടുപ്പുകള്‍ നിര്‍മ്മിക്ക 
പ്പെട്ടുവെന്നും അതുവഴി 24 കോടിരൂപ മതി 
പ്ലുവിലവരുന്ന 6 ദശലക്ഷം ടണ്‍ വിറക്‌, 
ലാഭിക്കാന്‍ കഴിഞ്ഞുവെന്നുമാണ്‌ ഓഈദ്യോഗി 
കമായി കണക്കാക്കപ്പെട്ടത്‌. ""” എന്നാല്‍ 
അടുപ്പുപദ്ധതിയെ വിശദമായി വിലയിരു, 
ത്തിയ ഒരു പഠനം ഓദ്യോഗിക അവകാശ 
വാദങ്ങളില്‍നിന്നു വ്യത്യസ്തമായ ഒരു ചിത്ര 
മാണ്‌ നല്‍കുന്നത്‌. 


പഠിതാവിന്‍െറ വാക്കുകള്‍ കേള്‍ക്കു, 


7920 മുതതീ ന്തിരവധി സ്വനാദ്ധസംഘട 
നകളുമാമ? ക്ത്ധപ്പെട്ട്‌ നാഥ” അടുപ്ലി്റെ 
(്ഫാതന്മമര്യതത ഉവര്‍മജ്ജവകുപ്പ്‌ അംഗീകാരം 
നത്്ക?യ ഇഈനങ്ങളിലൊന്ന്‌ി പ്രചതത്തിനാ 
മുക പ്രവര്ത്തനങ്ങളിയി എരീപ്പെട്ട ഒ്രമളെന്ന 
നതിലയിയി എരി പി ഐ.ഡി സ്ധി പ്രതിഷ്ക 
തിച്ഛ/ അഴുപ്പുകശീക്കാമുള്ള മദശീയപമ്ധതിതു 
ടത്ജി മുന്ന്‌ വ്‌ ഭങ്ങശീക്ക്ശേഷ ഞാന്‌ 
കാണ്ുന്ന ചിത്രം പഠരമ്മധര്യേതത ൧ഈരീജ്ജവ/ 
കുപ്ത്‌ അവകാശപ്പെഴുനാതിജീനിന്ന്‌ മനര്വിപ 
തീതമാണ്‌ നിരിമ്മാണസ്പാമ്രഗരികശീ പല/ഗ്രാമ 
ഒ്ങ്ളിലായ? ചിതറിക്കിടക്കുകയാണെന്നാത? 
നായി വളരെയധികം അടുപ്ലുകശീ സ്വ്ഥാഫിക്ക 


7 സിയാരെറ്റ്‌, 'ഹാവ്‌ പ്ലാനേര്‍സ്‌ അണ്ടര്‍സ്റ്റൂഡ്‌ ദ പുവര്‍ പീപ്പിള്‍സ്‌" എനര്‍ജി പ്രോബ്ലംസ്‌ 
സോഷ്യ്യോ.ഇക്കണോമിക്‌ ആസ്പക്റ്റ്സ്‌ ഫ്‌ എനര്‍ജി ടെക്നോളജീസ്‌, എ ലിറ്ററേച്ചര്‍ റിവ്യൂ, (യൂസ്‌ 


ഷീഡ്‌ ട്രെന്‍റ്റ്‌ സര്‍വ്വകലാശാല, 9887) 


8 റോബ്‌ ലിച്ച്‌മാന്‍, 'ഓര്‍ഗനൈസേഷനല്‍ മാന്‍പവര്‍ ആന്‍ഡ്‌ ഇന്‍സ്റിറ്യൂഷനല്‍ ആസ്പക്റ്റസ്‌ ഫ്‌ 
ബയോഗ്യാസ്‌ പ്രോഗ്രാംസ്‌, ലെസണ്‍സ്‌ ഫ്രം ഇന്‍ഡ്യന്‍ എക്സ്പീരിയന്‍സ്‌, റൊമേഷ്‌ ഭാട്ടിയ ആന്‍റ്‌ 


അര്‍മാനന്ദ്‌ പെരെയ്ത്ര (എഡി.), മ്റ്ധാമഷ്യ; 


ട്‌ ആസ്ധ്പക്്റ്‌ ഒഫ്‌ റന്യുവബ്ിശി എനര്‍ജി 


ടെക്നോളജീസ്‌ (ജനീവ, വേള്‍ഡ്‌ എംപ്ലോയ്മെന്‍റ്‌ പ്രോഗ്രാം, “986) 


6 പുകയില്ലാത്ത അടുപ്പുകളുടെ ആകെവില 170 രൂപയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇതില്‍ 50 


ശതമാനം ഇളവാണ്‌. 


10 മധു സരിന്‍, 'ഇംപ്രുവ്ഡ്‌ ചൂള പ്രോഗ്രാം ബും ഓര്‍ ഡിസാസ്റ്റര്‍" കുക്കമണാമമ?ക്‌ ആന്ഡ്‌ പാഴിറ്റിക്കത്‌ 


വക്ക്‌? സപ്തംബര്‍ 20.27, 1986. 


ക്രേളപഠനങ്ങള്‍ 5 


] 
പ്ലെട്മ്മമിള്ല. സ്വ്ഥാഫിക്കാച്ലെട്രവ്മിരിത്തനെൊ 
വലിമൊമരുപങ്ക്‌ കൂപമ്യോഗാ നിലച്ഛവമയോ 
തകരീന്നവമോ ത്മണ്്‌ പല അടുപ്ലുകളും കുറ 
ക്ലുസ്ധമയം മമ്യതമമ ഉപമമോഗിക്കപ്ലെടുന്നുക്കു. 
ന്തിലവധിലുതള്കൂ അടുപ്പുകളില്‍ പലതും വേങ്ടയത 
പതിശീലനമ?ള്യാത്തവരീ തങ്ങളുടെ പരിശീലന 
കാലത്ത്‌ നിരിമ്മിച്ചഛവമഠായതിനഥതി ഇന്ധയച്ഛെ/ 
ലവ്‌ കുറക്കുന്നതിനു പകരം കൂട്ടുന്നതിന്‌ 
അവ ഇടമാക്കിയിടുണ്ട്‌ പമ അടുപ്ലുക്ളും 
അഭുക്കളയ?യ്നിന്നും പുക ഫുറത്മക്കൂുന്തിള്ല 
പുകക്കുഴലുകളിയി പലതും അടുക്കള 
മേതിക്കുരമ്യക്കാശ്‌ ഉയരത്മിയീ പോവാത്തവ 
യാമതിന്ാാതീ പുക അകമത്മക്കുതനൊയാണ്‌ 
വമിക്കുന്നത്‌ അഭുപ്ഛ്‌ നിരീമ്മാണത്തിനുമ്കൂ 
പ്രവരീത്തകമ്പംഘം എന്ത്‌ വിളിക്കപ്പെടുന്ന, 
ചതീശീലനം നോടിയ നാലുലക്ഷം സ്ധ്തീകളിത്‌ 
കരുപതുശതമാനംപേരെങ്കിലും പതീശിലാ 
ത്തിനമുമ്ഥഷം ക്മടുപ്പെങ്കിലും നിരീമ്മിച്ചിടു 
ണ്ടെമ്മ?മീ അതൊരത്ഭുതമാണ്‌" 


ഇത്തരം ഇരുണ്ടവിവരണങ്ങള്‍ അടുപ്പ്‌ 
സാങ്കേതികവിദ്യയുടെ വ്യാപനത്തെപ്പറ്റി 
അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളു 
യര്‍ത്തുന്നുണ്ട്‌. പുതിയഅടുപ്പുകള്‍ സ്വീകരി 
ക്കാന്‍ ജനങ്ങളെ പ്രേരിപ്പിക്കാന്‍ കഴിവുള്ള, 
അതിനായി ആത്മാര്‍ത്ഥമായി ശ്രമിക്കുന്ന 
സന്നദ്ധസംഘടനകളുടെ വിശാല ശൃംഖലയി 
ല്ലാത്തതാണ്‌ പരാജയത്തിനു കാരണമെന്ന്‌ 
മുകളിലുദ്ധരിച്ച പഠനം വിലയിരുത്തുന്നു. 
അടുപ്പുപയോഗിച്ചുള്ള അനുഭവങ്ങളില്‍നിന്ന്‌ 
പാഠമുള്‍ക്കൊണ്ട്‌ അടുപ്പ്‌ സാങ്കേതികവിദ്യ 
പുതുക്കാനും മെച്ചപ്പെടുത്താനുമുള്ള സാ 
ദ്ധൃത അതുകൊണ്ടുതന്നെ അടഞ്ഞുപോയി 
യെന്നും വിലയിരുത്തുന്നു. 


കേരളപരിസരം 


കേരളത്തില്‍ നവീന അടുപ്പ്‌ സാങ്കേതിക 
വിദ്യ പ്രചരിക്കുന്നത്‌ വൃത്യസ്തമായൊരു 
പശ്ചാത്തലത്തിലാണ്‌. നേരത്തെ സൂചിപ്പിച്ച 


പങ്ക്‌ ഏറ്റെടുത്തത്‌. അതാകട്ടെ സാധാരണ 
സന്നദ്ധസംഘടനകളെ അപേക്ഷിച്ച്‌ ഒരുപടി 
മീതെയാണെന്നുവേണം പറയാന്‍. വികസന 
മൂല്യങ്ങളോട്‌ തികഞ്ഞ പ്രതിബദ്ധതയുള്ള 
പ്രവര്‍ത്തകരടങ്ങുന്ന ജനകീയശാസ്ത്ര 
പ്രസ്ഥാനമാണത്‌. സാമൂഹ്യസേവനത്തില്‍ 
മാത്രം ഒതുങ്ങിക്കഴിയുന്ന സാധാരണ സന്നദ്ധ 
സംഘടനയേയും, ശാസ്ത്രസാഹിത്യ പ്രചരണ 
ത്തിലൂടെയും രാഷ്ട്രീയ സമരങ്ങളിലെ പങ്കാ 
ളിത്തത്തിലൂടെയും മലിനീകരണ സാദ്ധ്യത 
യുള്ള പദ്ധതികള്‍ക്കെതിരായ പ്രചരണത്തിലൂ 
ടെയും മറ്റും സാമൂഹ്യപ്രവര്‍ത്തനത്തെയും 
ബോധവല്‍ക്കരണ്പ്രക്രിയയേയും കണ്ണി 
ചേര്‍ക്കാന്‍ ശ്രമിക്കുന്ന പരിഷത്തിനെപ്പോ 
ലുള്ള ഒരു ശാസ്ത്രപ്രസ്ഥാനത്തെയും 
വേര്‍തിരിച്ചുകാണേണ്ടതുണ്ട്‌. ആദ്യംപറഞ്ഞ 
സന്നദ്ധസംഘടനകളും ബോധവല്‍ക്കരണം 
നടത്തുന്നുണ്ടെന്നിരിക്കിലും ബോധവല്‍ക്കര 
ണത്തെ സാമൂഹ്യഇടപെടലുമായി നിരന്തര 
മായി ബന്ധപ്പെടുത്തുന്നത്‌ ജനകീയ ശാസ്ത്ര 
പ്രസ്ഥാനങ്ങള്‍ മാത്രമാണ്‌. ഒരു ശാസ്ത്ര 
പ്രസ്ഥാനം മുന്‍കൈ എടുക്കുകയാണെങ്കില്‍ 
നവീന സാങ്കേതികവിദ്യയുടെ വ്യാപനത്തിന്‌ 
സഹായകമായി രണ്ടുസാദ്ധ്യതകള്‍ തുറക്കപ്പെ 
ടുന്നു. (ഒന്ന്‌) സാങ്കേതികവിദ്യയെ സാമൂഹ്യാ 
വശ്യങ്ങള്‍ക്കനുസൃതമായി സചേതനമാക്കു 
വാന്‍ ശാസ്ത്രപ്രസ്ഥാനങ്ങള്‍ക്ക്‌ കഴിയും. 
ഇത്‌ കൂടുതല്‍ അനുയോജ്യമായ സാങ്കേതിക, 
വിദ്യകളുടെ ഉല്‍പാദനത്തിലേക്ക്‌ നയിക്കും. 
(രണ്ട്‌) ഉപഭോക്താവും പുതുസങ്കേതം പരിച 
യപ്പെടുത്തുന്നയാളും തമ്മിലുള്ളബന്ധം 
സാധാരണഗതിയില്‍ ഉള്ളതിനേക്കാള്‍കൂടു 
തല്‍ അടുപ്പ മുള്ളതാവുന്നു. ശാസ്ത്രപ്രസ്ഥാ 
നങ്ങളിലെ വലിയൊരു വിഭാഗം അംഗങ്ങളും 
ശാസ്ത്രീയ മനോഭാവവും കഴിവുകളും ഉള്ള 
വരാണെന്നുമാത്രമല്ല അവരുടെ ശാസ്ത്ര 
ജ്ഞാനം ഉപഭോക്താക്കളില്‍നിന്നും അനുഭവ 


തുപോലെ ശാസ്ത്രസാഹിത്യപരിഷത്താണ്‌ പാഠങ്ങള്‍ ഗ്രഹിക്കാനുള്ളശേഷി വര്‍ദ്ധിപ്പിക്കു 
ഇവിടെ വ്യാപനത്തിന്‍െറ നേതൃത്വപരമായ കയും ചെയ്യുന്നു. 

11 അമ്തപുസ്തകം പു. 1709 

കേരളപഠനങ്ങള്‍ 5 39 


സന്നദ്ധ സംഘടനകള്‍ 
വിനിമയകേന്ദ്രമെന്ന നിലയില്‍ 


ഗ്രാമീണമേഖലകളില്‍ സാങ്കേതികവിദ്യ 
പരിചയപ്പെടുത്താനും പ്രചരിപ്പിക്കാനുമുള്ള 
കഴിവുകളുള്ളതിനാല്‍ സാങ്കേതികവിദ്യാവ്യാ 
പനത്തിന്‌ ഏറ്റവും അനുയോജ്യമായ വിനിമ 
യകേന്ദ്രം സന്നദ്ധസംഘടനകളാണെന്ന്‌, 
പ്രത്യേകിച്ച്‌ ശാസ്ത്രപ്രസ്ഥാനങ്ങളാണെന്ന്‌, 
പൊതുവെ കരുതപ്പെടുന്നു. ഈ പഠനം 
പരിശോധിക്കാനുദ്ദേശിക്കുന്ന വിഷയങ്ങളില്‍ 
ഒന്നാണിത്‌. 


ആസന്നമായ ഈര്‍ജ്ജപ്രതിസന്ധി കണ 
ക്കിലെടുത്തുകൊണ്ട്‌ 1980കളിലെ മുഖ്യപ്ര 
വര്‍ത്തനമായി പരിഷത്ത്‌ ഈര്‍ജ്ജപരിരക്ഷാ 
പദ്ധതി ഏറ്റെടുക്കുകയുണ്ടായി. ഇതിന്‍െറ ഭാഗ 
മായാണ്‌ ഇന്ധനക്ഷമ മായതും പുകയില്ലാത്ത 
തുമായ വിറക്‌ അടുപ്പുകള്‍ രൂപകല്‍പന 
ചെയ്യുവാന്‍ പരിഷത്ത്‌ തീരുമാനിച്ചത്‌. 
ഇത്തരം അടുപ്പുകളെ സാഹചര്യാനുഗുണമാ 
ക്കാനും വികസിപ്പിക്കാനുമുള്ള ശ്രമങ്ങള്‍ക്ക്‌ 
ശാസ്ത്രസാങ്കേതികവകുപ്പിന്‍െറ സഹായവും 
ലഭിച്ചു. അനുയോജ്യമായ ഒരിനം അടുപ്പിന്‌ 
പരീക്ഷണ്രപ്രക്രിയയിലൂടെ രൂപകല്‍പന 
നല്‍കി. സ്വന്തം സംഘടനാശ്യംഖലയിലൂടെ 
അത്‌ വ്യാപിപ്പിക്കാനാണ്‌ പരിഷത്ത്‌ തീരുമാ 
നിച്ചത്‌. ഈ ശ്യംഖലയാവട്ടെ കേരളത്തില്‍ 
മറ്റൊരു സന്നദ്ധസംഘടനയ്ക്കും ഇല്ലാത്ത 
വിധം അനുപമമായ ഒന്നാണ്‌. അതിനാല്‍ 
വ്യാപനദായത്യം കൂടുതല്‍ എളുപ്പമാകുമെന്ന്‌ 
പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. 


അടുപ്പ്സാങ്കേതികവിദ്യയുടെ വ്യാപന 
ത്തിന്‌ ബഹുമുഖമായ സമീപനമാണ്‌ പരി 
ഷത്ത്‌ സ്വീകരിച്ചത്‌; (ഒന്ന) കലാരൂപങ്ങള്‍, 
പാട്ടുകള്‍, ആക്ഷേപഹാസ്യപരിപാടികള്‍, തെ 
രുവൂനാടകങ്ങള്‍, നാടന്‍കലകള്‍ തുടങ്ങിയവ 
യിലൂടെ ഈര്‍ജ്ജപരിരക്ഷാസന്ദേശങ്ങള്‍ പ്രച 
രിപ്പിച്ചുകൊണ്ടുള്ള ശാസ്ത്രസാഹിത്യബോധ 
നത്തിലൂടെയുള്ള വ്യാപനം (രണ്ട്‌) സ്വന്തം 
സംഘടനാശ്യംഖലയിലൂടെ പുകയില്ലാത്ത 
അടുപ്പുകളുടെ ഉല്‍പാദനവും വ്യാപനവും. 


40 


ബോധവല്‍ക്കരണത്തിലൂടെ അടുപ്പുകള്‍ക്കു 
ഉള ആവശ്യം ഉയര്‍ന്നുകഴിഞ്ഞാല്‍ അടുപ്പുക 
ളുടെ രൂപകല്‍പനയി ലൂടെയും ഉല്‍പാദനത്തി 
ലൂടെയും പെ്തുവില്‍ തൊഴില്‍വൈദഗ്ദ്ധ്യം 
വര്‍ദ്ധിപ്പിക്കാമെന്നും കൂടുതല്‍ തൊഴിലവസ 
രങ്ങള്‍ സൃഷ്ടിക്കാമെന്നും പ്രതീക്ഷിക്കപ്പെട്ടി 
രുന്നു. പ്രത്യേകിച്ച്‌, തൊഴില്‍രഹിതരായ 
മണ്‍പാത്രനിര്‍മ്മാണ ജോലിക്കാരെ പുനരധി 
വസിപ്പിക്കുകയെന്നതും ഈ പദ്ധതിയുടെ 
മറ്റൊരു പ്രധാന ലക്ഷ്യമായിരുന്നു. കൂടാതെ 
അടുപ്പുകള്‍ കേടുതീര്‍ക്കാനും പരിപാലി 
ക്കാനും ഓരോപ്രദേശത്തും പ്രത്യേകം സംഘ 
ങ്ങളെ ചുമതലപ്പെടുത്താമെന്നും വിഭാവനം 
ചെയ്തിരുന്നു. 


മറ്റിടങ്ങളിലൊന്നും ഈ സാങ്കേതിക 
വിദ്യ പ്രചാരം നേടാതിരുന്നതിന്‍െറ അനുഭവ 
ത്തില്‍നിന്നും പരിഷത്ത്‌ പ്രയോജനകരമായ 
പാഠങ്ങള്‍ പഠിച്ചു എന്നും 1983.84 ആയപ്പോ 
ഴേക്കും ഒരു ആദ്യമാതൃക വികസിപ്പിച്ചു 
എന്നും പറയപ്പെടുന്നു. ഈ മാതൃകയ്ക്ക്‌ രൂപം 
നല്‍കുന്നതിനായി പരിഷത്തിന്‍െറ സാങ്കേതി 
കവിഭാഗം വ്യത്യസ്ത സാങ്കേതിക സാദ്ധ്യത 
കള്‍ ആരാഞ്ഞിരുന്നുവത്രെ. തുടക്കത്തില്‍ വിറ 
കിന്‍െറയും അതത്‌ ദേശത്തെ കളിമണ്ണി 
ന്‍െറയും ഗുണവ്യത്യാസം, വീടുകളുടെ 
മാതൃക, വായുസഞ്ചാര ഉപാധികള്‍, പാചക 
ശീലങ്ങള്‍ തുടങ്ങിയവയെല്ലാം കണക്കിലെ 
ടുത്ത്‌ നാല്‌ പ്രദേശങ്ങള്‍ തെരഞ്ഞടുക്കപ്പെട്ടു. 
ഈ നാല്‌ പ്രദേശങ്ങളില്‍ 800 അടുപ്പുകള്‍ 
വിതരണം ചെയ്തു. അവയുടെ നിരന്തരമായ 
നിരീക്ഷണത്തിനായി 160 പരിഷത്ത്‌ 
പ്രവര്‍ത്തകര്‍ നിയോഗിക്കപ്പെട്ടു. ഓരോ 
പ്രവര്‍ത്തകനും അഞ്ചുവീടുകള്‍ വീതം 
നിരീക്ഷിക്കേണ്ടിയിരുന്നു. ഇതുവഴി ലഭിച്ച 
വിവരങ്ങള്‍ ശ്രദ്ധാപൂര്‍വ്വം വിശകലനം 
ചെയ്തുകൊണ്ട്‌, 1986 ആയപ്പോഴേക്കും പുക 
യില്ലാത്ത അടുപ്പുകളുടെ സര്‍വ്വസമ്മതമായ 
ഒരു മാതൃക വികസിപ്പിച്ചു. താപക്ഷമത 
ഉയര്‍ന്നതോതില്‍ നിലനിര്‍ത്താനായി അടുപ്പി 
ന്‍െറ ഉള്‍വശത്ത്‌ കളിമണ്‍പാളി കൂട്ടിച്ചേര്‍ത്തി 
രിക്കുന്നു എന്നതാണ്‌ മറ്റിടങ്ങളിലെ മാതൃക 


കേരളപഠനങ്ങള്‍ 5 


പട്ടിക 1 
കേരളത്തില്‍ പുകയില്ലാത്ത അടുപ്പുകളുടെ വ്യാപനം 


വര്‍ഷം വീടുകളുടെ അടുപ്പ്‌ ആകെ സ്ഥാപിച്ച പരിഷത്ത്‌ അടുപ്പ്‌ 
എണ്ണം സ്ഥാപിക്കാന്‍ അടൂപ്പുകളുടെ സ്ഥാപിച്ച സ്ഥാപിച്ച 
യോഗ്യമായ എണ്ണം അടുപ്പുകളുടെ വീടുകളുടെ 
മ്റിട്ങളുടെ യണം എണ്ണം 
എണ്ണം ശ്രതമാനം) 
ന ലി] ലി] ി] രര ൭ 
198081 40659540 96455 41559905 
198182 41214486 87295 42187963 
198283 484134 98134 42822638 
19834 42489194 98976 4347170 
198485 431302 99816 4412837 
198586 43788368 300655 44794693 5154 3000 0.16 
1986.87 44245659 101496 45471555 12078 7000 0.27 
1987.88 45113550 0233 46715884 38424 27000 0.83 
1988.89 4582376 103176 46895552 78451 43000 1.67 
198990 46527304 104016 47656320 144735 59000 3.04 
1990.91 4723297 104857 49828154 212993 70000 4.41 


ടാ്ടട്ടകപാമാ 2യാ5ടികപിക മിാ യാവമ 
അവലംബം മകാളം കറമും രഞ്ജും സെരീസസ്ധ്‌ ഒഫ്‌ ഇന്ത്യ 7997 ഹാസ്ധിങ്ങി; കൊളം നാലും അഞ്ചും 
തിരു്ന്മപുരത്മെ പാര്വേമദ്യതര ൧ൌഈര്‍ജ്സ്പൊമ്കയികവിദ്യമ ഏതിസ്ധിമിയിയിനും. 


കളില്‍നിന്നും ഭിന്നമായി പരിഷത്ത്‌ മാതൃക 
യുടെ സവിശേഷത. 


സന്നദ്ധ്പവര്‍ത്തകര്‍ക്ക്‌ സാങ്കേതിക, 
സംഘാടനകാര്യങ്ങളില്‍ നല്‍കിയ തീവ്രപരി 
ശീലനമായിരുന്നു പ്രയോഗതന്ത്രത്തിന്‍െറ 
മറ്റൊരു പ്രധാനഘടകം. അടുപ്പുകളുടെ രൂപ 
കല്‍പനയിലും നിര്‍മ്മാണത്തിലും നേരിട്ട്‌ 
ഏര്‍പ്പെട്ടിരുന്നവരെത്തന്നെ പരീശീലന പരി 
പാടികളില്‍ അദ്ധ്യാപകരായി നിയോഗിച്ചു. 
ആവശ്യമുള്ള സാമഗ്രികള്‍ സംഘടിപ്പിക്കുക, 
അടുപ്പുകള്‍ നിര്‍മ്മിക്കുക, സ്ഥാപിക്കുക 
എന്നീ ദൌത്യങ്ങള്‍ ഈ പരിശീലനപരിപാടിക 
ളില്‍ ഉള്‍പ്പെട്ടിരുന്നു. തുടക്കത്തില്‍ 20 സന്നദ്ധ 
പ്രവര്‍ത്തകരെ പരിശീലനത്തിനായി തെര 
ഞ്ഞെടുത്തു. ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ടവര്‍ 
താലൂക്ക്‌-വില്ലേജ്തലങ്ങളിലുള്ള സന്നദ്ധ 
പ്രവര്‍ത്തകര്‍ക്ക്‌ പരീശീലനം നല്‍കുമെന്നും 
അങ്ങനെ വിദഗ്ദ്ധരായ പ്രവര്‍ത്തകരുടെ ഒരു 
ശ്യംഖലതന്നെ വികസിപ്പിക്കാമെന്നും കരുതി 
യിരുന്നു. സാങ്കേതികവിദ്യയുടെ പരിഷ്കര 


കേരളപഠഥനങ്ങള്‍ 5 


ണവും ആധുനികവല്‍ക്കരണവും നേരിടുന്ന 
പ്രതിബന്ധങ്ങളെ സംബന്ധിച്ച വിവരങ്ങള്‍ 
പ്രാദേശികതലം മുതല്‍ ഉയര്‍ന്നതലംവരെ 
അറിയാന്‍ കഴിയുമെന്നതായിരുന്നു ഇത്തര 
മൊരു ശൃംഖലയുടെ പ്രയോജനം. 


പുകയില്ലാ അടുപ്പുകളുടെ 
വ്യാപനം 


പട്ടിക ല്‍നിന്നും വ്യക്തമാവുന്നത്‌ 
ആറുവര്‍ഷത്തെ തീവ്രയതങ്ങളുടെ ഫല 
മായി കേരളത്തിലെ മൊത്തംവീടുകളുടെ 
നാലു ശതമാനത്തില്‍ മാത്രമാണ്‌ അടുപ്പുകള്‍ 
സ്ഥാപിക്കപ്പെട്ടത്‌ എന്നാണ്‌. യഥാര്‍ത്ഥ 
ത്തില്‍ ഓരോ വര്‍ഷവും സ്ഥാപിക്കപ്പെടുന്ന 
അടുപ്പുകളുടെ എണ്ണം പൂതിയ വീടുകളുടെ 
വര്‍ദ്ധനവിന്‍െറയത്രപോലും വരുന്നില്ല. 


പരിഷത്ത്‌ സ്ഥാപിച്ച അടുപ്പുകളുടെ 
വര്‍ഷംതിരിച്ചുള്ള എണ്ണമാണ്‌ ഒന്നാംപട്ടിക 


41 


യിലെ അഞ്ചാംകോളത്തില്‍ കാണുന്നത്‌. പട്ടി 
കയില്‍നിന്നും മനസ്സിലാക്കാന്‍ കഴിയുന്നത്‌ 
പരിഷത്ത്രടുപ്പുകളുടെ വര്‍ഷംതോറുമുള്ള 
വര്‍ദ്ധന കുറഞ്ഞുവരുന്നു എന്നാണ്‌. നേരത്തെ 
ചൂണ്ടിക്കാട്ടിയത്പോലെ അടുപ്പുകളുടെ 
ഉല്‍പാദനം, വിതരണം, പരിപാലനം എന്നിവ 
മെച്ചപ്പെടുത്താനും ഉപഭോക്താവിന്‍െറ മാറി 
വരുന്ന ആവശ്യങ്ങള്‍ക്കനുസരിച്ച്‌ അവയ്ക്ക്‌ 
മാറ്റം വരുത്താനുമുള്ള സംഘടനാപരമായ 
കഴിവുകള്‍ പരിഷത്തിന്‌ ഉണ്ടെന്നിരിക്കെ ഇത്‌ 
വളരെ ഉല്‍ക്കണ്ഠയുളവാക്കുന്ന കാര്യമാണ്‌. 
അതുകൊണ്ടുതന്നെ പരിഷത്ത്‌ 
അടുപ്പ്പദ്ധതിയില്‍നിന്നു പിന്‍മാറുന്നത്‌ ഈ 
സാങ്കേതികവിദ്യയുടെ വ്യാപനസാദ്ധ്യത ഇരു 
ഉടഞ്ഞതാക്കുന്നു. 


വ്യാപന്രപ്രക്രിയയുടെ പലവിധ 
മാനങ്ങള്‍ മനസ്സിലാക്കാന്‍ പ്രദാനവും ചോദ 
നവും ഉള്‍ച്ചേര്‍ന്നുകൊണ്ടുള്ള പഠനം അനി 
വാര്യമാണെന്ന്‌ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. 
ചോദനത്തിന്‍െറ പക്ഷത്തുനിന്ന്‌ നോക്കു 
, മ്പോള്‍ കണക്കിലെടുക്കേണ്ട മുഖ്യഘടക 
ങ്ങള്‍ സാങ്കേതികവിദ്യയുടെ അനുയോജ്യ 
തയും കുടുംബങ്ങളുടെ സാമൂഹ്യസാമ്പത്തിക 
സ്ഥിതിയുമാണ്‌. പ്രദാനത്തെ സംബന്ധിച്ചിട 
ത്തോളം പുതുസങ്കേതങ്ങളുടെ ലഭ്യത, പരി 
പാലനം, സന്നദ്ധപ്രവര്‍ത്തകരുടെ പ്രചോദനം 
തുടങ്ങിയ സംഘടനാപരമായ നിരവധി ഘട 
കരങ്ങള്‍ നിര്‍ണ്ണായക പ്രാധാന്യമുള്ളവയാണ്‌. 
ഈ പുതിയ ഗ്രാമീണസാങ്കേതികവിദ്യയുടെ 
വ്യാപനം ത്വരിതപ്പെടുത്തുന്നതിന്‌ മേല്‍സൂചി 
പ്പിച്ച ഘടകങ്ങള്‍ സൃഷ്ടിക്കുന്ന പ്രതിബന്ധ 
ങ്ങളുടെ സ്വഭാവം വിശകലനം ചെയ്യപ്പെടേ 


ണ്ടതുണ്ട്‌. 


ഗ്രാമതല അന്വേഷണം 


തിരുവനന്തപുരം നഗരത്തിന്‍െറ പ്രാന്ത 


പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തെ ആസ്പദമാക്കി 
ക്കൊണ്ടാണ്‌ അടുപ്പ്സാങ്കേതികവിദ്യയുടെ 


12 സ്െരീസസ്സ്‌ ഒഫ്‌ കു്മ്യ 7997, ഫയസ്ധിംശ! 


വ്യാപനത്തിലെ തടസ്സങ്ങള്‍ പരിശോധിക്കാന്‍ 
ലേഖകന്‍ ശ്രമിച്ചത്‌. വ്യാപനത്തിന്‍െറ പ്രശ്‌ന 
ങ്ങള്‍ മനസ്സിലാക്കുന്നതിനായി അന്വേഷണം 
നടത്താന്‍ ഒരു ഗ്രാമം ശുപാര്‍ശചെയ്യണമെന്ന്‌ 
പരിഷത്തിനോട്‌ ആവശ്യപ്പെട്ടപ്പോള്‍ കഴ 
ക്കൂട്ടം നിര്‍ദ്ദേശിക്കപ്പെടുകയാണുണ്ടായത്‌. 
ഗ്രാമത്തിലുള്ള പരിഷത്ത്‌ പ്രവര്‍ത്തകരുടെ 
വന്‍തോതിലുള്ള സാന്നിദ്ധ്യം അന്വേഷണ 
ത്തിന്‌ സഹായകമായിരിക്കുമെന്ന പ്രതീ 
ക്ഷയും ഈ ലേഖകന്‌ ഉണ്ടായിരുന്നു. 


കഴക്കൂട്ടത്തെ ആകെ ജനസംഖ്യ 25574 
ആണ്‌. 1980.81 വര്‍ഷത്തില്‍ മൊത്തം വീടു 
കളുടെ എണ്ണം 4592 ആയി കണക്കാക്കപ്പെട്ട 
രൂന്നു. ഗ്രാമത്തിലെ മുഖ്യതൊഴില്‍ കൃഷിയാ 
ണ്‌. ഉപതൊഴിലുകളായി കയര്‍നിര്‍മ്മാണവും 
കൊപ്രസംസ്കരണവും മീന്‍പിടുത്തവു 
മൂണ്ട്‌."? അടുപ്പുകള്‍ നിര്‍മ്മിക്കാന്‍ യോഗ്യ 
മായ 5500 വീടുകളോളം കഴക്കൂട്ടത്ത്‌ ഉണ്ടാ 
യിരുന്നതായി 1990ല്‍ കണക്കാക്കപ്പെട്ടിരുന്നു. 
എന്നാല്‍ 1986 മുതല്‍ 1990 വരെ ഇവിടെ 
ആകെ സ്ഥാപിക്കപ്പെട്ടത്‌ ഏകദേശം 500 
അടുപ്പുകളാണ്‌. ഇതില്‍ 450 എണ്ണം പരിഷത്ത്‌ 
സ്ഥാപിച്ചതായിരുന്നു. അതായത്‌, മൊത്തം 
സാദ്ധ്യതയുടെ എട്ടുശതമാനത്തോളം ഉപയോ 
ഗപ്പെടുത്താനേ പരിഷത്തിനു കഴിഞ്ഞുള്ളു. 
വ്യാപനനിരക്ക്‌ ഒട്ടുംതന്നെ തൃപ്തികരമ 
ല്ലെന്നു ചുരുക്കം. 


അടുപ്പ്സാങ്കേതികവിദ്യയുടെ വ്യാപന 
മാര്‍ഗ്ഗത്തിലുള്ള പ്രധാന പ്രതിബന്ധങ്ങള്‍ 
തിരിച്ചറിയുന്നതിനായി നൂറോളം ഉപഭോക്താ 
ക്കളുടെയിടയില്‍ ലേഖകന്‍ സര്‍വ്വെ നടത്തി. 
1987.88 വര്‍ഷത്തില്‍ പുകയില്ലാത്ത അടുപ്പു 
കള്‍ സ്ഥാപിച്ച എല്ലാ കുടുബങ്ങളെയും 
സര്‍വ്വെയില്‍ ഉള്‍പ്പെടുത്തിയിരുന്നു. അവര്‍ക്ക്‌ 
ഈ സാങ്കേതികവിദ്യയുടെ ഗുണദോഷങ്ങള്‍ 
മനസ്സിലാക്കുവാനുള്ള പരിചയം സിദ്ധിച്ചി 
രിക്കും എന്നതായിരുന്നു ഇതിനു കാരണം. 


കേരളപഠനങ്ങള്‍ 5 


കൂടാതെ ഈ അടുപ്പുകള്‍ ഉപയോഗിക്കുന്ന 
തിന്‌ തടപസ്സംനില്‍ക്കാനിടയുള്ള സാമൂഹ്യ 
സാമ്പത്തികരാഷ്ട്രീയഘടകങ്ങള്‍ മനസ്സിലാ 
ക്കാനായി പുതിയതരം അടുപ്പ്‌ ഉപയോഗി 
ക്കാത്ത 50 കുടുംബങ്ങളെക്കൂടി ബോധ 
പൂര്‍വ്വം സര്‍വ്വെയില്‍ ഉള്‍പ്പെടുത്തുകയു 
ണ്ടായി. അന്വേഷണം നടത്തിയ അടുപ്പുകള്‍ 
മുഴുവന്‍ പരിഷത്ത്‌ നിര്‍മ്മിച്ച്‌ സ്ഥാപിച്ചതാ 
യിരുന്നു. 


പുതിയസാങ്കേതികവിദ്യ 
സ്വീകരിച്ചവര്‍ 


ആരാണ്‌ ഈ സാങ്കേതികവിദ്യയുടെ 
സ്വീകര്‍ത്താക്കള്‍*? കുടുംബമേധാവികളുടെ 
തൊഴിലിന്‍െറ അടിസ്ഥാനത്തില്‍ പരിശോധി 
ക്കുമ്പോള്‍ ഈ സാങ്കേതികവിദ്യ ഉപയോഗ 
പ്പെടുത്തിയവരില്‍ ഭൂരിഭാഗവും ഉദ്യോഗ-സേ 
വന മേഖലയിലുള്ളവരാണെന്നാണ്‌ അന്വേ 
ഷണം വെളിപ്പെടുത്തിയത്‌,'? രണ്ടാംസ്ഥാ 
നത്ത്‌ കര്‍ഷകരാണ്‌. ഈ സാങ്കേതികയിദ്യ 
യുടെ പ്രചാരം പ്രധാനമായും താരതമ്യേന 
സാമ്പത്തികമായി മുന്നോക്കം നില്‍ക്കുന്ന 
വിഭാഗങ്ങള്‍ക്കിടയിലാണ്‌ എന്നകാര്യം അന്വേ 
ഷണത്തിലൂടെ വെളിപ്പെടുന്നു. അതെസമയം, 
ഗ്രാമത്തിലെ തൊഴില്‍ശക്തിയുടെ മുഖ്യഭാ 
ഗവും, ജനസംഖ്യയില്‍ കൂടുതല്‍ വ്യാപകമായ 
പ്രാതിനിധ്യമുള്ളവരുമായ കര്‍ഷകത്തൊഴി 
ലാളികള്‍, മത്സ്യത്തൊഴിലാളികള്‍, കയര്‍മേ 
ഖലയിലെയും നിര്‍മ്മാണമേഖലയിലെയും 
തൊഴിലാളികള്‍ തുടങ്ങിയവര്‍“ ഈ പ്രക്രിയ 
യുടെ സ്വാധീനമേഖലയ്ക്ക്‌ പുറത്താണ്‌ 
എന്നാണ്‌ പട്ടിക 2 സൂചിപ്പിക്കുന്നത്‌. 


പട്ടിക 2 
അടുപ്പ്‌ സ്വീകരിച്ച കുടുംബങ്ങളുടെ 
തരംതിരിവ്‌ (കുടുംബഭമധാവിയുടെ തൊഴി 
ലിന്‍െറ അടിസ്ഥാനത്തില്‍) 


തൊഴില്‍ കുടുംബങ്ങളുടെ 
എണ്ണം 

കൃഷി 30 

കൃഷിപ്പണി 6 


കെട്ടിടനിര്‍മ്മാണം, മത്സ്യബന്ധനം, 


കയര്‍പിരിക്കല്‍, മറ്റുതൊഴിലൂകള്‍ ി 

ഉദ്യോഗ സേവനമേഖന ടട 

കച്ചവടം ി 

ആകെ 100 
അവലംബം ; സ്പരീമ്ക' 


സാമൂഹ്യ-സാമ്പത്തിക പദവി നി 
ക്കുന്നതിനുള്ള സൂചകമെന്നനിലയില്‍ 
തൊഴില്‍ വളരെ അപര്യാപ്തമായ ഒന്നാ 
ണെന്ന്‌ പറയേണ്ടതില്ലല്ലൊ. കുടുംബങ്ങളുടെ 
വരുമാന നിലവാരമാണ്‌ കൂടുതല്‍ അനുയോ 
ജ്യമായ സൂചകമെന്ന്‌ തോന്നുന്നു. ഇതും 
പ്രശ്‌നവിമുക്തമല്ല. ഏവര്‍ക്കുമറിയാവു 
ന്നതുപോലെ, അന്വേഷകരുടെ മുന്നില്‍ വരു 
മാനം കുറച്ചുപറയുക എന്നത്‌ പൊതുവെ 
കാണപ്പെടുന്ന ഒരു രീതിയാണ്‌. അതുകൊണ്ട്‌ 
വരുമാനത്തിന്‍െറ നിജസ്ഥിതി അറിയാനായി 
ഉപഭോഗച്ചെലവാണ്‌ പരിഗണിച്ചത്‌. ഇതിന്‍െറ 
വിശദാംശങ്ങള്‍ പട്ടിക 4ല്‍കാണാം. ഇക്കാര്യം 
പരിശോധിക്കുന്നതിന്‌ മുമ്പായി കൈവശഭുമി 
യുടെ അളവിനെ ആസ്പദമാക്കി കുടുംബ 
ങ്ങളെ തരംതിരിക്കൂന്നത്‌ സംബന്ധിച്ച വിശ 
ദാംശങ്ങള്‍ സൂചിപ്പിക്കാം. വീട്ടുവളപ്പില്‍നിന്ന്‌ 
വിറക്‌ സംഭരിക്കാന്‍ കഴിയുന്നവരേക്കാള്‍ 
വേഗത്തില്‍ ഈ സാങ്കേതികവിദ്യ സ്വീകരി 
ക്കാനിടയുള്ളത്‌ വിറക്‌ വിലകൊടുത്ത്‌ വാങ്ങേ 
ണ്ടിവരുന്നവരായിരിക്കൂമല്ലോ. അടുപ്പ്‌ വ്യാപ 
നത്തിന്‍െറ ലക്ഷ്യംതന്നെ ദരിദ്രകൂടുംബങ്ങ 


13 ഈ തരംതിരിവ്‌ വരുമാനത്തിന്‍െറ മുഖ്യസ്രോതസുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്‌. 


14 ഗ്രാമത്തിലെ ജനസംഖ്യയുടെ തൊഴിലിനനുസരിച്ചുള്ള തരംതിരിവ്‌ കാണിച്ചത്‌ ഭൂരിഭാഗവും 
കര്‍ഷകത്തൊഴിലാളികളും പിന്നെ കയര്‍, മത്സ്യത്തൊഴിലാളികളുമാണെന്നാണ്‌. സ്വെരസ്സ്പ്‌ കഫ്‌ കുന്ത 


7997 ഹാന്ധിഞ്ങ്‌ കാണുക. 


ക്രേളപഠനങ്ങള്‍ 5 


43 


ളുടെ ഇന്ധനച്ചെലവ്‌ കുറയ്ക്കുക എന്നതായി 
രുന്നു എന്ന്‌ ഓര്‍മ്മിക്കുക. 


പട്ടിക 3 
അടുപ്പ്‌ സ്വീകരിച്ച കുടുംബങ്ങളുടെ 
തരംതിരിവ്‌ (കൈവശഭൂമിയുടെ 


അടിസ്ഥാനത്തില്‍) 
കൈവശഭൂമി കുടുംബങ്ങളുടെ 
എണ്ണും 
ഭൂരഹിതര്‍ ി 
10 സെന്‍റില്‍ കൂറവ്‌ ട്‌ 
10.25 സെന്‍റ്‌ 25 
25.50 സെന്‍റ്‌ ി 
50 സെന്‍റ്‌ . 1 ഏക്കര്‍ 23 
1. 2 ഏക്കര്‍ ടി 
2 ഏക്കറില്‍ കൂടൂതല്‍ ി 
ആകെ 100 


എന്നാല്‍ പട്ടിക 3 വെളിവാക്കുന്നത്‌ 
പൂതിയ അടുപ്പ്‌ സ്വീകരിച്ചവരില്‍ ഭൂരിഭാഗം 
കൂടുംബങ്ങള്‍ക്കും (100ല്‍ 68 കുടുംബങ്ങള്‍) 
25 സെന്‍റിനുമേല്‍ കൈവശഭൂമിയുണ്ടായിരു 
ന്നുവെന്നാണ്‌. ഇതാകട്ടെ കേരളത്തിലെ 
കൈവശഭൂമിയുടെ ശരാശരി അളവാണ്‌. ഈ 


കുടുംബങ്ങളില്‍ ഒട്ടുമുക്കാലും ഉദ്യോഗ-സേവ 
നമേഖലയെ ആശ്രയിക്കുന്നവരാണ്‌. ഭൂസ്ഥി 
തിയും വരുമാനവും കുറവുള്ള താരതമ്യേന 
ദരിദ്രങ്ങളായ ക്കുടുംബങ്ങള്‍ പുതിയ സാങ്കേ 
തികവിദ്യയുടെ വ്യാപന്രപ്രക്രിയയില്‍നിന്ന്‌ 
ഒഴിവാക്കപ്പെട്ട എന്നാണല്ലോ ഇതിനര്‍ത്ഥം. 


എങ്കിലും മറ്റ്‌ പല ഘടകങ്ങളെയും 
ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്‌. ഇന്ധന 
വില, ഇന്ധനോപയോഗം, ആഹാരച്ചെലവ്‌ 
എന്നിവതമ്മിലുള്ള പരസ്പരബന്ധമാണ്‌ 
ഇതില്‍ പ്രധാനം. പട്ടിക 4ല്‍നിന്ന്‌ വ്യക്തമാ 
വുന്നത്പോലെ വീടടുവളപ്പില്‍നിന്നുള്ള വിറകി 
ന്‍െറ ലഭ്യതയും അടുപ്പ്‌ സ്ഥാപിക്കുന്നതും 
തമ്മില്‍ വിപരീതബന്ധമാണ്‌ നിലനില്‍ക്കു 
ന്നത്‌. 550 രൂപയില്‍ക്കുറഞ്ഞ മാസവരുമാന 
മുള്ള കുടുംബങ്ങള്‍ കൂടുതലും വിറക്‌ വില 
കൊടുത്ത്‌ വാങ്ങുമ്പോള്‍ അതില്‍ക്കൂടുതല്‍ 
വരുമാനമുള്ളവര്‍ തങ്ങളുടെ വീട്ടുവളപ്പില്‍നി 
ന്നൂതന്നെ വിറക്‌ സംഭരിക്കുന്നതായാണ്‌ കാ 


ണുന്നത്‌. 


അന്വേഷണത്തില്‍നിന്നും വെളിവായ 
മറ്റൊരുകാര്യം, വീടിന്‍െറ തറവിസ്തൃതി കൂടു 
തലുള്ള കുടുംബങ്ങളിലാണ്‌ അടുപ്പുകള്‍ 
സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്‌ എന്നതാണ്‌ (പ 


പ്രട്ടിക 4 
വിറകിനായുള്ള കമ്പോള ആശ്രിതത്വവും, അടുപ്പുകളുടെ വ്യാപനവും 
ആഹരരച്ചെ ലവ്‌ കൂടുംബങ്ങളുടെ വീട്ടുവളപ്പില്‍നിന്നുള്ള കുമ്പോളത്തില്‍നിന്ന്‌ വിറക്‌ 
രൂപ) എണ്ണം വിറകിന്‍െറ ലഭ്യത വാങ്ങുന്നതിന്‍െറ അളവ്‌ 
(ശതമാനം) ശ്രതമാനം) 
[വ ലിലി ഷിനില്‍ ന്നാ. ളളി 
150-ല്‍ താഴെ ട്‌ ടം 100 
150 മുതല്‍ 250 വരെ ൫ - 300 
250350 16 0 90 
350450 2 20 80 
450550 ി 37 73 
550650 28 70 30 
650750 16 ടട 15 
750850 ി ] പി 
850 ഉം ഉപരിയും ി] 92 ി 


കേരളപഠനങ്ങള്‍ 5 


] 
ട്ടിക 5ല്‍ കാണുന്നതുപോലെ). അടുപ്പുകള്‍ 
സ്ഥാപിക്കുമ്പോള്‍ അടുക്കളയുടെ സ്ഥലസ 
കര്യം കുറഞ്ഞുപോവുന്നു എന്നതാവാം ചെറി 
യവീടുകളെ ഈ സാങ്കേതികവിദ്യയില്‍നിന്ന്‌ 
അകറ്റിനിര്‍ത്തുന്നത്‌. 


പട്ടികട 
അടുപ്പ്‌ സ്വീകരിച്ച കൂടുംബങ്ങളുടെ 
തരംതിരിവ്‌ (വീടിന്‍െറ തറവിസ്തൃതിയുടെ 


അടിസ്ഥാനത്തില്‍) 
തറവിസ്തൃതി കൂടുംബങ്ങള്‍ 
500 ചതുരശ്രഅടിയില്‍ താഴെ ി 
500750 15 
750000 25 
10001500 4 
1500ന്‌ മുകളില്‍ 3 
ആകെ 100 
അവലംബം ; സ്പരീമ്ലെ 


താരതമ്യേന വിസ്തൃതമായ കൈവശ 
ഭൂമി, ഉയര്‍ന്നതോതി ലുള്ള ഉപഭോഗച്ചെലവ്‌, 
വീട്ടുതറവിസ്തൃതിയുടെ വലിപ്പക്കൂടുതല്‍ 
തുടങ്ങിയവയും അടുപ്പുകള്‍ സ്ഥാപിക്കപ്പെടു 
ന്നതും തമ്മില്‍ ബന്ധമുള്ളതായി നാം കണ്ടു. 
ഇതേബന്ധം വിദ്യാഭ്യാസത്തിന്‍െറ കാര്യ, 
ത്തിലും ഉണ്ടെന്ന്‌ അന്വേഷണം വ്യക്തമാക്കി. 
പട്ടിക 6 കാണിക്കുന്നത്പോലെ, അടുപ്പ്‌ സ്വീക 
രിച്ചഛവരില്‍ വിദ്യാസമ്പന്നരായ (എസ്‌.എസ്‌. 
എല്‍.സി,യും ഉപരിയും) കുടുംബമേധാവിക 
ളുള്ള വീടുകളുടെ എണ്ണം ഏകദേശം 67 
ശതമാനമാണ്‌. സ്ത്രീകള്‍ നയിക്കുന്ന കുടും 
ബങ്ങളിലും വിദ്യാഭ്യാസനിലവാരവും 
പുതിയ സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതും 
തമ്മില്‍ ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല സ്ത്രീക 
ഉുടെ ഇഷ്ടാനിഷ്ടങ്ങള്‍ ഈ സാങ്കേതികവിദ്യ 
സ്വീകരിക്കപ്പെടുന്നതിനുള്ള നിര്‍ണ്ണായകഘട 
കമായി വര്‍ത്തിക്കുന്നുമുണ്ട്‌. 


കേരളപഠനങ്ങള്‍ 5 


പട്ടിക 6 
അടുപ്പ്‌ സ്വീകരിച്ച കുടുംബങ്ങളുടെ 
തരംതിരിവ്‌ (കുടുംബമേധാവിയുടെ വിദ്യാ 
ഭ്യാസ നിലവാരമനുസരിച്ച്‌) 


വിദ്യാഭ്യാസനിലവാരം കുടുംബങ്ങള്‍ 
നിരക്ഷരര്‍ 2 
ഠം തരം മൂതല്‍ 5.5൦ തരംവരെ 2 
5 മൂതല്‍ 9വരെ 29 
എസ്‌.എസ്‌.എല്‍.സി 35 
പ്രി.ഡിഗ്രി ലി 
ബിരുദം 15 
ബീരുദാനന്തരബിരുദം 
തൊഴിലധിഷ്ഠിതം ക 
ആകെ 300 
അവലാബ്ചം ; 


വിദ്യാഭ്യാസയോഗ്യതയുള്ളവര്‍ 
കുടുംബങ്ങളാണ്‌ പൂതിയ അടുപ്പ്‌ സാങ്കേതിക 
വിദ്യ സ്വീകരിച്ചത്‌. മാത്രമല്ല ഈ കുടുംബ 
ങ്ങള്‍ കൂടുതല്‍ ഭൂമിയുള്ളവയും അതുകൊണ്ടു 
തന്നെ വിറകിനായി കമ്പോളത്തെ കുറഞ്ഞ 
തോതില്‍ മാത്രം ആശ്രയിക്കുന്നവയുമായി 
രുന്നു. അതായത്‌, പൂതിയ സാങ്കേതികവിദ്യ 
സ്വീകരിച്ചത്‌ ഒരു നിശ്ചിത സാമൂഹിക-സാമ്പ 
ത്തിക നിലവാരമുള്ളവരായിരുന്നു. ആര്‍ക്കു 
വേണ്ടിയാണോ പുതിമ്മ സാങ്കേതികവിദ്യ ഉദ്ദേ 
ശിക്കപ്പെട്ടിരുന്നത്‌ അവര്‍ വ്യാപന്പ്രക്രിയക്ക്‌ 
പുറത്തായി. 


അറിവിന്‍െറ വഴികള്‍ 


ഈ സാങ്കേതികവിദ്യ സ്വീകരിക്കാന്‍ 
സാദ്ധ്യതയുള്ളവര്‍ക്ക്‌ അതുകൊണ്ടുണ്ടാവുന്ന 
പ്രയോജനം മനസ്സിലാക്കിക്കൊടുക്കുന്നതില്‍ 
ശാസ്ത്രപ്രസ്ഥാനത്തോടൊപ്പം സംസ്ഥാന 
സര്‍ക്കാരിന്‍െറ മുന്‍കൈയില്‍ പ്ര്ര.പത്രേതര 
മാദ്ധ്യമങ്ങളും പങ്ക്‌ വഹിക്കുകയുണ്ടായി. 
എന്നാല്‍ ശാസ്ത്രപ്രസ്ഥാനത്തിലെ സന്നദ്ധ 
പ്രവര്‍ത്തകരാണ്‌ അറിവിന്‍െറ മുഖ്യ ഉറവിട 
മായി വര്‍ത്തിച്ചത്‌ എന്നാണ്‌ അന്വേഷണം 


വെളിപ്പെടുത്തിയത്‌. വിവരങ്ങളുടെ ഉറവിടങ്ങ 
െപ്പറ്റി പട്ടിക 7ല്‍ നല്‍കുന്ന വിശദാംശങ്ങള്‍ 
ഈ നിരീക്ഷണത്തെ സ്ഥിരീകരിക്കുന്നു. 


പട്ടിക 7 
പുതിയസങ്കേതത്തെക്കുറിച്ചുള്ള 
അറിവിന്‍െറ ഉറവിടം 


ഉറവിടം കുടുംബങ്ങളുടെ എണ്ണം 


ശ്രതമാനം) 


1. പ്രത-പത്രേതര മാദ്ധ്യമങ്ങള്‍ 6 
2. സന്നദ്ധപ്രവര്‍ത്തകര്‍ 65 


പുതിയ സാങ്കേതികവിദ്യയെപ്പററിയുള്ള 
വിവരങ്ങളുടെ മുഖ്യസ്രോതസ്സുകള്‍ ശാസ്ത്ര 
സാഹിത്യപരിഷത്തിന്‍െറ പ്രവര്‍ത്തകരും 
ബന്ധുമിത്രാദികളും ആയിരുന്നു എന്നാണ്‌ 
പട്ടിക 7ല്‍നിന്നും വ്യക്തമാകുന്നത്‌. വ്യാപക 
മായ സാമൂഹ്യബന്ധങ്ങളുണ്ടായിരുന്നിട്ടുകൂടി 
ഗ്രാമതലത്തിലുള്ള വികസനപ്രവര്‍ത്തകര്‍ 
ഈ സാങ്കേതികവിദ്യ പ്രചരിപ്പിക്കുന്നതില്‍ 
അലസരായിരുന്നു എന്ന്‌ കാണുന്നു. 


പ്രദാനത്തിലെ പോരായ്മകള്‍ 


അടുപ്പുപയോഗിക്കുമ്പോള്‍ നേരിടുന്ന 
പ്രശ്നങ്ങള്‍ പ്രദാനത്തിലെ അപര്യാപ്തത 
യുടെ സൂചികയാണ്‌. പുതിയ അടുപ്പ്‌ ഉപയോ 
ഗിക്കുന്ന കുടുംബങ്ങള്‍ തങ്ങള്‍ നേരിടുന്ന 
ഒട്ടനവധി പ്രശ്‌നങ്ങളെപ്പറ്റി പരാതിപ്പെടുകയു 
ണ്ടായി. യഥാര്‍ത്ഥത്തില്‍, സ്ഥാപിക്കപ്പെട്ട 
100 അടുപ്പുകളില്‍ 75 എണ്ണം മാത്രമേ ഉപ 
യോഗത്തി ലുണ്ടായിരുന്നുള്ളു. "* ബാക്കി 
യുള്ളവ ഉപേക്ഷിക്കപ്പെടുകയും പരമ്പരാഗത 


അടുപ്പുകള്‍ പുനഃസ്ഥാപിക്കപ്പെടുകയും 
ചെയ്തു. ഈ സാങ്കേതികവിദ്യ ഉപേക്ഷിക്ക 
പ്പെടുന്നതിനുള്ള മുഖ്യകാരണങ്ങളാണ്‌ പട്ടിക 
8 കാണിക്കുന്നത്‌. 


അടുപ്പുകള്‍ പൊട്ടിപ്പൊളിയുക, പൂുകക്കു 
ഴല്‍ തകരുക, കത്തിപ്പിടിക്കാന്‍ കൂടുതല്‍ സമ 
യമെടുക്കുക തുടങ്ങിയവയാണ്‌ ഈ അടുപ്പു 
കള്‍ ഉപേക്ഷിക്കപ്പെടുന്നതിനുള്ള പ്രധാനകാ 
രണങ്ങള്‍ എന്ന്‌ പട്ടിക 8 വെളിവാക്കുന്നു. 
താഴ്‌ന്ന വിദ്യാഭ്യാസനിലവാരവും കുറഞ്ഞ 
ജീവിതച്ചെലവുമുള്ള കുടുംബങ്ങളിലാണ്‌ 
അടുപ്പുകള്‍ ഉപേക്ഷിക്കുന്ന പ്രവണത കൂടു 
തല്‍ പ്രകടമായത്‌." അടുക്കളയില്‍ വേണ്ടത്ര 
ഇടമില്ലാത്തതിന്‍െറ പേരില്‍ അടുപ്പ്‌ നീക്കം 
ചെയ്ത ഒരു കുടുംബവും ഉണ്ട്‌. വരുമാനം, 
വീട്ടിനുള്ളിലെ സ്ഥലസാകര്യം, വിദ്യാഭ്യാസ 
നിലവാരം എന്നീകാര്യങ്ങളെടുത്താല്‍ ഏറ്റവും 
താഴ്‌ന്ന സാമുഹ്യശ്രേണിയില്‍പ്പെടുന്ന ഒരു 
കുടുംബ മാണിത്‌. 


മറ്റു കുടുംബങ്ങള്‍ക്കൊന്നുംതന്നെ അടു 
പ്പുകളെപ്പറ്റി പരാതികളുണ്ടായിരുന്നില്ല 
എന്നല്ല ഇതിനര്‍ത്ഥം. വേറെയും 20 കുടും 
ബങ്ങള്‍ സമാനമായ പ്രശ്‌നങ്ങള്‍ നേരിട്ടി 
രുന്നു. പക്ഷെ കേടുവന്ന കുഴലുകള്‍, അടുപ്പി 
ന്‍െറ തട്ട്‌ എന്നിവ മാറ്റിസ്ഥാപിച്ചുകൊണ്ട്‌ 
പ്രശ്നങ്ങള്‍ മറികടക്കാന്‍ ഈ കുടുംബങ്ങള്‍ 
ക്ക്‌ കഴിഞ്ഞു. എങ്കിലും, വളരെക്കാലം ശ്രമ 
പ്പെട്ടതിനുശേഷമാണ്‌ ഇവ മാറ്റിസ്ഥാപി 
ക്കാനും കേടുതീര്‍ക്കാനുമുള്ള വിദഗ്ദ്ധരെ 
കണ്ടുപിടിക്കാന്‍ ഇവര്‍ക്ക്‌ കഴിഞ്ഞത്‌ എന്നാണ്‌ 
അന്വേഷണത്തില്‍നിന്നും മനസ്സിലായത്‌. 
വിദഗ്ദ്ധസംഘം പലപ്പോഴും വിദൂരസ്ഥലങ്ങ 
ഭിലായിരുന്നു എന്നതും ഇത്തരം ജോലികള്‍ 
ക്കായി അവര്‍ക്ക്‌ യാതൊരുവിധ സാമ്പത്തിക 
പ്രചോദനവും ലഭിച്ചിരുന്നില്ല എന്നതുമായി 


5 പരിഷത്ത്‌ സംഘടിപ്പിച്ച കൂടുതല്‍ സമഗ്രമായ ഒരുപഠനം കണ്ടെത്തിയത്‌ അടുപ്പുകള്‍ 
ഉപേക്ഷിക്കപ്പെടുന്നതിന്‍െറ തോത്‌ 20 ശതമാനമാണെന്നാണ്‌. വിശദാംശങ്ങള്‍ക്ക്‌ എം. എന്‍. സുധാകരന്‍, 
"ഡിഫ്യൂഷന്‍ ഫ്‌ ഇംപ്രുവ്ഡ്‌ ചൂളാസ്‌. എ സ്റ്റഡി വിത്ത്‌ റെഫറന്‍സ്‌ ടു കേരള, 

(തിരുവനന്തപുരം? സി.ഡി.എസ്‌, എം.ഫില്‍ പ്രബന്ധം, 1891) 


18 ഭൂരിഭാഗം കുടുംബങ്ങളുടെയും വിദ്യാഭ്യാസ നിലവാരം എസ്‌.എസ്‌.എല്‍.സി.യിലൂം താഴെയാണ്‌. 


46 


ക്രേളപഥനങ്ങള്‍ 5 


പട്ടിക 8 
അടുപ്പ്‌ ഉപേക്ഷിക്കുന്നതിനുള്ള മുഖ്യകാരണങ്ങള്‍ 


മുഖ്യകാരണങ്ങള്‍ 


കുടുംബങ്ങളുടെ എണ്ണം 


[2] 
ജീവിതച്ചെലവ്‌ (രൂപ) 


1. അടുപ്പിന്‍െറ തട്ട്‌ പൊട്ടിയത്‌ 3 150.ല്‍ താഴെ 
2, അടുപ്പുകള്‍ അടുക്കളയില്‍ 
സ്ഥലപരിമിതിയുണ്ടാക്കുന്നത്‌ 7150-ല്‍ താഴെ 
3. പുകക്കുഴല്‍ പൊട്ടിയത്‌ 16 60 
4, കത്തിപ്പിടിക്കുന്നതിന്‌ കൂടുതല്‍ 
സമയമെടുക്കന്നത്‌ 7 500ഉം ഉപരിയും 
അവക്വബ്ചം , സ്ര്മ്ലെ/ 


രുന്നു ഇതിനു കാരണം. അടുപ്പ്‌ സ്ഥാപിക്കു 


ന്നതിനെ അപേക്ഷിച്ച്‌ കുറഞ്ഞവേതനം 
മാത്രമേ കേടുപാട്‌ തീര്‍ക്കുന്നതിനും 
മാറ്റിസ്ഥാപിക്കുന്നതിനും ലഭിച്ചിരുന്നുള്ളു. 


ഒരു ഭാഗത്ത്‌ പ്രാദേശിക കൈത്തൊഴിലുകാ 
രുമായും, മറുഭാഗത്ത്‌ കുടുംബങ്ങളുമായും 
ദ്വിമുഖബന്ധം ഈട്ടിയുറപ്പിക്കുന്ന പ്രവര്‍ത്ത 
കരുടെ ഒരു കേന്ദ്രം വികസിപ്പിക്കുക എന്നതാ 
യിരുന്നു പദ്ധതിയുടെ ഉദ്ദേശ്യമെങ്കിലും അടു 
പ്പുകള്‍ സ്ഥാപിക്കുന്നതിനും കേടുപാടുകള്‍ 
തീര്‍ക്കുന്നതിനുമുള്ള പ്രാദേശികമായ 
വൈദഗ്ദ്ധ്യം വികസിച്ചിരുന്നില്ല എന്നാണ്‌ ഇത്‌ 
വ്യക്തമായും സൂചിപ്പിക്കുന്നത്‌. വളരെ 
പ്രാധാന്യമുള്ള ഈ കണ്ണിയുടെ അഭാവം 
അന്വേഷണം വെളിപ്പെടുത്തുന്നുണ്ട്‌. 


സാങ്കേതികവിദ്യാവ്യാപനം മന്ദഗതി 
യില്‍ ആയിരുന്നതിനാല്‍ പരിശീലനത്തിലൂ 
ടെയും പുന്ഃപരിശീലനത്തി ലൂടെയും ജില്ലാത 
ലംമൂതല്‍ താലൂക്ക്തലം വരെയും അതിലും 
ഗ്രാമതലംവരെയും പ്രവര്‍ത്തകര്‍ക്ക്‌ 
വൈദഗ്ദ്ധ്യം പകര്‍ന്നുകിട്ടേണ്ട പ്രക്രിയ ഉദ്ദേ 
ശിച്ചപോലെ നടന്നില്ല എന്നതാണ്‌ ഇതിനു 
കാരണം. അടുപ്പുകള്‍ സ്ഥാപിക്കുന്നതിനുള്ള 
പ്രാഥമികപരിശീലനം ലഭിച്ചിരുന്നവര്‍തന്നെ 
കൂടുതല്‍ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങള്‍ ലഭി 


താഴെ 


കേരളപഥനങ്ങള്‍ 5 


ച്ലപ്പോള്‍ ഈ പണി ഉപേക്ഷിച്ചു, ഇപ്പോള്‍ 
അടുപ്പ്‌ സ്ഥാപിക്കുന്നത്‌ ദൂരസ്ഥലങ്ങളില്‍ 
നിന്നും സാധനസാമഗ്രികള്‍ ഇറക്കുമതി 
ചെയ്തുകൊണ്ടാണ്‌ (ഏതാണ്ട്‌ 20 കി.മീ. അക 
ലെനിന്ന്‌). ഇത്‌ അതത്‌ പ്രദേശത്ത്‌ മണ്‍പാത്ര 
പണിക്കാര്‍ ഇല്ലാത്തതുകൊണ്ടല്ല. ഉദ്ദേശിക്ക 
പ്പെട്ട രീതിയിലുള്ള പരസ്പരബന്ധങ്ങള്‍ 
(കുടുംബങ്ങളും സന്നദ്ധപ്രവര്‍ത്തകരും 
കൈത്തൊഴിലുകാരും തമ്മില്‍) സ്ഥാപിച്ചെ 
ടൂക്കാന്‍ കഴിയാത്തതുമൂല മാണ്‌, ഇതുതന്നെ 
യാണ്‌ അടുപ്പുകളുടെ കേടുപാട്‌ തീര്‍ക്കുന്ന 
തിനും പൊട്ടിയഭാഗങ്ങള്‍ മാറ്റിസ്ഥാപിക്കുന്ന 
തിനും അനാവശ്യമായ കാലതാമസത്തിനിട 
വരുത്തിയതും. 


അടുപ്പിന്‍െറ വിവിധ ഭാഗങ്ങള്‍ക്കുണ്ടായ 
കേടുപാടുകള്‍, പൊട്ടിയഭാഗങ്ങള്‍ മാറ്റിസ്ഥാ 
പിക്കാനും കേടുപാട്‌ തീര്‍ക്കാനുമുള്ള പ്രയാ 
സങ്ങള്‍, അടുപ്പുകള്‍ കയ്യൊഴിക്കല്‍ തുടങ്ങിയ 
വയാണ്‌ ഈ സാങ്കേതികവിദ്യയുടെ വ്യാപന 
ത്തിനുണ്ടായ മുഖ്യതടസ്സങ്ങള്‍ എന്ന്‌ 
കാണുന്നു. കൂടാതെ, ഈ സാങ്കേതികവിദ്യ 
യുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ 
പ്രശ്‌നങ്ങളുമുണ്ടായിരുന്നു. ഇവയോരോന്നും 
ക്രമമായി പട്ടിക 9ല്‍ ചേര്‍ത്തിരിക്കുന്നു. 


47 


പട്ടിക 9 


പുകയില്ലാത്ത അടുപ്പുകളുടെ പ്രശ്‌നങ്ങള്‍ (കൂടുംബം തിരിച്ച്‌) 

മുഖ്യപ്രശ്നങ്ങള്‍ ഭ്ചുടുംബങ്ങളുടെ എണ്ണം 
1. കുഴലുകളുടെയും തട്ടിന്‍െറയും ഇടക്കിടെയുള്ള പൊട്ടല്‍ [. 
2. മരം ഒഴിച്ച്‌ പ്രാദേശിക ലഭ്യതയുള്ള മറ്റ്‌ ഇന്ധനങ്ങള്‍ക്ക്‌ 

(തെങ്ങില്‍നിന്ന്‌ കിട്ടുന്നവ, കരിയില തുടങ്ങിയവ) ചൂട്‌ 

നിലനിര്‍ത്താന്‍ കഴിയുന്നില്ല. 6 
3. കരിപിടിക്കലൂം, പുകദ്ധാരത്തില്‍ അടിഞ്ഞുകൂടുന്ന 

കരി നീക്കംചെയ്യാനുള്ള പ്രയാസവും 70 
4. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പാത്രങ്ങള്‍ക്ക്‌ 

അനുയോജ്യമായ ദ്വാരങ്ങളുടെ അഭാവം 65 
5. വിറക്‌ ചെറുതായി കീറിവയ്ക്കേണ്ടിവരുന്നു. ഇതിന്‌ സമയം കൂടുതലെടുക്കുന്നു [ 
6. തുടക്കത്തില്‍ തീകത്തിപ്പിടിക്കുക എന്നത്‌ വലിയപ്രശ്‌നമാണ്‌. 0 
7. പ്രധാന അടുപ്പില്‍നിന്നും ചൂട്‌ മറ്റ്‌ രണ്ട്‌ അടുപ്പുകളിലേക്ക്‌ വ്യാപിപ്പിക്കാന്‍ 

കഴിയാത്തതിനാല്‍ പാചകത്തിന്‌ വളരെയേറെ സമയമെടുക്കുന്നു. ടാ 


8. സ്ഥലപരിമിതിയും അതിന്‍െറ ഫലമായി നീണ്ടവിറകുകൊള്ളികള്‍ 
ഉപയോഗിക്കുന്നതിനുള്ള പ്രയാസവും ചോറ്‌ വാര്‍ക്കുന്നതിന്‍െറ പ്രശ്‌നവും. 61 
8. പരമ്പരാഗത അടുപ്പുകളില്‍ നിന്നുയരുന്ന പുകകൊണ്ട്‌ മഴക്കാലത്ത്‌ കൊപ്രയും 
മത്സ്യവും ഉണക്കാന്‍ കഴിയുമായിരുന്നു. ഈ അടുപ്പുകള്‍കൊണ്ട്‌ ആ പ്രയോജനമില്ല. 68 


അവലബ . സ്ര്റ്റെ! 


ഭൂരിഭാഗം കുടുംബങ്ങളും നേരിടുന്ന മുക 
ളില്‍ എടുത്തുകാണിച്ച പരിമിതികള്‍ ഈ 
സാങ്കേതികവിദ്യയുടെ വ്യാപനത്തെ പിന്നോ 
ടടിപ്പിച്ചിടുണ്ട്‌. അന്വേഷണത്തില്‍ മറ്റൊരു 
വിചിത്രമായ പ്രതിഭാസവും വെളിവാക്ക 
പ്പെട്ടു. ചുരുങ്ങിയത്‌ 25 കുടുംബങ്ങളിലെ 
കിലും പുകയില്ലാത്ത അടുപ്പുകള്‍ക്കൊപ്പം 
പരമ്പരാഗത അടുപ്പുകളും നിലനിര്‍ത്തിയിരി 
മൂന്നു. ഇവയില്‍ 10 കുടുംബങ്ങള്‍ കരിനി 
യുക, അടുപ്പിന്‍െറ തട്ട്‌ തകരുക തുടങ്ങിയ 
ഗുരുതരമായ പ്രശ്നങ്ങള്‍ നേരിടുന്നു. അവ 
യുടെ കേടുപാട്‌ തീര്‍ക്കുകയോ മാറ്റിസ്ഥാപി 
ക്കുകയോ ചെയ്യേണ്ടിയിരുന്നു, അതുചെയ്യാ 
ത്തതിനാല്‍ പരമ്പരാഗത അടുപ്പുകള്‍ പുനഃ 
സ്ഥാപിക്കേണ്ടി /നിലനിര്‍ത്തേണ്ടി വന്നു. 
പൂതിയ സാങ്കേതികവിദ്യയുടെ ആയുസ്സ്‌ 
അനിശ്ചിതമായതിനാല്‍ കേടുപാടുകള്‍ 
തീര്‍ത്താലും ഇതേ സംവിധാനം തുടരുമെന്ന്‌ 


48 


ഈ കുടുംബങ്ങള്‍ പറയുന്നു. മറ്റു പതിനഞ്ചു 
കൂടുംബങ്ങള്‍ പറഞ്ഞത്‌ പട്ടിക 9ല്‍ സൂചിപ്പിച്ച 
കാരണങ്ങളാണ്‌. ശേഷം കുടുംബങ്ങള്‍ 
മാത്രമേ പുകയില്ലാ അടുപ്പുകളെ പൂര്‍ണ്ണ 
മായും ആശ്രയിക്കുന്നുള്ളു. 


ചോദനനില 


ചോദനത്തെക്കുറിച്ച്‌ അറിയാനായി 
ഈ പ്രദേശത്തുതന്നെയുള്ള, പുതിയതരം അടു 
പ്ലുകള്‍ സ്വീകരിക്കാന്‍ സാദ്ധ്യതയുള്ളവരെന്ന്‌ 
കരരുതപ്പെടുകയും അതേ സമയം അടുപ്പുകള്‍ 
സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന, ഒരു 
ചെറിയ വിഭാഗത്തിനിടയിലും അന്വേഷണം 
വ്യാപിപ്പിക്കുകയുണ്ടായി. അവരുടെ സമീപന 
ങ്ങളെയും ധാരണകളെയും കൂടുതല്‍ നന്നായി 
മനസ്സിലാക്കാനും ഈ സാങ്കേതികവിദ്യ 
സ്വീകരിക്കാനുള്ള അവരുടെ വൈമനസ്യത്തി 


കേരളപഠനങ്ങള്‍ 5 


പട്ടിക 


10 


അടുപ്പ്‌ സ്വീകരിക്കാത്ത കൂടുംബങ്ങളുടെ തരംതിരിവ്‌ 
(പ്രധാനതൊഴില്‍, കൈവശഭൂമി, ചെലവ്‌, വിദ്യാഭ്യാസ്നിലവാരം, വീട്‌ 


തറവിസ്തൃതി എന്നിവയു 


ടെ അടിസ്ഥാനത്തില്‍) 


തൊഴില്‍ കുടുംബങ്ങള്‍ കൈവശഭൂമി ശരാശരി വിദ്യാഭ്യാസ വീട്ട്തറ 
(ഏക്കര്‍) പ്രതിമാസ നിലവാരം വിസ്തൃതി 
ഉപഭോഗച്ചെലവ്‌ (്രതൂരശ്ര അടി) 


ര്രൂപ] 


1] 


ന 


കൃഷി ി] 1.50 ടട 6 മുതല്‍ 500 മൂതല്‍ 
98 വരെ 750 വരെ 
കൃഷിപ്പണി 2 00 350 1 മൂതല്‍ 500ല്‍ താഴെ 
5 വരെ 
കല്‍പ്പണി, 7 1] 450 റ മുതല്‍ 500ല്‍ താഴെ 
കെട്ടിടനിര്‍മ്മാണം 5 വരെ 
മറ്റു തൊഴിലുകള്‍ 
ഉദ്യോഗ-സേവന 10 100 600 എസ്‌.എസ്‌.എല്‍.സി.യും 750 മൂതല്‍ 
മേഖല ഉപരിയും 1000 വരെ 
കച്ചവടം ലി 20 750 ബിരുദം 1000നു മുകളില്‍ 
ആകെ 50 
അവലാബം : സ്രീമ്ലെ 
ന്‍െറ കാരണങ്ങള്‍ വെളിവാക്കാനും ഇത്‌ കൂട്ടായഫലമാണ്‌. വിറകിന്‍െറ വില അതി 


സഹായകമായി. പുതിയ അടുപ്പുകളുപയോഗി 
ക്കുന്ന വീടുകളുടെ സമീപത്തുള്ള 50 വീടുക 
ളാണ്‌ പഠനത്തിനായി തെരഞ്ഞെടുത്തത്‌. ഈ 
അന്വേഷണത്തിന്‍െറ വിശദാംശങ്ങള്‍ പട്ടിക 
10ല്‍ കാണാം. 


അടുപ്പ്‌ സ്വീകരിക്കുന്ന കുടുംബങ്ങളുടെ 
സാമ്പത്തിക സ്ഥിതി, സ്വീകരിച്ചവരുടേതില്‍ 
നിന്നും ഭിന്നമാണെന്ന്‌ കാണാം. ഈ പുതിയ 
സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതില്‍നിന്നും 
ഇവരെ തടഞ്ഞതെന്ത്‌ എന്ന ചോദ്യമാണ്‌ ഈ 
സന്ദര്‍ഭത്തില്‍ ചോദിക്കേണ്ടത്‌. ആലോചന 
യില്‍ തെളിഞ്ഞ ചില സാദ്ധ്യതകള്‍ ഇവ 
യാണ്‌ , (ഒന്നുഅറിവില്ലായ്മ, വിശ്വാസമി 
ല്ലായ്മ (രണ്ട്‌) സംഘടനാപരമായ ശേഷിക്കു 
റവ്‌ (മൂന്ന) സാമൂഹ്യവും സാമ്പത്തികവുമായ 
അവശതകള്‍. അടുപ്പ്സാങ്കേതികവിദ്യയുടെ 
'ചോദനമാന്ദ്യം ഈ ഘടകങ്ങളുടെയെല്ലാം 


ക്രേളപഥനങ്ങള്‍ 5 


വേഗം കൂടിക്കൊണ്ടിരിക്കുന്നതിനാല്‍ ഏറെ 
ക്കുറെ എല്ലാവീടുകളും വിറക്‌ ലാഭിക്കാന്‍ 
ആഗ്രഹിച്ചിരുന്നു. പുതിയ സാങ്കേതികവിദ്യ 
യെപ്പറ്റി ആരാഞ്ഞപ്പോള്‍ 70 ശതമാനം കൂടും 
ബങ്ങളും പുതിയ അടുപ്പുകളെപ്പറ്റി അറിയാ 
മെന്ന്‌ പറഞ്ഞു. എന്നാല്‍ സാമൂഹ്യവും വിദ്യാ 
ഭ്യാസപരവുമായി പിന്നോക്കം നില്‍ക്കുന്ന 
കുടുംബങ്ങളില്‍ (കര്‍ഷകത്തൊഴിലാളികള്‍, 
കല്‍പ്പണിക്കാര്‍, മരപ്പണിക്കാര്‍, അരയേക്ക 
റില്‍ താഴെ ഭൂമിയുള്ള കര്‍ഷകര്‍) 26 ശതമാ 
നത്തിന്‌ മാത്രമേ ഈ അടുപ്പുകളെപ്പറ്റി അറി 
വുണ്ടായിരുന്നുള്ളു. ഉയര്‍ന്നവിഭാഗങ്ങള്‍ക്കി 
ടയില്‍ 80 ശതമാനത്തോളം കുടുംബങ്ങള്‍ക്ക്‌ 
പൂതിയ അടുപ്പുകളെപ്പറ്റി അറിവുണ്ടായിരുന്നു. 


പൂതിയ അടുപ്പുകള്‍ സ്വീകരിക്കാത്ത 
വരും സ്വീകരിച്ചുകഴിഞ്ഞവരും വ്യത്യസ്ത 


മാര്‍ഗ്ഗങ്ങളിലൂടെയാണ്‌ അടുപ്പുകളെപ്പറ്റിയുള്ള 


1] 


അറിവു നേടിയത്‌. അടുപ്പ്‌ സ്വീകരിച്ചവരില്‍നി 
ന്നും ഭിന്നമായി, സ്വീകരിക്കാത്തവരില്‍ ഭൂരി 
ഭാഗവും (80 ശതമാനം) ബന്ധുമിത്രാദികള്‍ 
വഴിയാണ്‌ ഈ സാങ്കേതികവിദ്യയെപ്പറ്റി അറി 
ഞ്ഞത്‌. ഇതില്‍ വളരെ ചെറിയ ഒരു വിഭാഗ 
ത്തിന്‌ (8 ശതമാനം) മാത്രമേ പരിഷത്തി 
ന്‍െറയും മറ്റും പ്രവര്‍ത്തകരിലൂടെ വിവരം 
ലഭിച്ചിരുന്നുള്ളു. ഈ സാങ്കേതികവിദ്യ സ്വീക 
രിക്കാന്‍ സാദ്ധ്യതയുള്ളവര്‍ക്ക്‌ വിവരമെത്തി 
ക്കുന്ന കാര്യത്തില്‍പ്പോലും സന്നദ്ധപ്രവര്‍ത്ത 
കരുടെ സ്വാധീനം പരിമിതമാണെന്നാണ്‌ 
വിജ്ഞാനവിതരണ പ്രരകിയയെപ്പറ്റി നടത്താ 
വുന്ന ഒരു നിരീക്ഷണം. 


പട്ടിക 11 
അടുപ്പുകളെപ്പറ്റി അറിവ്‌ നേടിയ 
കുടുംബങ്ങള്‍, ഉറവിടം 


സര്‍വ്വെ നടത്തിയ കുടുംബങ്ങളുടെ 


എണ്ണം ടാ 
പൂതിയ അടുപ്പുകളുണ്ടെന്ന വിവരം 
ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 35 


അതില്‍ സാമൂഹ്യമായും 
സാമ്പത്തികമായും 
ഉയര്‍ന്ന തട്ടിലുള്ള കുടുംബങ്ങള്‍ 26 


താഴ്‌ന്ന തട്ടിലുള്ള കൂടുംബങ്ങള്‍ 9 
വിവരങ്ങളുടെ ഉറവിടം കുടുംബങ്ങളുടെ എണ്ണം 
(ശരതമാനം) 
പ്രരത.പത്രേതര മാദ്ധ്യമങ്ങള്‍ ി 
സന്നദ്ധപ്രവര്‍ത്തകര്‍ ി 
ഗ്രാമവികസന പ്രവര്‍ത്തകര്‍ ി 
ബന്ധുക്കളും സൂഹൃത്തുക്കുളും 0 
ആകെ 100 


അവലംബം : സ്വരീമ്ലെ 


എന്തുകൊണ്ടാണ്‌ പൂതിയ അടുപ്പിനെക്കു 
റിച്ച്‌ അറിഞ്ഞവര്‍പോലും അടുപ്പ്‌ സ്ഥാപി 
ക്കാതിരുന്നത്‌* നേരത്തെ, ഉപഭോക്താക്കള്‍ 
അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെപ്പറ്റി പറ 
ഞ്ഞ ഭാഗത്ത്‌ ഈ പ്രശ്നത്തിന്‌ ഭാഗികമായ 


ഉത്തരം ലഭിക്കുന്നുണ്ട്‌. യഥാര്‍ത്ഥത്തില്‍, 
അടുപ്പുപയോഗിക്കാത്തവരുമായുള്ള കൂടി 
ക്കാഴ്ചകളില്‍നിന്ന്‌ ല്ലഭിച്ച വിവരങ്ങള്‍ ഏറെ 
ക്കുറെ, ഉപഭോക്താക്കള്‍ ഉന്നയിച്ച പരാതിക 
ളുടെ ആവര്‍ത്തനമായിരുന്നു. പട്ടിക 12 അടു 
പ്പുകള്‍ സ്ഥാപിക്കാതിരിക്കാനുള്ള കാരണ 
ങ്ങള്‍ നിരത്തുന്നു. 


പട്ടിക 12 
അടുപ്പുകള്‍ സ്ഥാപിക്കാതിരിക്കാനുള്ള 
കാരണങ്ങള്‍ 
മൂഖ്യകാരണങ്ങള്‍ കുടുംബങ്ങളുടെ എണ്ണം 
ശ്രതമാനം) 
1. അറിവില്ലാതിരുന്നത്‌ 30 
2. അടുപ്പ്‌ നിര്‍മ്മിക്കുന്നവരെ 
കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്‌ 60 
3. പ്രാരംഭച്ചെലവ്‌ കണ്ടെത്താനുള്ള 
പ്രയാസം 0 


4. അടുപ്പിന്‍െറ പ്രവര്‍ത്തനക്ഷമതയെ 
പറ്റിയുള്ള വാര്‍ത്തകള്‍ 


പ്രോല്‍സാഹനജനകമല്ല. ടട 
5. ബന്ധുക്കളും സുഹൃത്തുക്കളും 

ശൂപാര്‍ശചെയ്തില്ല 65 
അവലംബ ; സ്രവ്റെ 


ഗൌരവതരമായ ആന്തരിക ദാര്‍ബ്ബല്യ 
ങ്ങള്‍ ഈ സാങ്കേതികവിദ്യ സ്വീകരിക്കപ്പെടാ 
തിരിക്കുന്നതിനു കാരണമായി എന്നാണ്‌ പട്ടിക 
12 വ്ൃക്തമാക്കുന്നത്‌. 


(ന്ന) താഴ്‌ന്നവിഭാഗങ്ങളെ ലക്ഷ്യം 
വയ്ക്കുന്നതിലെ പരാജയം. 


രണ്ട്‌) നിര്‍മ്മാണ സാമഗ്രികള്‍ ഒരുക്കു 
വാനും വിദഗ്ദ്ധരെ സംഘടിപ്പിക്കുവാനുമുള്ള 
പ്രയാസം. 


(മൂന്ന്‌) കേടുപാടുതീര്‍ക്കല്‍, പരിപാലനം 
എന്നിവ സുഗമ മാക്കാന്‍ കഴിയുംവണ്ണം പ്രാദേ 
ശിക കൈത്തൊഴിലുകാരുമായി (അല്ലെങ്കില്‍ 
സാങ്കേതിക വിദഗ്ദ്ധര്‍) ജൈവബന്ധം സ്ഥാ 
പിക്കുന്നതി ലുണ്ടായ പരാജയം. 


കേരളപഠനങ്ങള്‍ 5 


(നാല) ഉപഭോക്താക്കളുടെ ആവശ്യ 
ങ്ങള്‍ നിറവേറ്റാന്‍ കഴിയാത്തവിധത്തിലുള്ള, 
അടുപ്പുകളുടെ സഹജമായ തകരാറുകള്‍, 


നിഗമനങ്ങള്‍ 


പരിഷത്ത്‌ രൂപകല്‍പനചെയ്ത അടുപ്പു 
കള്‍ പരിഷ്കരിക്കപ്പെട്ട ഇനമായിരുന്നെ 
ങ്കിലും ഉപഭോക്താവിന്‍െറ താല്‍പര്യങ്ങള്‍ക്ക്‌ 
തികച്ചും അനുയോജ്യമാവാന്‍ അവയ്ക്ക്‌ കഴി 
ഞ്ഞില്ല. പ്രദാനത്തിന്‍െറ പക്ഷത്തുനിന്ന്‌ 
നോക്കുമ്പോള്‍ അവ അനുയോജ്യമല്ലാതാവു 
ന്നത്‌ മാറ്റങ്ങള്‍ക്ക്‌ വഴങ്ങാത്ത രൂപഘടന കാര 
ണമാണ്‌. ഈ അടുപ്പുകള്‍ വിറകല്ലാത്ത മറ്റ്‌ 
ഇന്ധനങ്ങളുടെ ലാഭകരമായ ഉപയോഗം 
അസാദ്ധ്യമാക്കുന്നു. മറ്റുതരത്തിലുള്ള പ്രകൃ 
തിദത്ത ഇന്ധനങ്ങളുടെ ഉപയോഗക്ഷമതയും 
അവഗണിക്കപ്പെട്ടു. കേരളത്തിലെ വൈവിദ്ധ്യ 
മാര്‍ന്ന ഇന്ധനോപയോഗഘടന പരിഗണി 
ക്കുമ്പോള്‍ ഇത്‌ വളരെ പ്രധാനപ്പെട്ട ഒരു 
കാര്യമാണ്‌. അടുപ്പ്തട്ടും പുകക്കുഴലും പൊട്ടി 
പ്പോവുന്നത്‌, പാത്രംവയ്ക്കാനുള്ള ദ്വാരങ്ങ 
ളുടെ സയകര്യക്കുറവ്‌, കരി അടിഞ്ഞുകൂടല്‍, 
ചൂടുപിടിപ്പിക്കാനുള്ള പ്രയാസം തുടങ്ങി പുക 
യില്ലാത്ത അടുപ്പുകളുടെ ഉപയോഗവുമായി 
ബന്ധപ്പെട്ട കുഴപ്പങ്ങളത്രയും ഈ സാങ്കേതി 
കവിദ്യ സ്വീകരിക്കാനിടയുള്ള കുടുംബങ്ങളെ 
പ്പോലും പിന്തിരിപ്പിക്കുന്നു. അടുപ്പുകളുടെ 
പരിപാലനത്തിന്‌ വൈദഗ്ദ്ധ്യമുള്ള ആളുകള്‍ 
വേണ്ടത്രയില്ലാത്തത്‌ മറ്റൊരു പ്രശ്‌നമാണ്‌. 
ചോദനത്തിന്‍െറ കാര്യത്തിലാണെങ്കില്‍, ദരി 
ദ്രകൂടുംബങ്ങള്‍ ഭൂരിപക്ഷവും മാറ്റിനിര്‍ത്ത 
പ്പെട്ടു എന്ന്‌ നമ്മള്‍ കണ്ടു. 


പരിഷത്ത്‌ അടുപ്പുകളുടെ വര്‍ദ്ധനവില്‍ 
വന്ന കുറവ്‌ വ്യാപനത്തിന്‍െറയും സാങ്കേതിക 
മാറ്റത്തിന്‍െറയും പ്രക്രിയയിലെ പ്രതിസ 
ന്ധിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്‌. മുകളില്‍ എ 
ടുത്തുകാണിച്ച തടസ്സങ്ങളില്‍ ചിലതെങ്കിലും 
മറ്റ്‌ നവീനസങ്കേതങ്ങളുടെ കാര്യത്തിലും 
ബാധകമാവാനിടയുണ്ട്‌. 


കേരളപഠനങ്ങള്‍ 5 


ഭീമമായ സാമ്പത്തിക ഇളവ്‌, ഉപ 
ഭോക്താക്കള്‍ക്ക്‌ സാമ്പത്തിക നേട്ടത്തിനുള്ള 
സാദ്ധ്യത, വ്യാപനം ത്വരിതപ്പെടുത്താനായി 
ഒരു ശാസ്ത്രപ്രസമ്ഥാനത്തിന്‍െറ സജീവ പങ്കാ 
ളിത്തം എന്നീ അനുകൂലഘടകങ്ങളുണ്ടായിട്ടും 
ഈ സാങ്കേതികവിദ്യയ്ക്ക്‌ ജനസ്വീകാര്യത 
നേടാന്‍ കഴിയാത്തത്‌ വ്യാപനതന്ത്രത്തിന്‍െറ 
അനുയോജ്യതയെപ്പറ്റി ഗരവതരമായ ചോദ്യ 
്ങളുയര്‍ത്തുന്നുണ്ട്‌. സംഘടന മറ്റ്‌ പരിപാടി 
കളില്‍ വ്യാപ്ൃതമായിരുന്നു എന്നും പ്രശ്‌ന 
ങ്ങള്‍ക്ക്‌ സംഘടന നല്‍കുന്ന മുന്‍ഗണനാക്ര 
മത്തില്‍ മാറ്റമുണ്ടായി എന്നും പറഞ്ഞു 
കൊണ്ട്‌ പരിഷത്തിന്‌ സ്വയം കുറ്റവിമുക്തമാ 
വാന്‍ കഴിഞ്ഞേക്കും. എന്നിരിക്കിലും, വ്യാപ 
ന്പ്രക്ിയയില്‍ അന്തര്‍ലീനമായ സങ്കീര്‍ണ്ണത 
കളെ വേണ്ടത്ര മനസ്സിലാക്കാത്തതാണ്‌ 
യഥാര്‍ത്ഥത്തില്‍ ഇതിനു കാരണമെന്ന്‌ 
വ്യക്തമാണ്‌. അതായത്‌ അറിവുകള്‍ 
ഉപഭോക്താക്കളിലേക്കും തിരിച്ചും പ്രവഹി 
ക്കുന്ന ഒരു പ്രക്രിയയുടെ അടിസ്ഥാനത്തില്‍ 
സാങ്കേതികവിദ്യയിലുണ്ടാവുന്ന വര്‍ദ്ധമാന 
മായ മാറ്റം എന്ന ആശയത്തെ ഈ ശാസ്ത്ര 
പ്രസ്ഥാനത്തിന്‌ മുന്നോട്ട്കൊണ്ടുപോവാന്‍ 
കഴിഞ്ഞില്ല. അതിന്‍െറ ഫലമായി ഒരു 
നിശ്ചിത സാഹചര്യത്തിന്‍െറ കുരുക്കില്‍പ്പെട്ട്‌ 
സാങ്കേതികവിദ്യ മുരടിച്ചുപോയി. 


സാങ്കേതികവിദ്യയുടെ നവീകരണവും 
സ്വീകരണവും ഒരു നിശ്ചിതഘടന 
യ്ക്കുള്ളിലെ നാല്‌ പ്രധാനഘടകങ്ങളുടെ 
പ്രതിപ്രവര്‍ത്തനത്തിന്‍െറ തുടര്‍പ്രക്രിയയാ 
ണ്‌. ഗവേഷണത്തിലും വികസനത്തിലും 
ഏര്‍പ്പെട്ടവര്‍, സന്നദ്ധപ്രവര്‍ത്തകര്‍, രൂപകല്‍പ 
നയിലും ഉല്‍പാദനത്തിലുമേര്‍പ്പെടുന്ന 
കൈത്തൊഴിലൂകാര്‍, ഉപഭോക്താക്കളുടെ 
വീടുകളില്‍ സാങ്കേതികവിദ്യ സ്ഥാപിക്കുന്ന 
വര്‍ എന്നീ നാല്‌ ഘടകങ്ങള്‍. ഇതോടൊപ്പം 
ചേര്‍ക്കുന്ന ചിത്രം വ്യക്തമാക്കുന്നതുപോലെ, 
പ്രവര്‍ത്തകരിലൂടെയാണ്‌ പുതിയ സാങ്കേതി 
കവിദ്യയെപ്പറ്റിയുള്ള അറിവ്‌ പ്രചരിക്കുന്നത്‌. 
അവര്‍ പുതിയ സങ്കേതത്തിന്‍െറ ഉല്‍പാദന 
ത്തിന്‌ കൈത്തൊഴിലുകാരുടെ ഒരു പ്രത്യേക 
സംഘത്തെ ഏര്‍പ്പെടുത്തുന്നു, തുടര്‍ന്ന്‌ അത്‌ 
വീടുകളില്‍ സ്ഥാപിക്കുന്നതിന്‌ പ്രാദേശിക 


51 


1] 


സാങ്കേതികവിദ്യ-വിജ്ഞാന വ്യവസ്ഥ : പ്രവാഹവും പ്രതിപ്രവാഹവും 


ഗവേഷണവികസന സംവിധാനം 


സന്നദ്ധ പ്രവര്‍ത്തനം”. കുടുംബങ്ങള്‍ ക: കൈത്തൊഴിലൂകാര്‍ 


പ (സ്ഥാപനവും പരിപാലനവും) 
ക ന 


(രൂപകല്‍പനയും ഉല്‍പാദനവും) 


കൈത്തൊഴിലുകാരെയും (കല്‍പ്പണിക്കാര്‍) 
ഏര്‍പ്പെടുത്തുന്നു. സന്നദ്ധപ്രവര്‍ത്തകര്‍ നേരി 
ട്രൂുതന്നെയോ അതല്ലെങ്കില്‍ അടുപ്പ്‌ സ്ഥാപി 
ക്കൂന്ന പ്രാദേശിക കൈത്തൊഴിലൂുകാരിലൂ 
ടെയോ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗി 
ക്കുന്നതില്‍ കൂടുംബങ്ങള്‍ക്കുള്ള അനുഭവം 
ആരായുന്നു. ഈ വിവരം ഗവേഷണ-വികസന 
സംവിധാനത്തിലേക്ക്‌ നല്‍കുകയും അവിടെ 
നിന്നും ആവശ്യമായ രൂപമാത്ൃകാമാറ്റങ്ങള്‍ 
വരുത്തിയശേഷം ഉപഭോക്താക്കളിലേക്ക്‌ 
തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. സാങ്കേതിക 
വിദ്യ സാഹചര്യാനുഗുണമാവുന്നതുവരെ ഈ 
പ്രക്രിയ തുടരുന്നു. കുറച്ചു കുടുംബങ്ങള്‍ 
പൂതിയ സാങ്കേതികവിദ്യ സ്വീകരിച്ചു കഴിഞ്ഞ 
പ്യോഴേക്കും ഇത്തരത്തിലുള്ള പ്രവാഹത്തി 
ന്‍െറ ആദ്യഘട്ടം പൂര്‍ത്തിയായതായി ഞങ്ങ 
ഉടെ പഠനം വ്ൃക്തമാക്കുന്നു. എന്നാല്‍ 
പുതിയ സാങ്കേതികവിദ്യ സ്വീകരിച്ച കുടുംബ 
ങ്ങളും അതിന്‍െറ പരിപാലനജോലിയി 
ലേര്‍പ്പെട്ടവരും തമ്മിലും സന്നദ്ധപ്രവര്‍ത്ത 
കരും കൈത്തൊഴിലുകാരും തമ്മിലും 
ഉണ്ടായ ബന്ധത്തിന്‍െറ തുടര്‍ച്ചയില്ലായ്മ 
കാരണം രണ്ടാംഘട്ടത്തില്‍ നടക്കേണ്ടിയിരുന്ന 
തിരിച്ചുള്ള വിജ്ഞാനപ്രവാഹം നിലച്ചു 
പോയി. ഈ പ്രതിപ്രവാഹം നടന്നിരുന്നെ 
ങ്കില്‍തന്നെ സാങ്കേതികവിദ്യ സാഹചര്യാനു 
ഗുണമാക്കാനും അതിന്‍െറ പ്രവര്‍ത്തനവും 
പ്രയോഗക്ഷമതയും മെച്ചപ്പെടുത്താനുമുള്ള 
ക്രേ്രീകൃതയത്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 
നവീനസങ്കേതങ്ങളുടെ വ്യാപനം തുടര്‍ 
ച്ചയുള്ള, വൃത്തഗതിയിലുള്ള ഒരു പ്രക്രിയയാ 


52 


ണ്‌, വ്യാപനത്തിന്‍െറ പരാജയം ഈ പ്രക്രി 
യയുടെ പരിവാഹനത്തെ തകര്‍ക്കുന്നു, 


സമൂഹത്തിലെ ദരിദ്രവിഭാഗങ്ങളുടെ 
അടുപ്പുപയോഗവുമായി ബന്ധപ്പെട്ട ആവശ്യ 
ങ്ങള്‍ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും സാങ്കേതിക 
വിദ്യ പുതുക്കേണ്ടതിന്‍െറ പ്രാധാന്യം അന്വേ 
ഷണം തെളിയിക്കുന്നു. സാങ്കേതികവിദ്യക്ക്‌ 
സമ്പന്നവിഭാഗങ്ങളോടുണ്ടാവുന്ന അബോധ 
പൂര്‍വ്വമായ ചായ്വ്‌ അങ്ങനെയേ തിരുത്തു 
വാന്‍ കഴിയൂ. ഇത്‌ പറയുമ്പോഴും കേരള 
ത്തില്‍ പരിഷത്ത്‌ തന്നെയാണ്‌ അടുപ്പു സാങ്കേ 
തികവിദ്യയുടെ അനുയോജ്യമായ വിനിമയ 
കേന്ദ്രം എന്നു ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. 
സാങ്കേതികവിദ്യക്ക്‌ ഒരു തുടര്‍പ്രക്രിയ എന്ന 
നിലയില്‍ നവീകരണവും വ്യാപനവും ആവ 
ശ്യമായതിനാല്‍ ചില പ്രദേശങ്ങളില്‍മാത്രം 
ഒതുങ്ങിനില്‍ക്കുന്ന മറ്റ്‌ സന്നദ്ധസംഘടനകള്‍ 
ക്ക്‌ ഇത്‌ മുന്നോട്ട്‌കൊണ്ടുപോവുക പ്രയാസ 
മായിരിക്കും. പരിഷത്തിന്‍െറ ശക്തിയും 
പാരമ്പര്യവും യോഗ്യതകളും വെച്ചുനോക്കു 
മ്പോള്‍ ഈ സാങ്കേതികവിദ്യയുടെ വ്യാപന 
ത്തിന്‍െറ സാമ്പത്തികശാസ്ത്രം വേണ്ടരീതി 
യില്‍ തിരിച്ചറിഞ്ഞാല്‍ സംഘടനയ്ക്ക്‌ പദ്ധതി 
വിജയകരമാക്കാൻ കഴിയുമെന്നുറപ്പാണ്‌. 
കാലാന്തരത്തില്‍, ഈ സാങ്കേതികവിദ്യയുടെ 
വ്യാപകമായ ഉപയോഗത്തിന്‌ കേരളത്തിന്‍െറ 
ഗ്രാമസമൂഹത്തെ പരിവര്‍ത്തനപ്പെടുത്താ 
നുള്ള ആന്തരികശേഷിയുണ്ട്‌. 

[൧൭ പഠനത്തിന്‌ ആവശ്യമായ ഗ്രാമതലധിവര 
അശ്‌ ഗോഖരിക്കുനാതിന്‌ സി എസ്സ്‌ സുദ്ഭമമശത്‌ 
നരികിയേ സ്വഹാമയഠ നാന്മിപുരില്ലം സ്മതിക്കുന്മു.] 

പരിഭാഷ - എനീകെ. ശിവാനി 


കേരളപഠനങ്ങള്‍ 5 


നാട്ടറിവ്‌ 
മലബാറിലെ ഈത്താലകള്‍ 


ചി എച്ച്‌ ഭിരാരീ 


മലബാറിലെ ഇരുമ്പുല്‍പാദനചരിത്ര 
ത്തിന്‍െറ കാലപ്പഴക്കത്തെപ്പറ്റി അഭ്യൂഹങ്ങള്‍ 
മാത്രമേ സാദ്ധ്യമാവുകയുള്ളു. എങ്കിലും, 
കേരളത്തില്‍ പരക്കെ കണ്ടുവരുന്ന മഹാശി 
ലാസ്മാരകങ്ങളില്‍നിന്നും ധാരാളം ഇരുമ്പ്‌ 
ഉരുപ്പടികള്‍ കങണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്‌ എന്നത്‌ 
കാലഗണനയ്ക്ക്‌ സഹായകമായേക്കാവുന്ന 
ഒരു സൂചകമാണ്‌. വൈദേശിക സമൂഹങ്ങളെ 
കൊതിപ്പിച്ച സുഗന്ധദ്രവ്യങ്ങള്‍ ഉള്‍പ്പെടെ 
യുള്ള പഴയമലബാറിന്‍െറ കാര്‍ഷികഭൂപട 
ങ്ങള്‍ രൂപപ്പെടുത്തുന്നതില്‍ ഇരുമ്പ്‌ പണിയാ 
യുധങ്ങള്‍ നിര്‍വ്വഹിച്ച പങ്ക്‌, കടത്തനാടന്‍ 
പൊന്ന്യം വള്ളുവനാടന്‍ പ്രദേശങ്ങളുടെ 
ആയോധനകലാപാരമ്പര്യത്തിന്‌ പിന്‍ബലം 
നല്‍കിയ സവിശേഷമായ ഇരുമ്പായുധങ്ങ 
ളുടെ സാന്നിദ്ധ്യം എന്നീ വസ്തുതകളും മല 
ബാറിന്‌ നൂറ്റാണ്ടുകള്‍ പഴക്കമുള്ള ഒരു 
ഇരുമ്പുല്‍പാദനചരിത്രമുണ്ട്‌ എന്ന നിഗമന 
ത്തിലേക്കാണ്‌ നയിക്കുക. മലബാറിന്‍െറ 
കുന്നിന്‍നിരകളില്‍ കലര്‍ന്നുകിടക്കുന്ന ഇരുമ്പ 
യിര്‍പ്പാളികളെപ്പറ്റിയും വ്യാപകമായി നിലനി 
ന്നിരൂന്ന ഇരുമ്പുല്‍പാദനകേന്ദ്രങ്ങളെപ്പറ്റിയും 
വിദേശസഞ്ചാരികളുടെ യാത്രാവിവരണങ്ങ 
ളിലും ബ്രിട്ടീഷ്രേഖകളിലും കാണുന്ന പരാ 


മര്‍ശങ്ങളും ഈ നിഗമനത്തെ പിന്തു 
ണയ്ക്കുന്നു. അന്നത്തെ ഇരുമ്പയിര്‍ഖനനത്തി 
ന്‍െറ ചരിത്രസ്മാരകങ്ങളായി അയിരുമടകളും 
ഇരുൂമ്പയിര്‍ സംസ്കരണത്തിന്‍െറ ശേഷിപ്പു 
കളായ കീടക്കുല്ലുകളും ഇരുമ്പ്‌ 
ഉല്‍പാദിപ്പിച്ചിരുന്ന ചൂളകളായിരുന്ന ഈത്താ 
ലകളുടെ നഷ്ടാവശിഷ്ടങ്ങളും ഇന്നും നില 
നില്‍ക്കുന്നു. 


മലബാറിന്‍െറ ചരിത്രരചനയ്ക്ക്‌ ആധാ 
രമാക്കാന്‍കഴിയുന്ന ഇത്തരം രേഖകളും തെളി 
വുകളും പഠിച്ചുകൊണ്ട്‌ മലബാറിലെ 
ഇരുമ്പുല്‍പാദനചരിത്രത്തെ പുനര്‍നിര്‍മ്മി 
ക്കാനുള്ള ശ്രമമാണ്‌ ഈ പ്രബന്ധത്തില്‍ നട 
ത്തുന്നത്‌. ഇതിനായി മലബാറിലെ വിവിധപ്ര 
ദേശങ്ങളില്‍ നേരിടുള്ള അന്വേഷണവും നട 
ത്തുകയുണ്ടായി. വിജയകരമായി പൂര്‍ത്തിയാ 
ക്കാന്‍ കഴിഞ്ഞില്ലെങ്കില്‍പ്പോലും പഴയ 
ഇരുമ്പുല്‍പാദനരീതികളെ പുനഃസൃഷ്ടിക്കാ 
നുള്ള ഒരു പരീക്ഷണസംരംഭവും ഈ പഠന 
ത്തിന്‍െറ ഭാഗമായി നടത്തിയിട്ടുണ്ട്‌. നാട്ടറിവു 
കളുടെ ഈര്‍ജ്ജം ജനകീയവും ആരോഗ്യക 
രവും മാനുഷികവുമായ ശാസ്ത്ര-സാങ്കേതി 
കരൂപങ്ങളുടെ ആവിഷ്കാരത്തിനായി 
തിരികെ നേടുന്നതിനുള്ള ഉദ്യമമാണിത്‌.” 


1 മദ്രാസിലെ പി.പി.എസ്‌ടി. ഫണ്ടേഷന്‍െറ മുന്‍കൈയില്‍ കെ. അരവിന്ദാക്ഷന്‍െറ മേല്‍നോട്ടത്തില്‍ 
കേരളത്തിലെ നാട്ടറിവുകളെക്കുറിച്ചുനടന്ന പഠനങ്ങളിലൊന്നാണിത്‌. അരവിന്ദാക്ഷനോടൊപ്പം മുകുന്ദന്‍, 
ചന്ദ്രന്‍, ദിരാര്‍ എന്നിവരാണ്‌ പരീക്ഷണസംരംഭത്തിന്‌ നേതൃത്വം നല്‍കിയത്‌. 


കേരളപഠഥനങ്ങള്‍ 5 


ചില നിരീക്ഷണങ്ങള്‍ 


1800ല്‍ മലബാര്‍ സന്ദര്‍ശിച്ച 
ഫ്രാന്‍സിസ്‌ ബുക്കാനന്‍െറ യാത്രാവിവരണ 
ങ്ങളിലും വെസ്റ്റിന്‍െറയും ഹൊളാന്‍റി 
ന്‍െറയും നിരീക്ഷണങ്ങളിലും മലബാര്‍ 
കലക്ടറായിരുന്ന കൊനോലി 1854ല്‍ തയ്യാ 
റാക്കിയ റിപ്പോര്‍ട്ടിലും മലബാറിലെ ഇരുമ്പ 
യിര്‍ സംസ്കരണത്തെക്കുറിച്ച്‌ വ്യക്തമായ 
പരാമര്‍ശങ്ങളുണ്ട്‌. മലബാറില്‍ 34 ചൂളകള്‍ 
പ്രവര്‍ത്തിക്കുന്ന ഒരുല്‍പാദനകേന്ദ്രം സന്ദര്‍ശി 
ച്ചതിനെപ്പറ്റി ബുക്കാനന്‍ രേഖപ്പെടുത്തിയി 
ട്ടുണ്ട്‌. ഉല്‍പാദനത്തിന്‍െറ സാങ്കേതികഘടക 
ങ്ങളെപ്പറ്റി ഇവര്‍ക്ക്‌ അഭിപ്രായ ഐക്യമില്ലെ 
ങ്കിലും, കുന്നുകളിലെ ഇരുമ്പയിര്‍ലഭ്യതയെ 
ക്കുറിച്ചും ഇരുമ്പുല്‍പാദന്രപ്രക്രിയയെക്കുറി 
ച്ചുതന്നെയും ഏകദേശധാരണ ലഭിക്കാന്‍ ഇവ 
രുടെ നിരീക്ഷണങ്ങള്‍ സഹായകമാണ്‌. 


മുന്‍ഭാഗം 5.4 അടിയും പിന്‍ഭാഗം 4 
അടിയും ഉയരമുള്ള ചൂളകള്‍ കണ്ടുവെന്നാണ്‌ 
ബുക്കാനന്‍ രേഖപ്പെടുത്തിയത്‌. വെസ്‌റ്റിന്‍െറ 
റിപ്പോര്‍ട്ടില്‍ കാണുന്നത്‌ 6 അടി എന്നാണ്‌. 
ഹൊളാന്‍റ്‌ ആകട്ടെ ചൂളകള്‍ക്ക്‌ 10 അടി 
ഉയരമുണ്ടെന്നാണ്‌ പറയുന്നത്‌. എന്നാല്‍ 
കൊനോലി 6 അടിയും 10 അടിയും വീതം 
ഉയരമുള്ള രണ്ടുതരം ചൂളകളുടെ രേഖാചിത്ര 
ങ്ങള്‍ നല്‍കുന്നു. അതുപോലെതന്നെ, 
സംസ്കരണ്പ്രക്രിയയുടെ സമയദൈര്‍ഘ്യം 
മൂന്നുദിവസമെന്ന്‌ കൊനോലി സൂചിപ്പി 
ക്കുമ്പോള്‍ ബുക്കാനന്‍ ഒരു ദിവസമെന്ന്‌ രേഖ 
പ്പെടുത്തിയിരിക്കുന്നു. ഹൊളാന്‍റ്‌ 48 മണി 
ക്കൂര്‍ മുതല്‍ 60 മണിക്കൂര്‍വരെയുള്ള സമയ 
ദൈര്‍ഘ്യമാണ്‌ കണക്കാക്കിയിട്ടുള്ളത്‌. 
ഉഈത്താലയില്‍ നിക്ഷേപിക്കപ്പെടുന്ന കരിയും 
അയിരും തമ്മിലുള്ള അനുപാതം, അവയുടെ 
തൂക്കം, ഉലകളുടെ എണ്ണം, സംസ്കരിച്ചെടു 
ക്കുന്ന ഇരുമ്പുകട്ടിയുടെ തൂക്കം (ബുക്കാനന്‍ 
246.384 റാത്തല്‍, കൊനോലി 680 റാത്തല്‍, 
ഹൊളാന്‍റ്‌ 500560 റാത്തല്‍) എന്നീകാര്യങ്ങ 
ളിലും ഇവര്‍ അഭിപ്രായഭേദം പുലര്‍ത്തുന്നു. 

ി 


54 


ഇവരുടെ പൊതുവായ നിരീക്ഷണങ്ങളെ 
സംഗ്രഹിക്കാം: (ഒന്ന്‌) അയിരിന്‍െറയും വെള്ള 
ത്തിന്‍െറയും സാന്നിദ്ധ്യം കണക്കിലെടു 
ത്താണ്‌ ഉല്‍പാദന൯കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടിരു 
ന്നത്‌. (രണ്ട്‌) ഉലകള്‍ നിര്‍മ്മിച്ചിരുന്നത്‌ ആട്ടിന്‍ 
തോല്‍ ഉപയോഗിച്ചാണ്‌. (മൂന്ന്‌) അയിരുകല്ലു 
കള്‍ ഖനനംചെയ്യാന്‍ കൂന്താലിയും അറ്റം 
കൂര്‍പ്പിച്ച മുളകളും ഉപയോഗിച്ചു. (നാല്‌) 
പൊടിച്ച അയിരുകല്ലുകള്‍ മരപ്പാത്തികളിലിട്ട്‌ 
പുഴകളുടെ നീരൊഴുക്കില്‍ ശുദ്ധീകരിച്ചിരുന്നു. 
(അഞ്ച്‌) ഇന്ധനാവശ്യത്തിന്‌ ഇരൂള്‍മരത്തി 
ന്‍െറ കരിയാണ്‌ ഉപയോഗിച്ചിരുന്നത്‌. 


ചൂളകളുടെ ഉയരത്തെപ്പറ്റിയും ഇരുമ്പുല്‍ 
പാദനത്തിന്‍െറ കാലദൈര്‍ഘ്യത്തെപ്പറ്റിയു 
മുള്ള അവരുടെ അഭിപ്രായഭിന്നതകള്‍ മതി 
യായ നിരീക്ഷണത്തിന്‍െറ അപര്യാപ്തത 
സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മലബാറില്‍ പണ്ടു 
കാലംമുതല്‍ക്കേ കണ്ടുപോരുന്ന ഇരുമ്പുരുപ്പ 
ടികള്‍ക്കായി ഇരുമ്പ്‌ ഇറക്കുമതിചെയ്യേണ്ട 
ആവശ്യമുണ്ടായിരുന്നില്ലെന്ന്‌ ഈ നിരീക്ഷണ 
ങ്ങള്‍ അസന്നിഗ്ദ്ധമായി വ്യക്തമാക്കുന്നു. 


പര്യവേക്ഷണത്തെപ്പറ്റി 


1989-90ലാണ്‌ ഈ ലേഖകന്‍ മലബാ 
റിലെ അഞ്ചു ജില്ലകളിലായി പഠനയാത്രകള്‍ 
നടത്തിയത്‌, ഇരുമ്പുല്‍പാദനവൂമായി ബന്ധ 
പ്പെട്ട ചരിത്രാവശിഷ്ടങ്ങള്‍തേടി വയനാട്‌, മല 
പ്ലുറം ജില്ലകളില്‍ ഏറെക്കുറെ പൂര്‍ണ്ണമായും 
കോഴിക്കോട്‌, പാലക്കാട്‌, തൃശൂര്‍ ജില്ലകളില്‍ 
ഭാഗികമായും പര്യവേക്ഷണം നടത്തുകയു 
ണ്ടായി. വയനാട്‌ ജില്ലയില്‍ ഒരിടത്തും 
ഇരുമ്പുല്‍പാദനത്തിന്‍െറ അവശിഷ്ടങ്ങള്‍ 
കണ്ടെത്താന്‍ കഴിഞ്ഞില്ല. മറ്റു ജില്ലകളില്‍ 
മലപ്പുറമാണ്‌ തരുമ്പുല്‍പാദനചരിത്രത്തി 
ന്‍െറ സമ്പന്നവും വ്യാപകവുമായ തെളിവു 
കള്‍ സൂക്ഷിക്കുന്നത്‌. കൂടാതെ തദ്ദേശീയരായ 
ജനങ്ങളുടെ ഓര്‍മ്മകളും കേട്ടറിവുകളും ഈ 
നാടന്‍ സാങ്കേതികവിദ്യയെപ്പറ്റി മനസ്സിലാ 
ക്കാന്‍ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്‌. മല 
പ്പുറം, പാലക്കാട്‌ ജില്ലകളിലെ ചില സ്ഥല 


കേരളപഥനങ്ങള്‍ 5 


] 
നാമങ്ങളും തൊടികള്‍, തോടുകള്‍, കുന്നുകള്‍, 
എന്നിവയുടെ പേരുകളും ഇരുമ്പയിര്‍സംസ്‌ക 
രണത്തിന്‍െറ പാരമ്പര്യത്തെ വിളിച്ചോതുന്നു 
എന്ന വസ്തുതയും അവഗണിക്കാനാവില്ല. 


സ്ഥലനാമങ്ങള്‍ 


മലപ്പുറം, പാലക്കാട്‌ ജില്ലകളിലെ ചില 
സ്ഥലങ്ങളും തോടുകളും തൊടികളും കുന്നു 
കളും ഇരുമ്പുല്‍പാദനത്തിന്‍െറ സാങ്കേ 
തികഘടകങ്ങളെ ധ്വനിപ്പിക്കുന്ന പേരുകള്‍ 
സ്വായത്തമാക്കിയിരിക്കുന്നു.? കീടം, കരു, 
അയിര്‌, അയിരുമണല്‍, ഇരുമ്പ്‌, ആല, 
ഉയത്താല എന്നിവയുടെ മുദ്രകള്‍ പതിഞ്ഞവ 
യാണ്‌ ഈ പേരുകള്‍. ചില ഉദാഹരണങ്ങള്‍ 
നല്‍കാം. 


സ്ഥലനാമങ്ങള്‍ , 


കരുവാരക്കുണ്ട്‌, 
ഇരുമ്പുഴി, അരക്കുപറമ്പ്‌, ' 


തൊടികള്‍, ആലത്തൊടി, ആലപ്പറമ്പ്‌, 


കുന്നുകള്‍, ചെറിയ ഈത്താലക്കുന്ന്‌, 
വലിയ ഈത്താലക്കുന്ന്‌, അരീക്കുന്ന്‌, അരിമ 
ടക്കുന്ന്‌, നരിക്കുന്ന്‌, കീടക്കുന്ന്‌. 


തോടുകള്‍ ; അരീച്ചോല, അരിമണല്‍ 
ച്ചോല, അരീക്കുണ്ട്‌, 


പടുത്തോട്‌, പണ്ട്‌ അവില്‍ത്തോട്‌ 
എന്നാണ്‌ വിളിക്കപ്പെട്ടിരുന്നത്‌. ഇത്‌ 
അയിര്‍ത്തോടിനെറ രൂപാന്തരമാണെന്ന്‌ 
തോന്നുന്നു. അയിര്‌ എന്നപദം തീര്‍ത്തും 
അര്‍ത്ഥഭേദം വരുന്നരീതിയില്‍ ലോപിച്ചുപോ 
യതായിക്കാണാം. അയിരുമടയെന്നവാക്കിന്‌ 


അരിമടയെന്നും നരിമടയെന്നും രൂപാന്തരം 
വന്നിരിക്കുന്നു. അയിരുകുന്ന്‌ അരീക്കുന്നും 
നരീക്കുന്നുമായും, അയിരുമണല്‍ച്ചോല അരി 
മണല്‍ച്ചോലയായുക അരീച്ചോലയായും മാറി 
യിരിക്കുന്നു. എന്നാല്‍ സ്ഥലനാമങ്ങളുടെ 
വിശകലനത്തിലൂടെ ശ്രമകരമായ രീതിയില്‍ 
കണ്ടെത്തേണ്ട ആവശ്യം ഒട്ടുമില്ലാത്തവണ്ണം 
സമൃദ്ധമാണ്‌ ഇരുമ്പുല്‍പാദനവുമായി ബന്ധ 
പ്പെട്ട ഭരതികാവശിഷ്ടങ്ങള്‍. നൂറുകണക്കിന്‌ 
അയിരുമടകളും ലക്ഷക്കണക്കിന്‌ ടണ്‍ തൂക്കം 
വരുന്ന കീടക്കുന്നുകളും ഈത്താലകളുടെ 
അവശിഷ്ടങ്ങളും ഇപ്പോഴും കാണാം. 


അയിരുമടകള്‍ 


ആള്‍പ്പെരുമാറ്റംകുറഞ്ഞ ദിക്കുകളില്‍ 
പൊന്തക്കാടുകള്‍ക്കുള്ളില്‍ മറഞ്ഞിരിക്കുന്ന 
അയിരുമടകള്‍ ഒരു കാലഘട്ടത്തിന്‍െറ പൂരാ 
വൃത്തമാണ്‌.” രണ്ടുതരം അയിരുമടകളാണ്‌ 
മലപ്പുറംജില്ലയില്‍ കാണാന്‍ കഴിഞ്ഞത്‌. ഒന്ന്‌, 
കിടങ്ങുകളുടെ രൂപത്തിലുള്ളവ. സൌകര്യത്തി 
നായി ഇവയെ അയിര്‍ക്കിടങ്ങുകളെന്ന്‌ 
വിളിക്കാം. 2.3 അടി വീതിയിലാണ്‌ ഇവ 
കാണപ്പെടുന്നത്‌. ഭൂതലത്തിലേക്ക്‌ മുഴുവ 
നായും തുറന്നിരിക്കുന്നതിനാല്‍ ഇവയ്ക്ക്‌ 
വായുവും വെളിച്ചവും സുലഭമായി ലഭി 
ക്കുന്നു. ശേഖരിക്കുന്ന അയിരുകല്ലുകള്‍ മുക 
ളിലേക്ക്‌ ചുമന്നെത്തിക്കാന്‍ പടവുകള്‍ 
കൊത്തിയിട്ടുണ്ട്‌. രണ്ട്‌; ചെങ്കല്‍പാറകളില്‍ 
ചാരനിറത്തില്‍ അയിരിന്‍െറ പാളികള്‍ ദൃശ്യ 
മാകുന്നിടങ്ങളില്‍ തുരന്നുണ്ടാക്കുന്നവ. ഈ 
അയിരുമടകള്‍ വലിയ ഗുഹകളാണ്‌. ചിലതി 


2 ഈ ജില്ലകളില്‍ കണ്ടെത്തിയ ഇരുമ്പൂല്‍പാദന കേന്ദ്രങ്ങളുടെ പേരേട്‌; കരുവാരക്കുണ്ട്‌, തരിശ്‌, 
ഈത്താലക്കുന്ന്‌, ചെട്ടയങ്ങാടി, നിലമ്പൂര്‍, കാട്ടുമുണ്ട, കോട്ടുവാട്‌, അരക്കുപറമ്പ്‌, പേരൂര്‍, പൂന്താവനം, 
ചെത്തല്ലൂര്‍, ചുങ്കം, കുണ്ടൂര്‍ക്കുന്ന്‌, അങ്ങാടിപ്പുറം, പുത്തനത്താണി, പാണ്ടിക്കാട്‌, വാണിയമ്പലം, 
ഇരിങ്ങാട്ടുപറമ്പ്‌, പൂവ്ൃത്താണി, ചെറുനൂര്‍, മുള്ളിയാങ്കുറിശ്ശി, പെരുമ്പറമ്പ്‌, ചെറുക്കോട്‌, കക്കാട്‌, 
അരിക്കണ്ടംപാക്കം, അലനെല്ലൂര്‍, നെമ്മിനി, പട്ടിക്കാട്‌, കുറുമാലിക്കാവ്‌, ഇരുമ്പുഴി, വള്ളുവങ്കാട്‌, 
കൂരിയാട്‌, മലാപറമ്പ്‌, തോട്ടേക്കാട്‌, മരുത, ചുള്ളിയോട്‌, തെയ്കമ്പാടിക്കുന്ന്‌, നിരന്നപറമ്പ്‌, വെട്ടിക്കാട്ടിരി, 
പറമ്പൂര്‌; വെട്ടത്തൂര്‍, കരുവാമ്പാറ, പാലോട്‌, പുഴക്കാട്ടിരി, പുളിയ്ക്കപറമ്പ്‌, പെരുമ്പറമ്പൂമല, കടന്നമണ്ണ, 


ചെറുക്കുളം. 


1921ലെ മലബാര്‍ കലാപത്തില്‍ കമ്പനിപ്പടയില്‍ നിന്ന്‌ പ്രാണന്‍ രക്ഷിക്കാന്‍ മാപ്പിളമാര്‍ക്ക്‌ 


പലപ്പോഴും അഭയം നല്‍കിയ രഹസ്യസങ്കേതങ്ങള്‍ ഈ മടകളായിരുന്നു. 


കേരളപഠനങ്ങള്‍ 5 


] 
ന്‍െറ ആഴവും നീളവും അതിശയകരമാണ്‌. 
ഗുഹാമുഖം കഴിഞ്ഞാല്‍ അയിരുപാളികളുടെ 
കിടപ്പനുസരിച്ച്‌ ഗുഹ വലുതായിപ്പോകുന്നും 
മടകളുടെ വ്യാപ്തി വര്‍ദ്ധിക്കുന്നതിനനുസ 
രിച്ച്‌ ഒന്നിലധികം മുഖങ്ങള്‍ കാണാം. അതു 
പോലെതന്നെ, മടയുടെ ആഴവും വലിപ്പവും 
ഒരു നിശ്ചിത അളവിലെത്തിക്കഴിഞ്ഞാല്‍ 
അവിടെ ഒരു കിളിവാതില്‍ മാത്രമുള്ള കുനത്ത 
ചുവര്‌ നിലനിര്‍ത്തുന്നു. മട പൊളിഞ്ഞുവീ 
ഴ്രാതെ താങ്ങിനിര്‍ത്താനാണ്‌ ഈ ചുവരുകള്‍. 
ചുവരിലെ കിളിവാതില്‍ നൂഴ്‌ന്നാണ്‌ തുടര്‍ന്ന്‌ 
മട തുരക്കുന്നത്‌. 50.100 മീറ്റര്‍ നീളംവരുന്ന 
അയിരുമടകളുണ്ട്‌. ഇവ വാസ്തവത്തില്‍ ഒന്നി 
ലധികം അയിരുമടകളുടെ സമൂഹമാണ്‌. ആവ 
ശ്യമായ കാറ്റും വെളിച്ചവും ലഭിക്കാനായി 
വലിയ മടകള്‍ക്ക്‌ ഭൂതലത്തില്‍ പല ഗുഹാമു 
ഖങ്ങള്‍ നിര്‍മ്മിക്കുന്നു. വെളിച്ചം കിട്ടാനായി 
മദ്ധ്യാഹ്നത്തിന്‌ മുമ്പ്‌ പടിഞ്ഞാറെമുഖങ്ങ 
ളിലും മദ്ധ്യാഹ്നശേഷം കിഴക്കുഭാഗത്തെ 
മുഖങ്ങളിലും വെളുത്ത തുണികള്‍ 
തുക്കിയിടാറുണ്ടായിരുന്നു. 


അയിരുപാളികളുടെ ഘടന കിളികള്‍ പറ 
ക്കുന്നതിനോടാണ്‌ ഉപമിക്കപ്പെടുന്നത്‌. മണ്ണി 
നടിയില്‍ ഉയര്‍ന്നും താഴ്‌ന്നുമാണ്‌ അവയുടെ 
കിടപ്പ്‌. അയിരുകല്ലുകള്‍ ശേഖരിക്കാനായി ഒറ്റ 
ക്കൊക്കുള്ള കൂന്താലിയാണ്‌ ഉപയോഗിച്ചിരു 
ന്നത്‌. കടുപ്പം കൂടിയതും കുറഞ്ഞതുമായ 
അയിരുകല്ലുകളുണ്ട്‌. പൊട്ടിച്ചെടുക്കാനുള്ള 
പ്രയാസം കാരണം കുടുപ്പംകൂടിയവ ഉപേക്ഷി 
ക്കുകയാണ്‌ പതിവ്‌. ചുവപ്പുനിറം കൂടുതലുള്ള 
മൃദുലമായ കല്ലുകള്‍മാത്രം ഖനനത്തിനായി 
തെരഞ്ഞെടുക്കുന്നു. അയിരുകല്ലിലെ അയിരി 
ന്‍െറ തോതറിയാന്‍ അല്‍പം വെള്ളം ഇറ്റിച്ച്‌ 
നോക്കാറുണ്ട്‌. ഇങ്ങനെയാണ്‌ മടതുരക്കേണ്ട 
സ്ഥാനം നിര്‍ണ്ണയിച്ചിരുന്നത്‌. അയിരുപാറ 
വളരെ ഇളയതാണെങ്കില്‍ അയിരിന്‍െറ ശത 
മാനം കുറഞ്ഞിരിക്കുമത്രെ. 


കീടക്കല്പുകള്‍ 


ഇത്‌ ഇരുമ്പയിര്‍ സംസ്കരിച്ചശേഷമുള്ള 
അവശിഷ്ടമാണ്‌.*ൽ മലപ്പുറം ജില്ലയിലും 
തൃശൂര്‍, പാലക്കാട്‌ ജില്ലകളിലെ ചില പ്രദേ 
ശങ്ങളിലും ഇവ സുലഭമായി കണ്ടുവരുന്നു. 
കറുപ്പുനിറത്തില്‍ വളരെ മിനുമിനുത്തോ പരു 
ക്കനായോ തേന്‍കുടുപോലെയോ ആണ്‌ ഇവ 
യുടെ പ്രകൃതം. ഇവ പൊടിച്ച്‌ കാന്തംകൊണ്ട്‌ 
പരിശോധിച്ചാല്‍ വളരെ സൂക്ഷ്മമായ അള 
വില്‍ ഇരുമ്പുപൊടി കാണാന്‍ കഴിയും. അയി 
രൂസംസ്‌കരണം ശരിയായി പൂര്‍ത്തീകരിക്കപ്പെ 
ട്രാത്തതിന്‍െറ ലക്ഷണമായി ചിലസ്ഥലങ്ങ 
ളിലെ കീടക്കല്ലുകളില്‍ ഇരുമ്പിന്‍െറ തോത്‌ 
കൂടിയതോതില്‍ കാണപ്പെടുന്നുണ്ട്‌. 


ഈത്താലകള്‍ 


മലബാറില്‍ മലപ്പുറം ജില്ലയിലെ താഴേ 
ക്കാട്‌, വെട്ടത്തൂര്‍ പഞ്ചായത്തുകളിലാണ്‌ 
ഈത്താലകളുടെ അവശിഷ്ടങ്ങള്‍ ഏറ്റവുമ 
ധികം നിലനില്‍ക്കുന്നത്‌. ഇതില്‍ത്തന്നെ വെട്ട 
ത്തൂര്‍ പഞ്ചായത്തിലെ നിരന്നപറമ്പിലൂം 
താഴേക്കാട്‌ പഞ്ചായത്തിലെ അരക്കൂപ 
റമ്പിലും ഈ അവശിഷ്ടങ്ങള്‍ വ്യാപകമായി 
കാണാന്‍ കഴിയും. അരക്കുപറമ്പ്‌ മുമ്പ്‌ “ഉരു 
ക്കുപറമ്പ്‌' ആയിരുന്നു എന്നതിന്‌ ആ പ്രദേ 
ശത്തെ പല തൊടികളിലും കുന്നുകൂടിക്കിട 
ക്കുന്ന കീടക്കല്ലുകളും തകര്‍ന്നടിഞ്ഞ ഈത്താ 
ലകളുടെ അവശിഷ്ടങ്ങളും തെളിവു നല്‍ 
കുന്നു. 


തട്ടാരെക്കാരന്‍ അബൂബക്കര്‍ എന്നയാളി 
ന്‍െറ തൊടിയില്‍മാത്രം ഒന്‍പത്‌ ഈത്താലക 
ടെ അവശിഷ്ടങ്ങളുണ്ട്‌ - മൂന്ന്‌ ഈത്താല 
ത്തറകളും ഓരോ തറയിലും മൂന്ന്‌ വീതം 
ഈത്താലകളും. 30 അടി നീളവും 5 അടി 
വീതിയും 3 അടി ഉയരവുമുണ്ട്‌ ഈത്താലത്ത 
കള്‍ക്ക്‌. വലിയ കീടക്കല്ലുകളും ചെങ്കല്ലും 


4 പുരാണകിടമെന്ന്‌ ആയൂര്‍വ്വേദഗരന്ഥങ്ങളില്‍ പറയുന്നു. ഇത്‌ പശുവിന്‍പാലിലും മറ്റും 
സംസ്കരിച്ചെടുത്ത്‌ ലോഹദസ്മങ്ങള്‍ ഉണ്ടാക്കുന്നു. കീടക്കുല്ലുകളെ ഇരുമ്പിന്‍െറ കാട്ടമെന്നാണ്‌ പല 


വൃദ്ധരും വിശേഷിപ്പിച്ചത്‌. 


ക്രേളപഠനങ്ങള്‍ 5 


ദ്മീമത്ന ചറമ്ഥിചെ 700 ചര്‍ഷത്മിലേറെ പഴഷാമുക്കൂു ഉനതമാലയക്ക്‌ തഅതികെ 


പെരുക്കൊള്ലരീ കുങ്ഞയ്ളച്ഛനുക തലച്ചെന്തിയന്മും 


മണ്ണുമാണ്‌ തറയുടെ നിര്‍മ്മാണവസ്തുക്കള്‍. 
ഒരേ തറയിലുള്ള ഈത്താലകള്‍ പരസ്പരം 
തൊടാതെയാണ്‌ നില്‍ക്കുന്നത്‌. ദീര്‍ഘവ്ൃത്താ 
കൃതിയിലുള്ള നെരിപ്പോടില്‍നിന്നും അഞ്ചടി 
വരെ ഉയര്‍ന്ന ഈത്താലകളുടെ അവശിഷ്ട 
ങ്ങള്‍ ഞങ്ങള്‍ക്ക്‌ കാണാന്‍ കഴിഞ്ഞു. അഗ്ര 
ഭാഗം തകര്‍ന്നുപോയിരുന്നതിനാല്‍ മുഴുവന്‍ 
ഉയരം 
മാര്‍ഗ്ഗമുണ്ടായിരുന്നില്ല, 


എത്രയെന്ന്‌ കൃത്യമായി അറിയാന്‍ 
മുകളിലോട്ടുയരും 
തോറും കൂര്‍ത്തുവരുന്ന രീതിയിലാണ്‌ ഈത്താ 
ലയുടെ ഘടന. പിന്നിലെ ചുവര്‌ കൂടുതല്‍ 
ഉള്ളിലോട്ട്‌ എതിര്‍ദിശക 
ളിലെ ചുവരുകളുടെ കനം അടിയില്‍ 25, 
ഇഞ്ചും 18 ഇഞ്ചുമാണ്‌. 
എതിര്‍ചൂവരുകള്‍ക്കുള്ളില്‍ നെരിപ്പോടിന്‍െറ 
നീളം 4.5 അടിയും മുകളറ്റത്ത്‌ 3 അടി 11 
ഇഞ്ചും, മുന്‍ചുവര്‌ പൂര്‍ണ്ണമായും തകര്‍ന്നു 
പോയതിനാല്‍ മുന്നില്‍നിന്ന്‌ പിറകിലേക്കുള്ള 
വീതി തിട്ടപ്പെടുത്താന്‍ പറ്റുമായിരുന്നില്ല. 
മുന്‍ചുവര്‌ പൊളിച്ചാണ്‌ ഇരുമ്പുകട്ടികള്‍ പുറ 


വളഞ്ഞുവരുന്നു. 


മുകളഗ്രത്തില്‍ 


കേരളപഠഥനങ്ങള്‍ 5 


ത്തെടുത്തിരുന്നത്‌ എന്നതിനാലാവാം ആ 
ഭാഗം ഇത്രമാത്രം തകര്‍ന്നുപോയത്‌. മുകളില്‍ 
കൊടുത്ത അളവുകള്‍ സൂക്ഷ്മ മാണെന്ന്‌ അവ 
കാശപ്പെടാന്‍ കഴിയില്ല. മറ്റൊരു 
കാര്യം സുചിപ്പിക്കാനുള്ളത്‌, ബ്രിട്ടീഷുകാരുടെ 
രേഖകളില്‍ പറയുംപ്രകാരം തറനിരപ്പില്‍നി 
ന്നുയര്‍ന്നല്ല നെരിപ്പോടിന്‍െറ നില എന്നതാ 


ണ്‌. 


പ്രധാന 


ഈ ഈത്താലത്തറകള്‍ക്കടുത്തുതന്നെ 
അയിരുമടകളുണ്ട്‌. സമീപത്ത്കൂടെ ഒഴുകുന്ന 
ചാവല്‍ത്തോട്ടിലായിരിക്കണം പൊടിച്ച 
ഇരുമ്പയിര്‍ ശുദ്ധീകരിച്ചിരുന്നത്‌. നിരന്നപ 
റമ്പിലെ വൃദ്ധരുമായി സംസാരിച്ചെങ്കിലും ആ 
പ്രദേശത്തെ ഈത്താലകളുടെ കാലപ്പഴക്ക 
ത്തെപ്പറ്റി കൃത്യമായ അറിവൊന്നും ലഭിച്ചില്ല. 
80 വയസ്സിലേറെ പ്രായമുള്ള തൊണ്ടിയില്‍ 
രാമന്‍കുട്ടി എന്നവൃദ്ധന്‍ തന്‍െറ കുട്ടിക്കാ 
ലത്തും ഈത്താലകള്‍ തകര്‍ന്ന അവസ്ഥയില്‍ 
കണ്ടതായി ഓര്‍ക്കുന്നു. 100 വര്‍ഷത്തിലേറെ 


57 


പഴക്കമുള്ളവയാണ്‌ അവയെന്ന്‌ ഇതില്‍നിന്നും 
ഈഹിക്കാന്‍ കഴിയും. 


ഒടുവിലത്തെ ഈത്താലകള്‍ 


വളരെക്കാലം നീണ്ടുനിന്ന ഒരിടവേള 
യ്ക്കുശേഷം 1940കളില്‍ മലബാറില്‍ ഇരുമ്പു 
ത്താലകള്‍ വീണ്ടും പ്രവര്‍ത്തിച്ച്‌ തുടങ്ങു 
ന്നുണ്ട്‌. രണ്ടാം ലോകയുദ്ധത്തിന്‍െറ ഫല 
മായി തരുമ്പിനും ഉരുക്കിനും ഉണ്ടായ ക്ഷാമം 
പരിഹരിക്കാന്‍ നാടന്‍ ഇരുമ്പുല്‍പാദനവി 
ദ്യയെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു 
എന്നുവേണം കരുതാന്‍. നാല്‍പതുകളില്‍ 
ഉല്‍പാദനം നടന്ന പ്രദേശങ്ങളിലെ വൃദ്ധരും 
ഈ നിരീക്ഷണത്തെ ശരിവെക്കുന്നുണ്ട്‌. മല 
പുറം ജില്ലയില്‍ കരുവാരക്കുണ്ട്‌, നെമ്മിനി, 
പറമ്പൂര്‍, പൂന്താനം എന്നീ സ്ഥലങ്ങളിലാണ്‌ 
1940കളില്‍ ഇരുമ്പുല്‍പാദനം നടന്നത്‌. 
നെമ്മിനിയില്‍ യംഗ്‌ ഇന്ത്യ എസ്‌റ്റേറ്റിനും, 
പൂന്താനത്ത്‌ കിളിയമണ്ണീരി ഉണ്ണിന്‍ എന്ന ഒ 
രാള്‍ക്കും, പറമ്പൂരും കരുവാരക്കുണ്ടിലും 
പറമ്പൂര്‌ കുഞ്ഞപ്പു എന്ന ഒരാള്‍ക്കും വേണ്ടി 
യായിരുന്നു ഉല്‍പാദനം. 


ഈ കേന്ദ്രങ്ങളിലെല്ലാം ഉല്‍പാദനത്തിന്‌ 
സാങ്കേതികനേതൃത്വം നല്‍കിയ രാമന്‍ എന്ന 
പെരുങ്കൊല്ലന്‍ ലോഹശാസ്ത്രജ്ഞനായി 
അവരോധിക്കപ്പെട്ടു." പൂന്താനത്തെ ഇരുമ്പുല്‍ 
പാദന്രപ്രക്രിയ കാണാന്‍ വിദൂരസ്ഥലങ്ങളില്‍ 
നിന്നുപോലും ധാരാളം ആളുകള്‍ എത്തിയി 
രുന്നതായി പഴമക്കാര്‍ ഓര്‍ക്കുന്നു. അക്കാല 
മാവുമ്പോഴേക്കും ഇരുമ്പുല്‍പാദനം ഒര 
പൂര്‍വ്വ ദൃശ്യമായിത്തീര്‍ന്നിരുന്നെന്ന്‌ ഇതില്‍നി 
ന്നും വ്യക്തമാവുന്നു. ഈ ഉല്‍പാദനകേന്ദ്ര 


ങ്ങളൊന്നും ദീര്‍ഘകാലം നിലനിന്നില്ല. 
നെമ്മിനിയിലും കരുവാരക്കുണ്ടിലും ഉല്‍പാ 
ദനം ഏകദേശം രണ്ടുവര്‍ഷം നീണ്ടുനിന്നു. 
പൂന്താനത്തക്‌ രണ്ടുതവണമാത്രമേ അയിര്‌ 
സംസ്കരിച്ചുള്ളു. പറമ്പൂരില്‍ ഉല്‍പാദനം പല 
തവണ നടന്നെങ്കിലും എത്രകാലമെന്ന്‌ കൃത്യ 
മായറിയാന്‍ കഴിഞ്ഞില്ല. 


നാല്‍പതുകളില്‍ ഇരുമ്പയിര്‍ സംസ്കര 
ണത്തിനായി രണ്ടുതരം ഈത്താലകളാണ്‌ 
നിര്‍മ്മിച്ചിരുന്നത്‌-ഏകദേശം 6 അടിയും 10 
അടിയും ഉയരമുള്ളവ. (കൊനോലിയുടെ 
രേഖാചിത്രങ്ങളില്‍കാണുന്ന വലിപ്പം). കിളി 
യമണ്ണീരി ഉണ്ണിനെറ ഈത്താല ഈ ഇനത്തില്‍ 
പ്പെട്ടതായിരുന്നു. ഇവിടെ ആദ്യത്തെ ഈത്തില്‍ 
380 കി. ഗ്രാമും രണ്ടാമതായി 440 കി. ഗ്രാമും 
ഇരുമ്പുകട്ടി ലഭിച്ചു" ഈ ഈത്താലയില്‍ 
16.18 കുരിക്കകള്‍ (നിരീക്ഷണത്തിനുള്ള 
മണ്‍കുഴലുകള്‍) പിടിപ്പിച്ചിരുന്നു. 8 അടി ഉയ 
രമുള്ള ഈത്താലയുടെ ഉല്‍പാദനശേഷി 150 
മൂതല്‍ 250വരെ കി. ഗ്രാം ആണ്‌. ഇതില്‍ 
പ്രതിദിനം 10 പറ (150 ഇടങ്ങഴി) അയിര്‍ 
നിക്ഷേപിക്കും, മൂന്ന്‌ ദിവസം നീളുന്ന ഉല്‍പാ 
ഭന പ്രക്രിയയില്‍ 30 പറ അയിര്‌ സംസ്കരി 
ക്കപ്പെടുന്നു. കൃത്യമായി പറയാനാവില്ലെ 
ങ്കിലും, പ്രതിദിനം 8 ചാക്ക്‌ കരിയാണ്‌ കുത്തി 
പ്ലിരുന്നതെന്ന്‌ കരുതപ്പെടുന്നു. നെമ്മിനിയില്‍ 
പരിഷ്കരിച്ച രീതിയിലുള്ള ഒരുജോടി ച്ര്ര 
ത്തോലുകളാണ്‌ (മരത്തില്‍ തീര്‍ത്ത ചക്രവും, 
തകിടില്‍ തീര്‍ത്ത പങ്കയും ചേര്‍ന്നരുപം) ഉപ 
യോഗിച്ചിരുന്നത്‌. മറ്റെല്ലായിടങ്ങളിലും ആട്ടിന്‍ 
തോലിലും മൂരിത്തോലിലും നിര്‍മ്മിച്ച ഉല 
കളാണ്‌ ഉണ്ടായിരുന്നത്‌. 


5 പെരുങ്കൊല്ലന്‍ രാമന്‍, കയ്യാളായി പ്രവര്‍ത്തിച്ച പെരുങ്കൊല്ലന്‍ കോമന്‍, അയിര്‍ഖനനത്തിന്‌ 
നേതൃത്വംനല്‍കിയ കരുവാരക്കുണ്ടിലെ അരീപണിക്കാരന്‍ മൂഹമ്മദ്‌ എന്നിവര്‍ പതിറ്റാണ്ടുകള്‍ക്കുമുമ്പേ 
മരിച്ചു. അക്കാലത്ത്‌ ഉല്‍പാദനത്തിന്‍െറ സാങ്കേതികേതരമായ പ്രവൃത്തികളുമായി സഹകരിച്ചിരുന്ന 
ചിലര്‍ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു-കുഞ്ഞുക്കുട്ടു ആക്കപ്പറമ്പ്‌, ഐമുട്ടി കൊടുമുണ്ട, ചേരിപറമ്പില്‍ 
മൊയ്തീന്‍കുട്ടി കരുവാരക്കുണ്ട്‌, കരിപ്പാലി മൂഹമ്മദ്‌ കരുവാരക്കുണ്ട്‌, നെരുവില്‍ അലവിഹാജി 


നെമ്മിനി, കല്ലുവെട്ടി മൂഹമ്മദ്‌ കമാനം എന്നിവര്‍. 


6 ഉണ്ണിന്‍െറ ഈത്താലയില്‍ ഉല്‍പാദിപ്പിച്ച 45.50 കി. ഗ്രാം തൂക്കമുള്ള ഇരുമ്പുകട്ടികളിലൊന്ന്‌ പൂന്താനം 


ഇല്യത്ത്‌ ഇപ്പോഴുമുണ്ട്‌. 


കേരളപഠനങ്ങള്‍ $ 


പൂന്താനത്തെ ഈത്താലയില്‍ മൂന്നുനാള്‍ 
ഇടമുറിയാതെയാണ്‌ ഈത്ത്‌ നടത്തിയിരുന്നത്‌. 
ഇങ്ങനെ രൂപംകൊള്ളുന്ന ഇരുമ്പുക്ടി 
അടുത്ത പ്രഭാതത്തില്‍ പുറത്തെടുക്കുന്നു. 
അപ്പോഴേക്കും ഈത്താലയുടെ ചൂട്‌ ആറി 
യിരിക്കും. മുന്‍വശത്തെ മണ്‍പലകകള്‍ പൊ 
ളിച്ചുമാറ്റി, നെരിപ്പോടില്‍ വെള്ളം തുവിയതി 
നുശേഷമാണ്‌ ഇരുമ്പുകട്ടി പുറത്തെടുക്കു 
ന്നത്‌. ഇത്‌ വലിയ ഇരുമ്പ്‌ കൂടം ഉപയോഗിച്ച്‌ 
ഉടച്ചതിനുശേഷം ഗുണമേന്‍മയനുസരിച്ച്‌ 
തരംതിരിക്കുന്നു - നല്ലിരുമ്പ്‌, പോളയിരുമ്പ്‌, 
കയ്ച്ചിരുമ്പ്‌ എന്നിങ്ങനെ. ഇതില്‍ നല്ലിരുമ്പ്‌ 
നല്ല കടുപ്പമുള്ളതായിരുന്നെന്നും ഉരുക്ക്തന്നെ 
യായിരുന്നെന്നുമാണ്‌ പഴമക്കാരായ പെരു 
്കൊല്ലന്‍മാര്‍ പറയുന്നത്‌. അടിച്ചാല്‍ ചതയു 
ന്നര്ര കടുപ്പംകുറഞ്ഞ പച്ചിരുമ്പായിരുന്നു പോ 
ഉയിരുമ്പെന്ന്‌ വിളിക്കപ്പെട്ടത്‌. ഇരുമ്പുകട്ടി 
പൊട്ടിക്കുമ്പോള്‍ പൊഴിയുന്ന നുറുക്കുക 
ഭാണ്‌ കയ്ച്ചിരുമ്പ്‌. ഇത്‌ ഉരുക്കി കൂടുതല്‍ 
കുടൂപ്പമാവശ്യമുള്ള അരങ്ങള്‍ നിര്‍മ്മിക്കാനു 
പയോഗിച്ചിരുന്നു, ഉരുക്കുണ്ടാക്കാന്‍ സേല 
ത്തും ഹൈദരബാദിലും ഉണ്ടായിരുന്നതുപോ 
ലുള്ള പ്രത്യേക ചുളകളോ സംസ്്‌കണരീതി 
കളോ മലബാറില്‍ ഉണ്ടായിരുന്നതായി കാണു 
ന്നില്ല. 


നാളിരുമ്പിന്‍െറ 
ഗുണമേന്‍മ 


1894ല്‍ അയേണ്‍ ആന്‍റ്‌ സ്റ്റീല്‍ 
ഇന്‍സ്റ്റിറ്യയൂട്ടിന്‍െറ പ്രസിദ്ധീകരണത്തില്‍ 
ഭേണര്‍ അവതരിപ്പിച്ച പഠനത്തെ ആസ്പദമാ 
ക്കിയുള്ള ചര്‍ച്ചയില്‍ ചാള്‍സ്വുഡ്‌ മലബാര്‍ 
ഇരുമ്പിന്‍െറ ഗുണമേന്‍മ വ്യക്തമാക്കുന്ന 
നിരീക്ഷണങ്ങള്‍ നടത്തുന്നുണ്ട്‌. 1857ലെ 
ഒന്നാം സ്വാതന്ത്യസമരാനന്തരം മലബാറില്‍ 
നിന്ന്‌ പിടിച്ചെടുത്ത ഇരുമ്പായുധങ്ങള്‍ കോഴി 
ക്കോട്ടുള്ള ബ്രിട്ടീഷ്‌ പടകുടീരത്തിലാണ്‌ 


സൂക്ഷിച്ചിരുന്നത്‌. പിന്നീട്‌ ബ്രിട്ടീഷ്‌ ഭരണാധി 
കാരികള്‍ ഇത്‌ പൂര്‍ണ്ണമായും നശിപ്പിച്ച്‌ കള 
ഞ്ഞു, ഇത്‌ സംബന്ധിച്ച ചാള്‍സ്വുഡിന്‍െറ 
വാക്കുകള്‍ ഇവിടെ ഉദ്ധരിക്കാം; 


വിമ്പ്മമജനകമാമ ഈയ കൃരുപ്പടിക 
ഒളെല്ലാം കുന്മ്യയിചെ നാഴ്സിമുന്?യ്‌ നിര്‍മ്മ?കക്ഛ! 
ഭുത്മവയായിരുന്നു, അവ കഷണങ്ങളാക്കാല്‍്‌ 
ബല?ഷയമായ കകെക്ക്യതിക പണ്മിതെളുത്തു.... 
അഭകുക്ളുകെ മ്നാര്ത്ത ഭാഗങ്ങളിയ്‌ ഈയ 
കൃതിക പ്രമധാഗിച്ചെക്കിലും അവ ഒരിക്കലും 
മുറിഞ്ഞി്ല; എനാ കനാംകുടിയ പിന്‍ഭാഗം 
കഴു കുറഞ്ഞതാമ?മുന്തു, അതുകൊക്ട്‌ 
മുരച്ചയുള്കള ഭാഗങ്ങളില്‍ സ്വ്ചരിശിക്കാതെ അല 
കുകശീ മുറിച്ചെഴുക്കാരീ ന്ധാധിച്ഛു.... ഈയ 
മുമദ്ധാപകരണങ്ങളെള്ലാം കാളവങ്ടികളിയ്‌ 
(്രവര്ത്മനാമക്രന്ദങ്ങളിമലക്ക്‌ ര്മ്ഖപ്ലുര്‌ 
അമ്മണ്്‌ വര്‍ക്‌സ്‌കൊക്ളുപോധ?..പിന്മീട്‌ 
നശി്ച്ലു. 


അക്കാലത്ത്‌ മലബാര്‍ ഇരുമ്പൂല്‍പന്ന 
അള്‍ കേരളത്തിലുടനീളം പേരും പെരുമയും 
നേടിയെടുത്തിരുന്നു എന്ന വസ്തുതയും നാഴ്ടി 
രുമ്പിന്‍െറ ഗുണമേന്‍മ വൃക്തമാക്കുന്നുണ്ട്‌. 
നാട്ടിടങ്ങളില്‍ത്തന്നെ വിറ്റഴിക്കുന്നതിന്‌ 
പുറമെ കൊച്ചി, കൊല്ലങ്കോട്‌ " പ്രദേശങ്ങ 
ളിലും മലബാര്‍ ഇരുമ്പിന്‌ വന്‍തോതില്‍ വിപ 
ണികണ്ടെത്താന്‍ കഴിഞ്ഞിരുന്നു. വള്ളുവനാ 
ട്ടില്‍ നിന്നും കൊച്ചിഭാഗത്തേക്ക്‌ പ്രതിവര്‍ഷം 
300 ടണ്‍ ഇരുമ്പുകുട്ടികള്‍ കയറ്റുമതി ചെയ്തി 
രുന്നു എന്ന്‌ കൊനോലി രേഖപ്പെടുത്തിയിട്ടു 
ണ്ടല്ലോ. കൊല്ലങ്കോട്‌ നിന്നും നിര്‍മ്മിച്ചിരുന്ന 
എലവഞ്ചേരിക്കൊടുവാളുകളും പൊക്കിനിക്ക 
ത്തികളും മലപ്പുറം കത്തികള്‍, നിലമ്പൂരിലെ 
പൂട്ടുകള്‍, മഞ്ചേരിയിലെ ക്ഷാരക്കത്തികള്‍ 
തുടങ്ങിയ ഉല്‍പന്നങ്ങളും കേരളത്തിലെ മിക്ക 
പ്രദേശങ്ങളിലും പൊതുസമ്മതിനേടിയി 
രുന്നു. 


7 കൊല്ലങ്കോട്ടുള്ള ഇരുമ്പയിര്‍ നിക്ഷേപത്തെപ്പറ്റി ബുക്കാനന്‍ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലൂം അന്വേഷണത്തില്‍ 
അയിരുസംസ്‌കരണകേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയില്ല. 


കേരളപഠനങ്ങള്‍ 5 


ഇരുമ്പുല്‍പാദനത്തിന്‍െറ 
തകര്‍ച്ച 


മലബാറിന്‍െറ ചരിത്രത്തെയും 
സാംസ്‌കാരികരൂപങ്ങളെയും ആഴത്തില്‍ 
സ്വാധീനിച്ച ഈ നാടന്‍ സാങ്കേതികധാര 
തകര്‍ന്നുപോവാനുണ്ടായ കാരണങ്ങളെന്താ 
ണെന്ന്‌ കൃത്യമായിപറയാന്‍ പ്രയാസമാണ്‌. 
എങ്കിലും 1846 മുതലാണ്‌ നാടന്‍ ഇരുമ്പൂല്‍ 
പാദനത്തിനെറ തകര്‍ച്ചയ്ക്ക്‌ ആക്കംകൂടിയത്‌ 
എന്ന്‌ വ്യക്തമാണ്‌. അക്കാലത്താണ്‌ യൂറോ 
പ്യന്‍ മാതൃകയിലുള്ള 'പോര്‍ട്ടോനൊവോ' 
ഇരുമ്പുകമ്പനി ബേപ്പൂരില്‍ സ്ഥാപിതമായത്‌. 
വിലകുറഞ്ഞ ഇംഗ്ലീഷ്‌ ഇരുമ്പ്‌ വിപണി കയ്യ 
ടക്കിയപ്പോള്‍ നാടന്‍ ഇരുമ്പൂല്‍പാദകര്‍ക്ക്‌ 
പിടിച്ചു നില്‍ക്കാന്‍ കഴിഞ്ഞില്ല. നാട്ടുവ്യവസാ 
യങ്ങളെ തകര്‍ക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ 
ആസൂത്രിത സമ്മര്‍ദ്ദങ്ങളെ അതിജീവിക്കുന്ന 
തില്‍ ഈ നാടന്‍ സാങ്കേതികവിദ്യ പരാജയ 
പ്പെട്ടു എന്ന്‌ പറയാം. വൈദേശിക അധിനി 
വേശത്തിന്‌ കീഴില്‍ കോളനിരാജ്യങ്ങളി 
ലെല്ലാം നാടന്‍ സാങ്കേതികവൈദഗ്ദ്ധ്യം 
നേരിട്ട തകര്‍ച്ചയുടെ ഭാഗംതന്നെയാണ്‌ മല 
ബാറിലെ ഇരുമ്പുല്‍പാദനം നേരിട്ട 
തകര്‍ച്ചയും. 


അനുബന്ഥം 


നാടന്‍ തരുമ്പുല്‍പ്പാദനരീതി 
സൃഷ്ടിക്കാനുള്ള പരീക്ഷണം 


പൂനഃ 


പലവിധത്തിലുള്ള രധിനിവേശങ്ങ 
ളുടെ ഫലമായി അന്യംനിന്നുപോയ നാട്ടറിവു 
കളുടെ തനതുരൂപങ്ങള്‍ കണ്ടെത്താനും 
നമ്മൂടെ പാരമ്പര്യജ്ഞാനം തിരികെ നേടാനു 


മുള്ള ബോധപൂര്‍വ്വകമായ ശ്രമങ്ങള്‍ നടത്തേ 
ണ്ടതുണ്ട്‌ എന്ന തിരിച്ചറിവാണ്‌ ഈത്താലകുളെ 
പറ്റിയുള്ള തങ്ങളുടെ അന്വേഷണങ്ങള്‍ക്ക്‌ 
പ്രേരകമായത്‌. ഈ ലക്ഷ്യത്തിന്‍െറ ഭാഗമാ 
യാണ്‌ പഴയ ഇരുമ്പുല്‍പ്പാദനരീതികളെ. 
പൂനഃസൃഷ്ടിക്കാനുള്ള പരീക്ഷണസംരംഭ 
ത്തിന്‌ ഞങ്ങള്‍ തയ്യാറായത്‌. 1940കളില്‍ 
ഇരുമ്പുല്‍പാദനത്തിന്‍െറ സാങ്കേതികേതര 
മായ പ്രവൃത്തികളുമായി സഹകരിച്ചിരുന്ന 
വരും ഉല്‍പാദന്പ്രക്രിയ നേരിട്ടു കണ്ടിരുന്ന 
വരുമായ ചില വൃദ്ധരെ ഞങ്ങള്‍ക്ക്‌ കണ്ടെ 
ത്താന്‍ കഴിഞ്ഞു.” അവരുടെ അനുഭവങ്ങ 
ളെയും ഓര്‍മ്മകളെയും പെരുങ്കൊല്ലന്‍ മാരുടെ 
സാങ്കേതികസിദ്ധികളെയും ആശ്രയിച്ചുകൊ 
ണ്ടാണ്‌ ഞങ്ങള്‍ പരീക്ഷണത്തിന്‌ തുടക്കം 
കുറിച്ചത്‌. 


ഈത്താല നിര്‍മ്മാണം. 


പരീക്ഷണത്തിന്‍െറ ആദ്യപടിയായി 
ഈത്താലനിര്‍മ്മാണമാണ്‌ നടത്തിയത്‌." അത്‌ 
ഇപ്രകാരം: ഒരടി താഴ്ചയില്‍ ദീര്‍ഘചരുരാ 
കൃതിയില്‍ കാനകോരി, മണ്ണ്‌ കിളച്ചുകൂട്ടി, 
വെള്ളംചേര്‍ത്ത്‌ ചവിട്ടിക്കുഴച്ച്‌ രണ്ടുദിവസം 
*തരിപ്പിക്കാന്‍' (കരുത്തുകൂട്ടാന്‍) ഇടുന്നു, 
പിന്നീട്‌ കാനയില്‍ രണ്ട്‌-രണ്ടര കി. ഗ്രാം തൂക്കം 
വരുന്ന മണ്ണുരുളകള്‍ നിറയ്ക്കുന്നു. ഭൂതല 
ത്തില്‍ ഒരടി ഉയര്‍ത്തിയാണ്‌ മേല്‍ത്തറ 
തീര്‍ക്കുന്നത്‌. ഈ മേല്‍ത്തറയില്‍ മുന്‍വ 
ശത്തെ രണ്ടുമൂലകളിലും, പിന്‍ചുവരിന്‍െറ 
നടുക്കും വാഴപ്പിണ്ടികള്‍വെക്കുന്നു (ദ്വാരങ്ങള്‍ 
നിര്‍മ്മിക്കാന്‍ വേണ്ടിയാണിത്‌. മുന്‍വശത്തെ 
ദ്വാരം ഈത്താലയിലേക്ക്‌ കാറ്റ്പായിക്കാനും 
പിന്‍വശത്തേത്‌ ദ്രാവകരൂപത്തിലുള്ള കീടം, 
ഒലിച്ചുപോകാനുമാണി). ഈ വാഴത്തണ്ടൂ 


൫ പരീക്ഷണ്ര്രക്രിയക്ക്‌ സാങ്കേതിക നേതൃത്വം നല്‍കിയ പൂന്താനം കുഞ്ഞയ്യപ്പന്‍ (75 വയസ്സ! 
ലോഹശാസ്ത്രജ്ഞനായി അവരോധിക്കപ്പെട്ട പെരുങ്കൊല്ലന്‍ രാമന്‍െറ മകനും, അയനിക്കോട്‌ 
തലച്ചെനിയന്‍ (70 വയസ്സ്‌) മരുമകനുമാണ്‌. ഇവര്‍ ചെറുപ്പകാലത്ത്‌ ഈത്താലകളില്‍ 
പ്രവര്‍ത്തിച്ചവരായിരുന്നിലു. കുഞ്ഞയ്യപ്പന്‍ ഉല്‍പാദന പ്രക്രിയകള്‍ നേരില്‍ക്കുണ്ടിട്ടുണ്ടായിരുന്നു. 


9 1990 മാര്‍ച്ച്‌ മാസം 3ന്‌ ആണ്‌ ഈത്താല നിര്‍മ്മാണത്തിന്‌ തുടക്കം കുറിച്ചത്‌ പഴയ ഒരു 
സംസ്‌കരണകേന്ദ്രമായ പറമ്പൂര്‌ കൂഞ്ഞപ്പുവിന്‍െറ തൊടി ആയിരുന്നു പരീക്ഷണസ്ഥലം, 
കുഞ്ഞപ്പുവിന്‍െറ മകന്‍ സമദ്‌ മടികൂടാതെ ഈ സ്ഥലം ഉപയോഗിക്കാന്‍ അനുവദിച്ചു. 


കേരളപഠനങ്ങള്‍ 5 


കള്‍ക്ക്‌ മീതെ ചുവരുകള്‍ കെട്ടുന്നു. മണ്ണും 


ഉമിയും നല്ലവണ്ണം പാകപ്പെടുത്തിയാണ്‌ 
ചുവര്‌ നിര്‍മ്മിക്കാന്‍ ഉരുളകളുണ്ടാക്കുന്നത്‌. 
ഒരോ മണ്ണുരുളക്കനം (അരയടി) 


പൊങ്ങുമ്പോഴും ചുവരില്‍ നേര്‍ത്ത ഇല്ലി 
മുള്ളുകള്‍ പാകുന്നു. മണ്ണുരുളകള്‍ തമ്മില്‍ 
കടിച്ചിരിക്കാന്‍വേണ്ടിയാണിത്‌. വിള്ളാനും 
പൊളിഞ്ഞുവീഴാനും സാദ്ധ്യത ഉള്ളതിനാല്‍ 
ഒരേസമയം രണ്ടടിയില്‍കുടുതല്‍ കെട്ടിപ്പൊ 
ക്കുന്നില്ല. ഉയരുന്തോറും ഈത്താല ഒരു പുക 
ക്കുഴലിന്‍െറ ആകൃതിയില്‍ ഉള്ളിലേക്ക്‌ 
കൂര്‍ത്തുവരണം. മഴുകൊണ്ട്‌ ചെത്തിയും 
ചീകിയുമാണ്‌ രൂപസംവിധാനം പൂര്‍ത്തിയാ 
ക്കുന്നത്‌ എന്നതിനാല്‍ ചുവരുകള്‍ കനംകൂട്ടി 
യാണ്‌ നിര്‍മ്മിക്കേണ്ടത്‌. ഈത്താലയുടെ അടി 
ഭാഗവും ചുവരുകളുടെ ഉള്‍വശവും മിനൂസ 
പ്പെടുത്താന്‍ ഉറുമ്പിന്‍പുറ്റാണ്‌ ഉപയോഗി 
ക്കുക. മുന്‍ഭിത്തിയില്‍ തറയില്‍നിന്നും രണ്ട 
ടിയോളം ഉയരത്തില്‍ തുറസ്സാണ്‌. ഈ ഭാഗം 
സംസ്കരണ്പ്രക്രിയക്ക്‌ തൊട്ടുമുമ്പ്‌ മൂന്ന്‌ 
മണ്‍പലകകള്‍കൊണ്ട്‌ അടയ്ക്കുന്നു. ഇവ 
യൂടെ ചുവട്ടിലാണ്‌ കൂരിക്കുകള്‍ വയ്ക്കു 
ന്നത്‌. മുന്നിലെ അഗ്രത്തില്‍ ഒരിഞ്ച്‌ വ്യാസവും 
പിന്നില്‍ അരയിഞ്ചുമുള്ള ഒരു കുരിക്കയുടെ 
നീളം 17 ഇഞ്ചാണ്‌, കനം 4 ഇഞ്ചും. 
പൂളമരത്തിന്‍െറ്‌" ഇലയും തൊലിയും 
ചേര്‍ത്തുണ്ടാക്കുന്ന കൊഴുപ്പില്‍ വൈക്കോല്‍ 
ത്തൂരുമ്പും അരിച്ചെടുത്തമണ്ണും ഇടിച്ചു 
ചേര്‍ത്താണ്‌ ഞങ്ങള്‍ മണ്‍പലകകളും മണ്‍കു 
ഴലുകളും നിര്‍മ്മിച്ചത്‌. തകരത്തില്‍ നിര്‍മ്മിച്ച 
പങ്കയും സൈക്കിള്‍റിമ്മുമടങ്ങുന്ന ഒരുജോടി 
ഉലകളും"" ഞങ്ങളുപയോഗിച്ചു. ഈത്താല 
യുടെ കാറ്റോട്ടകളോട്‌ ചേര്‍ന്ന്‌ പടുത്ത 12 
ഇഞ്ച്‌ ഉയരംവരുന്ന തറകളിലാണ്‌ ഉലകള്‍ 


സ്ഥാപിക്കുന്നത്‌. ഉലകളുടെ കുഴലുകള്‍ ഈ 
ദ്വാരങ്ങളിലേക്ക്‌ കടന്നു നില്‍ക്കുന്നു. 
ി 


അയിരുശുദ്ധീകരണം 


ഉഈത്താലപ്പറമ്പില്‍ത്തന്നെയുള്ള ഒരു മട 
യില്‍നിന്നും കുഴിച്ചെടുത്ത അയിരുകല്ലുകള്‍ 
ഞങ്ങള്‍ ചുറ്റികകൊണ്ട്‌ പൊടിച്ചെടുത്തു. ഇത്‌ 
പൊടിയും തരിയും വേര്‍തിരിക്കാന്‍ 'കുന്നെ 
റിഞ്ഞു' (പൊടി കുന്നുരൂപത്തില്‍ കൂട്ടിയിടുക). 
അരിപ്പയില്‍ അരിച്ചെടുത്ത പൊടി സമീപ 
ത്തുള്ള തോട്ടിലെ നീരൊഴുക്കിലാണ്‌ ശുദ്ധീക 
രിച്ചത്‌."” ഒരറ്റം ഒരടിയും മറ്റേ അറ്റം അരയ 
ടിയും വീതിയുള്ള, അഞ്ചടിനീളമുള്ള ഒരു മര 
പ്ലാത്തിയിലിട്ടാണ്‌ അയിരുമണ്ണ്‌ കഴുകിയത്‌. 
പാത്തിയുടെ പാര്‍ശ്വങ്ങളില്‍ ആറിഞ്ച്‌ ഉയര 
ത്തില്‍ പലകകളുറപ്പിക്കും. പാത്തിയുടെ വീതി 
യേറിയഭാഗത്ത്‌ അയിരുമണ്ണിട്ട്‌ ഈ ഭാഗം 
നീരൊഴുക്കിന്‌ എതിരെ വെള്ളത്തില്‍ താഴ്ത്തി 
വെച്ച്‌ മണ്ണ്‌ കൈകള്‍കൊണ്ട്‌ നിര്‍ത്താതെ 
ഇളക്കുന്നു. ആറ്‌ ചട്ടി അയിരുമണ്ണില്‍നിന്ന്‌ 
ഞങ്ങള്‍ക്ക്‌ കിട്ടിയത്‌ ഒരു ചട്ടി അയിരാണ്‌. ഒരു 
സംസ്കരണ്യപ്രക്രിയയ്ക്ക്‌ 12001400 കി. 
ഗ്രാം അയിര്‍ ഉപയോഗിച്ചിരുന്നു. 


ഇന്ധനം 


ഇരൂള്‍, മരുത്‌, പൂവ്ൃത്തി എന്നീ കുടുപ്പ 
മുള്ള മരങ്ങള്‍ സംസ്കരിച്ചാണ്‌ ഇന്ധനത്തി 
നുള്ള കരി ഉണ്ടാക്കുക. ഇതില്‍ ഏറ്റവും 
ഇന്ധനക്ഷമമായത്‌ ഇരൂള്‍ക്കരിയാണ്‌. ഈ മര 
ങ്ങളുടെ കരികള്‍ക്ക്‌ ഇരുമ്പുകട്ടിയുടെ ഗുണ 
മേന്‍മ വര്‍ദ്ധിപ്പിക്കാന്‍ കഴിവുണ്ടെന്നാണ്‌ പഴ 
മക്കാരുടെ അഭിപ്രായം. കരി സംസ്കരിക്കു 


10 കുളൂര്‍മാവിന്‍െറ ഇലയും തൊലിയുമാണ്‌ ഏറ്റവും നല്ലത്‌. 


11 തലച്ചെനിയന്‍ നിര്‍മ്മിച്ച ഉലയില്‍ തകരപ്പങ്കയുടെ ഒപ്പം സൈക്കിള്‍ റിമ്മിനുപകരം വലിയ മരച്ചക്രമാണ്‌ 
ഉപയോഗിച്ചത്‌. മരച്ചക്രം ഒരുവട്ടം കറങ്ങുമ്പോള്‍ പങ്കം 40.50 പ്രാവശ്യം കറങ്ങുമായിരുന്നു. എന്നാല്‍ 
ചക്രത്തിന്‍െറ ഭാരക്കൂടൂതല്‍കാരണം കുറക്കാന്‍ ബുദ്ധിമൂട്ടായിരുന്നു. 


12 അയിരുശുദ്ധീകരണത്തിനന്‍െറ രീതി പറഞ്ഞുതരികയും മരപ്പാത്തി നിര്‍മ്മിക്കാന്‍ നിര്‍ദ്ദേശങ്ങള്‍ തരികയും 
ചെയ്ത കല്ലുവെട്ടി മുഹമ്മദ്‌, നെമ്മിനിയിലെ ഉല്‍പാദനത്തിന്‍െറ കാലത്ത്‌ അയിരു ശുദ്ധീകരണത്തില്‍ 


ഏര്‍പ്പെട്ടിരുന്നു. 


കേരളപഥനങ്ങള്‍ 5 


61 


ന്നത്‌ രണ്ടുരീതിയിലാണ്‌ “ചൂളയില്‍ നീറ്റിയും 
കുഴിയില്‍ മൂടിവയ്ക്കാതെ കത്തിച്ചും. കുഴിക്ക 
രീയാണ്‌ കൂടുതല്‍ ചൂടുല്‍പാദിപ്പിക്കുന്നത്‌. 
ചൂളക്കരിയുണ്ടാക്കാന്‍ ദീര്‍ഘവൃത്താകൃതി 
യില്‍ അരയടി താഴ്ചയില്‍ കുഴിയെടുത്ത്‌, 
ഭൂതലത്തില്‍ നാലുഭാഗത്തും കല്ലുകൊണ്ട്‌ 
പുകക്കുഴല്‍ നിര്‍മ്മിച്ച്‌, കുഴിയില്‍ വിറകടുക്കി 
പുകക്കുഴലിലൂടെ തീകൊടുക്കുന്നു. തുടര്‍ന്ന്‌ 
ചൂള പച്ചിലകള്‍കൊണ്ട്‌ പൊതിഞ്ഞ്‌ മുകളില്‍ 
മണ്ണിട്ട്‌ ഭദ്രമായി മൂടുന്നു, മൂന്നുദിവസം നീണ്ടു, 
നില്‍ക്കുന്ന ഈ സംസ്കരണ്പ്രക്രിയയുടെ 
നേട്ടം കരി ഒട്ടും വെണ്ണീരായിപ്പോകില്ല എന്ന 
താണ്‌, രണ്ടര-മൂന്ന്‌ അടി താഴ്ചയില്‍ അത്ര 
തന്നെ വ്യാസത്തില്‍ പമ്പരത്തിന്‍െറ ആകൃതി 
യിലാണ്‌ കുഴിക്കരി നിര്‍മ്മിക്കാന്‍ കുഴിയെടു 
ക്കുന്നത്‌. വിറകടുക്കി തീകൊടുത്താല്‍ ഒന്ന്‌ 
രണ്ട്‌ മണിക്കൂര്‍കൊണ്ട്‌ കത്തിത്തീരും. ഉടനെ 
ത്തന്നെ വെള്ളംതളിച്ച്‌ പച്ചിലകള്‍ കൊണ്ട്‌ 
മൂടി മുകളില്‍ മണ്ണിട്ട്‌ ഭദ്രമാക്കുന്നു. രണ്ടുമ 
ണിക്കൂറിനുശേഷം കുഴിതുറന്ന്‌ വേണ്ടത്ര 
വെള്ളം തളിച്ച്‌ കരിയെടുക്കാം. 


ഉല്‍പാദന്പപ്രക്രിയ 


ഞങ്ങള്‍ സംസ്‌കരണത്തിനായി ശേഖരി 
ച്ലിരുന്നത്‌ 800 കി.ഗ്രാം അയിരും 18 ചാക്ക്‌ 
കരിയുമാണ്‌. ആദ്യമായി ഈത്താലയുടെ 
ഉള്ളില്‍ കരി നിരത്തി കുരിക്കകളും മണ്‍പ 
ഥീകകളും ഉറപ്പിച്ചു. തീയിറക്കി ഒന്നേമുക്കാല്‍ 
മണിക്കൂറിനുശേഷം അയിര്‌ നിക്ഷേപിക്കാന്‍ 
തുടങ്ങി, അയിര്‌ ഇടുന്നതിനുമുമ്പുതന്നെ 7 
ചാക്ക്‌ കരി ഈത്താലയില്‍ നിക്ഷേപിച്ച്‌ കഴി 
ഞ്ഞിരുന്നു -10 മണിക്കൂര്‍ കഴിയുമ്പോഴേക്കും 
15 ചാക്കിലധികവും, അയിര്‌ നിക്ഷേപിച്ച്‌ 
രണ്ടുമണിക്കൂറോളം പിന്നിട്ടപ്പോള്‍ നിരീക്ഷ 
ണക്കുഴലുകളില്‍ കീടതടപസ്സും അനുഭവപ്പെട്ടുതു 
ടങ്ങി. പിന്നീട്‌ നിക്ഷേപിച്ച അയിര്‌ ഉരുകിയില്ല, 
തീയിറക്കിയത്‌ മുതല്‍ 19 മണിക്കൂര്‍ കഴിഞ്ഞ 
പ്പോള്‍ ഈത്ത്‌ നിര്‍ത്തി. മണിക്കൂറുകള്‍ 


കഴിഞ്ഞ്‌ മണ്‍പലകകള്‍ പൊളിച്ചുമാറ്റിയ 
പ്പോള്‍ കാറ്റോട്ടകളുടെ തൊട്ടുമുന്നില്‍മാത്രം 
അയിര്‌ ഉരുകി ൭ കട്ടപിടിച്ചുകിടക്കുന്നതാണ്‌ 
കണ്ടത്‌. അത്‌ ഇരുമ്പും കീടവുമായി വേര്‍തി 
രിഞ്ഞിരുന്നില്ല. 


പരീക്ഷണത്തിന്‍െറ 
പരാജയകാരണങ്ങള്‍ 


ഒന്ന്‌ ഈത്താലയുടെ വലിപ്പവും 
വ്യാസവും അനുപാതരഹിതമായിരുന്നു., മുക 
ഉറ്റം അനുപേക്ഷണീയമായ തോതില്‍ കൂര്‍ത്തി 
ട്ടില്ലാതിരുന്നതിനാല്‍ ചൂട്‌ സംഭരിച്ച്‌ നിർത്താ 
നുള്ളശേഷി കുറഞ്ഞുപോയി. നെരിപ്പോടി 
൯െറ രമിതവിസ്തീര്‍ണ്ണം വായുമര്‍ദ്ദത്തെ 
ലഘൂകരിച്ചു. രണ്ട്‌ ഈത്താലയുടെ 
ചുവരുകള്‍ക്ക്‌ കനം കൂടുതലായിരുന്നു. അതു 
കൊണ്ട്‌ അവ ചൂടുപിടിച്ച്‌ ഉള്ളിലേക്ക്‌ താപ 
വികിരണം നടത്തുന്ന പ്രക്രിയ ഉണ്ടായില്ല, 
മൂന്ന്‌ , അയിരും കരിയും തമ്മിലുള്ള അനു 
പാതത്തെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടായി 
രുന്നില്ല, നാല്‌; ഈത്താല വേണ്ട്ര ചൂട്‌ 
പിടിക്കുംമുമ്പ്‌ അയിര്‌ നിക്ഷേപിച്ചുതുടങ്ങി, 
അഞ്ച്‌; കുരി വലിപ്പമേറിയ കട്ടകളായിരുന്നതി 
നാല്‍ കാറ്റോട്ടകള്‍ അടഞ്ഞുകിടന്നു. ആറ്‌, 
പത്തിഞ്ച്‌ കനമുള്ള മുന്‍ചുവരിന്‌ ചുവടെ 
അഞ്ചിഞ്ച്‌ കനമുള്ള മണ്‍പലകകള്‍ പൂട്ടിയ 
പ്പോള്‍ രൂപപ്പെ$ ഒഴിഞ്ഞസ്ഥലത്ത്‌ കരിക്കട്ട 
കള്‍ അടിഞ്ഞുകിടന്നു. ഏഴ്‌! ഉലയുടെ 
പ്രവര്‍ത്തനക്ഷമത പര്യാപ്തമായിരുന്നില്ല. 


ഈത്താലയില്‍നിന്ന്‌ തീപ്പൊരിപാറി 
മേല്‍ക്കൂര കത്തിനശിച്ചതിനാല്‍ രണ്ടാമത്തെ 
പരീക്ഷണ്രപ്രകിയയും പരാജയപ്പെട്ടു. 
മേല്‍പ്പുര 18 അടിയോളം ഉയര്‍ത്തേണ്ടിയിരു 
ന്നെങ്കിലും അത്‌ ചെയ്യാന്‍ കഴിഞ്ഞിരുന്നില്ല. 
മൂന്നാമത്തെ പരീക്ഷണ പ്രക്രിയക്കുമൂമ്പ്‌ 
ആദ്യത്തെ അനുഭവത്തിനന്‍െറ പാഠങ്ങള്‍ക്കനു 
സരിച്ച്‌ ചില പരിഷ്കരണങ്ങള്‍ വരുത്താന്‍ 


13 വിഘ്നേശ്വരപൂജയ്ക്കുശേഷമാണ്‌ ഉല്‍പാദന്പ്രക്രിയ ആരംഭിക്കുന്നത്‌. കണ്ണേറ്‌ വിശ്വാസംമൂലം 


ഈത്താല ചുറ്റി മറയ്ക്കുകയും പതിവാണ്‌. 


62 


ക്രേളപഠഥനങ്ങള്‍ 5 


ശ്രമിച്ചിരുന്നു. ഈത്താലയുടെ ഉയരം 70 
ഇഞ്ചിലേക്ക്‌ വര്‍ദ്ധിപ്പിച്ചു. തീയിറക്കുംമുമ്പ്‌, 
കരിപ്പൊടിയും മണലും വെള്ളംചേര്‍ത്ത്‌ 
കുഴച്ച മിശ്രിതം ഒരിഞ്ചുകനത്തില്‍ നെരിപ്പോ 
ഭില്‍ വിരിച്ചു, ഈത്താല കായുംവരെ കത്തി 
ക്കാന്‍ ചിരട്ടക്കഷണങ്ങള്‍ ഉപയോഗിച്ചു. കൂടു 
തല്‍ താപക്ഷമമായ കുഴിക്കരിയാണ്‌ ഇന്ധന 
മായുപയോഗിച്ചത്‌. എന്നാല്‍ ഈത്താലയുടെ 
ഉള്ളിലെ വ്യാസം വേണ്ടത്ര കുറയ്ക്കാന്‍ കഴി 
ഞ്ഞിരുന്നില്ല. ഒരു കി.ഗ്രാമില്‍താഴെ ഇരുമ്പ്‌ 
കിട്ടിയിരുന്നെങ്കിലും മൂന്നാം പരീക്ഷണവും 
പരാജയപ്പെടുകയാണുണ്ടായത്‌. നിക്ഷേപിച്ച 
അയിരില്‍ ഏറിയപങ്കും ഉരുകിയില്ല. ഉരുകിയ 


ഭാഗമാവട്ടെ ഇരുമ്പും കീടവുമായി വേര്‍തിരി 
ഞ്ഞതുമില്ല. 


ഞങ്ങള്‍ കണ്‍ത്തിയ അപാകതകള്‍ 
ക്കുപുറമെ ഈ പരീക്ഷണസംരംഭത്തിന്‍െറ 
പരാജയത്തിന്‌ മറ്റു കാരണങ്ങളും ഉണ്ടായി 
രിക്കുമെന്ന്‌ ഞങ്ങള്‍ കരുതുന്നു. മണ്ണടിഞ്ഞു 
പോയ പഴയ നാടന്‍സാങ്കേതികവിദ്യകള്‍ പു 
നരുജ്ജീവിപ്പിക്കാനും അവയെ സബേന്ധിച്ച 
ദുരൂഹതകളും അജ്ഞതയും ഇല്ലാതാക്കാനും 
കൂടുതല്‍ വിപുലമായ ഗവേഷണപഠനങ്ങള്‍ 
ആവശ്യമാണെന്നാണ്‌ ഈ അനുഭവം തെളി 
യിക്കുന്നത്‌. ഇ 


മണിച്ചിത്രത്താഴ്‌ 


എസ്സ്‌. സഞ്ച 


നമ്മുടെ കര്‍ത്തൃത്വങ്ങളെ നിര്‍ണ്ണയി 
ക്കുന്ന വ്യാവഹാരിക്രപ്രക്രിയകളില്‍ സിനി 
മയ്ക്ക്‌ ഗണ്യമായ സ്ഥാനമുണ്ട്‌. സവിശേഷ 
ങ്ങളായ ആഖ്യാനസങ്കേതങ്ങളിലൂടെ അര്‍ത്ഥ 
ങ്ങളെ നിയ്ന്ത്രിതമേഖലകളിലേക്ക്‌ ന്യൂനീക 
രിച്ച്‌, ആ മേഖലകളില്‍ പ്രേക്ഷകരെ” 
പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്‌ കര്‍ത്തൃത്വങ്ങളുടെ 
നിര്‍മ്മിതിയും സാധൂകരണവും സിനിമയില്‍ 
സാദ്ധ്യമാവുന്നത്‌.' എന്നിരുന്നാലും 'പ്രേക്ഷ 
കരുടെ' വൈവിദ്ധ്യം അര്‍ത്ഥോല്പാദനത്തെ 
സംഘര്‍ഷഭരിതമായ ഒരു പ്രക്രിയയാക്കി മാറ്റു 
ന്നുണ്ട്‌. ഈ സംഘര്‍ഷം വ്യത്യസ്തങ്ങളായ 
പാരായണങ്ങള്‍ക്ക്‌ വഴിയൊരുക്കുകയും സിനി 
മയുടെ പ്രത്യയശാസ്ത്രപ്രവര്‍ത്തനങ്ങള്‍ തുറ 
ന്നുകാട്ടാന്‍ അവ ഉപയുക്തമായിത്തീരുകയും 
ചെയ്യുന്നു. 


സിനിമ ചരിത്രപരിണാമങ്ങള്‍ക്ക്‌ അനു 
സൃതമായി കര്‍ത്തൃത്വങ്ങളെ നിരന്തരം പൂ 
നര്‍നിര്‍വ്വചിക്കുകയും പൂതുക്കിപ്പണിയു 


കയും ചെയ്യുന്നു. ഉദാഹരണത്തിന്‌ രണ്ടാംലോ 
കയുദ്ധകാലത്ത്‌ ഹോളിവുഡ്‌ സിനിമ സ്ത്രൈ 
ണത, മാതൃത്വം, പ്രേമം, കുടുംബം തുടങ്ങി 
യവയെ പുനര്‍നിര്‍വ്വചനങ്ങള്‍ക്ക്‌ വിധേയമാ 
ക്കിയിരുന്നു. “'തന്‍േറടി'കളും 'ശക്ത'രുമായ 
നിരവധി സ്ത്രീകഥാപാത്രങ്ങള്‍ അക്കാലത്ത്‌ 
ഹോളിവുഡ്‌ സിനിമയില്‍ പ്രത്ൃക്ഷപ്പെട്ടു. 
യുദ്ധക്കളങ്ങളിലേക്കുപോയ പുരുഷന്‍മാര്‍ക്ക്‌ 
പകരമായി സ്ത്രീകളെ തൊഴില്‍ശാലകളില്‍ 
എത്തിക്കുകയെന്ന ധര്‍മ്മമായിരുന്നു ഈ 
കഥാപാത്രങ്ങളുടേതെന്ന്‌ ഫെമിനിസ്റ്റ്‌ നിരൂ 
പകര്‍ വിശദീകരിക്കുന്നു. എന്നാല്‍ യുദ്ധം 
കഴിയുന്നതോടുകൂടി നിര്‍വ്വചനങ്ങള്‍ മാറിത്തു 
ടങ്ങുന്നു.: സമാനമായ ഒരു പ്രതിഭാസം അന്‍പ 
തുകളിലെ ഹിന്ദിസിനിമയിലും കാണാം. 
"രാഷ്ട്രനിര്‍മ്മാണത്തിന്‍െറയും നെഹ്റുവി 
യന്‍ സോഷ്യലിസത്തിന്‍െറയും സുവര്‍ണ്ണയു 
ഗത്തില്‍' 'ശക്ത'രായ സ്ത്രീകഥാപാത്രങ്ങള്‍ 
ഹിന്ദിസിനിമയില്‍ പ്രതൃക്ഷപ്പെടുന്നു. 
എന്നാല്‍ അറുപതുകളുടെ അന്തൃഘട്ട 


1 'വരേണ്യകല'"യുടേയും 'ജനപ്രിയകല'യുടേയും വക്താക്കള്‍ നിര്‍ബ്ബന്ധപൂര്‍വ്വം അവഗണിക്കുന്നത്‌ 
പ്രേക്ഷകലോകുത്തെ നിര്‍മ്മിച്ചെടുക്കുന്ന സങകീര്‍ണ്ണങ്ങളായ സ്്രദായങ്ങളുടെയും സങ്കേതങ്ങളുടെയും 
കൂട്ടായ്മയെ ആണെന്ന്‌ കോളിന്‍ മക്കാബേ ചൂണ്ടിക്കാടുന്നു. കോളിന്‍ മക്കാബേ, 'ഡിഫൈനിങ്ങ്‌ 
പോപ്പുലര്‍ കള്‍ച്ചര്‍, കോളിന്‍ മക്കാബേ (എഡി), ഹൈ തിയറി/ലോ കശ്ച്ഛര്‍: അനാചൈന്ധിങ്ങ്‌ 
പോപ്യുലതി ടെലിവധിഷരി ആന്ഡ്‌ ഫിലിം (മാഞ്ചസ്‌റ്റര്‍. മാഞ്ചസ്റ്റര്‍ യൂണിവേഴ്‌സിറ്റി പ്രസ്സ്‌, 1986) പു.8 


2 ഇത്‌ സംബന്ധിച്ചുള്ള വ്യത്യസ്തവാദങ്ങളുടെ വിശകലനത്തിന്‌. ലിന്‍ഡ വില്യംസ്‌, “ഫെമിനിസ്റ്റ്‌ ഫിലിം, 
തിയറി; മില്‍ഡ്രഡ്‌ പിയേഴ്‌സ്‌ ആന്‍ഡ്‌ ദ സെക്കന്‍ഡ്‌ വേള്‍ഡ്‌ വാര്‍'. ഇ. ദിയദര്‍ പ്രിബ്രാം (എഡി), 
ഫീമ്മരി സ്വ്പെക്കിമ്റമുഴ്സ്‌ ചുക്കിങ്ങ്‌ അറ്റ്‌ ഫിലിം ആര്ഡ്‌ ടെലിവിഷന്‌ (ലണ്ടന്‍ ആന്‍ഡ്‌ 


ന്യൂയോര്‍ക്ക്‌ : വേഴ്‌സോ, 1988) പൂ. 12.30 


കേരളപഠനങ്ങള്‍ 5 


ത്തോടുകൂടി 'രോഷാകുലരായ ചെറുപ്പക്കാ 
രന്‍മാരുടെ' അമ്മ/സഹോദരി/കാമുകി എന്നി 
ങ്ങനെ സ്ത്രീകഥാപാത്രങ്ങള്‍ ഒതുങ്ങിത്തുട 
ങ്ങുന്നു. ഹൈന്ദവതീയ്വവാദവും ഭരണകുടഫാ 
സിസവും ശക്തിയാര്‍ജ്ജിക്കുന്ന ഈ കാല 
ഘട്ടത്തിലെ സ്ത്രീകഥാപാ്രങ്ങളുടെ പാര്‍ശ്വ 
വല്‍ക്കരണം സവിശേഷശ്രദ്ധ അര്‍ഹിക്കുന്നു.” 


'കുമ്പോളസിനിമ' എന്ന്‌ വിവക്ഷിക്കപ്പെ 
ടുന്നവയുടെ ഗയരവപൂര്‍ണ്ണമായ വിശകലന 
ത്തിന്‌ സാംസ്‌കാരികവിമര്‍ശനത്തില്‍ ഏറെ 
പ്രാധാന്യമുണ്ടെന്ന വസ്തുത ഇന്ന്‌ അംഗീക 
രിക്കപ്പെട്ടിട്ടുണ്ട്‌. എന്നാല്‍ കേരളത്തില്‍ നട 
ക്കുന്ന ഇത്തരം വിശകലനങ്ങള്‍ പലപ്പോഴും 
ഒരു എളുപ്പരീതി അവലംബിക്കുന്നതായി 
കാണാം, ഉദാഹരണത്തിന്‌, സവര്‍ണ്ണ-ഹൈന്ദവ 
മദ്ധ്യവര്‍ഗ്ഗ കുടുംബങ്ങളെ കേന്ദ്രമാക്കി 
ക്കൊണ്ട്‌ ആഖ്യാനം നിര്‍വ്വഹിക്കുന്ന ഒട്ടേറെ 
മലയാളസിനിമകള്‍ അടുത്തിടെയായി പുറ 
ത്തുവരുന്നുണ്ട്‌. ഈ സിനിമകളെ “പാരമ്പര്യ 
പക്ഷപാതികള്‍' എന്ന്‌ ഒറ്റവാക്കില്‍ പറഞ്ഞു 
തമ്ളുന്നതുമൂലം അവയുടെ സങ്കീര്‍ണ്ണമാന 
ങ്ങള്‍ അപഗ്രഥിക്കപ്പെടാതെപോവുന്നൂ. അടു 
ത്തകാലത്ത്‌ വളരെയേറെ . ശ്രദ്ധേയമായി 
ത്തീര്‍ന്ന മമിച്ഛത്രത്മാഥ്‌ എന്ന മലയാളസി 
നിമയെ ഇവിടെ വിശകലനവിഷയമാക്കുന്നത്‌ 
ഈയൊരു സാഹചര്യത്തിലാണ്‌. കേരളത്തി 
ന്‍െറ വര്‍ത്തമാന അവസ്ഥകളില്‍ മണിക്ഛയ്ത 
ത്മാഥ്‌ 'പ്രേക്ഷകരെ' അഭിസംബോധന 
ചെയ്തിരിക്കാവുന്ന വിവിധതലങ്ങള്‍ ഏതൊ 
ക്കെയാവാം? 


൭ 


കല്‍ക്കത്തയില്‍നിന്ന്‌ ഗംഗ ഭര്‍ത്താവായ 
നകുലനോടൊപ്പം അയാളുടെ നാട്ടിലെത്തുക 
യാണ്‌. ബന്ധുക്കളുടെ ഉപദേശങ്ങള്‍ അവഗ 


ണിച്ചുകൊണ്ട്‌ തന്‍െറ തറവാട്‌ വീടായ 
മാടമ്പള്ളി മേടയില്‍ താമസിക്കാന്‍ നകുലന്‍ 
തീരുമാനിക്കുന്നു. ഇതിന്ക്ക്‌ പിന്നിലെ പ്രേരക 
ശക്തി ഗംഗയാണ്‌ എന്നുള്ളതിന്‌ പ്രത്യക്ഷ 
സൂചനകള്‍തന്നെ സിനിമയിലുണ്ട്‌, തറവാട്ടിന്‌ 
പുറത്തുനിന്ന്‌ കല്യാണം കഴിച്ചുകൊണ്ടുവ 
രുന്ന പെണ്‍കുട്ടികള്‍ക്ക്‌ താമസിക്കാന്‍ പറ്റിയ 
തല്ല മാടമ്പള്ളി മേടയെന്ന്‌ നകുലന്‍റെറ കാര 
ണവര്‍ മുന്നറിയിപ്പ്‌ നല്‍കുന്നു. അങ്ങനെ തു 
ഭക്കത്തില്‍ തന്നെ സിനിമയുടെ പൊതുവായ 
ആഖ്യാനപരിസരം ഒരു 'വിലക്കപ്പെട്ട ഇട' 
മായി നിര്‍വ്വചിക്കപ്പെടുന്നു. ഇവിടേക്കാണ്‌ 
ഗംഗ പ്രവേശിക്കുന്നത്‌. തുടര്‍ന്ന്‌ ലംഘനങ്ങ 
ഉൂടെ ഒരു പരമ്പരതന്നെ ആരംഭിക്കുന്നു. തറ 
വാട്ടിനുള്ളിലെ മണിച്ചിത്രത്താഴിട്ട്‌ പൂട്ടിയ മുറി 
ഗഗ തുറക്കുന്നു. തറവാട്ടിന്‍െറ ഇത്തരം സവി 
ശേഷവിലക്കുകള്‍ ലംഘിക്കുന്നതിലൂടെ ഗംഗ 
ഭര്‍ത്ത്യവീട്ടിലെ വ്യവസ്ഥകള്‍ തകര്‍ത്ത്‌ തുട 
ങ്ങുകയാണ്‌. അങ്ങനെ 'മണിച്ചിത്രത്താഴിട്ട്‌ 
പൂട്ടിയിരിക്കുന്ന നാഗവല്ലി'യെ ഗംഗ കണ്ടെ 
ത്തിത്തുടങ്ങുന്നു, നാഗവല്ലിയെ കുറിച്ചുള്ള 
പരിസരവ്യവസ്ഥയുടെ സാമ്പ്രദായികവ്യവ 
ഹാരങ്ങളെ നിഷേധിക്കുന്ന ഭിന്നവ്യവഹാര 
ങ്ങള്‍ ഗംഗ സൃഷ്ടിച്ചെടുക്കുന്നു.* ഗംഗ നട 
ത്തുന്ന ഈ പുനര്‍പാരായണങ്ങള്‍ അവളുടെ 
കുലാപത്തിന്‍െറ നാന്ദിയാണ്‌, താന്‍ വന്നെത്തി 
യിരിക്കുന്ന പരിസരവ്യവസ്ഥയ്ക്കുനേരെ 
നാഗവല്ലി ഭൂതകാലത്തില്‍ നടത്തിയ കലാ 
പത്തെ ഗംഗ വര്‍ത്തമാനത്തില്‍ പുനര്‍നിര്‍മ്മി 
ക്കുന്നു. ഇത്‌ പരിസരവ്യവസ്ഥയുടെ 
താളത്തെ തകിടംമറിക്കുന്നു. അങ്ങനെയാണ്‌ 
നാഗവല്ലി (ഗംഗയുടെ കലാപം) തറവാടിന്‌ 
വീണ്ടുമൊരു ഭീഷണിയായി തീരുന്നത്‌. ഇതേ 
ത്തുടര്‍ന്നാണ്‌ നാഗവല്ലിയെ നശിപ്പിക്കുക 
ഗ്രംഗയെ മെരുക്കിയെടുക്കുക) എന്ന ദാത്യം 
ആരംഭിക്കുന്നതും. 


3 ജെ. ഗീതം. 'ദ മ്യൂട്ടേറ്റിങ്ങ്‌ മദര്‍; ഫ്രം മദര്‍ ഇന്ത്യ റ്റു രാംലക്കന്‍', ഡീപ്‌ മഫാക്കസ്പ്‌ , ലക്കം 3, 19890 പു. 


9.15 


4 തറവാട്ട്‌ സ്വത്ത്‌ അന്യാധീനപ്പെടാതിരിക്കാന്‍വേണ്ടി ബുദ്ധിയുള്ള ആരോ നിര്‍മ്മിച്ചെടുത്തതാണ്‌ 
പ്രേതകഥയെന്ന നിര്‍ണ്ണായകമായ ഒരു നിരീക്ഷണം ഗംഗ നടത്തുന്നുണ്ട്‌. 


കേരളപഠനങ്ങള്‍ 5 


ഗംഗയേയും " നാഗവല്ലിയേയും കൃത്യ 
മായി വിഭജിച്ചെടുത്തുകൊണ്ടാണ്‌ ദാത്യം 
അതിന്‍െറ ലക്ഷ്യത്തിലേക്ക്‌ നീങ്ങുന്നത്‌. 
ഗംഗയെ പ്രേക്ഷകരുമായി തന്‍മയീഭവിപ്പിച്ചും 
നാഗവല്ലിയെ പ്രേക്ഷകരുടെ അപരയായി 
പ്രതിഷ്ഠിച്ചുമാണ്‌ ഇത്‌ സാദ്ധ്യമായിത്തീരു 
ന്നത്‌. ഗംഗ നമ്മുടെതന്നെ അനന്യതയായി 
ത്തീരുമ്പോള്‍ നാഗവല്ലി ഗംഗയുടെ അഥവാ 
പ്രേക്ഷകരുടെ അപരയായി മാറ്റപ്പെടുന്നു." 
ഗംഗ(/നാഗവല്ലി എന്ന ഈ ദ്വന്ദ്യത്തെ 
അഴിച്ചുപണിതുകൊണ്ട്‌ മാത്രമേ മണിച്ചത്ത 
ത്തമമ്കിലെ പ്രത്യയശാസ്ത്രവിവക്ഷകള്‍ അനാ 


വൃതമാക്കാന്‍ സാധിക്കുകയുള്ളു. 

ഭാര്യയും കുടുംബിനിയും പതിവ്രതയു 
മായ 'നല്ല സ്ത്രീ, ഇതിനൊക്കെ കടകവിരുദ്ധ 
മായ 'ചീത്ത സ്ത്രീ' - ഈ വാര്‍പ്പ്മാതൃകകളെ 
ആധാരമാക്കിത്തന്നെയാണ്‌ ഗംഗയും നാഗവ 
ല്ലിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്‌. ഗംഗ ഒരു 
ആധൂനിക വനിതാരത്നമായിരിക്കുമ്പോള്‍ 
നാഗവല്ലി മൃഗീയാസക്തികള്‍ നിറഞ്ഞ ഒരു 
ആടടക്കാരിയാണ്‌. പൂര്‍ണ്ണരൂപവും അര്‍ദ്ധരൂപ 
വുമായി സമീപ, മദ്ധ്യ.സമീപദൃശ്യങ്ങളിലൂടെ 
ഗംഗയുടെ 'സ്ത്രൈണസൌനുര്യം' സിനിമയില്‍ 
വിന്യസിക്കപ്പെടുമ്പോള്‍ ക്രര്യവും ഭീകര 
തയും നിറഞ്ഞ മുഖത്തിന്‍െറ അതി.സമീപദ്യ 
ശ്യങ്ങളി ലൂടെയാണ്‌ നാഗവല്ലി അവതരിപ്പിക്ക 


പ്പെടുന്നത്‌. ഗംഗയുടെ സ്വരം നേര്‍ത്തതും 
മസ്യണവുമാണ്‌. നാഗവല്ലിയുടേത്‌ പരുഷവും 
പരുക്കനും. ഇങ്ങനെ ദൃശ്യ-.ശബ്ദപഥങ്ങളുടെ 
വിദഗ്ദ്ധമായ്്ു സന്നിവേശത്തിലൂടെ ഗംഗ നാഗ 
വല്ലിയുടെ ഒരു 'ഇര'യായി മാറ്റപ്പെടുന്നു. 

മണിച്ചിയ്രത്തമ്മില്‍ കടന്നെത്തുന്ന 
പാശ്ചാത്യമായ ആധുനിക മനോരോഗ 
ശാസ്ത്രം നാഗവല്ലിയെ ഗംഗയുടെ 'രോഗ' 
മായി നിര്‍വ്വചിക്കുന്നു. ഗംഗയില്‍നിന്ന്‌ മുറിച്ച്‌ 
മാറ്റേണ്ട രോഗാതുരമായ ഒരു കോശമാണ്‌ 
നാഗവല്ലിയെന്ന്‌ പ്രഖ്യാപിക്കപ്പെടുന്നു. 
(സ്വദേശി പാരമ്പര്യത്തിലുള്ള സവര്‍ണ്ണ.അ 
വര്‍ണ്ണ ജ്ഞാനശാഖകളും പ്രത്ൃക്ഷപ്പെടു 
ന്നുണ്ട്‌. എന്നാല്‍ അവര്‍ണ്ണശാഖയെ 
ഇടയ്ക്കുവച്ച്‌ പൂര്‍ണ്ണമായും ഒഴിവാക്കുകയും 
അതിന്‍െറ കൈയാളായ കാട്ടുപറമ്പനെ തന്നെ 
ഒരു 'രോഗിയായി' മാറ്റുകയും ചെയ്യുന്നു.) 
മനോരോഗചികില്‍സകനെ മറ്റു കഥാപാത്ര 
ങ്ങളില്‍നിന്ന്‌ വേര്‍തിരിച്ച്‌ നിര്‍ത്തുന്നത്‌ 
അയാള്‍ 'ജഞാനത്തിന്‍െറ അധികാരി'യാണ്‌ 
എന്ന വസ്തുതയാണ്‌. എന്താണ്‌ രോഗം? 
ആരാണ്‌ രോഗി? ശരിയേത്‌? തെറ്റേത്‌" ഇവ 
യെല്ലാം അയാളുടെ നിര്‍വ്വചനങ്ങളെ 
അടിസ്ഥാനപ്പെടുത്തിയാകുന്നു. അയാശ്‌ 
പിതാവും ന്യായാധിപനും കുടുംബവും നിയ 
മവുമായി മാറുന്നു." 


6 ലിംഗം, വംശം, മതം, ജാതി തുടങ്ങിയ എല്ലാ വ്ൃത്യാസങ്ങളെയും അധീശകര്‍ത്തൃത്വങ്ങള്‍ അപരതയായി 
അന്യവല്‍ക്കരിച്ച്‌ അടിച്ചമര്‍ത്തുന്ന. എന്നാല്‍ ഇവ 'അബോധ'ത്തിലൂടെ തിരിച്ചെത്താമെന്ന 
നിരന്തരഭീഷണിയുണ്ട്‌. സുധീര്‍ കുക്കര്‍ വടക്കെ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളില്‍ 'ബാധകളെ'കുറിച്ച്‌ 
പ്രമനം നടത്തവേ, ഭൂരിഭാഗം ഹിന്ദുക്കളിലും കടന്നുകയറുന്ന 'ബാധ'കള്‍ മുസ്ലീങ്ങളാണ്‌ എന്ന്‌ 
കണ്ടെത്തുന്നുണ്ട്‌. ഈ 'ബാധകള്‍്‌' തങ്ങളുടെ ഇരകളുടെ മതധര്‍മ്മങ്ങളെ മലിനപ്പെടുത്താന്‍ നിരന്തരം 
ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്‌ ഒരു ബ്രാഹ്മണപുരോഹിതനില്‍ കയറിക്കൂടിയ 'മുസ്ലിംബാധ' മാംസം 
തിന്നാന്‍ ശാ്യം പിടിക്കുന്നു. ഇത്തരത്തില്‍ 'പാപങ്ങള്‍' മുഴുവനും 'അബോധ'ത്തിലെ അപരരിലേക്ക്‌ 
പ്രക്ഷേപിക്കപ്പെടുന്നു. അപരര്‍ 'പവിത്രങ്ങളായ വിലക്കുകള്‍" ലംഘിക്കുകയും അങ്ങനെ 'പരിശുദ്ധമായ 
സ്വത്വത്തെ' കളങ്കപ്പെടുത്താന്‍ ശ്രമിക്കുകയും ചെയ്യുന്നു. 

൫ മിഷേല്‍ ഫൂക്കോ, മാഡ്നാസ്സ്‌ ആത്ഡ്‌ സ്ധിവിലിസ്വേഷന്‍്‌ (ലണ്ടന്‍, ടവിസ്‌റ്റോക്ക്‌, 967) ആധുനിക 
മനോരോഗശാസ്ത്രവൂം ബൂര്‍ഷ്വാവ്യവസ്ഥിതിയും തമ്മിലുള്ള അഭേദ്യബന്ധം ഫൂക്കോയൂള്‍പ്പെടെ 
പ്രലരും വിശകലനം ചെയ്തിട്ടുണ്ട്‌. മണിച്ഛിയ്രത്മാ്ില്‍ കുടുംബവ്യവസ്ഥയ്ക്ക്‌ ഭീഷണിയാകുന്ന ഗംഗ 
“മനോരോഗി” ആയിത്തീരുന്നത്‌ യാദൃശ്ചികമല്ല. ഓരോ സമൂഹത്തിലെയും പാര്‍ശ്വവല്‍ക്കരിക്കപ്പെട്ട 


പമാ (സ്ത്രീകള്‍, തൊഴിലാളികള്‍, കറൂത്തവര്‍ഗ്ഗക്കാര്‍, 


സ്വവ, കള്‍) 


ത്രത്തിന്‌ ഏറ്റവൂം അനുയോജ്യരായ' വിഷയികളായി ഭവിക്കൂന്നതെന്ന്‌ 
തകി മണിച്ഛ(്രത്തമ്ളില്‍ മനോരോഗിയെന്ന്‌ ഗരവതരമായി വീക്ഷിക്കപ്പെടുന്ന രണ്ടു 
കഥാപാരരങ്ങളും സ്ത്രീകളാണ്‌ “ഗംഗയും ശ്രീദേവിയും. ദളിതമന്ത്രവാദിയായ കാട്ടൂപറമ്പന്റെറ 


രന്തവും ഓര്‍ക്കുക. 


കേരളപഠനങ്ങള്‍ 5 


67 


| 

സിനിമയില്‍ ഉടനീളം നാഗവല്ലി ഒരു 
"തമിഴത്തി" ആണെന്ന്‌ ആവര്‍ത്തിക്കപ്പെടു 
ന്നുണ്ട്‌. നാഗവല്ലിയെ അപരയാക്കി പ്രതിഷ്ഠി 
ക്കുന്ന പ്രക്രിയയില്‍ ഈ വംശീയനിര്‍വ്വചനം 
നിര്‍ണ്ണായകപങ്ക്‌ വഹിക്കുന്നുണ്ട്‌. മലയാളി 
കള്‍ തങ്ങളുടെ “സംസ്‌കാരസമ്പന്നത്‌യെ 
നിര്‍വ്വചിക്കുന്നത്‌ അതിനെ തമിഴരുടെ 
"സംസ്‌കാരശൂന്യത'യുമഠായി തട്ടിച്ചുനോക്കി 
ക്കൊണ്ടാണല്ലൊ. ഇവിടെ ആധുനികവനിത 
യായ ഗംഗയില്‍ (മലയാളി) നിന്ന്‌ നീക്കം 
ചെയ്യപ്പെടേണ്ട 'കാടത്ത'മായി നാഗവല്ലി (തമി 
ഴത്തി)മാറുന്നു. തഞ്ചാവൂരില്‍നിന്നും മറ്റും 
കേരളത്തിലെ രാജകൊട്ടാരങ്ങളിലും പ്രഭുകു 
ടുംബങ്ങളിലും എത്തിച്ചേര്‍ന്നിരുന്ന തമിഴ്‌ 
നര്‍ത്തകികളുടെ ചരിത്രം മണിച്ച്രത്മമ്കില്‍ 
വിദഗ്ദ്ധമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്‌. 
അതേസമയം അത്‌ അദൃശ്യവുമാണ്‌. നാഗ 
വല്ലി എന്നപേര്‌ സ്വാതിതിരൂനാളിനെറ കൊട്ടാ 
രത്തിലൂണ്ടായിരുന്ന സുഗന്ധവല്ലിയെ 
അനുസ്മരിപ്പിക്കുന്നു. സൂഗന്ധവല്ലിയാകട്ടെ 
മലയാളസിനിമാപ്രേക്ഷകര്‍ക്ക്‌ പരിചിതയുമാ 
ണ്‌? 


ഗംഗയും നാഗവല്ലിയും തമ്മിലുള്ള വിഭ 
ജനം ഏറെക്കുറെ പൂര്‍ണ്ണമാകുന്നതോടെ 
സിനിമ അന്തയഘട്ടത്തിലേക്ക്‌ പ്രവേശിക്കുന്നു. 
സവര്‍ണ്ണമന്ത്രവാദിയായ ബ്രഹ്മദത്തന്‍ നമ്പൂ 
തിരിപ്പാടും മനോരോഗ ചികിത്സകനായ 
സണ്ണിയും ചേര്‍ന്നൊരുക്കുന്ന ഒരു “ചിത്രീകര 
ണ'ത്തിലൂടെ നാഗവല്ലി പൂര്‍ണ്ണമായും ഇല്ലാ 
താക്കപ്പെടുകയും ഗംഗ വീണ്ടെടുക്കപ്പെടു 
കയും ചെയ്യുന്നു. ഈ 'ചിത്രീകരണം" സിനിമ 
യുടെ ആഖ്യാനരൂപത്തിലെ വെറുമൊരു 
ആകസ്മികതയല്ല. മറിച്ച്‌, ആഖ്യാനത്തിന്‌ 
“അകത്തും, പുറത്തും" അത്‌ കൃത്യമായ ചില 
ധര്‍മ്മങ്ങള്‍ നിറവേറ്റുന്നുണ്ട്‌. സിനിമയില്‍ ഉട 
നീളം ഗംഗ ഒരു 'യാഥാര്‍ത്ഥ്യ'മായി പ്രതിഷ്ഠി 
ക്കപ്പെടുന്നുണ്ട്‌. നാഗവല്ലിയാകട്ടെ വെറു 
മൊരു കഥയോ എണ്ണംഛരായാചിത്രമോ 
“അബോധ്‌'മോ മാത്രമാണ്‌. ഗംഗയും അവള്‍ 


ക്രേളപഠനങ്ങള്‍ 
ട്‌ 


കേരളീയ 


രംഗകലാചരിത്രത്തിന്‌ 


ഒരാമുഖം 


സി. ആര്‍. രാജഗോപാലന്‍ 


പ്രതിനിധാനം ചെയ്യുന്ന അവസ്ഥകളും 
"യഥാര്‍ത്ഥ'വും “സത്യ'വുമാണ്‌. നാഗവല്ലിയാ 
കട്ടെ “അയഥാര്‍ത്ഥ'വും, “മിഥ്യ'യും ആണ്‌. 
അങ്ങനെ ഒടുവില്‍ 'മിഥ്യ'യായ നാഗവല്ലി 
നശിപ്പിക്കപ്പെടുകയും "യാഥാര്‍ത്ഥ്യ'മായ 
ഗംഗ വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്നു. 
ചിത്രീകരണത്തില്‍ ഗംഗ/നാഗവല്ലി എന്ന 
ദ്വന്ദ്വത്തിന്‍െറ സ്ഥാനത്ത്‌ ഒരു പുതിയ ദ്വന്ദ്വം 
കടന്നുവരുന്നുണ്ട്‌: നാഗവല്ലി (ഗംഗ)/കാരണ 
വര്‍ (നകുലന്‍). ചിത്രീകരണത്തില്‍ ഗംഗ 
പൂര്‍ണ്ണമായും അദൃശ്യമാവുകയും നാഗവല്ലി 
മാത്രം ദൃശ്യമാവുകയുംചെയ്യുന്നു. എന്നാല്‍ 
മറുവശത്താകട്ടെ നകുലനെയും കാരണവ 
രെയും ഇടകലര്‍ത്തുന്ന 'ഇരട്ട ചിത്രീകരണ" 
മാണ്‌ നാം കാണുന്നത്‌. നാഗവല്ലിയെ നേര 
ത്തെതന്നെ 'അപര്യാക്കി പ്രതിഷ്ഠിച്ചതി 
നാല്‍ നകുലനെ പ്രേക്ഷകരുമായി തന്‍മയീഭ 
വിപ്പിക്കാന്‍ ബുദ്ധിമുട്ടില്ല. കൂടാതെ ഇതിനകം 
തന്നെ ഗംഗയുടെ 'ദുഷ്ചെയ്തി'കളൂടെ, അതാ 


7 ലെനിന്‍ രാജേന്ദ്രന്‍ (സംവിധാനം), സ്വാതിതിരുനാള്‍ 1987 


കേരളപഠനങ്ങള്‍ 5 


യത്‌ നാഗവല്ലിയുടെ, ഒരു “ഇരയായി' നകുലന്‍ 
പ്രേക്ഷകമനസ്സില്‍ കൂടിയിരുത്തപ്പെടുന്നു 
മുണ്ട്‌. 


പാഠത്തിനുള്ളിലെ ഈ രണ്ടാം പാഠം" 
ഗംഗയ്ക്ക്‌ വായിക്കാന്‍വേണ്ടിയാണ്‌ സൃഷ്ടി 
ക്കപ്പെടുന്നത്‌. ഗംഗ അത്‌ തെറ്റായി വായിച്ചെ 
ടൂക്കുന്നു. അഥവാ പാഠം നിര്‍മ്മിച്ചവര്‍ ഗംഗ 
ഏതുരീതിയില്‍ വായിച്ചെടുക്കണമെന്ന്‌ ഉദ്ദേ 
ശിച്ചോ ആ രീതിയില്‍. ഗംഗയുടെ ഈ 
അനഭിജ്ഞതയാണ്‌ നാഗവല്ലിയുടെ (ഗംഗ 
യുടെ കലാപത്തിന്‍റെറ) നാശത്തിലേക്ക്‌ നയി 
ക്കുന്നത്‌. താന്‍ നാഗവല്ലിയാണ്‌ അഥവാ താന്‍ 
നാഗവല്ലികൂടിയാണ്‌ എന്ന്‌ വിളിച്ചുപറയാന്‍ 
ഗംഗ തുനിയുന്ന ഓരോ അവസരവും വിദഗ്ദ്ധ 
മായി തടയപ്പെടുന്നു. ഗംഗയ്ക്ക്‌ ഒരിക്കലും 
നാഗവല്ലിയാവാന്‍ കഴിയില്ലെന്ന്‌ സിനിമ 
നമ്മളെ ബോധിപ്പിക്കുന്നു. നാഗവല്ലി ഗംഗ 
യുടെ ഒരു 'അബോധ്യപ്രക്രിയ' മാത്രമാവു 
മ്പോള്‍ നകുലന്‍ കാരണവരായിമാറുന്നത്‌ 
"ബോധപൂര്‍വ്വം" തന്നെയാണെന്ന്‌ ഓര്‍ക്കുക. 


സിനിമയുടെ അന്ത്യദൃശ്യങ്ങളിലൊ 
ന്നില്‍ മനോരോഗചികില്‍സകന്‍ ഗംഗയുടെ 
“അബോധ'ത്തോട്‌ സംസാരിക്കുന്നത്‌ നാം 
കാണുന്നു. 
170 മഖ 
7മ്അ 02൭. 


കുഴുവത്മും പറയു, 
ഗാഗാനകൃലത്‌ 


നാഗവല്ലി പൂര്‍ണ്ണമായും ഇല്ലാതായിരി 
ക്കുന്നുവെന്ന്‌ ഈ സംഭാഷണം ബോദ്ധ്യപ്പെ 
ടുത്തുന്നു. തമിഴിനെ/ നാഗവല്ലിയെ ഉപേ 
ക്ഷിച്ച്‌ ഇംഗ്ലീഷില്യൂടെ ത്രമിഴിനെതിരെ മലയാ 
ഉത്തിന്‍െറ പ്രബലകൂട്ടാളി) ഗംഗ മലയാളത്തി 
ലേക്ക്‌, അതായത്‌ പരിസരവ്യവസ്ഥയിലേക്ക്‌, 
തിരിച്ചുവന്നിരിക്കുന്നു. ഗംഗ തന്‍െറ 'ആധു 
നിക സ്വത്വത്തെ" വീണ്ടെടുത്തിരിക്കുന്നു. 
അവള്‍ വീണ്ടും ഒരു പൂര്‍ണ്ണവനിതയായി 
ഗ്രംഗാനകുലന്‍) മാറിയിരിക്കുന്നു. സാധനം 
പൊതിഞ്ഞുനല്കുന്ന ഒരു കച്ചടവടക്കാരന്‍െറ 
ഈര്‍ജ്ജസ്വലതയോടെ മനോരോഗചികില്‍സ 
കന്‍ അവളെ നകുലനിലേക്ക്‌ തള്ളിനീക്കുന്നു. 
നാഗവല്ലി വീണ്ടും ചരിത്രത്തിന്‌ പുറത്തുള്ള 
പഴങ്കഥയായി. 


“പാരമ്പര്യത്തിന്‍െറ കേവലമായ 
പുന.സ്ഥാപനമല്ല, മറിച്ച്‌ 'പാരമ്പര്യ'വും 
"ആധുനികത'യും പരസ്പരം സാധൂകരണവും 
അംഗീകാരവും തേടുന്ന കാഴ്ചയാണ്‌ മണിച്ച? 
ര്രത്മമ്കില്‍ നാം കാണുന്നത്‌. 'പാരമ്പ 
രൃ'ത്തെയും “ആധുനികത'യെയും സമരസപ്പെ 
ടുത്തി കൊണ്ടുപോവാന്‍ ശ്രമിക്കുന്ന ഒരു 
സങ്കീര്‍ണ്ണ്പ്രക്രിയയിലാണ്‌ ഇത്തരം സിനിമ 
കള്‍ ഏര്‍പ്പെടുന്നത്‌. എന്നാല്‍ ഈയൊരു ഉടമ്പ 
ടിയില്‍ കീഴാളധാരകള്‍ മുഴുവനായും പാര്‍ശ്വ 
വല്‍ക്കരിക്കപ്പെടുന്നുണ്ടെന്ന വസ്തുത ശ്രദ്ധേ 
യമാണ്‌. [ജ] 


ഇന്ത ത്ത 

8 ഗംഗ ഒരേ സമയം കൂട്ടുകൂടുംബത്തിനും അണുകൂടുംബത്തിനും ഭീഷണിയായി തീരുന്നുണ്ട്‌. 
കുടുംബത്തില്‍ നകുലനുള്ള അശ്രദ്ധയാണ്‌ ഗംഗയുടെ ചെയ്തികള്‍ക്ക്‌ കാരണമായി വര്‍ത്തിക്കുന്നത്‌. 
(നകുലനെ നാം മിക്കപ്പോഴും കാണുന്നത്‌ കംപ്യൂട്ടറിന്‍െറ മുന്നിലാണ്‌. കൂടുബത്തിന്‍െറ "സ്വകാര്യ 
ഇടത്തിലേക്ക്‌ കംപ്യൂട്ടറിനെ കൊണ്ടുവരുന്നതിലൂടെ നകുലനും പറുദീസാനഷ്ടത്തില്‍ 
ഉത്തരവാദിയാവുന്നു. എന്നാല്‍ ഈ 'പറുദീസ' വീണ്ടെടുക്കപ്പെടാവുന്നതാണ്‌). അതുപോലെ നാഗവല്ലി 
കാരണവരുടെ 'പ്രാകൃത'മായ ഫ്യൂഡല്‍ ശിക്ഷാനടപടികള്‍ക്ക്‌ വിധേയയാവുമ്പോള്‍, ഗംഗയെ 
"പാരമ്പര്യ'വും 'ആധുനികത'യും ഒത്തുകൂടി യുക്തിപൂര്‍വ്വം പ്രവര്‍ത്തിച്ച്‌ മെരുക്കിയെടുക്കുകയും 


വ്യവസ്ഥിതിയിലേക്ക്‌ ഉള്‍ച്ചേര്‍ക്കുകയും ചെയ്യൂന്നു. 


കേരളപഠനങ്ങള്‍ 5 


ശില്‍പങ്ങള്‍ 


കെ.പ? മതമ്മസ്സ്‌, 7992 


പാമ്പുകള്‍ 


കരിന്തണ്ടന്‍ 


71 


കേരളപഠനങ്ങള്‍ 5 


വിഛിന്നസ്ഥലി 


നമ കേരളപഥനങ്ങള്‍ 5 


ഘേഴഷയ്മാത്ര 
പതിനെട്ടാം നൂറ്റാണ്ടിലെ 
ഒരൂ ഇജനസംവാദം 


കെ. എനി. ഗമങോശ്‌ 


കുഞ്ചന്‍നമ്പ്യാരെക്കുറിച്ച്‌ നിരവധി പഠ 
നങ്ങള്‍ ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്‌. മലയാ 
ഉഭാഷയ്ക്ക്‌ മാലികസംഭാവനകള്‍ നല്‍കിയ 
കവിയെന്ന നിലയിലും സമൂഹവിമര്‍ശക 
നെന്ന നിലയിലും നമ്പ്യാര്‍ക്കുള്ള സ്ഥാന 
ത്തെക്കുറിച്ച്‌ പണ്ഡിതരെല്ലാവരും ഏകാഭി 
പ്രായക്കാരാണ്‌. നമ്പ്യാര്‍കൃതികളുടെ ചില 
സവിശേഷതകളെക്കുറിച്ച്‌ നിരീക്ഷണങ്ങള്‍ 
മുമ്പോട്ടുവയ്ക്കാനാണ്‌ ഈ പഠനം ശ്രമിക്കു 
ന്നത്‌. ഇവിടെ ഈന്നുന്നത്‌ അദ്ദേഹത്തിന്‍െറ 
കൃതികളുടെ ഭാഷാശാസ്ത്രപരവും സാഹിത്യ, 
പരവുമായ ഘടകങ്ങളിലല്ല. നമ്പ്യാര്‍ ജീവിച്ച 
കാലഘട്ടത്തിലെ സമൂഹയാഥാര്‍ത്ഥ്യങ്ങ 
ളുടെ പ്രതിനിധാനമായി അവയെ വായിക്കുക 
യാണ്‌ ഇപ്പോള്‍ ചെയ്യുന്നത്‌. ഹാസ്യാത്മകസ 
മൂഹവിമര്‍ശനത്തെക്കുറിച്ചുള്ള പരമ്പരാഗത 
ആശയങ്ങളില്‍നിന്ന്‌ നമ്പ്യാര്‍കൃതികള്‍ വളരെ 
യധികം മുന്നോട്ടുപോവുന്നു. ബ്രാഹ്മണരും 
രാജസദസ്യരും നിര്‍മ്മിച്ച മദ്ധ്യകാല കവിത 
കള്‍ പ്രതിനിധാനംചെയ്യുന്ന സമൂഹയാ 
ഥാര്‍ത്ഥ്യങ്ങളില്‍നിന്നു വൃത്യസ്തമായ അംശ 
ങ്ങളാണ്‌ നമ്പ്യാരുടെ രചനകളില്‍ പ്രത്യക്ഷ 
ആപ്പടുന്നത്‌. 


കേരളപഥനങ്ങള്‍ 5 


നമ്പ്യാരുടെ ആദ്യകാല തുള്ളല്‍ കൃതിക 
ളില്‍ ഒന്നായ ഘോഷയമ്യതയുടെ പാഠപഠന 
ത്തിന്‍െറ അടിസ്ഥാനത്തിലാണ്‌ ഈ വാദ 
ങ്ങള്‍ ഉന്നയിക്കുന്നത്‌. പഠനത്തിന്‍െറ ആദ്യ 
ഭാഗം പാഠത്തിന്‍െറ പ്രധാനഘടകങ്ങള്‍ അവ 
തരിപ്പിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തില്‍ പാഠം 
പ്രതിനിധാനം ചെയ്യുന്ന യാഥാര്‍ത്ഥ്യത്തെ 
ഉള്‍ക്കൊള്ളാന്‍ സഹായിക്കുന്ന സാമൂഹ്യവും 
ചരിത്രപരവുമായ പരാമര്‍ശങ്ങള്‍ ചര്‍ച്ചചെ 
യ്യുന്നു. 


ഒന്നാ 


വിവിധതരത്തിലുള്ള താളമേളങ്ങള്‍ ഒരുമിച്ചു 
ണ്ടാവുന്ന ശബ്ദപ്രപഞ്ചത്തെയും നിരവധിമ 
നുഷ്യശബ്ദങ്ങള്‍ സൃഷ്ടിക്കുന്ന ആരവത്തെ 
യുമാണ്‌ 'ഘോഷം' എന്നു വിളിക്കുന്നത്‌. രണ്ടു 
തരത്തിലുള്ള ഘോഷങ്ങളെയും നമ്പ്യാര്‍ 
തന്‍െറ എല്ലാ തുള്ളല്‍കൃതികളിലും അവതരി 
പ്പിക്കുന്നുണ്ട്‌. യാത്രയ്ക്കുള്ള സാന്ദര്‍ഭി 
കാര്‍ത്ഥം “എഴുന്നള്ളത്ത്‌' അല്ലെങ്കില്‍ 'പുറ 
പ്ലാട്‌' എന്നാണ്‌. ഘോഷയാത്ര എന്നാല്‍ 
വിവിധ താളമേളങ്ങളും മനുഷ്യാരവവും 
ചേര്‍ന്ന എഴുന്നള്ളത്ത്‌ എന്നാണര്‍ത്ഥം. 


73 


ക 

പരമ്പരാഗതസമൂഹത്തില്‍ കണ്ടുവരുന്ന 
വിവിധതരം പുറപ്പാടുകള്‍ ഘോഷയാത്രകളാ 
ണ്‌. പടപ്പുറപ്പാട്‌, നായാട്ടിനുള്ള പുറപ്പാട്‌, 
നാടുവാഴികളുടെ വിവിധാവശ്യങ്ങള്‍ക്കുവേ 
ണ്ടിയുള്ള പുറപ്പാടുകള്‍, ക്ഷേത്രങ്ങളില്‍ ദേവ 
തയുടെ പുറപ്പാട്‌ മുതലായവയെയെല്ലാം 
ഇതില്‍ പെടുത്താം. പ്രധാനക്ഷേത്രങ്ങളില്‍ 
നാടുവാഴികളുടെയും വിഗ്രഹങ്ങളുടെയും എ, 
ഴുന്നള്ളത്തും ഇതില്‍ പെടുന്നു. ഘോഷയാത്ര 
കള്‍ അധികാരപ്രകടനങ്ങളാണ്‌. പങ്കെടുക്കുന്ന 
ജനങ്ങള്‍, ആയുധങ്ങള്‍, സംഗീതോപകരണ 
ങ്ങള്‍, ആനകള്‍, കുതിരകള്‍ മുതലായവയുടെ 
എണ്ണത്തിലുള്ള വര്‍ദ്ധനയനുസരിച്ച്‌ അധികാ 
രവര്‍ദ്ധന സൂചിപ്പിക്കപ്പെടുന്നു. 


ഘോഷയമ്രത തുള്ളലിന്‍െറ പ്വാഠം 
ആധാരമാക്കുന്നത്‌ മഹാഭാരതത്തിലെ താരത 
മ്യേന അപ്രധാനമായ ഒരു സംഭവത്തെയാണ്‌. 
പാണ്ഡവരുടെ വനവാസകാലത്ത്‌ അവര്‍ 
കരാട്ടിലെങ്ങനെ കഴിഞ്ഞുകൂടുന്നുവെന്നറിയാ 
നായി കൌരവര്‍ ഒരു ദൂതനെ (പ്രാഠത്തില്‍ 
ഓട്ടന്‍) അയക്കുന്നു. പാണ്ഡവര്‍ വനത്തില്‍ 
സസന്തോഷം കഴിയുന്നുവെന്നും നിരവധി 
ബ്രാഹ്മണരും മറ്റുള്ളവരും അവരെ സേവിച്ചു 
വരുന്നുവെന്നും ഓട്ടന്‍ വിവരം നല്‍കുന്നു. 
അസുയാകലുഷിതരായ കൌരവര്‍ വനത്തി 
ലേക്ക്‌ ഒരു ഘോഷയാത്ര നടത്താന്‍ തീരുമാ 
നിക്കുന്നു. ശക്തിപ്രകടനം നടത്തി പാണ്ഡ 
വരെ ഭീഷണിപ്പെടുത്തുകയാണ്‌ കൌരവരുടെ 
ലക്ഷ്യം. സൈനികശക്തി അധികാരത്തിന്‍െറ 
സൂചനയാണല്ലൊ. വനത്തിലെത്തിയ കര 
വര്‍ പാണ്ഡവരുപയോഗിക്കുന്ന എല്ലാ 
ജലസ്രോതസ്സുകളിലും വിഷം കലര്‍ത്താന്‍ 
ശ്രമിക്കുന്നു. അവിടെ സ്ത്രീകളോടൊപ്പം കുളി 
ക്കാന്‍ വരുന്ന ചിത്രസേനന്‍ എന്ന ഗന്ധര്‍വ്വന്‍ 
കയരവരുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നു, 
ഗന്ധര്‍വ്വര്‍ തടവുകാരാക്കിയ കരരവരെ രക്ഷി 
ക്കാന്‍ അവസാനം പാണ്ഡവര്‍ തന്നെ രംഗ 
ത്തെത്തുന്നു. 


നാടകീയതയും വൈകാരിക സന്ദര്‍ഭ 
ങ്ങളും ഇല്ലാത്ത മൂലാഖ്യാനമാണ്‌ ഘോഷ 
ജ്രയുടേത്‌. തുള്ളലുകള്‍ക്ക്‌ നമ്പ്യാര്‍ തെര 


74 


ഞ്ഞെടുക്കുന്ന പ്രമേയങ്ങളില്‍നിന്ന്‌ തികച്ചും 
വൃത്യസ്തമാണിത്‌. ഇതൊരു ദാര്‍ശ 
നികസംവാദമല്ല. വ്യക്തിപരവും സാമൂഹ്യ 
വുമായ ധാര്‍മ്മികതയെക്കുറിച്ചുള്ള ചര്‍ച്ചയും 
ഈ ആഖ്യാനത്തിലില്ല. ഘോഷയാത്ര മദ്ധ്യ 
കാലകവികള്‍ക്ക്‌ പ്രിയങ്കരമായ പ്രമേയവു 
മല്ല. നളചരിതം, കിരാതം, തൃപൂരദഹനം, 
സന്താനഗോപാലം, കല്യാണസൌഗന്ധികം 
മുതലായി അന്നത്തെ കവികള്‍ ഉപയോഗിച്ച 
ഇതിഹാസ പുരാണ പ്രമേയങ്ങളുടെ 
പ്രാധാന്യം ഇതിനില്ല. പിന്നെയെന്തുകൊണ്ടു 
നമ്പ്യാര്‍ തന്‍െറയൊരു പ്രധാനപ്പെട്ട തുള്ള 
ലിന്‌ ഈ പ്രമേയം തന്നെ തെരഞ്ഞെടുത്തു? 
ഘോഷയാ്രാപാഠത്തിന്‍െറ നിഷ്കര്‍ഷയോ 
ടെയുള്ള പഠനം ഇതിനുള്ള ഉത്തരം നല്‍കുന്നു. 


ഷോഷയമ്രതാപാഠത്തിന്‌ മൂന്നു ഭാഗങ്ങ 
ഉണ്ട്‌. ആദ്യഭാഗത്തില്‍ അനുഷ്ഠാനപരമായ 
ദൈവസ്തുതിക്കുശേഷം ഉലകുടെപെരുമാള്‍ 
എന്ന രാജാവിന്‍െറ കാലത്തിലെ സമൂഹസാ 
ഹചര്യങ്ങള്‍ വിവരിക്കുന്നു. ഉലകുടെപെരുമാ 
ളൂടെ സദസ്സിലാണ്‌ മഘമഷയമ്രത ആഖ്യാനം 
ചെയ്യപ്പെടുന്നത്‌. രണ്ടാമത്തെ ഭാഗം ഘോഷ 
യാത്രയാണ്‌. അതിനുള്ള തയ്യാറെടുപ്പ്‌, പൂറ 
പ്പാട്‌, പരാജയം എന്നിവ വിവരിക്കുന്നു. തട 
വിലാക്കപ്പെട്ട കാരവരെ പാണ്ഡവര്‍ രക്ഷി 
ക്കുന്നതാണ്‌ മൂന്നാമത്തെ ഭാഗം. ഇതിനെ 
ച്ചൊല്ലി പാണ്ഡവര്‍ തമ്മില്‍ അഭിപ്രായവ്യ 
ത്യാസമുണ്ടാവുകയും കയരവരെ രക്ഷിക്കുന്ന 
തിന്‍െറ ന്യായീകരണമായി രണ്ടു കല്‍പിതക 
ഥകള്‍ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. 
ആഖ്യാനത്തിനന്‍െറ കേന്ദ്രപ്രമേയം കൌരവരും 
പാണ്ഡവരും തമ്മിലുള്ള ശ്ര്ുതയല്ല. പാ 
ണ്ഡവരുടെ ധീരതയും കൌരവരുടെ ഭീരു 
ത്വവും ആഖ്യാനത്തിന്‍െറ പ്രധാനാംശവുമാ 
കുന്നില്ല., കേന്ദ്രപ്രമേയം ഘോഷയാത്രയാണ്‌. 
ആഖ്യാനത്തിനെറ മറ്റംശങ്ങളെല്ലാം ഘോഷ 
യാത്ര നടക്കുന്ന സന്ദര്‍ഭം സൃഷ്ടിക്കുന്നു. 


ഘോഷയാ്ര്ത കല്‍പിതാഖ്യാനമാണ്‌. 
അതിന്‍െറ ഉള്ളടക്കം സങ്കല്‍പിതമാണ്‌. പാഠ 
ത്തിലെ സങ്കല്‍പിത സന്ദര്‍ഭത്തിന്‌ രണ്ടു തല 
ങ്ങളുണ്ട്‌. ഒന്ന്‌, പാണ്ഡവകരരവശ്ര്രുതയും 


കേരളപഠനങ്ങള്‍ 5 


[॥ 


സ്വന്തം ശക്തി പ്രകടിപ്പിക്കാനുള്ള കയരവ 
രുടെ തീരുമാനവുമടങ്ങുന്ന ഐതിഹാസികസ 
ന്ദര്‍ഭം, മറ്റത്‌ നാടന്‍കലാപാരമ്പര്യത്തില്‍ 
നിന്നെടുത്ത ഉലകുടെപെരുമാള്‍ കഥയുടെ 
സന്ദര്‍ഭം. ശത്രുവായ മധുരരാജാവിനെതിരെ 
പടപ്പുറപ്പാട്‌ നിര്‍ദ്ദേശിക്കുന്ന ഉലകുടെപെരു 
മാളിനുള്ള മുന്നറിയിപ്പെന്ന നിലയിലാണ്‌ 
ഇതിഹാസകഥ ആഖ്യാനം ചെയ്യപ്പെടുന്നത്‌. 
സങ്കല്‍പിത സന്ദര്‍ഭത്തിന്‌ നിഷേധാല്‍മക 
സ്വഭാവമുണ്ട്‌. അത്‌ സൃഷ്ടിക്കുന്ന ആഖ്യാനം 
പരാജയത്തിന്‍െറ പ്രതിനിധാനമാണ്‌. 


പാഠത്തില്‍ ഗോപനം ചെയ്യപ്പെട്ടതും 
നാടന്‍കലാപാരമ്പര്യത്തില്‍ നിലനില്‍ക്കുന്ന 
തുമായ ഒരു സാന്ദര്‍ഭികഘടകം ചര്‍ച്ച 
ചെയ്യുമ്പോള്‍ ഇത്തരത്തിലുള്ള ആഖ്യാനത്തി 
ന്‍െറ വിവക്ഷകള്‍ വൃക്തമാവും. 
നാടന്‍കലാപാരമ്പര്യമനുസരിച്ച്‌ ഉല 
കുടെപെരുമാള്‍ തന്‍െറ പടപ്പുറപ്പാട്‌ നടത്തു 
കയും മധുരരാജാവിനെ തോല്‍പ്പിക്കുകയും 
ചെയ്യുന്നു. അദ്ദേഹം നടത്തുന്ന ഘോഷയാത്ര 
വിജയമാണ്‌. വിജയിക്കാന്‍ പോവുന്ന പടപ്പു 
റപ്പാടിനു മുമ്പായി പരാജയപ്പെടുന്ന ഒരു 
ഘോഷയാത്ര ആഖ്യാനം ചെയ്യുന്നത്‌ എന്തു 
കൊണ്ടാണ്‌? നാടോടിക്കഥകളുടെ സങ്കല്‍ 
പിതസന്ദര്‍ഭങ്ങളില്‍ ഈ ആഖ്യാനം ദുരന്തസൂ 
ചകമാണ്‌. രാജാവിനെ പടപ്പുറപ്പാടിന്‌ 
പ്രോല്‍സാഗഹിപ്പിക്കുന്നതിനുപകരം, കൌരവ 
രുടെ പരാജയം ചൂണ്ടിക്കാണിച്ച്‌ പിന്തിരിപ്പി 
ക്കാനാണ്‌ ശ്രമിക്കുന്നത്‌. 


സങ്കല്‍പിതസന്ദര്‍ഭത്തിന്‍െറ കൂടുതല്‍ 
വിശദമായ പരിശോധന നമുക്കാവശ്യമായ 
ഉത്തരത്തിന്‍െറ ഒരു ഭാഗം നല്‍കുന്നു. ധര്‍മ്മം 
അണുവിടപോലും പിഴയ്ക്കാതെ പരിപാലി 
ക്കപ്പെടുന്ന, സമാധാനവും സന്തോഷവും കളി 
യാടുന്ന ആദര്‍ശകാലഘട്ടമായാണ്‌ ഉല 
കുടെപെരുമാളുടെ കാലത്തെ നമ്പ്യാര്‍ അവ 
തരിപ്പിക്കുന്നത്‌. 
പാതിരി (്രവ്യവധിഭുതിചെരുത്മും 
ക്മതിദ്്യം ബത മ്കശ്പ്ലാനിള്(ാ 
ചാരുമ്ധ്തീകുച' ബാലികമമതുക്െ 
ചാതിത്രയത്മിന്മു ഭംഗവുമിള്ാ 


കേരളപഠനങ്ങള്‍്‌ 5 


ശുരീമ്മദമ?ള്ല2 ദുഷണാമിക്ല 
ശുരീമ്മുഖമുകൂഴ ഷനങ്ങ്ജുമിള് 
കത്മഷമിള് കശമലതിള്ലാ 
കരീമ്മഞ്ങശീക്കൊമു രീധാധഥകളില്ലാ 
വഞ്ചനമിള്ലാ വൈരമതില്ലാ 
വ്ാഞ്ചതിതമൊക്തു വരാധ്കയുമിള്ലാ 
ചങ്മ/ലമില്ല ചാപലമിള്ല(ാ 
ചമ്മെലമിഴിമാരീക്കുള്ല/ലുമിള്ലാ 
ത്മി്മകളിള് നിഷയുതമില്ലാ 
ത്മി്തദ്മിലയക്കൊതിളക്കുവുമില്ലാ 
മന്ഭതയിള്ലാ മത്സ്രമിള്ലാ 
മന്ഭിരഭുതി വിനാശമതി്ല( 


എന്നുതുടങ്ങി, 

ഗരീമ്മക്ൃരുമാശീ പഞ്ടുറാടന്തൊമു 
ഗരീമ്മത്മിന്നൊരു ഫിഴകുടാതെ 
തരീമകനതിലൊമരു പത്മുമടങ്ങു ന്ധുഥരീമ്മ 
സമ്യദ്ഥി വരുത്തി വന്ധച്ചാതി. 


ഐതിഹാസികമായ സങ്കല്‍പിതസന്ദര്‍ഭ 
ത്തില്‍ കയരവന്‍മാര്‍ അധര്‍മ്മത്തെ പ്രതിനി 
ധാനം ചെയ്യുന്നു. പാണ്ഡവരും കൌരവരും 


തമ്മിലുള്ള വൈപരീത്യം ധര്‍മ്മവും 
അധര്‍മ്മവും തമ്മിലുള്ള വൈപരീത്യമാണ്‌. 
ഈ വൈപരീത്യം നമ്പ്യാരുടെ 


കേരളപഠഥനങ്ങള്‍ 
6 


“അയിത്തഭാഷകള്‍ഗ്‌' 


എം.ബി. ബാബു 


75 


തുള്ളല്‍കൃതികളിലെല്ലാം കാണുന്നതാണ്‌. 
മദ്ധ്യകാലപാഠരൂപങ്ങളുമായി നമ്പ്യാര്‍കൃതി 
കളെ ബന്ധിപ്പിക്കുന്ന ഘടകവുമാണത്‌. 
ഫോഷയാ്രാപാഠത്തില്‍ ധര്‍മ്മിഷ്ഠനായ 
ഉലകുടെപെരുമാള്‍ക്ക്‌ സ്വന്തം പുറപ്പാടില്‍ 
വിജയിക്കാനാവും. കൌരവര്‍ ദുഷ്ടരും ചതി 
യരുമായതുകൊണ്ട്‌ ഘോഷയാത്രയില്‍ പരാ 
ജയപ്പെടും. ധര്‍മ്മത്തിന്‍െറ വിജയവും 
അധര്‍മ്മത്തിന്‍െറ പരാജയവും ആഖ്യാനത്തി 
ന്‍െറ ഗുണപാഠം മാത്രമല്ല. എഴുത്തിലും 
കാഴ്ചയിലുമുള്ള ആവിഷ്കാരത്തിന്‍െറ 
ഉദ്ദേശ്യം അതാണ്‌. 


ധര്‍മ്മത്തിന്‍െറയും സല്‍കര്‍മ്മത്തി 
ന്‍െറയും മേന്‍മയില്‍ ഈന്നുന്ന ആഖ്യാന 
ത്തിന്‌ അധര്‍മ്മത്തിന്‍െറ മേല്‍ ധര്‍മ്മം വിജ 
യിക്കുന്ന സന്ദര്‍ഭം ഉണ്ടാവണം. അവതാരപു 
രുഷന്‍മാരുടെ സങ്കല്‍പം ഇതിനുദാഹരണമാ 
ണ്‌. മദ്ധ്യകാല വീരപുരുഷന്‍മാര്‍ തിന്‍മയുടെ 
ശക്തികളെ നശിപ്പിക്കുന്നവരാണ്‌. ഘോഷമാ 
ത്രാപാഠത്തില്‍ ഉലകുടെപെരുമാളുടെ കാലം 
ധര്‍മ്മം നിലനില്‍ക്കുന്ന കാലമാണ്‌. അവിടെ 
നടക്കുന്ന ആഖ്യാനം ആ ധര്‍മ്മം കൊണ്ടുണ്ടാ 
വുന്ന പരാജയത്തിനേറതും. ധര്‍മ്മിഷ്ഠനായ 
ഒരു രാജാവിനോട്‌ അധര്‍മ്മത്തിന്‍െറ പ്രത്യാ 
ഘാതങ്ങളെക്കുറിച്ച്‌ മുന്നറിയിപ്പുനല്‍കേണ്ട 
ആവശ്യം എന്താണ്‌? 


സങ്കല്‍പിത സന്ദര്‍ഭത്തിന്‍െറ അടിസ്ഥാ 
നത്തില്‍ നമ്പ്യാരുടെ പാഠത്തെ അവതരിപ്പി 
ച്ചാല്‍ ഈ പ്രശ്നത്തിന്‌ മറുപടി ലഭിക്കുക 
യില്ല. ഘോംഷയാത്രാപാഠത്തില്‍തന്നെ മ 
റ്റൊരു ഘടകമുണ്ട്‌. സങ്കല്‍പിതസന്ദര്‍ഭത്തിനു 
വിപരീതമായ യഥാര്‍ത്ഥസന്ദര്‍ഭം അവിടെ 
പ്രത്ൃക്ഷപ്പെടുന്നു. ഘോഷയാത്രയില്‍ പങ്കെ 
ടക്കുന്ന സംഗീതോപകരണങ്ങള്‍, മൃഗങ്ങള്‍, 
മനുഷ്യര്‍ എന്നിവരെല്ലാം യഥാര്‍ത്ഥമാണ്‌. 
അവ ഭൂതകാലത്തിലും വര്‍ത്തമാനകാലത്തി 
ലുമുള്ള കൃത്യമായ സ്ഥലകാലങ്ങള്‍ 
ക്കുള്ളില്‍ നിലനില്‍ക്കുന്നവയാണ്‌. 


ഘോഷയാത്ര നടത്തുന്നതിനായി ദുര്യോ 


ധനന്‍ നല്‍കുന്ന നിര്‍ദ്ദേശങ്ങള്‍ യാ 
ഥാര്‍ത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. 


76 


കുട്ടീടേണം ബെഫുപുതുഷാരം 
കേട്ടിടേണാമിതെല്ലാ ജനവും 
കൊീമടണം ഒ്രേതീസ്പമരം 
ഞെട്ടീടേണാം ഭുര്‍/നാമമശേഷം 
തടീടേണമകമ്പട? വട്രിവൊടു 
പൊട്ടീടേണം കുചഗിതികുഫരം 
ചടകശീ തൊച്ലറികളിടു മുരുക്കി 
ചട്ടറീടിന വട്ടംകൂടി 

തട്ടി നടത്തിക്കൊകട്ടിമുഴകാ? 
പെട്ടികളും പ പെട്ടകവും ചില 
കുട്കമെന്തിവ കെട്ടിമെടുപ്പി- 
ച്ഛൊടകവും ഫില പട്ടിക്കുതിരകശ്‌ 
പട്ടാണികശീ പല ചെടികളും കൊ- 
മട്ടികളും പല പട്ടന്മാരും 

ചട്ടം കൂട്ട്‌ വനാത്മിനു മപഠവാ- 
നൊട്ടും താമമ്പമരുതിനി നമ്മുടെ 
പുഷ്‌ ശ്രീഭമപരതരുഷമവമ്മ- 
കഠമടുവതിന്നു നാമുക്കുതീസ്ധാഹം 


ഘോഷയാത്ര പുറപ്പെടുന്നതിനെ 
ആവിഷ്കരിക്കുന്നതിങ്ങനെയാണ്‌. 


പെതിമൊരു വിരുതുകളറിയിച്ചെ്ങും 
തുടി ഫറ, കി്‌ടുപിടി പടഹങ്ങളും 
പൊടുപൊടെ വെടിക്ളുമുടമമെടെ 
കുടിപൊട? തകരുമ്മരടവുടമ്നാ 
വടിവൊടു നടന്നിതു പടകക്ളളമം 
കടലുടെ വടിവൊരു കലശലമഹാ 
പടലുടനടവികളിടിഞ്ഞുടമാ 
പൊടിയുടെ പടചലഡുമുലക?ലെള്ലാം 
പടുതരമുയമുന്നു പലവഴിമിന്ത്‌ 

കുട തഴ കൊടികളുമിടകക്ും 
ഭടജനപടകടെ നടനവിഥയ 
തടമുലതടവിന തരുണ്ികക്ും 
മടുമലര്‌ മലരവതി ചൊതിഞ്ഞിടുന്നു. 


സങ്കല്‍പിതത്തില്‍ മാത്രമൊതുങ്ങുന്ന 
ആഖ്യാതാവ്‌ യഥാര്‍ത്ഥത്തെ തുടച്ചുമഠറ്റുന്നു. 
യഥാര്‍ത്ഥവസ്തുക്കളുടെ മുഖമില്ലാതാക്കി 
ത്തീര്‍ക്കുകയും യഥാര്‍ത്ഥത്തിനു പകരും 
സങ്കല്‍പിതവസ്തുക്കളെ സ്ഥാപിക്കുകയും 
ചെയ്തുകൊണ്ട്‌ സ്ഥലകാല നിര്‍ണ്ണയങ്ങളെ 
മറികടക്കുന്നു. ഇത്തരത്തിലുള്ള ആഖ്യാതാ 
ക്കള്‍ കഈരവഘോഷയാത്രയിലെ ഭടന്‍മാര്‍, 


കേരളപഠനങ്ങള്‍ 5 


ആനകള്‍, രഥങ്ങള്‍, സംഗീതോപകരണങ്ങള്‍ 
മുതലായവയ്ക്കെല്ലാം സങ്കല്‍പിതവും അധി 
ഭയതികവുമായ സ്വഭാവം നല്‍കുന്നു. അല്ലെ 


ങ്കില്‍, ഘോഷയാത്രയുടെ പ്രാധാന്യം 
കുറയ്ക്കുകയും ആഖ്യാനത്തിലെ പ്രധാന 
പാത്രങ്ങള്‍ക്ക്‌ ഈന്നല്‍ നല്‍കുകയും 
ചെയ്യുന്നു. 


നമ്പ്യാര്‍ ഇതു രണ്ടും ചെയ്യുന്നില്ല. സങ്കല്‍ 
പിതസന്ദര്‍ഭത്തിലാണ്‌ ആഖ്യാനം നടക്കുന്ന 
തെങ്കിലും അദ്ദേഹം അവതരിപ്പിക്കുന്ന 
ഘോഷയാത്ര യഥാര്‍ത്ഥമാണ്‌. ഘോഷയാത്ര 
നടക്കുന്നത്‌ സങ്കല്‍പിത ഭൂതകാലത്തിലല്ല 
യഥാര്‍ത്ഥ വര്‍ത്തമാനകാലത്തിലാണ്‌. 
നമ്പ്യാര്‍ നേരില്‍ കണ്ടുപോന്ന ഘോഷയാത്ര 
യാണ്‌ ഇവിടെ അവതതരിപ്പിക്കുന്നത്‌. കേരള 
ത്തിലെ ഏത്‌ ഉല്‍സവഘോഷത്തിലും 
കാണുന്ന തുടി, പറ, കിടുപിടി, പടഹം, 
ഇടയ്ക്ക, ചെണ്ട, മദ്ദളം, കൊമ്പ്‌, കുഴല്‍ മുത 
ലായവയാണ്‌ വാദ്യോപകരണങ്ങള്‍. നിരവധി 
കൂടകളും കൊടികളും ഘോഷയാത്രയിലുണ്ട്‌. 
ആനകളും കുതിരകളും കൂടാതെ ഒട്ടക 
ത്തെയും പട്ടിക്കുതിര (കോവര്‍കഴുത) യേയും 
കൂറിച്ച്‌ പരാമര്‍ശമുണ്ട്‌. ഘോഷയാത്രയില്‍ 
ദുര്യോധനന്‍ മാത്രമാണ്‌ ആനമേല്‍ കയറു 
ന്നത്‌, ഘോഷയാത്രയില്‍ പങ്കെടുക്കുന്ന മനു 
ഷ്യരില്‍ നായര്‍ പടയാളികള്‍, ആട്ടക്കാര്‍, ചാട്ട 
ക്കാര്‍ (അഭ്യാസികൾ), കൊട്ടുന്നവര്‍ മുതലാ 
യവരുണ്ട്‌. നായര്‍സ്ത്രീകള്‍ ,അച്ചികള്‍) 
ഘോഷയാത്രകാണാന്‍ തിങ്ങിക്കൂടുന്നു. 
ഉല്‍സവങ്ങള്‍, രാജാവിന്‍െറ എഴുന്നള്ളത്തു 
കള്‍, പടപ്പൂുറപ്പാടുകള്‍, അധികാരപ്രകടനങ്ങള്‍ 
തുടങ്ങിയ യഥാര്‍ത്ഥസന്ദര്‍ഭങ്ങളില്‍ നടക്കുന്ന 
യഥാര്‍ത്ഥഘോഷയാത്രകളെ തുള്ളല്‍ 
ആഖ്യാനത്തിന്‍െറ സങ്കല്‍പിതസന്ദര്‍ഭത്തി 
ലേക്ക്‌ പുനഃസ്ഥാനനിര്‍ണ്ണയം നടത്തുന്നു. 

ഇത്‌ പാഠഠത്തില്‍ മറ്റൊരു വൈപരീത്യം 
സൃഷ്ടിക്കുന്നു. പാഠത്തില്‍ ഗോപനം ചെയ്യ 
പ്പെട്ട ഉലകുടെപെരുമാളുടെ ഘോഷയാത്ര 
സങ്കല്‍പിതമാണ്‌. ആഖ്യാനം ചെയ്യപ്പെടുന്ന 
കയരവരുടെ ഘോഷയാത്ര യഥാര്‍ത്ഥമാണ്‌. 
സങ്കല്‍പിതസന്ദര്‍ഭവും യഥാര്‍ത്ഥസംഭവവും 


കേരളപഥനങ്ങള്‍ 5 


തമ്മിലുള്ള വൈപരീത്യം നമ്പ്യാര്‍ തുള്ളല്‍ 
ആഖ്യാനത്തെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക്‌ 
ഉള്‍ക്കാഴ്ച നല്‍കുന്നു. ഉലകുടെപെരുമാളുടെ 
സദസ്സ്‌ എന്ന ധാര്‍മ്മികസന്ദര്‍ഭത്തില്‍ കൌരവ 
രൂടെ ഘോഷയാത്ര എന്ന അധാര്‍മ്മിക സംഭ 
വത്തെ അവതരിപ്പിക്കുന്നത്‌ ഒരു യഥാര്‍ത്ഥ 
സംഭവത്തെ സങ്കല്‍പിതസന്ദര്‍ഭത്തില്‍ 
പുനഃസ്ഥാനനിര്‍ണ്ണയം നടത്തുക എന്ന 
ആഖ്യാതാവിന്‍െറ ലക്ഷ്യത്തെ സൂചിപ്പി 
ക്കുന്നു. 


യഥാര്‍ത്ഥ ഘോഷയാത്രയിലെ ജനങ്ങ 
ളുടെ വ്യവഹാരങ്ങള്‍ ഇക്കാര്യത്തെ കൂടുതല്‍ 
സ്പഷ്ടമാക്കുന്നു. ഉലകുടെപെരുമാളുടെ 
കാലത്തെ ആദര്‍ശജീവിതത്തിന്‌ നേര്‍വിപരീ 
തമാണ്‌ നായര്‍ഭടന്‍മാരുടെ ജീവിതരീതി. 
അവര്‍ ദരിദ്രരും അധാര്‍മ്മികജീവിതം നയി 
ക്കുന്നവരുമാണ്‌. മദ്യപാനികളും കഞ്ചാവി 
ന്‍െറയും കുറുപ്പിന്‍െറയും അടിമകളുമാണ്‌. 
സ്വന്തം ഭോഗേച്ഛകള്‍ നിറവേറ്റാനും നിത്യ 
ജീവിതത്തിനാവശ്യമായ ഭക്ഷണം സമ്പാദി 
ക്കാനും ആയുധങ്ങളും വീട്ടുസാധനങ്ങളും 
വില്‍ക്കുന്നവരാണ്‌. യജമാനന്‍മാരുടെയും 
നാടുവാഴികളുടെയും ധീരകൃത്യങ്ങള്‍ അവരെ 
ആവേശം കൊള്ളിക്കുന്നില്ല. യജമാനന്‍മാ 
രോട്‌ അനുസരണക്കേടുകാണിക്കാനുള്ള 
ധൈര്യവും അവര്‍ക്കില്ല. ശമ്പളവും പടയോ 
ടൊപ്പം നടക്കുന്ന കൊള്ളയും കൊണ്ട്‌ കുറച്ചു 
പണമുണ്ടാക്കണമെന്ന ആഗ്രഹം മാത്രമേ 
അവര്‍ക്കുള്ളൂ. അതുകൊണ്ടാണ്‌ അവര്‍ 
ഘോഷയാത്രയില്‍ പങ്കെടുക്കുന്നത്‌. അവര്‍ 
മദ്ധ്യകാലവീരഗാഥകളില്‍ കാണുന്ന ധീരോദാ 
ത്തരായ പടയാളികളല്ല. ഗന്ധര്‍വ്വന്‍മാരുമാ 
യുള്ള യുദ്ധത്തില്‍ അവരുടെ കാര്യശേഷിയി 
ല്ലായ്മയും ഭീരുത്വവും പ്രകടമാവുന്നു. 
ഘോഷയാത്ര തന്നെ തകരുകയും പടയാളിക 
ഒെല്ലാം ചിതറി സ്വന്തം വീടുകളിലേക്കോടി 
പ്യോവുകയും ചെയ്യുന്നു. അയല്‍വാസികളും 
സ്ത്രീകളും അവരെ അവജ്ഞയോടെയാണ്‌ 
സ്വീകരിക്കുന്നത്‌. ഘോഷയാത്ര അവസാനം 
ശക്തിപ്രകടനത്തിന്‍െറ വിപരീതമാവുകയാ 
ണ്‌. ഘോഷയാത്രയെന്ന കാഴ്ച ഒരു മിഥ്യയാ 
ണ്‌. നമ്പ്യാര്‍ കാണുന്ന യാഥാര്‍ത്ഥ്യത്തിന്‍െറ 


77 


ജീര്‍ണ്ണത മാത്രമാണ്‌ അത്‌ പ്രതിനിധാനം 
ചെയ്യുന്നത്‌. 


യഥാര്‍ത്ഥഘോഷയാത്രയുടെ 
സ്ഥാനനിര്‍ണ്ണയം കാരവരുടെ ചതിയും ഭീരു 
ത്വവും അവതരിപ്പിക്കാനുള്ള ശ്രമമല്ല. കര 
വരുടെ പരാജയാവതരണം മാത്രമാണ്‌ നമ്പ്യാ 


പുനഃ 


രുടെ ലക്ഷ്യമെങ്കില്‍ അതിന്‌ 
യഥാര്‍ത്ഥഘോഷയാത്രയുടെ ആഖ്യാനം 
ആവശ്യമില്ല. കൌരവഘോഷയാത്രയുടെ 


അധാര്‍മ്മികസ്വഭാവം യഥാര്‍ത്ഥഘോഷയാ 
ത്രയുടെ സ്ഥാനനിര്‍ണ്ണയം നടത്താനുള്ള ഉപാ 
ധിയാണ്‌. ഉലകുടെപെരുമാളുടെ ധാര്‍മ്മിക 
ലോകം യഥാര്‍ത്ഥലോകത്തിന്‍െറ നിഷേധ 
മാണ്‌. സങ്കല്‍പിതലോകം നേരില്‍ കാണുന്ന 
ലോകത്തിന്‍െറ നിഷേധമാകുമ്പോള്‍്‌ 
യഥാര്‍ത്ഥ ലോകത്തിന്‍െറ വ്യത്യസ്തത കൂടു 
തല്‍ സ്പഷ്ടമാകുന്നു. 


നമ്പ്യാര്‍ ദ്വിത്വരൂപമുള്ള ആഖ്യാനരീതി 
അവലംബിക്കുന്നത്‌ എന്തുകൊണ്ടാണ്‌? പാഠ 
ത്തിന്‍െറ സാമുഹ്യവും ചരിത്രപരവുമായ 
അംശങ്ങളുടെ പരിശോധന ഇതിനുത്തരം 
കണ്ടെത്താന്‍ ആവശ്യമാണ്‌. 


രണ്ട്‌ 


ഉല്‍സവപ്പറമ്പുകളിലാണ്‌ തുള്ളലുകള്‍ 
അരങ്ങേറാറ്‌., തുള്ളലും പടേണിയും തമ്മി 
ലുള്ള ബന്ധം നിരവധി പണ്ഡിതന്‍മാര്‍ 
സ്ഥാപിച്ചിട്ടുണ്ട്‌. കാവരങ്ങിലെ നൃത്യരൂപ 
ങ്ങള്‍ക്ക്‌ പൊതുവിലും തുള്ളലെന്ന വാക്ക്‌ 
ഉപയോഗിക്കും. പടേണിയുടെ ഭാഗമായ പറ 
യന്‍തുള്ളലിനെക്കുറിച്ച്‌ നമ്പ്യാര്‍ പരാമർശി 
ക്കുന്നുണ്ട്‌. ദക്ഷിണകേരളത്തിലെ നായര്‍പട 
യാളികളായിരുന്നു തുള്ളലിന്‍െറ കാഴ്ചക്കാര്‍. 
കാഴ്ചക്കാര്‍ക്കുവേണ്ടി ആഖ്യാനത്തില്‍ 
വ്യത്യാസം വരുത്തുന്നുവെന്ന്‌ നമ്പ്യാര്‍ പറ 
യുന്നു. “കടുസംസ്‌കൃത'മുപേക്ഷിച്ച്‌ മലയാള 
ഭാഷയിലേക്കും കാഴ്ചക്കാര്‍ക്ക്‌ ഉള്‍ക്കൊ 
ഭ്ളാന്‍ കഴിയുന്ന വൈകാരികപ്രകടനത്തിലേ 
ക്കുമുള്ള മാറ്റമാണ്‌ ഇവിടെ ഉദ്ദേശിക്കുന്നത്‌. 


78 


ആഖ്യാതാവ്‌ സദസ്സുമായി 
ങ്ങുന്നു. 


സംവദിച്ചുതുട 


ഘോഷയാമ്യത്താപാഠത്തില്‍ ആഖ്യാനത്തി 
ന്‍െറ സങ്കല്‍പിതസന്ദര്‍ഭമായ ഉലകുടെപെരു 
മാള്‍കഥ ദക്ഷിണകേരളത്തില്‍ പ്രചരിച്ച 
ഐതിഹ്യമാണ്‌. പ്രതിനിധാനം 
ചെയ്യുന്ന യാഥാര്‍ത്ഥ്യവുമായി ഈ ഐതി 
ഹൃത്തിന്‌ ബന്ധമുണ്ട്‌. മദ്ധ്യകാല പാണ്ഡ്യന്‍ 
മാര്‍ക്കിടയില്‍ ഉണ്ടായിരുന്ന കലഹങ്ങളെക്കു 
റിച്ചുള്ള നാടോടിക്കഥകളില്‍ പെട്ടതാണിത്‌, 
ഈ കലഹങ്ങളില്‍ ദക്ഷിണകേരളത്തിലെ 
ചില നാടുവാഴികളും പങ്കാളികളായിരുന്നു. 
മധുരരാജാവുമായി ഉലകുടെപെരുമാള്‍ നട 
ത്തുന്ന പടയുടെ വേരുകള്‍ ഇവിടെയാണ്‌. 
ഉലകുടെപെരുമാളിന്‍െറ ആദര്‍ശകാലഘട്ട 
ത്തെക്കുറിച്ചുള്ള സൂചനകളും 
നാടോടിപാരമ്പര്യത്തില്‍ നിന്നെടുത്തതാകാം. 
പ്രധാനപ്രമേയവുമായി നേരിട്ടു ബന്ധമി 
ല്ലാത്ത ഈ കഥയ്ക്ക്‌ ആഖ്യാനത്തില്‍ നല്‍കി 
യിരിക്കുന്ന പങ്ക്‌ സുപ്രധാനമായ ചരിത്ര 
പ്രശ്നങ്ങള്‍ ഉയര്‍ത്തുന്നു. 


സദസ്സുമായി സംവദിക്കുന്ന ഒരു 
ആവിഷ്കര്‍ത്താവിന്‌ ഏറ്റവും പ്രധാനം 
അദ്ദേഹം പറയുന്നത്‌ സദസ്സിനു മനസ്സിലാക 
ണമെന്നതാണ്‌. മമ്യൂ്ിലാക്കുക എന്നാല്‍ 
ആവിഷ്‌കര്‍ത്താവിവെറ വാക്കുകള്‍ക്ക്‌ സദ 
സ്യര്‍ അര്‍ത്ഥകല്‍പന നടത്തുക എന്നതാണ്‌. 
ഇത്‌ സദസ്സിന്‍െറ വ്യക്തിപരവും സാമൂഹ്യ 
വുമായ സന്ദര്‍ഭത്തിലാണ്‌ നടക്കുന്നത്‌. ഉല്‍സ 
വപ്പറമ്പുകളില്‍ കാഴ്ചകാണാനും പങ്കെടു 
ക്കാനും വരുന്നവരാണ്‌ സദസ്യര്‍. വൈവിദ്ധ്യ 
മാര്‍ന്ന ജനങ്ങളാണ്‌ ഉല്‍സവപ്പറമ്പുകളില്‍ 
വരുന്നത്‌. ആവിഷ്കര്‍ത്താവിന്‍െറ ശൈലി 
യുമായി എല്ലാവര്‍ക്കും പരിചയമുണ്ടാവില്ല. 
സദസ്സിന്‍െറ വ്യക്തിപരവും സാമൂഹ്യവുമായ 
സന്ദര്‍ഭമനുസരിച്ച്‌ ആഖ്യാനം വളര്‍ത്തിയെടു 
ക്കാന്‍ കഴിയുന്ന ആവിഷ്കര്‍ത്താവിനാണ്‌ 
സംവാദം സാദ്ധ്യമാകുന്നത്‌, സന്ദര്‍ഭം സൃഷ്ടി 
ക്കുന്നത്‌ ജനങ്ങളുടെ യഥാര്‍ത്ഥ ജീവിതസാഹ 


പാഠം 


ചര്യങ്ങളാണ്‌. ഘേോഷയമ്ത്രാപാഠത്തില്‍ 
സദസ്സ്‌ കാഴ്ചക്കാരോ പങ്കാളികളോ ആയ 
കേരളപഠനങ്ങള്‍ 5 


യഥാര്‍ത്ഥഘോഷയാത്രയാണ്‌ ആവിഷ്കരി 
ക്കപ്പെടുന്നത്‌. പാഠത്തിലെ സങ്കല്‍പിതവും 
യഥാര്‍ത്ഥവും തമ്മി ലുള്ള വൈപരീത്യം പതി 
നെട്ടാംനൂറ്റാണ്ടിലെ കേരളത്തിലെ ഉല്‍സവപ്പ 
റമ്പുകളില്‍ ആവിഷ്കര്‍ത്താവും സദസ്സും 
തമ്മിലുള്ള സംവാദാത്മകബന്ധത്തെ പ്രതി 
നിധാനം ചെയ്യുന്നു. 


ദക്ഷിണ, മദ്ധ്യ കേരളങ്ങളിലെ ഉല്‍സവ 
പുറമ്പുകളാണ്‌ നമ്പ്യാര്‍ക്ക്‌ ഏറെ പരിചയമു 
ണ്ടായിരുന്നത്‌. അമ്പലപ്പുഴ, തെക്കുംകൂര്‍ രാജ്യ 
ങ്ങളും വളര്‍ന്നുവന്ന തിരുവിതാംകൂര്‍ രാജ്യ 
വുമായിരുന്നു ഈ വ്യവഹാരമണ്‍ഡലം. 
നാട്ടാര്‍, കരക്കാര്‍, ലോകര്‍, പുരുഷാരം, കൂട്ടം 
എന്നിങ്ങനെ പലപേരുകളി ലറിയപ്പെട്ട ജന 
ങ്ങള്‍ ഉല്‍സവങ്ങളിലും പലയിനം പുറപ്പാടു 
കളിലും പങ്കെടുത്തിരുന്നു. ഇത്തരം കൂട്ടങ്ങളെ 
സംബന്ധിച്ച പരാമര്‍ശങ്ങള്‍ നമ്പ്യാര്‍ തുള്ള 
ലുകളില്‍ ഉടനീളം കാണാം. ഇവര്‍ മുന്‍കൂട്ടി 
നിശ്ചയിക്കപ്പെട്ട കടമകള്‍ ചെയ്തു 
തീര്‍ക്കുന്ന ഗുണരഹിതവും സ്വഭാവശൂന്യവു 
മായ ആള്‍ക്കൂട്ടമല്ല. അവര്‍ ജീവിക്കുന്നവരാ 
ണ്‌. ആഗ്രഹങ്ങളും അഭിവാഞ്ഛകളും നിരാ 
ശകളുമുള്‍ക്കൊള്ളുന്ന മനുഷ്യരായാണ്‌ 
നമ്പ്യാര്‍ കൂട്ടങ്ങളെ അവതരിപ്പിക്കുന്നത്‌. 


പതിനെട്ടാം നൂറ്റാണ്ടിലെ ജനങ്ങള്‍ ജീവി 
ച്ചത്‌ രാഷ്ഭ്രീയവും സാമ്പത്തികവുമായ കല 
ങ്ങിമറിയലുകളുടെ കാലത്തിലാണ്‌. വേണാ 
ട്ടില്‍ പഴയ നാടുവാഴിത്തം അവസാനിച്ചി 
രുന്നു. പിള്ളമാരെയും മാടമ്പിമാരെയും ഒടു 
ക്കിയ മാര്‍ത്താണ്‍ഡവര്‍മ്മ തന്‍െറ അധികാരം 
ശരക്തിപ്പെടുത്തുകയായിരുന്നു. വേണാട്‌ 
കൊല്ലവും കായംകുളവുമായി യുദ്ധത്തിലാ 
യിരുന്നു. നമ്പ്യാര്‍ ജീവിക്കുകയും പ്രവര്‍ത്തി 
ക്കുകയും ചെയ്ത അമ്പലപ്പുഴയും തൊട്ടടു 
ത്തുള്ള തെക്കുംകൂറും വേണാടുമായി യുദ്ധ 
ത്തിലായി. സാധാരണ കര്‍ഷകരില്‍ നിന്ന്‌ 
പടയില്‍ചേര്‍ക്കപ്പെട്ട നായന്‍മാരായിരുന്നു 
ഇരുഭാഗത്തും യുദ്ധംചെയ്തത്‌. മാര്‍ത്താണ്‍ഡ 
വര്‍മ്മയുടെ സൈന്യം നേടിയ വിജയങ്ങളുടെ 
പ്രധാനഘടകങ്ങള്‍ മെച്ചപ്പെട്ട സംഘടനാശേ 
ഷിയും അഞ്ചുതെങ്ങു പാണ്ടികശാല 


കേരളപഠഥനങ്ങള്‍ 5 


യില്‍നിന്നു ലഭിച്ച ആയുധസഹായവുമായി 
രുന്നു. തുടര്‍ച്ചയായി നടന്ന പടകളില്‍പെട്ട്‌ 
ജീവിക്കുകയും മരൂക്കുകയും ചെയ്ത പടയാ 
ളികര്‍ഷകരായിരുന്നു നമ്പ്യാരുടെ സദസ്സ്‌. 


പടയാളികര്‍ഷകര്‍ ദരിദ്രരായിരുന്നു. യജ 
മാനന്‍മാര്‍ എന്ന പ്രാദേശിക പ്രഭുക്കന്‍മാര്‍, 
നാടുവാഴികളുടെ പ്രതിനിധിയായ കാര്യക്കാര്‍, 
ഇവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്‍മാര്‍ തുട 
അ്ങിയവരുടെ പീഡനങ്ങള്‍ക്ക്‌ പടയാളികര്‍ഷ 
കര്‍ വിധേയരായിരുന്നു. ഇവര്‍ അനുഭവിച്ചു 
വന്ന പീഡനങ്ങള്‍ക്ക്‌ നിരവധി ഉദാഹരണങ്ങള്‍ 
നമ്പ്യാര്‍ നിരത്തുന്നു; 


ക) താവും പകലും കതീപനമ്കശിക്കും 
നായരീമാരക്കൊരു കാശുകൊളുച്ഛാ- 


കേരളപഠാനങ്ങള്‍ 
6 


തെറ്റിക്കോട്ടി മല്ലന്‍ : 


പാഠവും പഠനവും 
ജെ. പത്മകുമാരി 
൭ 


ജാതിസംഘര്‍ഷത്തിന്‍െറ 
മാനങ്ങള്‍ 
തെക്കന്‍പാട്ടുകളില്‍ 


ടി.ടി. ശ്രീകുമാര്‍ 


ശ്രീയജമാനാരിമാരക്കു മനസ്സു. 
" ഉായതു ക്ചാന്താതി കുറ്റവുമുണ്ടാം 


൭/7 അമ്മാവി കൃഷികൊണ്ടു നനാ 
ആുമ്മാന്ിള്ലെ(ത്നറിയുന്തില 

നമ്മുക്കെ കാലത്മതിനും ഫിനൊ 
ഷന്ീമാത്തരമായ്‌ ചെയ്തുന്തീല 

ക്പേോശി നമ്മുടെ കണ്ടമെടുപ്പാന്‌ 
കത്പന വ്നെന്നൊമരുവഴിമകഴ്ു 
കത്ചരപറയുന്നാശിക്കൊരു കാശുകൊ- 
ഭുപ്പാതി്ങൊരു വഴിയിള്ലറിപ്പോശ്‌ 


൧) പടയിരീ ചെന്നു മതിച്ഛാന്ിങ്ങൊരു 
മടികൊകങ്ടളു/ പറഞ്ഞിടുന്നു 
കടമുണ്ടന്മതുപുത്തരെനിക്കതു 
തടവുണ്ടതുക്കൊണ്ടവമ്പരമിള്ല 


പീഡീപ്പിക്കുന്നവരെയും നമ്പ്യാര്‍ അവതരിപ്പി 
ക്കുന്നു 


പഠലുകുടിച്ചുതടിക്ച! ജനത്തിനു 
നാലുപദാവെയ്ക്കുമ്പോശീ വിയര്‍ക്കും 
വെയിലും കാലും കെടുക്കാതുക്കൂവത്‌ 
പാലുമ?തിന്സു (്രമിമ/ പോകു. 


കടം വീട്ടാന്‍ കഴിയാതെ കയ്യിലുള്ള 
തെല്ലാം പണയം വയ്ക്കുന്നവരെ നമ്പ്യാര്‍ 
പരാമര്‍ശിക്കുന്നു. 


തുക്കുപുമ്കച തതിന്മിള്ലാഞ്ഞ. 
മത്താക്കൊരു ഭിക്കിമീ പണയംവെച്ച്‌ 
മാക്കോച്ഛാരുടെ മരുമകന്മിന്നൊരു 
തോമക്കുതരാമെകന്നെന്നൊടുചൊള്ലി 
ആരര്‍ീക്കാന്മുക്കൊരു മമാക്കുംകൊങ്ടു 
പരടയ്മിക്കായ്‌ ചെന്മൂമതിച്ചെത്നാകി ത്‌ 
_ക്കവരീ കൊങ്ടുതിരിക്കും വന്തു 
കടക്കാരി വടിരീ പാടുകിടക്കും. 


കടത്തെക്കുറിച്ചുള്ള പരാമര്‍ശം പണവ്യ, 
വസ്ഥയുടെ വ്യാപനത്തെ സൂചിപ്പിക്കുന്നു. 
പതിനെട്ടാംനൂറ്റാണ്ടിന്‍െറ ആദ്യമുണ്ടായ 
വാണിജ്യവികാസത്തിന്‍െറയും നാളികേരം, 
പോലുള്ള വിളകളുടെ വര്‍ദ്ധനയുടെയും നേരി 
ട്ടുള്ള ഫലമാണിത്‌. ഘോഷയമ്ര്രാപാഠത്തില്‍ 
പറയുന്ന അങ്ങാടിത്തെരുവുകളില്‍ അരിയും 
പച്ചക്കറികളുമുള്‍പ്പെടെയുള്ള എല്ലാവസ്തു 


ക്കളും ലഭിക്കും. പടയാളികള്‍ക്ക്‌ ഭക്ഷണം 
നല്‍കുന്നതിന്‌ ഇവയെല്ലാം നേരിട്ടു വാങ്ങിയി 
രുന്നു. [0 

അഞ്ഞങാടിത്തെരുവിതീ ചെന്നതിയും 
തേങ്ങാമുകൂകും വാഴയ്ക്കായും 
ാമ്മനീമാരിക്കിഹ ചൊറുകൊളുച്ഛാ. 
നായതിനുക് പദാരീത്ഥമമ്ശഷം 
വിരവഖൊടുകൊണ്ടുഖമ്മണമത?നാാ- 
യിരുന്നു ജനം പോയമടേണാം. 


ഘോഷയാ്രത്താപാഠത്തിലെ നായന്‍മാര്‍ 
ധാരാളമായുപയോഗിച്ചിരുന്ന പുകേല, 
കഞ്ചാവ്‌, കറുപ്പ്‌, മദ്യങ്ങള്‍ എന്നിവയും അങ്ങാ 
ടികളില്‍ വിറ്റിരുന്നു. 


ക) ഫുകയില' മെറ്റില കഞ്ചാവും പല 
ചകയിതീ കക്കുകരുച്ഛും വണം 


൮) നള ചിതക്കാരരീ താരി താനി? 
മില്ലും വിറ്റു കരുച്ഛും തിത്തു- 
മത്ിള്ലെന്നില്ല, മുടിയരീമാരുടെ- 


യില്ലന്നില്ല/ നശിമ്ഛേ്തിതീപു. 


ഇക്കാലത്ത്‌ തീരപ്രദേശങ്ങളില്‍ കള്ളു 
വില്‍പനയും കള്ളുകുടിയും വ്യാപകമായി 
രുന്നു. മലബാറില്‍നിന്നുള്ള റാക്ക്‌ മറ്റു പ്രദേ 
ശങ്ങളിലേക്കുകയറ്റി അയച്ചിരുന്നു. പതി 
നേഴാം നൂറ്റാണ്ടുമുതല്‍ ഡച്ച്‌ ഈസ്റ്റിന്ത്യാ 
ക്കമ്പനി പടിഞ്ഞാറേ തീരത്ത്‌ കറുപ്പു വില്‍ക്കു 
ന്നുണ്ട്‌. കുറുപ്പ്‌ മാള്‍വ, പാറ്റ്ന, ബംഗാള്‍ 
മുതലായ സ്ഥലങ്ങളില്‍നിന്നു വന്നിരുന്നു. 
1649ല്‍ കായംകുളത്തു ചെലവായ ബംഗാള്‍ 
കറുപ്പ്‌ ഇരുപതിനായിരം പൌണ്ടിലധികമായി 
രുന്നു. പുകയിലക്കച്ചവടം വന്‍തോതില്‍ ലാഭ 
കരമായിരുന്നതുകൊണ്ട്‌ തിരുവിതാംകൂര്‍ 
ഗവണ്‍മെണ്ട്‌ അതിന്‍െറമേല്‍ കുത്തക ഏർപ്പെ 
ടുത്തി. പുകയില വാങ്ങാനായി ഒരു പടയാളി 
തന്‍െറ തോക്കു പണയംവെച്ചു എന്ന പരാ 
മര്‍ശം പുകയിലയുടെ വിലയെ സൂചിപ്പി 
ക്കുന്നു. പണവ്യവസ്ഥയുടെ വളര്‍ച്ച സാധാ 
രണകൃഷിക്കാരുടെ ദുരിതാവസ്ഥ വര്‍ദ്ധിപ്പി 
ച്ചുവെന്നാണ്‌ സൂചന. അതില്‍നിന്നുള്ള നേട്ട 
ങ്ങള്‍ കച്ചവടക്കാര്‍ക്കായിരുന്നുവെന്ന്‌ നമ്പ്യാര്‍ 
മറ്റുതുള്ളല്‍കൃതികളില്‍ സൂചിപ്പിക്കുന്നു. 


കേരളപഠനങ്ങള്‍ 5 


[॥ 


സ്ത്രീകളുടെ സംവാദങ്ങള്‍ ജനജീവിത 
ത്തിന്‍െറ മറ്റൊരു വശത്തെ സൂചിപ്പിക്കുന്നു. 
സ്ത്രീകള്‍ സ്വന്തം പുരുഷന്‍മാരെ ധൂര്‍ത്തന്‍ 
മാരും കുറുപ്പും കള്ളും വാങ്ങാന്‍ നെല്ലു 
വില്‍ക്കുന്നവരും അലസരും അസൂയക്കാരു 
മായി ചിത്രീകരിക്കുന്നു. സ്ത്രീകള്‍ മറ്റു പുരു 
ഷന്‍മാരുമായി സംസാരിക്കുന്നതുപോലും 
അവര്‍ക്കിഷ്ടമില്ല. കഞ്ഞികുടിക്കാനില്ലാത്ത 
തുകൊണ്ട്‌ സ്വന്തം മക്കള്‍ക്ക്‌ എഴുന്നേറ്റ്‌ നട 
ക്കാന്‍പോലും കഴിയുന്നില്ലെന്നാണ്‌ ഒരു സ്ത്രീ 
യുടെ പരാതി. മറ്റൊരു സ്ത്രീ പറയുന്നത്‌ 
വീട്ടുസാധനങ്ങളെല്ലാം വിറ്റുപോയിരിക്കുന്നു. 
വീട്ടില്‍ ഒരു മണി അരിപോലും ബാക്കിയില്ല, 
ആരോടെങ്കിലും ചോദിക്കാമെന്നു വച്ചാല്‍ 
ബന്ധുക്കളുമില്ലെന്നാണ്‌. സ്വന്തം ഭാര്യമാ 
രെയും അമ്മമാരെയും തല്ലുന്ന പുരുഷന്‍ 
മാരും ധാരാളമാണ്‌. 


മമ്റൊരു ചിന്ത നമുക്കിമളത്ും 
മറ്റൊരു പുരുഷവീ വീട്ടിമീവരുമ്വോശ്‌ 
ഏറ്റം തമ്മുടെ നാമ്മര്‍്കലന്ഷും 

കുറ്റം വമു്ലതുമൊത്തു്ടാക്‌ 
കൊമ്ദുമുടക്കാരി മടിയിള്ല്മും 
പപ്പെറുമ്മയ്്കിടട? കൂട്ടുന്നവര്‍ 
മറ്റുക്ൂറ/തൊടു മനാരായ്ലരുമ്മാ7 
മുക്കല്ലാതൊരു വാക്കില്ലമ്ങോരിക്കുക്കി്‌ 
കുറെനുമുക്കൂതുമി്ലാ 

ഉമ്്മൊരു നെള്ലും പണഡും പാടേ 
കള്ളുകുടിച്ചു കുടിച്ചു മുടിച്ചും 
കഞ്ഞുകുടിപ്പാനിള്ലാഞ്ഞെന്തുടക്ടെ 
കുഞ്ഞയുകമ്മറുനടക്കാതായി 

കങ്ങമെ തചയിലെഴുത്തെന്നാകി?ല 
ഒതെക്ങനെ ഞാനാതൊഴിച്ചമട്ടു. 


സമൂഹത്തില്‍ പുൂരുഷമേധാവിത്വത്തി 
ന്‍െറ രൂപങ്ങളെ ഇവിടെ സൂചിപ്പിക്കുന്നു. 


നമ്പ്യാര്‍ അവതരിപ്പിക്കുന്ന ചിത്രം 
അന്നത്തെ ദക്ഷിണകേരളത്തിലെ സ്ഥിതിഗ 
തികളുമായി പൊരുത്തപ്പെടുന്നു. ചെറുകിട 
കര്‍ഷകകുടുംബങ്ങള്‍ക്ക്‌ പ്രാധാന്യമുണ്ടായി 
രുന്ന സമ്പദ്ഘടനയായിരുന്നു 18൦ നൂറ്റാ 
ണ്ടിലെ തെക്കന്‍കേരളത്തില്‍ ഉണ്ടായിരുന്നത്‌. 
വാണിജ്യവും പണവ്യവസ്ഥയും വന്‍തോ 


ക്േരളപഠഥനങ്ങള്‍ 5 


തില്‍ സ്വാധീനം ചെലൂത്തിയിരുന്നു. തുടര്‍ച്ച 
യായ യുദ്ധങ്ങള്‍കാരണം കര്‍ഷകരില്‍ വലി 
യഭാഗം പടയാളികളായി. വിവിധ യജമാനന്‍ 
മാരുടെ കീഴിലുള്ള്‌' സൈനികസേവനം അവ 
രുടെ കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിരുന്നു. 
യുദ്ധം ചെയ്യാനുള്ള ഉള്ളുറപ്പുപോലുമില്ലാതി 
രുന്ന ഇവര്‍ നിലനില്‍പിന്‍െറ ഭാഗം മാത്രമാ 
യാണ്‌ അതിനെ കണക്കാക്കിയത്‌. ഇവരുമാ 
യാണ്‌ നമ്പ്യാര്‍ തുള്ളലുകളിലൂടെ സംവദിക്കു 
ന്നത്‌. ഇവരുടെ അവസ്ഥയെയാണ്‌ ഘോഷ 
യമത്രാപാഠം പ്രതിനിധാനം ചെയ്യുന്നത്‌. 


ഘോഷയാത്രയുടെ പരാജയം 
ആവിഷ്കരിക്കപ്പെടാനുള്ള ചരിത്രപരമായ 
കാരണം ഇതാണ്‌. സാമ്പത്തികവും ധാര്‍മ്മി 
കവൂമഠയി അധഃപതിച്ച സമൂഹം പങ്കെടു 
ക്കൂന്ന അധികാര പ്രകടനം പരാജയത്തിലേ 
കലാശിക്കൂ. കീഴ്വഴക്കങ്ങളും മര്യാദകളും 
തകരുന്ന അനിശ്ചിതത്വത്തിന്‍െറ ഘട്ടങ്ങളില്‍ 
ഇത്‌ അനിവാര്യമാണ്‌. സ്വന്തം അനുയായിക 
ളുടെ തന്നെ ചതിയും വഞ്ചനയും സംബന്ധിച്ച്‌ 
ദുര്യോധനന്‍ ദീര്‍ഘമായി സംസാരിക്കുന്ന 
ഭാഗം ഇതിന്‍െറ സൂചനയാണ്‌. 


ദുഷകുദുക്കു മഹാപാഫികശീ വ 
ന്നിക്കൂട്ടത്തിതീ നിറഞ്ഞുകഴിഞ്ഞു 
ടോഷ്മ്കാക്ലൊരുവനെ വിശ്വാസം ചുന 
തിക്കാചത്മു നമുക്ഷിള്ലേത്ും 
കജ്ജനകമാസ്നിതിറങ്ങുമ്നോരം 
ദുര്ജനാമതിനൊരു ദുഷണാമമാതും 
സജ്ജനമമനാതുപാരംകുറയും 
വ്യജമനുസ്സുകമ്ളറെസ്സുഭയിയ്‌ 
കതുകൊക്കാമെന്നൊരുലന്മുപകഷം 
അതുകൊ്കാമെന്നപരന്മുപകമഥ 
കഇതുരണ്ടുംചിതമള്ലെന്നും ചില 
മതമുണ്ടാധ്വരുമങ്ങിനെയുള്ളു. 


സമകാലീന രാഷ്ട്രീയസ്ഥിതിയെക്കു 
റിച്ച്‌ ഒരു നാടുവാഴിക്കു നല്‍കാന്‍ കഴിയുന്ന 
അഭിപ്രായമാണിത്‌. ആഖ്യാനത്തിലെ സങ്കല്‍ 
പിത സന്ദര്‍ഭത്തിനു വിപരീതമായ ഘോഷയാ 
ത്രയുടെ പരാജയം ആഖ്യാതാവിന്‍െറയും സദ 
സ്റ്റിന്‍െറയും ചരിത്രസന്ദര്‍ഭവുമായി പൂര്‍ണ്ണ 
മായി പൊരുത്തപ്പെടുന്നു. പാഠത്തിലെ 


81 


[] 


സങ്കല്‍പിതവും യഥാര്‍ത്ഥവുമെന്ന ദ്വിത്വം 
ചരിത്രപരമാണെന്നു കാണാം. 


തെക്കന്‍കേരളത്തിന്‍െറ സങ്കല്‍പിതഭൂത 
കാലമാണ്‌ ഉലകുടെപെരുമാളിന്‍െറ കാലം. 
ഘോഷയാത്ര ഉലകുടെപെരുമാളിന്‍െറ 
ധര്‍മ്മക്രമം തകരുന്ന പ്രതിസന്ധിഘട്ടത്തെ 
സൂചിപ്പിക്കുന്നു. ധര്‍മ്മത്തില്‍നിന്ന്‌ അധര്‍മ്മ 
ത്തിലേക്കുള്ള മാറ്റത്തിന്‍െറ ചരിത്രപരമായ 
കാരണങ്ങള്‍ മഘാഷയാ്രതാപാഠത്തില്‍ 
നമ്പ്യാര്‍ നിരത്തുന്നില്ല. അധഃപതനം ഒരു 
വസ്തുതയായി അംഗീകരിക്കുകമാത്രം 
ചെയ്യുന്നു. സങ്കല്‍പിതവും യഥാര്‍ത്ഥവും 
തമ്മിലുള്ള വൈപരീത്യത്തിന്‍െറ ആവിഷ്കാ 
രത്തിലാണ്‌ ചരിത്രപരമായ മാറ്റത്തെ തിരിച്ച 
റിയുന്നത്‌. അദ്ദേഹത്തിന്‌ ഘോഷയാത്ര നാടു 
വാഴികളുടെയും ക്ഷേത്രങ്ങളുടെയും അധികാ 


രപ്രകടനം മാത്രമല്ല. ഘോഷയാത്രയ്ക്ക്‌ രൂപം 
നല്‍കുന്നത്‌ ജനങ്ങളാണ്‌. അത്‌ അവരുടെ 
സമൃദ്ധിയേയും സന്തോഷത്തെയും പ്രതിനി 
ധാനം ചെയ്യുന്നു. ജനങ്ങള്‍ 
അസന്തുഷ്ടരുമാവുമ്പോള്‍ ഘോഷയാത്ര 
കള്‍ പരാജയപ്പെടുന്നു. അല്ലെങ്കില്‍ അവ ജന 
ങ്ങളുടെ രോഷപ്രകടനങ്ങളായി വളര്‍ന്നുവ 
രുന്നു. ഘോഷയമ്യത്രാപാഠത്തിന്‍െറ സാമൂ 
ഹ്യവും ചരിത്രപരവുമായ അര്‍ത്ഥം ഇതാണ്‌. 

ജയ] 


ദരിദ്രരും 


[പ്രബന്ധത്തിലുപമയോഗിക്ച/ മഘമഷമാ 
ത്രയുടെപാഠാം പി കെ. ശിവശങ്കര്ിള്ള 
സംശോധനം ചെയ്ത കുമ്ചനീറാന്ല്യാരുകെ 
തുക്കൂത്കാഥകള?ീ (തൃശുര്‍: മകേരളമ്പാഹിത്യ 
അക്കാദമ? 79770) നിനൊഴുത്തതാണ്ട്‌ 


ജാതി-ആണ്‍കോയ്മ 
പ്രത്യയശാസ്ത്രം വടക്കന്‍പാട്ടുകളില്‍ 


കാലം, ദേശം, മതവും അതിന്‍െറ ഉപ 
കരണങ്ങളും, ജീവിതവൃത്തി തുടങ്ങിയവയുടെ 
സങ്കീര്‍ണ്ണബന്ധത്തില്‍ നിന്നാണല്ലോ ജനത 
യുടെ അനുഭവരാശി രൂപംകൊള്ളുക. അനുഭ 
വരാശി പൊതുബോധത്തിനു ജന്‍മം 
നല്‍കുന്നു. ഈ പൊതുബോധത്തെ പ്രത്യയ 
ശാസ്ത്രം എന്നുവിളിക്കാം. പൊതുബോധമെ 
ന്നതില്‍ അബോധവും ഉള്‍ക്കൊള്ളുന്നു. സാമു 
ഹികാനുഭവത്തില്‍നിന്ന്‌ ഉയിരാളുന്ന പ്രത്യയ 
ശാസ്ത്രം അനുഭവങ്ങളെ ഉള്‍ക്കൊള്ളുന്നതി 
നെയും അനുഭവങ്ങളോടുള്ള പ്രതികരണരീതി 
യേയും നിര്‍ണ്ണയിക്കുന്നുവെന്നത്‌ സാമൂഹികാ 
നുഭവവും പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള 
വൈരുദ്ധ്യാത്മകബന്ധത്തെയാണു കാണിക്കു 
ന്നത്‌. 


ഓരോ ഫോക്ലോര്‍രൂപത്തിനും പ്രത്യ 
യശാസ്ത്രപരമായ ധര്‍മ്മം സമൂഹത്തില്‍ 
നിര്‍വ്വഹിക്കാനുണ്ട്‌. ആ ധര്‍മ്മനിര്‍വ്വഹണത്തി 
നു ശേഷിയുള്ള കാലംവരെ അതു സജീവ 
ഫോക്ലോറായി നിലനില്‍ക്കും. ഫോക്ലോ 
റിന്‍െറ പ്രത്യയശാസ്ത്രപരമായ അര്‍ത്ഥ 
ത്തിന്‌ സമൂഹത്തില്‍ അധികാരം. നഷ്ടപ്പെട്ടു 
തുടങ്ങുമ്പോഴാണ്‌ അതു നാശോന്‍ 


ക്രേളപഠനങ്ങള്‍ 5 


മുഖഫോക്ലോറായും പിന്നീട്‌ 
ഫോക്ലോറായും പരിണമിക്കുന്നത്‌. 


മൃത 


ഒരു ഫോക്ലോര്‍രുപമെന്ന നിലയില്‍ 
വടക്കന്‍പാട്ടുകള്‍ നിര്‍വ്വഹിച്ച പ്രത്യയ 
ശാസ്ത്രപരമായ ധര്‍മ്മമെന്തായിരുന്നു എന്ന 
അന്വേഷണമാണ്‌ ഈ പഠനത്തിന്‍െറ 
ലക്ഷ്യം. ഈ അന്വേഷണത്തിന്‌ ആമുഖമായി, 
വാമൊഴിവഴക്കപ്പാട്ടുകളുടെ രചനാപരമായ 
സവിശേഷതകളെപ്പറ്റി ദിങ്മാത്രമായെങ്കിലും 
സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. 


ലിഖിതകവിതയുമായി താരതമ്യപ്പെ 
ടുത്തി വാമൊഴിവഴക്കപ്പാട്ടിന്‍െറ സവിശേഷ 
തകള്‍ ആല്‍ബര്‍ട്ട്‌ ബി. ലോര്‍ഡ്‌ ഇങ്ങനെ 
വിവരിക്കുന്നു; 


വാമൊഴിക്കാവിക്ക്‌ ന്മിരീമ്മാണത്മിവീറ 
മുഹുരീത്തം അവതരക്കത്തിമദ്റതുതമന്നെ. 
ചിഖിതകവിതമുക്കെ കാര്യത്തിയീ തചനമ്മു 
ടെയും വായനയുകെ അഥവാ ന്നിരീമൃഹാണത്തി 
കരീറയും ഇടയി കാലപരമാധയ അകലമുക്ക്‌ 
വാമൊിക്കാവിതമുകെ കാര്യത്തില്‍ ഇയ അക 
മിള ന്നിരീമ്മാണവും നിര്‍്മൂഫഹണവും ഒമ്മ 


] 
സമതത്മു ദടക്കുന്മു. ഗായകന്‍, നിരിമൃമാഹ 
കര രചയിതാവ്‌ കവി -എല്ലം ഒരാശീത്റെ." 


ലിഖിതകവിതയുടെ കാര്യത്തില്‍ കവി 
അനുവാചകന്‍െറ അസാന്നിദ്ധ്യത്തിലാണ്‌ 
രചന നടത്തുന്നത്‌. വായനക്കാരന്‍ കൃതി 
വായിക്കുമ്പോഴാണ്‌ അതിന്‍െറ നിര്‍വ്വഹണം. 
ഇവിടെ രചനയുടേയും നിര്‍വ്വഹണത്തിന്‍േറ 
യുമിടയില്‍ കാലപരമായ അകലമുണ്ട്‌. ഇതു 
പ്രയോജനപ്പെടുത്തി, പ്രമേയവും പദവാക്യ- 
ഛന്ദോലങ്കാരങ്ങളും തെരഞ്ഞെടുക്കുന്ന 
തിലും ചെത്തിമിനുക്കുന്നതിലും സൂക്ഷ്മ 
മായ ശ്രദ്ധചെ ലൂുത്താന്‍ കവിക്കു കഴിയുന്നു. 
ചുരുക്കത്തില്‍ ലിഖിതകവിത മുന്‍കൂട്ടി തയ്യാ 
റാക്കിയ ഭാഷാവസ്തുതയാണ്‌. പ്രത്യയ 
ശാസ്ത്രത്തെ ബോധപൂര്‍വ്വം വ്ൃംഗ്യമാക്കി 
നിര്‍ത്താന്‍ - വ്യംഗ്യമായ രീതിയില്‍ വ്യാപരി 
ക്കുന്ന അര്‍ത്ഥമുള്ള കൃതിയെയാണല്ലോ 
ശ്രേഷ്ഠമായി പരിഗണിക്കുന്നത്‌ _ ഇവിടെ കൂ 
ടൂതല്‍ സൌകര്യമുണ്ട്‌. 


വാമൊഴിവഴക്കപ്പാട്ടിന്‍െറ കാര്യത്തില്‍ 
നിര്‍മ്മാണവും നിര്‍വ്വഹണവും ഒരേ വേളയില്‍ 
ത്തന്നെ. ഇതെങ്ങനെ സാദ്ധ്യമാകുന്നു? മദ്ധ്യേ 
ഷ്യയിലെ ടാര്‍ടാര്‍ ൮ വീരകഥാ 
ഗാനങ്ങള്‍ ശേഖരിച്ചു പഠിച്ച വി. റാഡ്ലോവ്‌ 
പറയുന്നു; 
എതെങ്ക?ലും തരതമിയി കഴിവുക്കു ഏതൊമു 
പാട്ടുകാരനും പാട്ട്‌ അച്ലമപ്ലരാശീ കെട്ടിയുക്കാ 
ക്കുകയാണു ചെയ്യുന്നത്‌ തരീമുലം ഒരിക്കാത്‌ 
ചൊള്റിയപഠട്ട്‌ അതുമ്പാലെ! മമ്റൊരുപഖ്ടം 
ചൊള്ലമതീ അവരിക്കു കഴിയി ന്മീണ്ടകാ 
ചത്തെ പതിശീലനംകൊങണ്ട്‌ മവണ്ട്യത രചനാ 
മുലകക്മശീ അധാശീക്ക്‌ ഓാരിമ്മയിലുക്കാകും. 
പാഠളുകഥകളുടെ ആഖ്യാനത്മിരരമുമ്പതിച്ച്‌ 
കുവൃറഞ്ഞ അംശങ്ങളള ചേരുംപടി ചരിക്കുക 


യാണ്ഞ്‌ ഈ സ്ഥിരാംശങ്ങളെ സ്ത്ഭമിഭത്മിരൊ 
ത്തവ്യ്സും ചേര്തമുവെച്ചുകെട്ടുക, അതാത്‌ 
ടരുയു പാകത്മിരീ കൃ്ടാക്കിവെച്ച/ വതികശീ 
കൊണ്ട്‌ അവയെക്കണക്കിമചര്ക്കുക- ഇതാണു 
പഠട്ടുകാരദീറ കലാഷിദ്യ. 


ഇതില്‍നിന്ന്‌, പ്രത്യയശാസ്ത്രത്തെ 
ബോധപൂര്‍വ്വം വ്യംഗ്യമാക്കാനുള്ള സാദ്ധ്യത 
വാമൊഴിവഴക്കപ്പാട്ടില്‍ കുറവാണെന്നു 
കാണാം. എന്നാല്‍ പ്രത്യയശാസ്ത്രത്തിന്‍െറ 
അബോധാത്മക പ്രവര്‍ത്തനം ഇവിടെയും നട 
ക്കുന്നുണ്ട്‌. നീണ്ടകാലംകൊണ്ട്‌ പാട്ടുകൂട്ടായ്മ 
സമാര്‍ജ്ജിച്ചിരിക്കുന്ന രചനാമൂലകങ്ങള്‍ 
വാമൊഴിവഴക്കപ്പാട്ടിന്‍െറ പ്രത്യയശാസ്ത്ര 
സ്വഭാവം വ്യക്തമാക്കുന്നു. വ്യവസ്ഥാപിത 
മായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളു 
ടെയും ആശയങ്ങളുടെയും നേരെയുള്ള വഴ 
ക്കമാണതിന്‍െറ പ്രധാന സ്വഭാവം. 


വാമൊഴിവഴക്കപ്പാട്ടുകളുടെ രൂപം 
എപ്പോഴും മാറ്റത്തിനു വിധേയമാണെന്നു 
വിവരിച്ചല്ലേോ. കേട്ടറിവുള്ള ഒരു സംഭവത്തി 
നുതന്നെ പലമാതിരി ആവിഷ്കാരങ്ങളു 
ഞ്ടാവാം. ഓരോ ആവിഷ്കാരവും അതു 
നിര്‍വ്വഹിക്കുന്ന പാട്ടുകൂട്ടായ്മയുടെ പ്രത്യയ 
ശാസ്ത്രപരമായ ഈന്നല്‍ വ്യക്തമാക്കുന്നു. 
വടക്കന്‍പാട്ടുകളുടെ ഗണത്തില്‍ ഏറെ 
പ്രശസ്തിയുള്ളതാണ്‌ “തച്ചോളി ഒതേനന്‍ 
പൊന്നിയം പടയ്ക്കുപോയ കഥ" വിവരിക്കു, 
ന്നപാട്ട്‌, മലബാരി മാന്മുവലില്‍ വില്യം 
ലോഗന്‍ ഈ പാട്ട്‌ വിവര്‍ത്തനം ചെയ്തൂ 
ചേര്‍ത്തിരുന്നു. ലോഗന്‍ എടുത്തുചേര്‍ത്തിരി 
ക്കുന്ന പാട്ടും ഒതേനന്‍ പൊന്നിയം പടയ്ക്കു 
പോയ കഥ വിവരിക്കുന്ന ഇന്നു പ്രചാരത്തി 
ലുള്ള പാട്ടും* തമ്മില്‍ ഏറെ വ്യത്യാസമുണ്ട്‌. 
ലോകനാര്‍കാവില്‍ കാവൂടിനുപോയ ഒതേ 


1 ആല്‍ബര്‍ട്ട്‌ ബി. ലോര്‍ഡ്‌, ദ സ്ധിങ്ങര്‍ ഒഫ്‌ ടെയിീസ്‌ (കേംബ്രിഡ്ജ്‌ , ഹാര്‍വാഡ്‌ യൂണിവേഴ്‌സിറ്റി പ്രസ്സ്‌, 


1960), പു. 13 


2 എം. ആര്‍. രാഘവവാരിയര്‍, വടക്ക്‌ പാട്ടുകളുടെ പചനിമാല (ശുകപുരം ; വള്ളത്തോള്‍ വിദ്യാപീഠം 


1982) പു. 2ല്‍ ഉദ്ധരിച്ചത്‌ 


3 വടക്കന്‍പാട്ടുകളുടെ രചനാപരമായ സവിശേഷതകള്‍ വിശകലനം ചെയ്ത്‌ അവയുടെ 
രചനാമൂലകങ്ങളായി പ്രവര്‍ത്തിക്കുന്ന ഘടകങ്ങള്‍ എടുത്തുകാണിക്കുന്നുണ്ട്‌ വടകാരപമട്ടുകളുടെ 


പഞ്ഞിയാല 


കേരളപഠനങ്ങള്‍ 5 


1) 
നന്‍ അവിടെ തച്ചോളിക്ക്‌ നീക്കി വച്ച തറയ്ക്ക 
രികെ മതിലൂര്‍ ഗുരിക്കളും ശിഷ്യരും ഇരിക്കു 
ന്നതുകണ്ടു ക്ഷുഭിതനാവുന്നതും പിന്നീട്‌ 
അവര്‍ തമ്മില്‍ പൊയ്ത്തു കുറിക്കുന്നതുമാ 
യാണ്‌ മഠമന്മുവലില്‍ ചേര്‍ത്തിരിക്കുന്ന പാട്ടില്‍ 
കാണുന്നത്‌. മറ്റു പ്രസിദ്ധീകരണങ്ങളിലെ 
പാട്ടിലാവട്ടെ കഥ മറ്റൊരു തലത്തിലേക്ക്‌ 
മാറിനില്‍ക്കുന്നു. ഒതേനന്‍ ലോകനാര്‍കാ 
വില്‍ എടുപ്പിച്ച പന്തല്‍പ്പണി കാണുന്നതിന്‌ 
മറ്റു പലര്‍ക്കുമൊപ്പം മതിലൂര്‍ ഗുരിക്കളും 
ശിഷ്യരും വരികയാണ്‌. പാട്ടില്‍നിന്ന്‌ . 


കണാ! കങ്ടുക്കക കുഞ്ഞിഒമ്തനത്‌ 
കക്കാട്‌ മുത്മ ശുതിക്കാമുളാട്‌ 
കടനെ വിളിച്ചുപറയുന്ന 
'മതിലുരീ ശുതികാശീ വരു്മുക്കള്ലെെ 
ശ്രുതിക്കുമ്ളാടു കൊണ്ടുവെക്കും ഞാനോ" 
ഇരമിയറവികെ! കുഞ്ഞിമൊതമ്തമമാ 
ശുതിക്കാമ്മാടു കൊങ്ടുകെകാരുമ്മ 
മത്തിലുരീ ശുരിക്കുളങ്ങാനിപ്പെെ 
പത്തിതാമ?മതമിന്മും ശുരിക്കളള്ലെ 
എനറയും ദിരീറയും ശുതിക്കുളക്ത 
പറമുത്തുക്കമ്നാരം കുഞ്ഞിഒമതനരീ 
പതിരാഥയിരം ശിഷ്യരുണ്ടെന്നാലും 
എകര്റ ശുരിക്കുളുമാണെങ്കിലും 
കുങ്ചാരനക്ലെ' കുലമവനൊ 
എകീറ തലമ്മണ്ണിര്മ കൃത്മുമേോളം 
കുഞ്ചാതനാമചാരം ഞാര്‌ ചെയ്തു 


ആചാരം ചെയ്യുന്നില്ലെന്നു മാത്രമല്ല, 
"ആളേറെ കൂടിയ കൂട്ടത്തില്‍” വച്ച്‌ കുലപ്പേര്‌ 
എണ്ണി ഒതേനന്‍ ഗുരിക്കളെ അപമാനിക്കു 
കയും ചെയ്തു. തുടര്‍ന്നാണ്‌ ഗുരിക്കള്‍ ഒതേ 
നനോട്‌ പൊയ്ത്തുകുറിക്കുന്നത്‌. ഒതേനനും 
ഗുരിക്കളും തമ്മിലുള്ള പൊയ്ത്തിനു കാരണ 
മഠയി ശക്തമായ ഒരു നാടകീയമുഹൂര്‍ത്തം 


സൃഷ്ടിക്കുകയാവാം പാട്ടുകാരന്‍. ഈ നാട 
കീയമുഹൂര്‍ത്തം അതിന്‍െറ പ്രത്യയ 
ശാസ്ത്രസ്വഭാവംകൊണ്ടു ശ്രദ്ധേയമാവുന്നു. 
അന്യഥാ ആദരങഞ്ങീയമായ ഗുരുവെന്ന ആദര്‍ശ 
പ്രരൂപം 'നീചകുല'ത്തോടു ബന്ധപ്പെട്ടാവു 
മ്പോള്‍ അനാദരണീയവും അപമാനാര്‍ഹവു 
മാകുന്നു. ബഹുജനാദരവു നേടിയ ഒതേന 
നെന്ന വീരപുരുഷമാതൃകയെ ഉപയോഗിച്ച്‌ 
ഈയ ആശയത്തെ ദൃഡീഭവിപ്പിക്കുന്നു. 
"ആളേറെ കൂടിയ കൂട്ടത്തില്‍' തന്‍െറ കൂലപ്പേര്‌ 
എണ്ണൂപ്പെടുന്നതില്‍ ലജ്ജിക്കുന്ന മതിലൂര്‍ 
ഗുരിക്കള്‍ യഥാര്‍ത്ഥത്തില്‍, ഒതേനനിലൂടെ 
വെളിപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തോട്‌ വിധേ 
യത്വംതന്നെയാണു പ്രകടിപ്പിക്കുന്നത്‌. തനിക്ക 
നുഭവപ്പെട്ട അവമതിക്കെതിരെ പൊയ്ത്തു 
പ്രഖ്യാപിക്കുന്ന ഒതേനനൊപ്പം അയാളുടെ 
പ്രത്യയശാസ്ത്രവും കൂടുതല്‍ കരുത്താര്‍ജ്ജി 
ക്കുന്നു. മതിലൂര്‍ ഗുരിക്കള്‍ക്കുവേണ്ടി ഒതേന 
നോട്‌ എതിരിടുന്ന രണ്ടുപേര്‍ കതിനൂരുചുണ്ടു 
പെരുമലയനും ചുണ്ടങ്ങാപൊയിലിലെ 
മായന്‍കുട്ടിയും ആയത്‌ ജാതിമഹിമാപ്രത്യയ 
ശാസ്ത്രത്തിനെറ മറ്റൊരു സൂചനതന്നെ. രണ്ടു 
പേരെയും ഒതേനന്‍ കൊന്നുവീഴ്ത്തുന്നു. 
നിഷ്ഠൂരമായ അന്ത്യമാണ്‌ കതിനുരുചുണ്ടു 
പെരുമലയന്‌ ഒരുക്കുന്നത്‌ , 
മലയീറ കൈരമങ്ടും കെത്തയയെൊമ്തദാത്‌ 
കൃഷ്ണ്ണുതങ്ടും ചുന്നക്ങെടുത്മു ഫിന്നെ 
നാവ്ുമതിഞ്ഞു ന്തിലത്തെറിഞ്ഞു. 
കൈയരിയലും നാവരിയലും ഒതേനനെ 
പ്രവര്‍ത്തിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്‍െറ 
മര്‍ദദകമായ സമഗ്രാധിപത്യത്തെ ധ്വനിപ്പി 
ക്കുന്ന സൂചകങ്ങളായി കണക്കാക്കാം. 


"ഒതേനനും കോട്ടയ്ക്കല്‍ കുഞ്ഞാലിമ 
രയ്ക്കാരും' എന്ന പാട്ടില്‍* മാമലവീട്ടിലെ 


4 ഈ പ്രചാരത്തിന്‌ എസ്‌. ടി. റെഡ്യാർ ആന്‍ഡ്‌ സണ്‍സ്‌, ശ്രീരാമവിലാസം പ്രസ്സ്‌, എച്ച്‌. ആന്‍ഡ്‌ സി. 


സ്റ്റോഴ്‌സ്‌ തുടങ്ങിയ പ്രസാധകര്‍ക്ക്‌ വലിയ പങ്കുണ്ട്‌. 


6 കെ. വി. അച്ചുതാനന്ദന്‍ (സമാ), 24 വഭക്കാത്പാട്ടുകള്‍ശ്‌ (കുന്നംകുളം , എച്ച്‌ ആന്‍ഡ്‌ സി. സ്റ്റോഴ്‌സ്‌, 


1992), പു. 98 


6 ചേലനാട്ട്‌ അച്യുതമേനോന്‍ (എഡി), ബാലദ്്സ്‌ ഒഫ്‌ മനോര്ത്മ്‌ മലബാരി. വോള്യം 1 (മദിരാശി 


മദിരാശി സര്‍വ്വകലാശാല, 1935), പൂ. 1351-14 


കേരളപഠഥനങ്ങള്‍ 5 


] 
കുഞ്ഞ്യുമ്മമ്മയെ കണ്ടുമോഹിച്ച മരയ്ക്കാര്‌, 
അവളുടെ അമ്മായിക്ക്‌ നാലുപെട്ടി പൊന്നു 
കൊടുത്ത്‌ കുഞ്ഞ്യുമ്മമ്മയെ കൈക്കലാക്കാന്‍ 
ശ്രമിക്കുന്നു. വിവരം അറിഞ്ഞ കുഞ്ഞ്യുമ്മമ്മ 
സ്വന്തം വീട്ടില്‍നിന്ന്‌ ഒളിച്ചോടി ഒതേനന്‍െറ 
വീട്ടില്‍ അഭയംപ്രാപിക്കുന്നു. ഇതേത്തുടര്‍ന്ന്‌ 
മരയ്ക്കാര്‌ തന്‍െറ ചങ്ങാതികൂടിയായ ഒതേ 
നനെ സമീപിക്കുന്നു. അടുത്ത ഞായറാഴ്ച 
കുഞ്ഞ്യുമ്മമ്മയെ മരയ്ക്കാര്‍ക്ക്‌ ഈവം കുറി 
ക്കാമെന്ന്‌ ഒതേനന്‍ സമ്മതിച്ചു. ഞായറാഴ്ച 
തെക്കിനിയില്‍ കാത്തിരുന്ന മരയ്ക്കാരുടെ 
മുമ്പിലേക്ക്‌ കുഞ്ഞ്യുമ്മമ്മയുടെ വേഷം ധരി 
ച്ചെത്തുന്നത്‌ ഒതേനനാണ്‌. മരയ്ക്കാരെ തട്ടി 
ത്താഴെയിട്ട്‌, നെഞ്ഞത്ത്‌ കയറിയിരുന്ന്‌, 


നമത്‌ മമഷ്മാതിപ്പെണ്ണുത്ങളെ 
മേലിത്തിരിഞ്ഞ്‌ മനാമക്കുള്ലാന്ന്‌ 


അള്ളത്തിരുപ്പേരില്‍ ആണയിടിക്കുന്നു ഒതേ 
ന൯. ഒപ്പം ഒരഭ്യര്‍ത്ഥനയും- 


കോഴ്ടമ്ത്‌ കുഞ്ഞാലിമരധക്കാമര/ മകക്ക്‌ 
പണ്ടുപണ്ടുക്ളു പതിമ്ധാമ്മക്ക്‌ 
൧ൌനനൊച്ചൊളിപ്ചകയുക്കാവറ്‌ 


മരയ്ക്കാര്‍ക്ക്‌ ഒതേനനോടു, തിരികെ പറ 


യാനുള്ളതും ഇതുതന്നെ. 


ഇവിടെ അഭയംപ്രാപിച്ച പെണ്ണിന്‍െറ 
സംരക്ഷണത്തിനപ്പുറം 'നായര്മേജ്ജാതിപ്പെ 
തങ്ങളുടെ ഒന്നടങ്കം മാനംകാക്കുന്ന രക്ഷക 
നായി ഒതേനന്‍ മാറുന്നു. മരയ്ക്കാരുടെ 
ആഗ്രഹം ഇവിടെ അവിഹിതമായി മാറിയത്‌ 
ജാതീയമായ ശ്രേണിവ്യവസ്ഥയെ മാനിക്കാ 
ഞ്ഞതിനാലാണ്‌. മരയ്ക്കാരെ എതിര്‍ത്തത്‌ 
വ്യക്തിപരമായ നിലയിലല്ല, ജാതീയമായ 
ധര്‍മ്മവ്യവസ്ഥയെ രക്ഷിക്കാന്‍ ബാധ്യസ്ഥ 
നായ ഒരാളെന്ന നിലയ്ക്കാണെന്നു വ്യക്തമാ 
ക്കാന്‍ ഒതേനന്‍ ശ്രമിക്കുന്നു. ജീവിതവ്യാപാ 
രങ്ങള്‍ ജാതിവ്യവസ്ഥയുടെ ഉള്ളറകളില്‍ 
നിന്നു പുറത്തേക്കിറങ്ങാന്‍ വ്യക്തികളെ നിര്‍ 
ബ്ലന്ധിക്കുന്ന ചരിത്രഘട്ടത്തിന്‍െറ സൂചന 


യുണ്ട്‌ ഇതില്‍. എന്നാല്‍ അപ്പോഴും ജാതീയ 
മായ ധര്‍മ്മവ്യവസ്ഥ സംരക്ഷിക്കപ്പെടണമെ 
ന്നാണ്‌ പാട്ടിന്‍െറ സന്ദേശം. 


അമ്മാവനെ "കൊന്നവനെ വധിച്ച്‌ വീര 
പുരൂഷനായതിനൊപ്പം, പാരമ്പര്യം തനിക്കു 
വിധിച്ചിട്ടുള്ള ജാതിപരമായ പരിമിതികളെ 
പൂര്‍ണ്ണമായി അംഗീകരിക്കുന്നതിലൂടെയാണ്‌ 
നാദാപുരം കൂട്ടി കുഞ്ഞിക്കണ്ണന്‍ ആദര്‍ശമാ 
തൃകയായിത്തീരുന്നത്‌." അവിടെയും ജാത്യ 
ധിഷ്ഠിതധര്‍മ്മവ്യവസ്ഥയുടെ രക്ഷാകര്‍ത്താ 
വായി ചൂണ്ടിക്കാട്ടുന്നത്‌ തച്ചോളി ഒതേനനെ 
ത്തന്നെ, ഓടമലവാഴും തമ്പുരാന്‍ തന്‍െറ 
കുന്നുകളെ കൊന്ന പുലികളെ നശിപ്പിക്കുന്ന 
വന്‌ സ്വന്തം മകളെ വേളികഴിച്ചു കൊടുക്കാ 
മെന്ന്‌ വിളംബരം ചെയ്തു. പുലികളെ കൊന്ന 
നാദാപുരം കുട്ടി കുഞ്ഞിക്കണ്ണനോട്‌ വാധ്ദാ 
നമനുസരിച്ചു പ്രവര്‍ത്തിക്കാന്‍ ' തമ്പുരാന്‍ 
തയ്യാറോയിരുന്നു. കുഞ്ഞിക്കണ്ണനെ മാളികയി 
ലേക്ക്‌ തമ്പുരാന്‍ ക്ഷണിക്കുന്നു. 


അമനാരം കൃണ്ണത്‌ പറയുന്നമളേ 
ഞമമനാരു നായരൊഴ്ടള/ താനും 
ഞാനൊരു തികനുമാകുന്നമ്ളോ 
അമനാരം ത്രന്ധാന്‌ പറയുന്നമളേ/2 
നാദാപുരാ കുഴ്ടി കുഞ്ഞിക്കുണ്ണാ 
തീതകനില്‍ നീ താല്‌ ജനിച്ചെ്കിലും 
തീയകത്മി നിന്നത്‌ ചെറ്റെങ്കിലും 
രാജാവ?രീ ജരീമം നിനക്ക്‌ കണ്ണാ 
മമളിക കയറാരിീ മടിക്കമവണം 


കുഞ്ഞിക്കണ്ണനന്‍െറ മറുപടി, 'തനന്‍െറ 
ത്രമ്പാന്‍ തച്ചോളി ഒതേനന്‍ വിവരം അറി 
യുമ്പോള്‍ തനിക്ക്‌ കുറ്റം പറയുമല്ലോ 
എന്നാണ്‌. അതിനാല്‍ തമ്പുരാന്‍െറ മകളെ 
വേളികഴിക്കുക എന്നതില്‍നിന്ന്‌ അയാള്‍ വിന 
യപൂര്‍വ്വം ഒഴിഞ്ഞുമാറുന്നു. അങ്ങനെ 
കുഞ്ഞിക്കണ്ണന്‍ ജാത്യധിഷ്ഠിത ധര്‍മ്മവ്യവ 
സ്ഥയ്ക്ക്‌ സ്വീകാര്യനായ വീരപുരുഷ മാതൃക 
യായിത്തീരുന്നു. 


7 എം.സി. അപ്മൂണ്ണി നമ്പ്യാര്‍ (എഡി), വഴക്കാന്‍പാളുകശ്‌ (കോട്ടയം സാഹിത്യപ്രവര്‍ത്തക 


സഹകരണസംഘം, 1983), പു. 115.129 


ക്രേളപഠനങ്ങള്‍ 5 


സ്വന്തം ടെകരണൊുത്തി ലും അഭ്യാസപാട 
വത്തിലും ഉറച്ചവിശ്വാസമുള്ള വീരന്‍മാര്‍ 
ജാതിയുടെ ധര്‍മ്മവ്യവസ്ഥയെ മറികടക്കാന്‍ 
ശ്രമം നടത്താം. നരിപ്പുള്ളി ചേറ്റുവായില്‍ 
തീയ്യക്കോരനും നടുവട്ടം പൂങ്കാവില്‍ അമ്പു 
ച്ചെട്ടിയും ഉദാഹരണങ്ങള്‍. എന്നാല്‍ അവര്‍ 
വെട്ടിവീഴ്ത്തപ്പെടുന്നു. തച്ചോളി ഉണിച്ചെറി 
യക്ക്‌ ഈവം കുറിക്കാന്‍ ധൈര്യപ്പെട്ട ചേറ്റു 
വായില്‍ തിയ്യക്കോരനെക്കുറിച്ച്‌ ഒതേനന്‍ പറ 
യുന്നു. 


കൊള്ളാതെ കൊരനെ വെക്ചുകുടാ 
നാമുട്ടിന്യും നാണിഴക്കാടാകുന്നു 
വീട്ടിനും നാണിഭമ്കൊടാകുന്നു. 


ഉടപ്പിറന്നവള്‍ക്കെതിരെയുള്ള അതി 
ക്രമം ഇവിടെ വീടിന്‍െറയെന്നല്ല നാടി 
നന്‍െറയും 'നാണിഭ'ത്തിന്‍െറ പ്രശ്‌നമാകുന്നത്‌ 
അത്‌ ഒരു താണജാതിക്കാരനില്‍ നിന്നുണ്ടായ 
തിനാലാണ്‌. അയാളെ വെട്ടിവീഴ്ത്തുമ്പോള്‍ 
തങ്ങളെ 'രക്ഷിക്കുന്ന' ധര്‍മ്മവ്യവസ്ഥയുടെ 
പാലനംതന്നെയാണു നിര്‍വ്വഹിക്കപ്പെടുന്നത്‌. 


ചിറയ്ക്കല്‍ കോലോം വാണ തമ്പുരാ 
ന്‍െറ എഴുന്നള്ളത്തുകണ്ടിട്ടും കണ്ടവാറാ 
ക്കാത്ത, ആചാരപ്രകാരം വണങ്ങാത്ത ജോന 
കരും സ്വന്തം കൈക്കരുത്തിലുള്ള വിശ്വാസം 
നിമിത്തം നിലവിലുള്ള ധര്‍മ്മവ്യവസ്ഥ 
യോടു മറുതലിക്കുന്നവരാണ്‌. തങ്ങളുടെ മറു 
തലിപ്പിന്‌ ധാര്‍മ്മികമായ സാധൂകരണവും 
അവര്‍ക്കുണ്ട്‌ ,9 


എള്ാറെയും പടച്ഛതു തമ്മുരാനെൊ 
കറക്ക്‌ വിത്യാസ്പം ഇലെ? 
ചളക്കലും വെയിലറിക്കുന്നള്ലൊ 
കോമലാത്മും വെയിലറിക്കുന്നള്ലൊ 
രമ്ജും ക്രുമപാലറിക്കുന്നള്ലെെ 
പമ്ഛാനെ വിയ്യമസ്പമൊക്നുമ?ള/ 
കോമലോത്മും ചാളയും ക്രുമപാലെയാന്‌ 
മഴയുമെ തന്നതു കെയ്തുത്തിള്ലെ; 


അക്ങനെധുക്കു ന്തിലക്കാത്താന്‌ 
എന്തിന്‌ തമ്മുത്ഥരീ മപൊകുമ്നോരം 
ഞങ്ങള്‌ തെറ്റിട്‌ നിതക്കുനാതും 
ജോനകരുടെ ൂക്തിവാദത്തിന്‌ തമ്പുരാ 
ന്‍െറ ആള്‍ക്കാര്‍ക്ക്‌ മറുപടിയില്ല. പട്ടാളത്തെ 
അയച്ച്‌ ജോനകരെ മര്യാദ പഠിപ്പിക്കാനാണു 
ശ്രമം. പ്രത്യയശാസ്ത്രപരമായ ഉപകരണം 
ഫലപ്രദമാകാതെ വരുമ്പോള്‍ ഭരണകൂടം 
മൂര്‍ത്തമായ മര്‍ദ്ദനോപകരണങ്ങള്‍ പ്രയോഗി 
ക്കുന്നു. അതും വിജയംവരിക്കാതെ വരുമ്പോ 
ഴാണ്‌ ഭരണകൂടം പ്രതിസന്ധിയിലാവുന്നത്‌. 
"ഞാനെനി കോലോത്തു നിക്കുന്നില്ല' എന്നു. 
തമ്പുരാനെക്കൊണ്ടു പറയിക്കുന്നത്‌ ഈ പ്രതി 
സന്ധിയാണ്‌. നിലവിലുള്ള ധര്‍മ്മവ്യവസ്ഥ 
യുടെ സംരക്ഷകനായി പാട്ടുകൂട്ടായ്മ പാടി 
പുകഴ്ത്തുന്ന ഒതേനന്‍തന്നെ ഈ അവസര 
ത്തില്‍ എത്തുന്നു. ജോനകരെ കൈക്കരു 
ത്താല്‍ പരാജയപ്പെടുത്തി പ്രതിസന്ധി പരി 
ഹരിക്കുന്നു. 


സമുദായജീവിതത്തില്‍ ഉണ്ടാകാവുന്ന 
ധര്‍മ്മവ്യതിചലനങ്ങളുണ്ടല്ലോ - സംരക്ഷിക്കേ 
ണ്ട മരുമകളെ പീഡിപ്പിക്കുന്ന അമ്മായി, അനി 
യത്തിക്കെതിരെ അസൂയമൂത്ത്‌ ഉപജാപം നട 
ത്തുന്ന ഏട്ടത്തി, ജാരസംസര്‍ഗം നടത്തുന്ന 
ഭാര്യമാര്‍ - അത്തരം സന്ദര്‍ഭങ്ങളില്‍ ഒതേനനെ 
ശിക്ഷകന്‍െറ വേഷത്തില്‍ പല പാട്ടുകളും 
അവതരിപ്പിക്കുന്നു. വധശിക്ഷയില്‍ കുറഞ്ഞ 
തൊന്നും ഒതേനന്‍ വിധിക്കുന്നുമില്ല. വിവിധ 
പാട്ടുകളിലൂടെ ഒതേനനില്‍ ധര്‍മ്മവ്യവസ്ഥ 
യുടെ സംരക്ഷകപ്രഭാവംതന്നെ ആരോപിക്ക 
പ്പെടുന്നു. ജാതിവ്യവസ്ഥയിലധിഷ്ഠിതമായ 
ഫ്യൂഡല്‍ മൂല്യങ്ങളുടെ ചിഹ്നമായിത്തന്നെ 
മാറുന്നു ഒതേനന്‍. പെണ്‍കൊതിയനായി 


ചിത്രീകരിക്കപ്പെടുമ്പോഴും ഒതേനന്‍ ഒരി 
ക്കലും ജാതിശ്രേണിയുടെ വിലക്കുകള്‍ 
ലംഘിക്കുന്നില്ല. 


8 കൂരയപത്മാറ്‌ വടക്കാരപാട്ടുകള്‍്‌ (കൊടുങ്ങല്ലൂര്‍ , ശാന്ത ബുക്ക്‌സ്‌റ്റാള്‍, -990), പു. 4286-27, 71.76 
8 ചിറയ്ക്കല്‍ മാപ്പിളമാരുമായുള്ള ഒതേനനെറ പോരാട്ടം', അച്യുതമേനോന്‍ (എഡി), ബാലഡിസ്‌ വോള്യം 


1, പു. 56-57 


കേരളപഥനങ്ങള്‍ 5 


ഒതേനനില്‍ നു പ്രത്യയ 
ശാസ്ത്രത്തിന്‍െറ ചില ഘടകങ്ങളെയെങ്കിലും 
എതിര്‍ക്കുന്ന ചില പാട്ടുകളുണ്ട്‌. ഒതേനനും 
പഴകൂലോത്തെ കുഞ്ഞിക്കന്നിയും' എന്ന പാട്ടു 
നോക്കുക.” സ്വപ്രത്യയസ്ഥൈര്യം നിറഞ്ഞ 
പുതുയുഗവനിതയെയാണ്‌ കുഞ്ഞിക്കന്നിയില്‍ 
കാണാനാവുന്നത്‌. തീരെ ചെറുപ്പത്തില്‍ താന്‍ 
സ്വയംവരിച്ച പടവീട്ടിലെ കുഞ്ഞിരൈരുവിനെ 
യല്ലാതെ മറ്റാരെയും സംബന്ധം ചെയ്യില്ലെന്ന 
തീരുമാനത്തില്‍ അവള്‍ ഉറച്ചുനില്‍ക്കുന്നു. 
തന്‍െറ വീടും കുലവും അന്വേഷിച്ചുവരുന്ന 
ഒതേനനോട്‌, 


എമറരു ഷ്‌ടും പറന്മുമെല്ലാം 
ന്ിങ്ങളരിമ്യണ്ട കാര്യമെന്താ 
ഞാനൊന്നും ഉത്തരം പറമമനാധ? 
കാങ്ങുന്നി്ലിപ്ഛോഴോ നി്ങമ്ളാട്‌ 


എന്നു മുഖത്തടിച്ചതുപോലെ പറയാന്‍ 


കുഞ്ഞിക്കന്നി മടിക്കുന്നില്ല 


ആണിന്നടങ്ങാതത പ്പെത്തുണ്ടിന്നു 
അതങ്ങിനെ ഒരു പെള്ണുക്ടെങ്കില്‌ 
ക്മളെ ഞാരി നന്നാക്കിക്കൊമണ്ടമു അള്ളോ. 


എന്ന്‌ ഒതേനന്‍ പ്രതിജ്ഞ ചെയ്യുന്നു. ഒതേനന്‍ 
ആവശ്യപ്പെട്ടതനുസരിച്ച്‌ കുഞ്ഞിക്കന്നിയെ 
അയാള്‍ക്കു സംബന്ധം ചെയ്തുകൊടുക്കാ 
മെന്ന്‌ അവളുടെ അമ്മ ഒതേനന്‌ ഉറപ്പുകൊ 
ടുക്കുന്നു. അതറിയുന്ന കുഞ്ഞക്കന്നിയുടെ 
പ്രതികരണം: 


പഴകുമലാ്തെ കപമ്റുമരമമ്മ 
തച്ചോളി? മേമ്ഛേചെ കുഞ്ഞ്യ്യൊമ്തന്ന്‌ 
എന്നെ കൊടുപ്പാമ്തോ നിശ്ചയിച്ാത്‌ 
ആരു തന്നധികാരം നിങ്ങക്കാമമ്മേ 
തനാതു ആമ്മന്ധു പറകമേണം. 
എദറാരു സമ്മതം കൂടാതെ ഞാനി 
എനിറാരു സ്വമ്മതം തരികയില്ല; 


മറ്റൊരു ആണി്റ കുക്കുമൊ്ടും 
ചത്താലും കുടെയിമിക്കായിള്ല 

കട്ടും കവരീന്നും നായാടീറ്റും 

നിത്യം കഴിച്ച്ജുമപഠരുന്നെമമു 
കക്കൂപ്ലുലയാട? കുഞ്ഞൊത്േറാന്‌ 
എനൊമ്യോ സ്വംബന്ഥം ചെയ്യുമെന്ന്‌ 
കൂടം മന്ുസ്്ിരി ദ്മിനക്കുണ്ടമമ്മ, 


ഇങ്ക്രീയസ്സു പഠിച്ചാണ്‌ ഇന്ദുലേഖ 
ഇങ്ങനെ പറയാനുള്ള ധൈര്യം നേടിയത്‌. 
മതിലൂര്‍ കുരിക്കളെഴുത്തച്ഛന്‍െറ കുളരി 
യില്‍ പഠിച്ചിറങ്ങിയ കുഞ്ഞിക്കന്നിയില്‍ ഈ 
തനേറടം വന്നുചേരുന്നത്‌ പുതിയ മൂല്യങ്ങള്‍ 
സമൂഹത്തിന്‍െറ അടിത്തട്ടിലെ പാട്ടുകൂട്ടായ്മ 
യിലേക്കും വ്യാപിച്ചുതുടങ്ങിയിരുന്നു എന്നതി 
ന്‍െറ സൂചനതന്നെ. 


ഇതിനിടയില്‍ ഓര്‍മ്മിക്കേണ്ട ഒരു കാര്യ 
മൂണ്ട്‌. വിവിധ പാട്ടുകളിലൂടെ പാടിപ്പൊലിപ്പി 
ക്കപ്പെട്ടിരിക്കുന്ന ഒതേനന്‍ എതെങ്കിലും സവി 
ശേഷകാലയളവില്‍ ജീവിച്ചു മരിച്ച വ്യക്തി 
യല്ല. പാട്ടുകൂട്ടായ്മയുടെ ഉള്ളില്‍ ആദര്‍ശമാ 
തൃകയായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു പ്രരൂപമാ 
ണ്‌. ഈ അര്‍ത്ഥത്തില്‍ ഒതേനനെന്നത്‌ പാട്ടു 
കൂട്ടായ്മയുടെ ഒരു രചനാമൂലകം കൂടിയാ 
കൂന്നു. അപരിഹാര്യമായ തര്‍ക്കങ്ങള്‍ പരിഹ 
രിക്കാനും ശിക്ഷിക്കപ്പെടേണ്ടവരെ ശിക്ഷിക്കാ 
നുമൊക്കെ പല പാട്ടുകളിലും ഒതേനനെ 
രംഗപ്രവേശം ചെയ്യിക്കുന്നു. 'കപ്പള്ളിപ്പാല 
യാട്ടെ കോരനെറപാട്ട്‌,” “നാളോം പൂതിയവീ 
ട്ടില്‍ കേളുവിന്‍പാട്ട്‌' തുടങ്ങിയവ ഉദാഹര 
ണം.” 


സമുദായഗതിക്കനുസരിച്ച്‌ സ്വന്തം 
വിശ്വാസങ്ങളിലും നിലപാടുകളിലും മാറ്റം 
വരുത്താനാവാതെ സമുദായത്തിന്‍െറ അപ്ര 
തിരോധ്യമായ പ്രയാണത്തില്‍പ്പെട്ട്‌ ദൂരന്തത്തി 


നിരയാകുന്ന കഥാപാത്രങ്ങള്‍ നമ്മുടെ നോ 


10 ചേലനാട്ട്‌ അച്യുതമേനോന്‍, എസ്‌. കെ. നായര്‍ (എഡി), ബാലഡ്സ്‌ ഒഫ്‌ നോര്ത്ത്‌ മലബാര്‍, വോള്യം 
2 (മദിരാശി : മദിരാശി സര്‍വ്വകലാശാല, 1955), പു. 1.14 


11 പി. ആന്‍റണി (എഡി, തമ്ചഛോളിപ്പാടുകള്‍. സ്‌കറിയാ സക്കറിയ (ജന. എഡി, ട്യൂബിങ്ങൻ 
സര്‍വ്വകലാശാലയിലെ മലയാളം കൈയെഴുത്തുഗ്രന്ഥങ്ങളുടെ പരമ്പര -3 പ്രങ്ങനാശ്ശേരി 
കേരളപഠനകേന്ദ്രം, സെന്‍റ്‌ ബര്‍ക്ക്മാന്‍സ്‌ കോളേജ്‌, 1994) പു. 98.18 


കേരളപഠനങ്ങള്‍ 5 


വല്‍സാഹിത്യത്തിലും നാടകസാഹിത്യത്തി ലു 
മൊക്കെ പലപാട്‌ പ്രത്ൃക്ഷപ്പെട്ടിടടുണ്ട്‌. 
അപൂര്‍വ്വമായെങ്കിലും അത്തരം ചില കഥാ 
പാത്രങ്ങളെ നമ്മുടെ വാമൊഴിവഴക്കപ്പാട്ടുക 
ളിലും കാണാം. രാമത്തെളമേലെ കുഞ്ഞിച്ചാ 
പുന്‍ ഉദാഹരണം.” അയാളില്‍ പ്രവര്‍ത്തി 
ക്കുന്ന പ്രത്യയശാസ്ത്രം സമൂദായഘടനയിലൂ 
ണ്ടായ പുതിയ മാറ്റങ്ങളോടു രാജിയാവുന്നില്ല. 
ഫലം, അയാള്‍ നിയമലംഘകനും അതുവഴി 
ശിക്ഷയ്ക്കു വിധേയനുമായിത്തീരുന്നു. 


വില്യാപ്പള്ളിയി ലുള്ള കുളക്കാട്ടു തറവാ 
ടിന്‌ പണ്ടു ദേശവാഴിസ്ഥാനം (പാട്ടില്‍ നാടു, 
വാഴിസ്ഥാനം) ഉണ്ടായിരുന്നത്രേ. തറവാട്ടിലെ 
കാരണവരുടെ അനുജനായ എളമയാണു 
കുഞ്ഞിച്ചാപ്പന്‍. ഏട്ടന്‍ രണ്ട്‌ അമ്പലം പണിക 
ഴിച്ചപ്പോള്‍ ഒന്നെങ്കിലും തനിക്കും പണി 
തീര്‍ക്കണമെന്ന്‌ അയാള്‍ക്കുമോഹം. അമ്പലം 
പണിയിക്കാനാവശ്യമായ മരം അന്വേഷിക്കു 
യായി. ചാലിയര്‍ താമസിക്കുന്ന പുത്തന്‍തെ 
രൂവിലെ വലിയപിലാവ്‌ കൊത്തിയാല്‍ ആവ 
ശ്യത്തിന്‌ ഉരുപ്പടിയാവും. നാല്‍പ്പത്തിനാല്‌ 
കൂടികളുള്ള പുത്തന്‍തെരുവ്‌, കാരണവന്‍മാ 
രൂടെ കാലത്ത്‌ ചാലിയര്‍ക്ക്‌ ചാര്‍ത്തിക്കൊടു 
ത്തതാണത്രെ. തെരുവിലെ പിലാവ്‌ താന്‍ 
വെട്ടി എടുത്തോട്ടെ എന്ന്‌ കുഞ്ഞിച്ചാപ്പന്‍ 
ചാലിയരോടു ചോദിക്കുന്നു. നാല്‍പത്തിനാല്‌ 
തെരുക്കൂടികളും പുലരുന്നത്‌ ആ പിലാവ്‌ 
കൊണ്ടാണ്‌. അതിനാല്‍ ആ മരം കൊത്തരു 
തെന്നും തമ്പുരാനാവശ്യമായ ഉരുപ്പടി തങ്ങള്‍ 
ശേഖരിച്ച്‌ തറവാട്ടില്‍ എത്തിക്കാമെന്നും ചാ 
ലിയര്‍ പറയുന്നു. അതു വകവയ്ക്കാതെ 
കുഞ്ഞിച്ചാപ്പന്‍ പിലാവ്‌ വെട്ടിക്കുകയാണ്‌. 
താലൂക്ക്‌ കച്ചേരിയില്‍ ചാലിയര്‍ ആര്‍ത്തുനി 
ലവിളിച്ച്‌ പരാതിയുമായെത്തി. താലൂക്ക്‌ യജ 
മഠനന്‍ കുഞ്ഞിച്ചാപ്പനെ കൂട്ടിക്കൊണ്ടുവരാന്‍ 
ശിപായികളെ അയക്കുന്നു. എന്നാല്‍ ജാതി 
യില്‍ ഈരാളിയായ താലൂക്ക്‌ യജമാനന്‍ വിളി 
ച്ചിടത്തുചെല്ലാന്‍ ചാപ്പന്‍ തയ്യാറാവുന്നില്ലം 


12 അപ്പുണ്ണി നമ്പ്യാര്‍, വടക്കാരീപാട്ടുകള്‍ പൂ. 181212 


കേരളപഠനങ്ങള്‍ 5 


ബടകര നിങ്ങള്ള്യഭമാ൯നെ 
കഓാനൊരെജമാനത്താമനാല്ുുക്കു 
ഞാതൊമരു നാമടുലായിച്ചറിറങ്ങളെ/ടോ 
ഓനൊമരെമമമമനത്താനാതൊങ്്‌ 
ൌരമ്ളിമാമെ ബിച്ചെടുത്ത്‌ 
ഞാനൊട്ടും ചെമ്ധള്േ/ ഛിപ്പാമ്മമ്ള 
ആത്ക്കാങ്കല്െത്മുന്മുതാള്യമള/ 
(വല്ലവര്‍ക്കും കല്ലുചെത്തുന്ന ഈരാളിയല്ലേ) 

വീണ്ടും വീണ്ടും ആളെ അയച്ചിട്ടും 
താലൂക്ക്‌ യജമാനനെ അപമാനിക്കാനാണ്‌ 
കുഞ്ഞിച്ചാപ്പന്‍റെറശ്രമം. ഒടുവില്‍ തലശ്ശേരി 
യില്‍നിന്നു പട്ടാളത്തെ ഇറക്കാന്‍ നീക്കമായി. 
അതിനുമുമ്പ്‌ 'കാളേനമേക്ക്‌ന്ന തീയന്‍മാര്‍' 
തങ്ങള്‍ കുഞ്ഞിച്ചാപ്പനെ താലൂക്ക്‌ യജമാന 
ന്‍െറ മുന്നില്‍ എത്തിക്കാം എന്നു പറഞ്ഞു 
നീങ്ങുന്നു. ബലം പ്രയോഗിച്ചുതന്നെ അവര്‍ 
കുഞ്ഞിച്ചാപ്പനെ കൈയാമംവെച്ച്‌ യജമാന 
െറമുന്നില്‍ എത്തിച്ചു. വിചാരണവേളയില്‍ 
യജമാനന്‍െറ ചോദ്യങ്ങള്‍ക്ക്‌ തര്‍ക്കുത്തര 
മാണ്‌ കുഞ്ഞിച്ചാപ്പന്‍ നല്‍കുന്നത്‌. തുടര്‍ന്ന്‌ 
അയാളെ തലമശ്ശേരികോട്ടയിലേക്ക്‌ അയ 
ക്കുന്നു. തലശ്ശേരി കോട്ടമൂപ്പനെ ആദരിക്കുന്ന 
തിന്‌ കൂഞ്ഞിച്ചാപ്പന്‌ വിരോധമുണ്ടായിരു 
ന്നില്ല. മൂന്നുവര്‍ഷം തടവ്‌ അയാള്‍ക്കു ശിക്ഷ 
യായി. ശിക്ഷാകാലയളവിലുണ്ടായ മറ്റുചില 
സംഭവവികാസങ്ങള്‍ അയാളുടെ മരണത്തിനി 
ടയാക്കുന്നു. 

ക്രൂരനോ വിടനോ ആയി പാട്ടില്‍ കുഞ്ഞി 
ച്ചാപ്പനെ വിവരിക്കുന്നില്ല. എന്നല്ല, ആഖ്യാ 
താവ്‌ ഒട്ടൊരു അലിവോടെയാണ്‌ അയാളെ 
അവതരിപ്പിക്കുന്നത്‌. ജാതിമഹിമാപ്രത്യയ 
ശാസ്ത്രത്തിലധിഷ്ഠിതമായ നാടുവാഴിത്ത 
മാണ്‌ അയാളെ ഭരിക്കുന്നത്‌. പ്രത്യക്ഷതലത്തി 
ലെങ്കിലും പ്രസ്തുത പ്രത്യയശാസ്ത്രത്തി 
ന്‍െറ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നത്‌ 
തിരിച്ചറിഞ്ഞു പൊരുത്തപ്പെടാന്‍ അയാള്‍ക്ക്‌ 
കഴിയുന്നില്ല. ചാലിയര്‍ കുഞ്ഞിച്ചാപ്പനോടു 
കാണിക്കുന്ന ആചാരമര്യാദകളും ബഹുമാ 
നവും അയാള്‍ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യ 


] 
യശാസ്ത്രത്തിന്‌ അപ്പോഴുമുള്ള പ്രഭാവം 
വ്യക്തമാക്കുന്നു; 

കമ്പാല വലിച്ചമളു/ കൊടുക്കുന്നത്‌ 
കെമ്ടോടെ വെത്തിലകൊക്ടവെച്ഛ്‌ 


കമണ്യയമടെ കരതിന്പയ്മിക്കമും കൊണ്ടവെച്ഛ്‌ 
കടലിപ്പുളിഞങ്കിറ്റിത്തിപ്പെൌട? 
വെമ്മ്കാടെമപ്ാട്‌ തൊട്ടും ചെന്ന്‌ 
ചഛിത്തിരതുണ്ും മെയ്മറഞ്ഞ? 
മ്മാതിരക്കാതുഠചെ ബാധുംപൊത്തി. 


തങ്ങള്‍ കുമ്പിളും കുത്തി പണം പിരിച്ചെടുത്ത്‌ 
അമ്പലപ്പണിക്കാവശ്യമായ മരംവാങ്ങി തറ 
വാട്ടില്‍ എത്തിക്കാമെന്ന്‌ ചാലിയര്‍ ഉറപ്പുകൊ 
ഭൂത്തതിനെത്തുടര്‍ന്ന്‌ കൂഞ്ഞിച്ചാപ്പന്‍ പിന്‍വാ 
ഒ്ങുകയായിരുന്നു. വഴിയില്‍ വച്ച്‌ ഒലുവേല 
ലക്കുന്ന കുറുക്കാട്ടുംകര വണ്ണത്താന്‍, 


ഫിലാവ്‌ കുിച്ചക്കി കൊത്തിക്കാണ്ട്‌ 
ചല്യറെ വാക്കും പോമന്നാ പോള്‌ 


എന്നുചോദിക്കുമ്പോഴാണ്‌ കുഞ്ഞിച്ചാപ്പനിലെ 
അധികാരഭാവം ഉണരുന്നതും ചാലിയരുടെ 
അപേക്ഷകള്‍ അവഗണിച്ച്‌ പിലാവ്‌ വെട്ടിക്കു 
ന്നതും. ഇവിടെ വണ്ണുത്താന്‌ ഒരു ഏഷണിക്കാ 
രന്‍െറ നിയോഗമാണല്ലോ ഉള്ളതെന്നു 
തോന്നാം. അങ്ങനെയാവണമെന്നില്ല. 
തികഞ്ഞ നിഷ്കളങ്കതയോടെ തന്നെ ഭരിക്കുന്ന 
മൂല്യവ്യവസ്ഥയുടെ വിശ്വസ്തദാസനായി 
പ്രവര്‍ത്തിക്കുകയാവാം അയാള്‍. 


ജാതിയില്‍ താഴ്‌ന്ന ഈരാളി സമുദായ 
ക്കാരനായ താലൂക്ക്‌ യജമാനനെ ആദരിക്കാന്‍ 
വിസമ്മതിക്കുന്ന കുഞ്ഞിച്ചാപ്പന്‌ ഇംഗ്ലീഷുകാ 
രനായ തലശ്ശേരി കോട്ടമൂപ്പനെ ആദരിക്കാന്‍ 
ബുദ്ധിമുട്ടു തോന്നുന്നില്ല എന്നതു ശ്രദ്ധിക്കേ 
ണ്ടതുണ്ട്‌. ചാപ്പനെ താലൂക്ക്‌ യജമാനന്‍െറ 
മുമ്പാകെ എത്തിക്കുന്നതില്‍ ചിപ്പായികള്‍ 
പരാജപ്പെടുമ്പോള്‍, 'കാളേനമേക്കുന്ന തീയര്‍' 
അവര്‍ എന്തിനും മടിക്കാത്തവരാണെന്ന 
സൂചനയുണ്ട്‌. - കുഞ്ഞിച്ചാപ്പനെ കൈയാമം 
വയ്ക്കുന്നു. തീയരെ കണ്ടുഭയന്ന്‌, ഭാര്യ കുഞ്ഞി 
മ്മാതുവിനൊപ്പം കല്ലറയില്‍ ചാപ്പന്‍ ഒളിക്കു 


ന്നുണ്ട്‌. കല്ലറവാതില്‍ക്കല്‍നിന്ന്‌ തീയര്‍ വിളി 
ച്ചൂപറയുന്നു; 

താമത്മെളുമയിചെ കുഞ്ഞിച്ചാച്ലാ 
കള്റവാതില്‌ ക്താറന്നില്ലെക്ക? 

കള്(റ കുത്തികായരും ഞമ്ള്‌ 
ഇരിീവ്ൃമ്മാറാമ്റാമണ്ടായികാള്ല/മ്റല്‌ 
അമ്മാമ മാമ്റാടടുക്കും ഞ്‌ 


(ഭാര്യയെ ബലാല്‍ക്കാരം ചെയ്യുമെന്നാണു 
ഭീഷണി) 


ഇതിനെത്തുടര്‍ന്നാണ്‌ കുഞ്ഞിച്ചാപ്പന്‍ 
കീഴടങ്ങുന്നത്‌. ജാതിയുടെ ഉയര്‍ന്നതലം ഒരു 
ക്കുന്ന സൌകര്യങ്ങള്‍ അനുഭവിക്കുകയും 
താഴ്‌ന്ന സമുദായക്കാര്‍ക്കുനേരെ അധികാരം 
പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴും 
താഴ്‌ന്നസമുദായക്കാരെക്കുറിച്ച്‌ അവ്യക്ത 
മായ ഭയം ഉയര്‍ന്നജാതിക്കാരില്‍ എന്നും ഉണ്ടാ 
യിരുന്നു. ഒരേസമയം വേട്ടക്കാരനും ഇരയു 
മാവുന്ന അവസ്ഥ. പറയരുടെയും മറ്റും ആഭി 
ചാരകര്‍മ്മങ്ങളെക്കുറിച്ചുള്ള ഭീതിജനിപ്പി 
ക്കുന്ന കഥകള്‍ ഒരു കാലത്ത്‌ ധാരാളം പ്രച 
രിച്ഛിരുന്നല്ലോ. അവര്‍ പലപ്പോഴും നിഷ്മൂര 
രായ കവര്‍ച്ചക്കാരും കൊള്ളക്കാരുമായി 
ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്‌. ഉദാഹരണം സി. വി. 
യുടെ താമരാജാ ബഹാദുര്‍ 


ഈ ജാതിമഹിമാപ്രത്യയശാസ്ത്രം 
പൂരുഷാധിപത്യപരംകൂടിയാണ്‌. കേര 
ളീയസമൂഹത്തില്‍ സ്ത്രീകള്‍ കൈയാളിയി 
രുന്ന ഉയര്‍ന്നപദവിക്ക്‌ ഉദാഹരണമായി വട 
ക്കന്‍പാട്ടിലെ കഥാപാത്രങ്ങള്‍ ചൂണ്ടിക്കാണി 
ക്കപ്പെട്ടിട്ടുണ്ട്‌. എന്നാല്‍ ഈ ഉയര്‍ന്ന പദവി 
യെന്നത്‌ ആലങ്കാരികമായ ഒന്നാണ്‌. വീരപു 
രുഷന്‍മാര്‍ക്കുചേര്‍ന്ന വീരവനിതകളെയും 
പാട്ടുകളില്‍ കാണാം. കാര്യശേഷിയിലും 
തരത്രജ്ഞതയിലും ചില പാട്ടുകളിലെങ്കിലും 
അവര്‍ പുരുഷകഥാപാത്രങ്ങളെ കടന്നുനില്‍ 
ക്കുന്നതായും തോന്നാം. എന്നാല്‍ അവരെല്ലാം 
ആണ്‍കോയ്മപ്രത്യയശാസ്ത്രത്തെ അംഗീക 
രിക്കുന്നവര്‍തന്നെ. ആണ്‍കോയ്മയുടെ കാര്യ 
ത്തിലും ഒതേനന്‍ ആദിരൂപപരമെന്നു പറയാ 
വുന്ന പ്രാധാന്യമുണ്ട്‌. 


കേരളപഠനങ്ങള്‍ 5 


1] 


ആണിന്നടങ്ങാത്ത പ്പെത്തുക്തിന്ത്‌ 
അത്മിനെ ക്രു കപു്സുക്ടെങ്കില്‌ 
കഓാക്ള ക്ഞമതീ അനാമക്കിക്കൊമ്ടേരു അമള്ലോ. 


എന്ന ഒതേനന്‍െറ പ്രഖ്യാപനം ഓര്‍മ്മിക്കുക. 


ജാതിമഹിമാ പ്രത്യയശാസ്ത്രത്തിനു 
്ളില്‍ത്തന്നെയാണ്‌ ആണ്‍കോയ്മ സങ്കല്‍പം 
പ്രവര്‍ത്തിക്കുന്നത്‌. താണജാതിയി ലുള്ളയാള്‍ 
ഉയര്‍ന്നജാതിയിലുള്ള ആണിനും പെണ്ണിനും 
ഒരുപോലെ ആചാരംചെയ്യുമ്പോള്‍ പെണ്ണ്‌ 
സ്വജാതിയിലെ ആണിനും ആചാരം 
ചെയ്യുന്നു. അപരിചിതനായ ആണിന്‌ ആചാരം 


ചെയ്യാത്ത പെണ്ണിന്‌ ന്യായവാദം ചെയ്യാനുള്ള 
ഒരുക്കുശീല്‍ നോക്കുക. 


ക? എധമിലമ്മന്മും പൊമലന്മും ഇമ്ള്ലേ 
ആരെള്ലാമ?ന്നീട ചന്നൊണ്ടമല്‌ 
ആതിക്കെള്ലാചാരം ചെത്കകേണ്ടത്‌? 


പുലപ്പേടി തുടങ്ങിയ ആചാരങ്ങളിലൂടെ 
താഴ്‌ന്നജാതിക്കാരന്‍െറ അടിച്ചമര്‍ത്തപ്പെട്ട 
വികാരങ്ങള്‍ക്ക്‌ വല്ലപ്പോഴുമെങ്കിലും ഒരു 
കവിഞ്ഞൊഴുക്ക്‌ അനുവദിക്കപ്പെടുന്നു 
ണ്ടല്ലൊ. ഈ കവിഞ്ഞൊഴുക്കിന്‌ ഇരയാവു 
ന്നത്‌ ഉയര്‍ന്ന ജാതിയിലെ സ്ത്രീമാത്രമാ 
കുന്നു. സ്ത്രീ ഇവിടെ 'ബലിമൃഗ'മാവുകയാ 
ണ്‌. മണലൂര്‍. കുഞ്ഞിക്കുമ്പ, . കനകത്തു 
കുങ്കിച്ചി എന്നീ കഥാപാത്രങ്ങള്‍ ഇങ്ങനെ 
ജാതിഭ്രഷ്ടരായവരത്രെ. 


ജാതീയമായ ശ്രേണിവ്യവസ്ഥയുടെ 
സംരക്ഷണത്തിന്‌ രംഗപ്രവേശം ചെയ്യുന്നത്‌ 
എപ്പോഴും പുരുഷന്‍തന്നെ. പൊന്‍മലക്കോട്ട 
യിലെ കുഞ്ഞിക്കന്നിക്ക്‌ താന്‍ പുടമുറിക്കും 
എന്നു തീയനായ കരിമല കുഞ്ഞിക്കണ്ണന്‍ 
പ്രഖ്യാപിക്കുമ്പോള്‍, കുഞ്ഞിക്കന്നിയും 
അമ്മയും പറഞ്ഞുകരയുന്നത്‌, 


എഴിവയ്യസ്സു്ളൊരാണു്ടെങ്കും 
മകൊമമ്മിന്നിത്തിമം പറയുള്ളെ/ലചൊ 


എന്നാണ്‌. ഇതറിയുന്ന ഒതേനന്‍, കുഞ്ഞിക്ക 
ഇ്ണന്‍ തന്‍െറ ചങ്ങാതിയാണെങ്കിലും അയാളെ 
ചതിച്ചുകൊല്ലുന്ന്യ? 


ആണിന്‌ അടങ്ങാത്ത, ആചാരം 
ചെയ്യാത്ത പെണ്ണിനെ 'മുരിക്കിന്‍െറളം 
കൊമ്പുകൊത്തി, പിടിച്ചേടം മുള്ളു തരങ്ങി 
ക്കൊണ്ട്‌, അടിതൊട്ടുമുടിയോളം അടിച്ച്‌" ഒതു, 
ക്കുന്നതുവിവരിക്കുന്ന പല പാട്ടുകളുണ്ട്‌. 
"ഒതേനന്‍ കൊടുമല കുങ്കിയുടെ ഗര്‍വ്വടക്കി 
യത്‌" ഇതിനേക്കാള്‍ കുറേക്കൂടി കഠിനമായ 
രീതിയിലാണ്‌.”* കണ്ടാച്ചേരി ചാപ്പന്‍ ഒതേ 
നനെ ഉപദേശിക്കുന്നു; 


എകദ്റ കുരൃക്പ(രീറ ദ്ാമനാഥെ 
ഗുയിതമുക്കു നാധത്‌ പകാരം 
കാട്ട്‌ കതിവക്കളി കോചുകണ്ടാത്‌ 
കൊത്തുിവളച്ഛ?ഒ്ങെടുക്ക/മവണം 
മതാല്‌ വെളുത്മുക്ക പൊെള്ത്ുകക്കാത്‌ 
പൊടമുറിച്ചൊതം കുട്ട/മവണാ. 


"കാട്ടുകരിവള്ളിക്കോല്‌' 'തോലുവെളു 
ത്തുള്ള പെണ്ണിനെ" *മരിയാതി' പഠിപ്പിക്കാ 
നുള്ള ഉപകരണംതന്നെ. (ഭര്‍ത്താവിന്‍െറ 
യാത്രയുടെ ദുരുദ്ദേശ്യം സൂചിപ്പിക്കുന്ന ഭാര്യ 
കുഞ്ചുണ്ണുലിയോട്‌ ആരോമല്‍ച്ചേകവരും 
"പൊന്‍ചൂരക്കോലാലെ മെഴക്കും ഞാനേ' 
എന്നുപറയുന്നു. "* കാട്ടുകരിവള്ളിക്കോല്‍ 
കൊത്തിഎടുക്കുന്നതും തോലുവെളുത്തപെ 
്ണിനെ ഒപ്പരം കൂട്ടുന്നതും തമ്മില്‍ ഗാരവവ്യ 
ത്യാസം ഇല്ലെന്നതും ശ്രദ്ധേയം.) 


പെണ്ണുങ്ങള്‍ക്കു മാനത്തോടെ വഴിനട 
ന്നുകൂടാ എന്നുവരുമ്പോള്‍ അങ്കക്കലിപൂണ്ട്‌ 
ആയുധം എടുക്കുന്ന ഉണ്ണിയാര്‍ച്ച കേര 
ളീയസ്ത്രീത്വത്തിന്‍െറ ഉജ്ജ്വല മാതൃകയായി 
വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്‌. എന്നാല്‍ ഭര്‍ത്താവ്‌ 
കുഞ്ഞിരാമന്‍ ജോനകരുടെ കൈക്കരുത്തിനു 
മുന്നില്‍ വിറയ്ക്കുമ്പോള്‍ ഉണ്ണിയാര്‍ച്ച ചോ 
ദിക്കുന്നു 


13 ഒതേനനും കരിമല കുഞ്ഞിക്കണ്ണനും', അച്യുതമേനോന്‍ (എഡി), ബമലഡ്സ്‌ വോള്യം 1, പൂ. 14251681 


14 അമതപുസ്പ്തകം, പു. 8.23 


16 'ആരോമല്‍ച്ചേവകര്‍ പകിടകളിക്കാന്‍പോയ കഥ, അച്ചുതാനന്ദന്‍ (സമാ), 22 വടകര പാട്ടുകള്‍ പു. 204 


കേരളപഠനങ്ങള്‍ 5 


പെണ്ണായ ഞാനും ക്ഥിറതി്കുന്നിള്ല 
ആണായ ന്ിങ്ങശ്‌ വിറമമക്കുന്നെമ്തെ 

ആണ്‌ വിറയ്ക്കാന്‍ പാടില്ലെന്നും പെണ്ണ്‌ 
വിറയ്ക്കണമെന്നും ഉള്ള അര്‍ത്ഥം പിന്നില്‍ 
മറഞ്ഞിരുന്നുകൊണ്ടാണ്‌ ഈ വരികളെ 
അസാധാരണ ധീരതയുടെ പ്രഖ്യാപനം ആക്കു 
ന്നത്‌. 


ആണുങ്ങള്‍ക്ക്‌ ആചാരം ചെയ്യാത്ത പൂറ 
മാല കുങ്കമ്മയെ ഒതേനന്‍ 'നന്നാക്കിക്കോണ്ചവ 
രൂന്നത്‌' മറക്കാനാവില്ല. ”" ഒതേനനെ കണ്ടിട്ടും 
കണ്ടവാറാക്കുന്നതിനോ എണീറ്റിട്ടാചാരം 
ചെയ്യുന്നതിനോ തയ്യാറാവാത്ത കുങ്കമ്മയുടെ 
വീടിനുമുന്നില്‍ ഒതേനന്‍ 'പച്ചോലത്തുച്ചം" 
വെട്ടിയിട്ട്‌ ഇരിക്കുന്നു. അതിന്‍െറ അര്‍ത്ഥം 
ചാപ്പന്‍ കുങ്കമ്മയുടെ അമ്മാവന്‍ നമ്പിക്കുറു 
പ്പിന്‌ പറഞ്ഞുകൊടുക്കുന്നു : 
എമെറ കുദയപ്പെ്റ തായരാറ്‌ 
ഏതു പടത്തിലത്ത്‌ ചെന്നൊക്ടാലും 
കാലച്ഛിത്തിടിറ്റിതിക്കൊയുക്കു. 


ഒതേനന്‍ പടകുറിച്ചു കഴിഞ്ഞു. നമ്പിക്കു 
ൂപ്പ്‌ ഒതേനനെ ആദരിച്ചു സല്‍ക്കരിക്കാന്‍ 
ശ്രമിക്കുന്നെങ്കിലും ഒതേനന്‍ നിഷേധിക്കുക 
യാണ്‌. രാത്രി നമ്പിക്കുറുപ്പിനെയും കുടക 
മ്മയ്ക്കൊപ്പം അന്തിയുറങ്ങിയ ബന്ധു പരന്ത 
തുരുത്ത്യപ്പണിക്കരെയും ഒതേനന്‍ വെട്ടിക്കൊ 
ല്ലുന്നു. അല്‍പം കഴിഞ്ഞ്‌ കുങ്കമ്മയുടെ പ്രതി 
കരണം അറിയാന്‍ ചാപ്പനെ അയക്കുന്നു. 
"ഏക്കിട്ടയിട്ടു' കരയുന്ന കുങ്കമ്മയെ കണ്ട്‌ തിരി 
ച്ചുവന്ന ചാപ്പന്‍ വിവരം കൊടുക്കുന്നത്‌ 
ഇങ്ങനെ. 


ചുറമാല/ കുങ്കമ്മ അമ്മാറാന്‌ 
അതീദീറയും നെള്ലിരീറയും 
കണക്കെടുക്കുന്നു 


കുറെക്കഴിഞ്ഞ്‌ വീണ്ടും: 


പുരമാല കുങ്കമ്മ ത്മമ്മാറാന്‌ 


പൊന്നിരീറയും പണത്തിദ്റയും 
തതനൊയ്മാന്‌ 
കണക്കെല്ലഴകതള്നാ എഴുക്കുന്നുങ്ങ്‌ 


തുടര്‍ന്ന്‌ കുങ്കമ്മയെയുംകൂട്ടി ഒതേനനും 
ചാപ്പനും യാത്രതിരിക്കുന്നു. കുങ്കമ്മയില്‍നി 
ന്നുണ്ടായ അപമാനത്തിനുള്ള പ്രതിക്രിയ 
യാത്രയ്ക്കിടയില്‍ത്തന്നെ ആരംഭിക്കുന്നുണ്ട്‌. 
ദാഹിക്കുമ്പോള്‍ ഇളനീരു കുടിച്ചിട്ട്‌ തൊണ്ടു 
കൊടുക്കുക, പഴം തിന്നിട്ട്‌ തൊലികൊടുക്കുക 
എന്നിങ്ങനെ. തച്ചോളിമേപ്പയിലെത്തിയ ഒതേ 
നന്‍ കുങ്കമ്മയ്ക്കുള്ള യഥാര്‍ത്ഥ ശിക്ഷ വി 
ധിക്കുന്നു; ദിവസവും ഏഴുവല്ലം പൂല്ലരിയണം. 
ഉപ്പിടാത്ത ആയക്കരിക്കഞ്ഞിയേ അവള്‍ക്കു 
കൊടുക്കാവൂ. ഈ ശിക്ഷാവിധിയെ അതേപടി 
ഏറ്റുവാങ്ങുകയാണ്‌ കുളങ്കമ്മ. ഏട്ടത്തിയമ്മ 
അവളെ ശിക്ഷയില്‍നിന്നൊഴിവാക്കാന്‍ ശ്രമി 
ക്കുന്നെങ്കിലും കുങ്കമ്മ അതിനു സമ്മതിക്കൂ 
ന്നില്ല. വടക്കന്‍പാട്ടിന്‍െറ ആഖ്യാനരസിക 
ത്തത്തോടെ, കുങ്കമ്മയെ ഒതേനന്‍ ഭാര്യയാക്കു. 
ന്നത്‌ തുടര്‍ന്നു വിവരിക്കുന്നു. കുങ്കമ്മ ഗര്‍ഭി 
ണിയായതറിഞ്ഞ്‌ അവള്‍ക്കുവേണ്ട ശുശ്രൂഷ 
കള്‍ചെയ്യാന്‍ ഒതേനന്‍െറ പ്രധാനഭാര്യ 
കാവിലുംചാത്തോത്തു ചീരു സന്തോഷ 
ത്തോടെ എത്തുന്നതും വര്‍ണ്ണിച്ചിട്ടേ പാട്ട്‌ അവ 
സാനിക്കുന്നുള്ളു. 


വടക്കന്‍ പാട്ടുകൂട്ടായ്മ സ്ത്രീയെ കാണു, 
ന്നതിന്‍െറ പൊതുരീതിയാണ്‌ ഈ പാട്ടി 
ലുള്ളത്‌. ഈ കാഴ്ചയുടെ മനുഷ്യപ്പറ്റില്ലായ്മ 
വീരപൂരുഷാരാധനയുടെയും ആണ്‍കോയ്മ 
സംസ്ഥാപനത്തിന്‍െറയും ആര്‍ഭാടങ്ങള്‍ക്കിട 
യില്‍ മറഞ്ഞുപോകുന്നു. പുരുഷാധിപത്യപര 
മായ സമുദായജീവിതത്തില്‍ ഒരനിവാര്യതയെ 
ന്നവണ്ണം ഇത്‌ ആവര്‍ത്തിക്കുന്നു. 

നിലനില്‍ക്കുന്ന ധര്‍മ്മവ്യവസ്ഥയുടെ 
ആന്തരവ്യതിചലനങ്ങളുടെ അപഹാസ്യ 
തയോ ഭീകരതയോ വെളിപ്പെടുത്തുന്ന ചില 
പാട്ടുകളുണ്ട്‌. സ്ത്രീ കഥാപാത്രങ്ങള്‍ക്കാണ്‌ 
ഇവിടെ തിളക്കം. വാഗ്ദാനങ്ങളിലൂടെ പ്രലോ 


16 അച്യുതമേനോന്‍ എസ്‌. കെ. നായര്‍ (എഡി.), ബാലഡ്സ്‌, വോള്യം 2, പു. 187-207 


കേരളപഠനങ്ങള്‍ 5 


ഭിപ്പിച്ച്‌ തന്നെ വശത്താക്കാന്‍ ശ്രമിക്കുന്ന, 
“മാറാതെ കൂറണം പൂമാതൈയേ' എന്ന്‌ 
അഭ്യര്‍ത്ഥിക്കുന്ന നാടുവാഴിയോട്‌ പൂമാതൈ 
പൊന്നമ്മ പറയുന്നു. 


കുറുക്കു പുചുവനി വന്നൊന്നാല്‌ 
മാറാതെ കുരയും ഒ്ഞാന നാടുലാധ്മ്ച്ഛ? 


പൂമാതൈ പൊന്നമ്മയുടെ 
മാനം 


ജാത്ൃഭി 
ഒരുവിധത്തില്‍ ജാത്യാധിഷ്ഠിത 
ധര്‍മ്മവ്യവസ്ഥയുടെ വിജയമാണ്‌. അതോ 
ടൊപ്പം അവളുടെ ആത്മാഭിമാനത്തിന്‍െറ 
നിദര്‍ശനവും."* തനിക്കു വഴങ്ങാത്ത പൂമാ 
തൈയിൽ അപരാധാരോപണമംനടത്തി 
അവളെ ചതിച്ചുകൊല്ലുകയാണ്‌ നാടുവാഴി. 
ദൈവത്താറായിത്തീര്‍ന്ന പൂമാതൈയുടെ 
കോപാഗ്നിയില്‍ നാടുവാഴിയുടെ കോവി 
ലകും വെന്തുനശിക്കുന്നു. 


കരുംപറമ്പില്‍ കണ്ണന്‍െറ പാട്ടില്‍" 
കണ്ണന്‍ ഭാര്യയുടെ ബൂദ്ധിപൂര്‍വ്വകമായ നീക്ക 
ങ്ങള്‍ക്കുള്ള ഉപകരണം മാത്രം. കണ്ണന്‍െറ 
തലവെട്ടി കാറകൊട്ടും എന്ന ഭീഷണിയു 
യര്‍ത്തി തന്‍െറ മാനം കവര്‍ന്ന തമ്പുരാനെ 
ആര്‍ച്ച തോല്‍പ്പിക്കുന്നത്‌ കണ്ണനെക്കൊണ്ട്‌ 
തമ്പുരാട്ടിയെ പ്രാപിപ്പിച്ചിട്ടാണ്‌. കണ്ണനെ കഴു 
വേറ്റാന്‍ ഒരുങ്ങുമ്പോള്‍ ആര്‍ച്ചയെത്തി തന്‍െറ 
ന്യായം വാദിക്കുന്നു. ആദ്യം പിഴ ചെയ്തത്‌ 
തമ്പുരാന്‍, തമ്പുരാന്‍ പിഴതീര്‍ത്തു കഴി 
ഞ്ഞാല്‍ കണ്ണനും പിഴതീര്‍ക്കും. കണ്ണന്‌ 
ധൈര്യം കൊടുക്കുകയും അയാളെ പ്രവര്‍ത്തി 
പ്പിക്കുകയും ചെയ്യുമ്പോഴും ആര്‍ച്ചയില്‍ 
പ്രവര്‍ത്തിക്കുന്നത്‌ ആണ്‍കോയ്മ പ്രത്യയ 
ശാസ്ത്രംതന്നെ. (ആര്‍ച്ചയാണ്‌ പാട്ടില്‍ നിറ 
ഞ്ഞുനില്‍ക്കുന്നതെങ്കിലും അതറിയപ്പെടുന്നത്‌ 
കണ്ണനെറ പേരിലാണ്‌) പെണ്ണിന്‍െറ മാനമെ 


ക്രേളപഠനങ്ങള്‍ 
6 


പാലിയം : സമരവും 
വിവരണങ്ങളും 


ചെറായി രാമദാസ്‌ 


ന്നത്‌ ആണിന്‍െറ പ്രശ്‌നമാണെന്നതാണ്‌ ഈ 
പാട്ടിന്‍െറ ഒരര്‍ത്ഥം. തന്നെ അപമാനിച്ച 
തമ്പൂരാന്‍െറ ഭാര്യയെ തന്‍െറ ഭര്‍ത്താവിനെ 
ക്കൊണ്ട്‌ അപമാനിപ്പിച്ചാണല്ലോ ആര്‍ച്ച പ്രതി 
നടത്തുന്നത്‌. കര്‍മ്മസ്ഥാനത്ത്‌ 
എപ്പോഴും പെണ്ണുതന്നെ. ആര്‍ച്ച തമ്പുരാനു 
വഴങ്ങുന്നത്‌ കണ്ണന്‍െറ ജീവന്‍ രക്ഷിക്കാന്‍ 


കാരം 


വേണ്ടിയാണ്‌. അങ്ങനെ റ ജീവനും 
മാനവും രക്ഷിച്ച്‌ ആര്‍ച്ച 'ആദര്‍ശവനിത'യ്ക്ക്‌ 
മാതൃകയായിത്തീരുന്നു. 


നൂറ്റാണ്ടുകളോളം ഭരണം നടത്തിയ ഒരു 
ധര്‍മ്മവ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്രപര 
തായ ഉപകരണങ്ങളുടെ പ്രവര്‍ത്തനരീതി 
എന്തായിരുന്നുവെന്ന്‌ വടക്കന്‍പാട്ടുകളെ 
ആധാരമാക്കി പരിശോധിക്കുകയായിരുന്നു 
ഈ പഠനത്തില്‍. ഇവിടെ സ്വീകരിച്ച വിവര 
ണാത്മകരീതി ഈ പ്രശ്‌നത്തിന്‍െറ സൂക്ഷ്മ 
മായ അന്വേഷണത്തിന്‌ ഉതകുന്നതല്ലെന്നു 
വരാം. കൂടുതല്‍ അപഗ്രഥനാത്മകമായ രീതി 
യില്‍ ഈ പ്രശ്നം പഠിക്കേണ്ടതാണെന്നു 
മാത്രം സൂചിപ്പിക്കട്ടെ. ൧ 


117 അപ്പുണ്ണി നമ്പ്യാര്‍ (എഡി), വടകാരീപാടുകശ്‌, പൂ. 17 


18 പൂലുവന്‍ കൂറുള്ളവനായിരിക്കണം എന്നത്‌ പ്രാസത്തിന്‍െറയോ പൂമാതൈയുടെയോ ആവശ്യമെന്നു 
നിശ്ചയമില്ല. ഒരുപക്ഷേ രണ്ടാവശ്യങ്ങളും അതു നിര്‍വ്വഹിക്കുന്നെന്നുവരാം. 


19 അച്ചുതാനന്ദന്‍ (സമാ), 24 വടക്കന്‍പാട്ടുകള്‍, പൂ. 295301 


കേരളപഠഥനങ്ങള്‍ 5 


പ്ൃമകമിന ന 
കവിത 
6 


എഡ്ഥിറ്റര ; കെ.ജി. ശങ്കരപ്ഛിക്കു 
കവിതകള്‍ 


സച്ചിദാനന്ദന്‍, മേതില്‍ രാധാകൃഷ്ണന്‍, പ്രേമ്ജി 
ഗോപീകൃഷ്ണന്‍, ജയശീലന്‍, ആശാലത, വി.എം. ഗിരിജ, പ്രീത ജി.പി., 
സി.കൃഷ്ണന്‍നായര്‍, മധു.പി., പ്രദീപ്‌ കണ്ണിപറമ്പ്‌, കെ.ജി. ശിവലാല്‍, 
പി.എന്‍. വിജയന്‍, ജയമോഹന്‍, ശ്രീകുമാര്‍ കരിയാട്‌, വി.കെ. ശ്രീരാമന്‍, 
മണമ്പൂര്‍ രാജന്‍ ബാബു, എം.ടി. സാജു, പി.കെ. പാറക്കടവ്‌, എം.എന്‍. കാരശ്ശേരി, 
സച്ചിദാനന്ദന്‍ പുഴങ്കര, ജി. ശ്രീകുമാര്‍, എം.എം. സചീന്ദ്രന്‍, എം. സഞ്ജീവ്‌, 
രാധാകൃഷ്ണന്‍ പെരുമ്പള, കെ. ബിന്ദു, രാജന്‍ സി.എച്ച്‌ 


ചി. ചുത്തിയ പഠനങ്ങശ്‌ 
ആര്‍. രാമചന്ദ്രന്‍, പി. രവീന്ദ്രന്‍ നായര്‍, ഇ.വി. രാമകൃഷ്ണന്‍, |, 
വി.സി. ശ്രീജന്‍, സി. രാജേന്ദ്രന്‍, പി.പി. രവീന്ദ്രന്‍, സി.ആര്‍. രാജഗോപാലന്‍, 
ഡി. വിനയചന്ദ്രന്‍, കെ. നാരായണചന്ദ്രന്‍, കെ.സി. നാരായണന്‍, 
വി.സി. ഹാരിസ്‌, ബാലചന്ദ്രന്‍ വടക്കേടത്ത്‌, കെ.ബി. പ്രസന്നകുമാര്‍, 
ഡോ: ടി.എന്‍. സതീശന്‍, ടി.പി. രാജീവന്‍ 
എന്നിവരുടെ പി.കുഞ്ഞിരാമന്‍നായര്‍ കവിതകളുടെ പഠനം. 


കൂടാതെ തമിഴ്‌, നേപ്പാളി, ചിലി, ബ്രിട്ടീഷ്‌ കവിതകള്‍. 


എം. ലീലാവതി, എം. ഗംഗാധരന്‍, വടക്കേടത്തു പത്മനാഭന്‍ ഇവരുടെ ലേഖനങ്ങള്‍ 


പേജ്‌ 200. വില 15 രൂപ 
വാര്‍ഷിക വരിസാഖ്യ 50 രൂപ 


വരിസംഖ്യ അയക്കേണ്ട വിലാസം : 
ചിത്തിര പബ്ലിഷേഴ്‌സ്‌ 
മാണിക്കത്ത്‌ റോഡ്‌, കൊച്ചി 682 016 


കവിതകളും ലേഖനങ്ങളും അയക്കേണ്ട വിലാസം : 
കെ.ജി. ശങ്കരപ്പിള്ള 
രാധാകൃഷ്ണാലയം, വാരിയംറോഡ്‌ 
തൃശൂര്‍ 680 001 


കേരളപഠനങ്ങള്‍ 5 


ഇസ്ലാമിലെ കുജ്തതിഹാഭും 
വക്കം മാലവിയുടെ മതനവീകരണ 


[ി 
പ്രസ്ഥാനവും 
കെ.എം. സ്വത 
ഒനാ തെയോ സുൃഷ്ടിച്ചെടുത്തിട്ടുള്ള ചില ബിംബ 
ഴി ങ്ങളില്‍ നിന്നോ വ്യാഖ്യാനങ്ങളില്‍നിന്നോ 
ഇസലാമും രൂപംകൊണ്ടിട്ടുള്ളതാണ്‌. ഇതിന്‌ കാരണക്കാര്‍ 
മതപരിഷ്കരണവും പാശ്ചാത്യപണ്ഡിതന്‍മാരും ചരിത്രകാരന്‍ 
മാരും മാത്രമാണ്‌ എന്ന്‌ പറയുക വയ്യ. 
വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം സമൂഹത്തില്‍ തന്നെ വേരുറച്ചു 


ഒരു മതമാണ്‌ ഇസ്‌ലാം. ഇസ്ലാമിനെക്കുറിച്ച്‌ 
ഇപ്പോള്‍ നിലവിലിരിക്കുന്ന പല അബദ്ധധാര 


പോയ പല ശീലങ്ങളും അഭിവീക്ഷണങ്ങളും 
ഇത്തരം ചിന്താഗതിയെ പരിപോഷിപ്പിച്ചി 


ണകളും" 
അമുസ്ലീങ്ങളും 


കാലാന്തരത്തില്‍ മുസ്ലീങ്ങളും 
ബോധപൂര്‍വ്വമോ അല്ലാ 


ട്ടുണ്ട്‌. എന്നാല്‍ സമകാലികരാഷ്ട്രീയ വ്യവ 
ഹാരത്തില്‍ ഇസ്‌ലാം ഒരു പ്രധാനസ്ഥാനം 


1 


കേരളപഠനങ്ങള്‍ 5 


മലയാള സാഹിത്യത്തറവാട്ടിലെ പഴയതല മൂറയില്‍പ്പെട്ടവരും പൂതിയ തല മൂറയില്‍പ്പെട്ടവരും ഇത്തരം 
അബദ്ധചിന്തകള്‍ക്കടി മയായിപ്പോയിട്ടുണ്ട്‌. വള്ളത്തോളും കുമാരനാശാനും ആനന്ദുമെല്ലാം 
ഇക്കൂട്ടത്തില്‍പ്പെടും. 1929ല്‍ ഗാന്ധിജിയുടെ ഷഷ്ല്യബ്ദപൂര്‍ത്തി സംബന്ധിച്ചുകൂടിയ ഒരു യോഗത്തില്‍ 
വള്ളത്തോള്‍ നടത്തിയ പ്രസംഗം ഇങ്ങനെ പോകുന്നു, മുസ്ലത്തശ്‌ വഗ്രഫന്മിഗ്രഹികളാണ്‌ 
അതുക്കാണ്ടാണ്‌ ഹിത്മുക്കളും അവരും തമ്മി മധാജിക്കാത്തത്‌ ഹന്നാ മുര്കാലങ്ങളില്‍്‌ മുസ്പ്ലീങ്ങള്‍്‌ 
ഹിന്മുക്കാക്ളമപ്പചെ വിഗ്രഹാമരാധകരാധാമുന്നു... ഈ വിഷയത്മിയ്‌ മകേവചം പൂരീവ്ൃമചാരവിമ്മാഥമാമ 
പ്രവൃത്തിയാണ്‌ മുന്ധ്ലീ്ങശീ ക്ചയ്ക്ുന്നത്‌.. വള്ളത്തോളിന്‍െറ പ്രസംഗത്തെ വിമര്‍ശിച്ചുകൊണ്ടുള്ള ഒരു 
ലേഖനം ഐക്യം വാരികയില്‍ വക്കം മൌലവി എഴുതിയിട്ടുണ്ട്‌. (വോള്യം 3, ലക്കം 29, നവമ്പര്‍ 14, 
1929). മലബാര്‍ കലാപം കഴിഞ്ഞ ഉടനെ പ്രസിദ്ധീകൃതമായ മഹാകവികുമാരനാശാന്‍െറ 
ദുരവത്സ്ഥയിലെ ചില ഭാഗങ്ങള്‍ (ഉദാഹരണമായി കേള കില്ലയ?നി മകദാരവും കാഴുമുരും 
മലകളുമാര്ന്ന ദിക്കിയീ (കരതമുഹമ്മദര്‍ ചിന്തുന്ന ഹൈന്ദവമ്ഛേോരയിരി മചാനൊഴും ഏറെനാ്ടില്‍ 
മുസ്ലീങ്ങളെ കുറിച്ച്‌ ഹിന്ദുക്കള്‍ക്ക്‌ വെറുപ്പും വിദേധേഷവുമുണ്ടാക്കിയ കാര്യവും ഓര്‍ക്കുക. ആധുനിക 
തലമുറയില്‍പ്പെട്ട ആനന്ദ്‌ മതങ്ങളെ ഒരു പ്രത്യേക പരിപ്രേക്ഷ്യത്തിലൂടെ കാണാന്‍ ശ്രമിക്കുമ്പോള്‍ 
ഇസ്‌ലാമിനെ വിലയിരുത്തുന്നത്‌ തികച്ചും വിവേകശുന്യവും വിലക്ഷണവുമായ 
വീക്ഷണകോണിലൂടെയാണ്‌. ഇസ്ലാമിന്‍െറ ആരംഭദശയിലെ രാഷ്ട്രീയപരിസ്ഥിതി ട്ടും 
മനസ്സിലാക്കാതെ തികച്ചും അനുചിതമായി ഉദ്ധരണികള്‍ അടുക്കിവെച്ച്‌ ഒരു 'പലായന' സിദ്ധാന്തം 
ദ്യഡീകരിക്കുകയാണ്‌ ആന൯്‌. അദ്ദേഹത്തിന്‍െറ കൈവമന്മഷ്യന്‍ പു. 63.71 കാണുക 


വഹിക്കുന്നത്‌ ചില സവിശേഷ സാഹചര്യങ്ങ 
ളുമായി ബന്ധപ്പെട്ടാണ്‌. 'ശീതയുദ്ധാനന്തര' 
ലോകത്തില്‍ ഇസ്‌ലാം കമ്മ്യൂണിസത്തേ 
ക്കാള്‍ വലിയൊരു ഭീഷണിയാണെന്നും 
“മുസ്ലിം മതമാലികവാദം' ആപല്‍ക്കരമായ 
പ്രത്യയശാസ്ത്രമാഠണെന്നുമെല്ലാം പാശ്ചാ 
ത്ൃയപണ്ഡിതന്‍മാരും? ഭരണകര്‍ത്താക്കളും 
ആവര്‍ത്തിച്ച്‌ പറയുമ്പോള്‍ നമ്മുടെ നാട്ടിലെ 
ഇടതുപക്ഷ ബുദ്ധിജീവികള്‍വരെ? അതേറ്റു 
പറയുവാന്‍ മടികാണിക്കുന്നില്ല. ഫാസിസത്തി 
ന്‍െറയും നവഫാസിസത്തിന്‍െറയും വളര്‍ച്ച 
യുടെ സാഹചര്യങ്ങളില്‍ നന്നായി ചെലവാ 
കുന്ന ഒന്നാണ്‌ ഈ “മുസ്‌ലിം ഭീഷണി”. ആഗോ 
ഉതലത്തില്‍ സോവിയറ്റ്‌ യൂണിയന്‍െറ പതന 
ത്തിന്‌ ശേഷം പാശ്ചാത്യരാജ്യങ്ങള്‍ വളരെ 
ബോധപൂര്‍വ്വം വളര്‍ത്തിയെടുത്തുകൊണ്ടിരി 
ക്കുന്ന ഭീഷണിയും ഇതുതന്നെ. ചുരുക്കത്തില്‍ 
യാഥാസ്ഥിതിക മതമെന്ന്‌ ഒരു വശത്തും 
പ്രാകൃത മതമെന്ന്‌ മറുവശത്തും നൂറ്റാണ്ടുക 
ഭായി മുദ്രയടിക്കപ്പെട്ട ഇസ്ലാമിന്‍െറ വര്‍ത്ത 
മാനകാല'പ്രസക്തി"'യും ഭാവിയും നിര്‍ണ്ണയി 
ക്കാന്‍ പോകുന്നത്‌ മുസ്ലീങ്ങള്‍ മാത്രമല്ല, 
പ്രസ്തുത സമൂഹത്തിന്‍െറ പുറത്തുനില്‍ 
ക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും രാഷ്ട്രീയ 
ശക്തികളും കൂടിയാണ്‌. ഈ വര്‍ത്തമാന 
കാലസമസ്യകളെ എങ്ങിനെ നേരിടണമെ 
ന്നുള്ളതാണ്‌ മുസ്ലിം സമൂഹത്തിന്‍െറ മുന്നി 
ലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. 


ദേശകാലവ്ൃത്യാസമനുസരിച്ചുള്ള സാ 
മൂഹിക-രാഷ്ട്രീയ പരിതംസ്ഥിതികളില്‍ രൂപം 
കൊള്ളുന്ന വൈവിദ്ധ്യമാര്‍ന്ന പ്രശ്‌നങ്ങളെ 
നേരിടാന്‍ ഇസ്ലാമിനുള്ള കെല്‍പ്‌ ഏറെ 
ചര്‍ച്ചചെയ്യപ്പെടിട്ടുള്ള വിഷയമാണ്‌. ഇസ്‌ലാ 
മിന്‍െറ ആത്മീയാടിത്തറയും അതിന്‍െറ മൂല 


തത്വങ്ങളും അചലമെങ്കിലും സാമൂഹികപരി 
വര്‍ത്തനത്തിന്‌ മതം ഏറെ പ്രാമുഖ്യം 
നല്‍കുന്നു. എന്നാല്‍ പ്രയോഗത്തില്‍ ഈ 
പരിവര്‍ത്തനാഭിമ്ുഖ്യം എത്രമാത്രം ദൃശ്യ 
മാണ്‌ എന്നന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രവാ 
ചകന്‍മുഹമ്മദിന്‍െറ ഒരു 
നൂറ്റാണ്ട്‌ കഴിയുന്നതിനുമുമ്പുതന്നെ സാമൂഹി 
കമാറ്റത്തിനെതിരായുള്ള വെല്ലുവിളികള്‍ 
മൂസ്ലിംസമൂഹത്തില്‍ ആരംഭിച്ചു കഴിഞ്ഞി 
രൂന്നു. യാഥാസ്ഥിതികര്‍ ഇസ്ലാമിന്‍െറ 
നേതൃത്വം ഏറ്റെടുത്തതോടെ ഇത്‌ കൂടുതല്‍ 
പ്രകടമായി. ഇവര്‍ മതത്തെ ദുര്‍വ്യാഖ്യാനം 
ചെയ്തും അല്ലാതെയും നൂതനസിദ്ധാന്തങ്ങള്‍ 
ആവിഷ്കരിച്ചുതുടങ്ങിയതോടെ ഇസ്ലാം 
പ്രായോഗികതലത്തില്‍ നിശ്ചലാവസ്ഥയി 
ലായി. തുടര്‍ന്നുള്ള നൂറ്റാണ്ടുകളില്‍ ദൈവ 
ശാസ്ത്രസംബന്ധിയായ ഒട്ടേറെ സമസ്യകള്‍ 
ഉരുത്തിരിയുകയും ഇസ്ലാം പലരുടെ കൈക 
ളില്‍ പലതരമായി മാറുകയും തിരിയുകയും 
ചെയ്തു. ഒടുവില്‍ ഇസ്‌ലാമികനിയമ 
ശാസ്ത്രം നാലു വ്ൃത്യസ്തശാഖകളായി വഴി 
പിരിയുകയും കാലാന്തരത്തില്‍ അതിനുള്ളില്‍ 
തന്നെ രൂപംകൊണ്ട നൂതനസ്യ്രദായങ്ങളും 
ശീലങ്ങളും ഇസ്ലാമിന്‍െറ തന്നെ തനതായ 
ലാളിത്യത്തെയും വഴക്കത്തെയും ചോദ്യം 
ചെയ്യുംവിധം വളര്‍ന്നു വികസിക്കുകയും 
ചെയ്തു. ദൈവശാസ്ത്രസംബന്ധിയായി 
മുസ്ലിംസമൂഹങ്ങളില്‍ അവതരിപ്പിക്കപ്പെട്ട 
നിയമങ്ങളും കീഴ്വഴക്കങ്ങളും ഇസ്ലാമിന്‍െറ 
മൂലതത്വങ്ങളെ തന്നെ കീഴ്മേല്‍മറിക്കുന്നതും 
യുക്തിചിന്തയെ നിരുപാധികം തള്ളിക്കളയു 
ന്നതുമായിരുന്നു. 


മരണശേഷം 


സാമൂഹികമാറ്റത്തിനും യുക്തി 
ചിന്തയ്ക്കും എതിരായിനിന്ന ശക്തികള്‍ മത 


2 ബെര്‍ണാഡ്‌ ലൂയിസ്‌, പാട്രിക്‌ ബുക്കാനന്‍, നെയ്പോള്‍, സാമുവല്‍ പി. ഹണ്ടിംഗ്ടന്‍ തുടങ്ങിയവരുടെ 
സമീപകാല ലേഖനങ്ങളും കൃതികളും ശ്രദ്ധിക്കുക. ഇവരുടെ പക്ഷപാതപരമായ നിലപാടുകള്‍ക്കുള്ള 
വിമര്‍ശനങ്ങള്‍ക്ക്‌ ജോണ്‍ എസ്‌പൊസിറ്റോ, ദ? ഇസ്ലാമിക്‌ ഒട്ട്‌ (1992), എഡ്വാഡ്‌ സെയ്ദ്‌, കവരിംഗ്‌ 


കുസ്ധ്ലാം (1981) തുടങ്ങിയ പുസ്തകങ്ങള്‍ കാണുക. 


3 മതമൌലികവാദത്തെക്കുറിച്ചുള്ള ചര്‍ച്ചയില്‍ പങ്കെടുത്തുകൊണ്ട്‌ സച്ചിദാനന്ദനും കെ.എന്‍, പണിക്കരും 
കലാകയമുദിയില്‍ എഴുതിയ ലേഖനങ്ങള്‍ കാണുക. യഥാക്രമം, ലക്കം 100, 14 നവമ്പര്‍ 1994, ലക്കം 


101, 20 നവമ്പര്‍ 1994 


കേരളപഠനങ്ങള്‍ 5 


ത്തിനുള്ളില്‍ വളരെ പ്രബലമായിരുന്നിട്ടും 
ഇസ്ലാമിന്‍െറ പ്രാക്തനവിശുദ്ധിയേയും- 
അതിന്‍െറ വിമോചനചേതനയേയും കണ്ട 
റിഞ്ഞ നിരവധി മതപണ്ഡിതന്‍മാരും മതപ 
രിഷ്കര്‍ത്താക്കളും മുസ്‌ലിംസമൂഹത്തിലെ 
ജീര്‍ണ്ണതകള്‍ക്കെതിരെ പോരാടിയ ചരിത്ര 
മുണ്ട്‌. മാറിവരുന്ന സാമൂഹിക-രാഷ്ട്രീയസാ 
ഹചര്യങ്ങളില്‍ ഇസ്ലാമിന്‍െറ വിമോചന 


ശക്തി അതിന്‍െറതന്നെ ആന്തരികശക്തി 
യിലും രീതിശാസ്ത്രത്തിലുമധിഷ്ഠിതമാ 
ണെന്നു വിശ്വസിച്ച അനേകം മതപ 


രിഷ്കര്‍ത്താക്കളില്‍ അഗ്രഗണ്യനാണ്‌ വക്കം 
മൌലവി. മൌലവിയുടെ ഇസ്ലാമികരീതി 
ശാസ്ത്രസംബന്ധിയായ രചനകളും പ്രായോ 
ഗികതലത്തില്‍ ഇസ്ലാമിനെയും മുസ്ലിംസ 
മൂഹത്തെയും അജ്ഞതയുടെയും അന്ധവി 
ശ്വാസങ്ങളുടെയും നടുവില്‍ നിന്ന്‌ മോചിപ്പി 
ക്കാന്‍ നടത്തിയ പരിശ്രമങ്ങളും അദ്ദേഹത്തിന്‌ 
ലോകമുസ്‌ലിം നവോത്ഥാനപ്രസ്ഥാന 
ത്തില്‍ ഉന്നതസ്ഥാനം നല്‍കുന്നു. 


നിര്‍ഭാഗ്യകരമെന്ന്‌ പറയട്ടെ, വക്കം മയ 
ലവിയുടെ രചനകളും പ്രവര്‍ത്തനങ്ങളും 
യഥാര്‍ഹമായി കേരളചരിത്രത്തില്‍ രേഖപ്പെ 
ട്രുത്തിയിട്ടില്ല. മൌലവിയെക്കുറിച്ചുള്ള ചില 
പുസ്തകങ്ങള്‍ അടുത്തകാലത്ത്‌ പ്രസിദ്ധപ്പെ 
ടൂത്തിയിട്ടുണ്ടെങ്കിലൂും അതിലെല്ലാം അദ്ദേഹം 
മുന്‍കൈ എടുത്ത മതനവീകരണപ്രസ്ഥാന 
ത്തിന്‍െറ ക്േന്ദ്രവിഷയം വിസ്മരിച്ചുകളയു 
കയോ വിട്ടുകളയുകയോ ചെയ്തിട്ടുണ്ട്‌. കനേ 
ഡിയന്‍ ചരിത്രകാരനായ റോളണ്ട്‌ മില്ലര്‍ കേര 
ഉക്കരയില്‍ വന്ന്‌ കാല്‍നൂറ്റാണ്ടോളം താമസിച്ച്‌ 
മാപ്പിളമാരെക്കുറിച്ച്‌ ഒരു പുസ്തകം രചിച്ചി 
ട്ടുണ്ട്‌. കേരളത്തിലെ ഇസ്ലാമികമതപരിഷ്ക 
രണത്തിന്‍െറ കാറ്റ്‌ ആദ്യം വീശുന്നത്‌ തെക്ക്‌ 
തിരുവിതാംകൂര്‍ഭാഗത്തുളള വക്കത്തു നിന്നാ 
ണെന്നും അതിന്‍െറ നെടുനായകന്‍ വക്കം 
മൌയലവിയാണെന്നും മില്ലര്‍ സമ്മതിക്കുന്നു 


ണ്ടെങ്കിലും മൌലവിയുടെ പ്രസ്ഥാനം 
അടിസ്ഥാനപരമായി ഒരു 'യാഥാസ്ഥിതികമ 
തപരിഷ്കരണ്‌'മായൂരുന്നു എന്നാണ്‌ ഒടുവി 
ലദ്ദേഹം ചെന്നെത്തിനില്‍ക്കുന്ന നിഗമനം. 
വക്കം മായലവിയെക്കുറിച്ച്‌ പുറത്തിറങ്ങിയ 
മറ്റൊരു പുസ്തകത്തില്‍ (ഒരു പക്ഷെ 
ആദ്യത്തെ ജീവചരിത്രം) ദേശീയ സ്വാതന്ത്യ 
സമരചരിത്രത്തില്‍ മൌലവിക്ക്‌ വലിയൊരു 
സ്ഥാനമുണ്ടെന്ന്‌ നിരവധി നാടകീയ 
മുഹൂര്‍ത്തങ്ങള്‍ അവതരിപ്പിച്ചുകൊണ്ട്‌ സ്ഥാ 
പിക്കുന്നുണ്ട്‌.” വാസ്തവത്തില്‍ ഇത്‌ മയലവി 
യുടെ സവിശേഷവ്യക്തിത്വത്തിന്‍െറ ഒരു 
വശം മാത്രമാണ്‌. എന്നാല്‍ മൌലവിയുടെ 
വ്യക്തിത്വത്തിന്‍െറ മറ്റ്‌ ഒട്ടേറെ മാനങ്ങള്‍ - 
മതത്തെക്കുറിച്ചുള്ള ഉള്‍ക്കാഴ്ചയും മൌലിക 
ചിന്തകളും സാമൂഹികപ്രതിബദ്ധതയും - 
സവിസ്തരം വെളിപ്പെടുത്തുന്നവയാണ്‌ അദ്ദേ 
ഹത്തിന്‍െറ രചനകളും പ്രസംഗങ്ങളും. ഇവ 
യെല്ലാം ചികഞ്ഞെടുത്ത്‌ വക്കം മൌലവിയുടെ 
ഇസ്‌ലാഹിപ്രസ്ഥാനത്തെ അതിന്‍െറ കേന്ദ്ര 
ബിന്ദുവില്‍ പുനഃപ്രതിഷ്ഠിക്കുകയാണ്‌ ഈ 
പ്രബന്ധത്തിന്‍െറ മുഖ്യലക്ഷ്യം. 


വക്കം മൌലവിയുടെ പ്രവര്‍ത്തന 
മണ്ഡലം അതിവിശാലമായിരുന്നു. സാമൂഹി 
ക-രാഷ്ട്രീയരംഗത്ത്‌ തന്‍െറ പ്രവര്‍ത്തനങ്ങളു 
മായി മുന്നോട്ടുപോകുമ്പോഴാണ്‌ കേരള 
ത്തില്‍ ഇസ്‌ലാമിനുണ്ടായ അപചയവും 
മുസ്‌ലിംസമുദായത്തെ പൊതുവില്‍ ഥഗ്രസിച്ചി 
രൂന്ന ജീര്‍ണ്ണതയും നേരിട്ടുമനസ്സിലാക്കാന്‍ 
മൌലവിക്ക്‌ സാധിച്ചത്‌. തിരുവിതാംകൂര്‍ ദേ 
ശത്ത്‌ അന്ന്‌ നടമാടിയിരുന്ന അക്രമവും അനീ 
തിയും അഴിമതിയും രാഷ്ട്രീയ ഉപജാപങ്ങളും 
തുറന്നുകാണിക്കാനും അതിനെതിരെ പൊതു 
ജനാഭിപ്രായം സംഘടിപ്പിക്കാനുമായി 
മൌലവി 1905ല്‍ സ്ഥാപിച്ച സ്ഥമദശാഭിമാനാ? 
പ്രത്രം കേരളത്തിലെ സാമൂഹിക വിമോചന 
ചരിത്രത്തില്‍ എന്തുകൊണ്ടും പ്രഥമസ്ഥാന 


4 റോളണ്ട്‌ ഇ. മില്ലര്‍, മാച്ചിമാ മുസ്ലിംസ്‌ ഒഫ്‌ മകള : എ സ്പ്ഡ്ി ഇതി ഇസ്ലാമിക്‌ ഒുടരനീഡ്സ്‌ 


ത്രദ്രാസ്‌ . പൂതിയ പതിപ്പ്‌, 1992) പു. 270 - 74 


5 എം. മുഹമ്മദ്‌ കണ്ണ്‌, വക്കം മലയി (കോട്ടയം : 1981) 


കേരളപഥനങ്ങള്‍ 5 


97 


ത്തിനര്‍ഹമാണ്‌. ഒരു പത്രമുടമയ്ക്ക്‌ സ്വാഭാ 
വികമായുണ്ടാവുന്ന ആര്‍ത്ഥികലക്ഷ്യങ്ങ 
ളൊന്നും മാലവിക്കില്ലായിരുന്നു. 'ഭയകടി 
ല്യലോഭങ്ങള്‍ വളര്‍ക്കില്ലൊരു നാടിനെ" എന്ന 
മുഖമുദ്രയോടെ ജനമമദ്ധ്യത്തിലേക്കിറങ്ങിയ 
സ്വദേശാഭിമാദി കൂടുതല്‍ വീറും വാശിയും 
കാണിക്കാന്‍ തുടങ്ങിയത്‌ രാമകൃഷ്ണപിള്ള 
1907ല്‍ പത്രാധിപത്യം ഏറ്റെടുത്തശേഷമാ 
ണ്‌. അന്ന്‌ സ്ഥദേശാഭിമാനിയോട്‌ കിടപിടി 
ക്കാന്‍പോന്ന പ്ര്രങ്ങള്‍ ഇന്ത്യയില്‍തന്നെ 
ഇല്ലായിരുന്നു എന്നതാണ്‌ സത്യം. രാജഭരണ 
ത്തിന്‍കീഴില്‍ നടമാടിയിരുന്ന കൊള്ളരു 
തായ്മകള്‍ക്കെതിരെ പൊരുതിയതിന്‍െറ ഫല 
മായി 1910ല്‍ പത്രം കണ്ടുകെട്ടുകയും രാമ 
കൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു. 
ഇതോടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ 
പിള്ള' കേരളചരിത്രത്തില്‍ ഉല്‍കൃഷ്ടമാ 
യൊരു സ്ഥാനത്തിനര്‍ഹനായി. നിര്‍ഭാഗ്യകര 
മെന്നു പറയട്ടെ സ്വദേശാഭിമാനിക്ക്‌ നീണ്ട 
അഞ്ചുവര്‍ഷക്കാലം ഈടും പാവും നല്‍കിയ 
വക്കം മൌലവി കേരളത്തിന്‍െറ സാമൂഹിക 
വിമോചനചരിത്രത്തില്‍ ഏറെയൊന്നും ശ്രദ്ധി 
ക്കപ്പെടാതെ പോയി. ന്വദേശാഭിമാന ദുരന്തം 
നേരിട്ടെങ്കിലും വക്കം മൌലവിയുടെ വിമോ 
ചന പ്രസ്ഥാനം കൂടുതല്‍ സാര്‍ത്ഥകമാ 
യൊരു ദിശയിലേക്ക്‌ നീങ്ങുകയായിരുന്നു തു 
ടര്‍ന്നുള്ള മൂന്ന്‌ ദശകങ്ങളില്‍. 


രണ്ട്‌ 
ഇസ്ലാഹി പ്രസ്ഥാനം 


വക്കം മൌലവി ആരംഭിച്ച മതനവീകര 
ണപ്രസ്ഥാനം കേരളത്തിലെ 
മുസ്‌ലിംസമുദായത്തിലാകെ മാറ്റത്തിന്‍െറ 
അലയൊലികള്‍ സൃഷ്ടിച്ചു. മൌലവിയുടെ 
മുന്പ്ലിം (1906), അത്കുസ്പ്ലാം (1918), 
കീഫിക (1931) തുടങ്ങിയ ആനുകാലികപ്ര 
സിദ്ധീകരണങ്ങള്‍ അദ്ദേഹത്തിന്‍െറ മാലിക 
ചിന്തകളുടെ ബഹിസ്ഫുരണങ്ങളായിരുന്നു. 
സമുദായത്തിലെ യാഥാസ്ഥിതിക-പ്രതിലോ 
മശക്തികള്‍ക്കെതിരെയുള്ള ശക്തമായ 


പോരാട്ടത്തിന്‌ മയലവി തന്‍െറ തൂലിക ചലി 
പ്പിക്കുകയും കേരളത്തിലങ്ങോളമിങ്ങോളം, 
സഞ്ചരിച്ച്‌ മുസ്‌ലിംനവോത്ഥാനത്തിന്‍െറ 
സന്ദേശം ജനങ്ങളിലെത്തിക്കുകയും ചെയ്തു. 
മുസ്‌ലിം സമുദായത്തെ പൊതുവില്‍ ബാധി 
ച്ചിരുന്ന ദുഷ്പ്രവണതകള്‍ക്കും ദുരാചാര 
ങ്ങള്‍ക്കും എതിരായി മൌലവി അനുസ്യൂതം 
പൊരുതി. മാത്രമല്ല ആധുനികവിദ്യാഭ്യാസ 
ത്തിലൂടെ സാമൂഹികവും “ദൈവശാസ്ത്രപര 
വുമായ പ്രശ്‌നങ്ങള്‍ യുക്തിയുക്തമായും 
തുറന്ന മനസ്സോടെയും സമീപിക്കേണ്ടതിന്‍െറ 
ആവശ്യകത അദ്ദേഹം മുസ്ലീങ്ങളെ ഉദ്ബോ 
ധിപ്പിച്ചു. മതം, ചരിത്രം, സംസ്കാരം എന്നി 
വയിലുള്ള അഗാധപാണ്ഡിത്യവും സാമൂ 
ഹികവികസനത്തെക്കുറിച്ചുള്ള വിശാലവീക്ഷ 
ണവും ഇസ്്‌ലാഹിപ്രസ്ഥാനത്തെ മുന്നോട്ടു 
നയിക്കുന്നതിന്‌ മയലവിയെ ഒട്ടുവളരെ സഹാ 
യിച്ചിട്ടുണ്ട്‌. ഇസ്‌ലാമിക നവോത്ഥാനനായ 
കന്‍മാരായ ജമാലുദ്ദീന്‍ അഫ്ഘാനി, ഷെയ്ഖ്‌ 
മുഹമ്മദബ്ദു, മുഹമ്മദിബ്നു അബ്ദുല്‍ 
വഹാബ്‌, ഇമാം ഗസാലി, ഇബ്ന്‌ തൈമിയാ, 
ഷാവലിയുല്ലാ, സര്‍ സെയ്ദ്‌ അഹമ്മദ്‌ ഖാന്‍, 
റഷീദ്‌ റിദാ തുടങ്ങിയവരുടെ ചിന്തകളും 
പ്രവര്‍ത്തനങ്ങളും സ്വാംശീകരിക്കുകയും ആ 
ധൈഷണികശ്യംഖലയിലെ ഒരു സവിശേഷ 
വ്യക്തിത്വമായി സ്വയം ഉയരുകയും ചെയ്തു. 


തരീഛീദ്‌ (ഏകദൈവ വിശ്വാസം), 
കുജ്മതിഫാദ്‌ (സ്വതന്ത്രവിചിന്തനം) ശതിയത്ത്‌ 
(മതനിയമങ്ങള്‍), സ്ത്രീകളുടെ അവകാശ 
ങ്ങള്‍ എന്നിവ മൌലവിയുടെ ഇസ്ലാഹി 
പ്രസ്ഥാനത്തിലെ സജീവവിഷയങ്ങളായി 
രുന്നു. മലവിയുടെ വ്യാഖ്യാനരീതിശാസ്ത്ര 
ത്തിന്‍െറ അടിസ്ഥാനഘടനതന്നെ താഹീ 
ദിലും ഇജ്ത്തിഹ:ദിലുമധിഷ്ഠരിതമായിരുന്നു. 
ുജ്തതിഫക്കിന്‌ അറബി അകാരാദിയില്‍ നിര 
വധി അര്‍ത്ഥതലങ്ങളുണ്ട്‌. 'ഉദ്യുക്തമായ പരി 
ശ്രമ'മെന്ന്‌ പൊതുവെ പറയുന്ന ഇജ്ത്തിഹാ 
ദിന്‌ ബൌദ്ധികവും പ്രായോഗികവുമായ ചില 
ലക്ഷ്യങ്ങളുണ്ട്‌.” ചുര ആനില്‍നിന്നും ഹദ്‌ 
സില്‍ (നബിവചനങ്ങള്‍) നിന്നും യുക്തി 
യുക്തം നിയമങ്ങളും വ്യാഖ്യാനങ്ങളും വിക 
സിപ്പിച്ചെടുക്കാനുള്ള മതപണണ്‍്ഡിതന്‍െറ 


സ്വാതന്ത്ര്യമാണ്‌ അത്‌ ഉദ്ഘോഷിക്കുന്നത്‌. 
ഇസ്ലാമിന്‍െറ 'ചാലനതത്വ'മായി കവിയും 
പണ്ഡിതനുമായ സര്‍ മുഹമ്മദ്‌ ഇക്ബാല്‍ 
കാണുന്നതും കഹുജ്ത്മിഹാദിനെയാണ്‌." 


കഇഷ്മമ?ഹാദ്‌ മുഖ്യമായും മൂലഗ്രന്ഥവു 
മായി (ഖുരീത്തനും ഹദീസും, ബന്ധപ്പെട്ടാണ്‌ 
വിവക്ഷിക്കുന്നത്‌. മൂലഗ്രന്ഥത്തിന്‍െറ 
പ്രസക്തഭാഗങ്ങളുടെയോ ഗ്രന്ഥത്തിന്‍െറ 
തന്നെയോ പ്രാമാണീകരണവും തുടര്‍ന്ന്‌ അതി 
ന്‍െറ വ്യാഖ്യാനവുമാണ്‌ കുജ്തമ?ഹാദ്‌ ലക്ഷ്യ 
മാക്കുന്നത്‌. മൂലഗ്രന്ഥത്തെക്കുറിച്ചുള്ള 
സമീക്ഷയ്ക്ക്‌ ഇത്‌ കാരണമാവുന്നു എന്നുമാ 
ത്രമല്ല യുക്തിയുക്തമായ രീതിശാസ്ത്രതത്വ 
ങ്ങള്‍ വികസിപ്പിച്ചെടുക്കുകയും ഹഇജ്ത്തിഹാ 
ദിലൂടെ സാദ്ധ്യമാവുന്നു. ഖുരീ ആനെയും 
ആ്ധുന്നത്മിനെയും (നബിചര്യ) അടിസ്ഥാനപ്പെ 
ടുത്തി വ്യക്തമായ തീര്‍പ്പുകല്‍പിക്കുവാന്‍ 
സാധിക്കാതെ വരുമ്പോള്‍ യുക്തിവിചാരം 
(ഥിമമസ്പ്‌, ന്യായാവകാശം (ഇസ്ധ്മിഫ്ബാന്‍), 
പൊതുനന്‍മ ഇസ്പ്തിലാഹ്‌, അനുമാനം 
(ഇസ്പ്തിദ്ലാല്‍? എന്നീ വഴികളിലൂടെയാണ്‌ 
തീരുമാനങ്ങളെടുക്കേണ്ടത്‌. എന്നാല്‍ ചില 
പണ്ഡിതന്‍മാരുടെ അഭിപ്രായത്തില്‍ ഹദീസി 
ന്‍െറ കാര്യത്തില്‍ മാത്രമേ കുജ്ത്തിഹക്മിന്‌ 
പ്രസക്തിയുള്ളൂ. ഖുരീ ആന്‌ തര്‍ക്കമറ്റ പ്രാമാ 
ണ്യമുണ്ടെന്നും പഠഠവിമര്‍ശനവ്യവഹാരത്തി 
ലൂടെ അതിന്‍െറ മൌലികത സാക്ഷ്യപ്പെടു 
ത്തേണ്ട കാര്യമില്ലെന്നും അവര്‍ വാദിക്കുന്നു. 
എന്നാല്‍ നിയമങ്ങളെ സംബന്ധിച്ച്‌ കൃത്യവും 
വിശദവുമായ പ്രസ്താവനകളോ രേഖകളോ 
ഒഖുരത്മനിലോ ഹദീസിലോ കാണാന്‍ സാധി 
ച്ചെന്ന്‌ വരില്ല. ഇസ്ലാമില്‍ നിയമങ്ങളെ വിക 
സിപ്പിച്ചെടുക്കുന്നതിനായി കുരി ത്മനെറ 


പ്രസക്തമായ സൂക്തങ്ങളെ അവലംബി 
ക്കുമ്പോള്‍ പ്രസ്തുത സൂക്തങ്ങളുടെ 
ബാഹ്യാര്‍ത്ഥത്തിലല്ല മൂലഗ്രന്ഥത്തിന്‍െറ 
സമുച്ചയത്തിലാണ്ടു, മുഖ്യമായും ശ്രദ്ധിക്കേ 
ണ്ടത്‌. വക്കം മൌലവിയുടെ മുര ആന്‌ 
വ്യാഖ്യാന രീതിശാസ്ത്രരചനകളില്‍ അതീവ 
പ്രാധാന്യത്തോടെ പറയുന്നതും ഇതേ കാര്യ, 


മാണ്‌. 


മൌലവിയുടെ അഭിപ്രായം “ബുദ്ധിക്ക്‌ 
അസംഭവ്യമായി കാണുന്ന ബാഹ്യാര്‍ത്ഥ 
ത്തോടുകൂടിയ വല്ല വാക്യങ്ങളും കുര്‌ 
ആനിലോ ഫദീസിലോ കാണുന്നതായാല്‍ ആ 
ബാഹ്യാര്‍ത്ഥമല്ല അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരി 
ക്കുന്നതെന്നും ബുദ്ധിനിഷേധിക്കാത്ത ഏതോ 
അര്‍ത്ഥം അവിടെ ഉണ്ടെന്നുമാണ്‌. ബുദ്ധിക്കും 
പ്രമാണത്തിനും തമ്മില്‍ വിരുദ്ധഭാവം 
തോന്നിപ്പിക്കുന്ന ദിക്കില്‍ ആ പ്രമാണവച 
നത്തെ സംബന്ധിച്ച്‌... ബുദ്ധിക്കു തന്നെ 
പ്രാമാണ്യം" കൊടുക്കുന്ന ഒരു മ 
സ്വീകരിക്കണമെന്നാണ്‌ മൌലവി പറയുന്നത്‌. 
മാത്രമല്ല ഹിജ്റാ 500ന്‌ ശേഷം കുജ്ത്തിഹാ 
ദിന്‍െറ വാതില്‍ അടയ്ക്കപ്പെട്ടുപോയി എന്ന്‌ 
വാദിക്കുന്നവരുടെ അഭിപ്രായത്തെ വക്കം 
മൌലവി ശക്തിയുക്തം ഖണ്‍ഡിക്കുന്നു. 
ലോകാവസാനംവരെയും എല്ലാ കാലത്തും 
മുജ്മഹീടിങ്ങള്‍ (സാമൂഹികപരിഷ്കര്‍ത്താ 
ക്കള്‍) ഉണ്ടായിരിക്കേണ്ടതാവശ്യമാണെന്ന്‌ 
മൌലവി ചൂണ്ടിക്കാട്ടി. ഒരു മുജ്തഹീദ്‌ അന്യ 
രുടെ അഭിപ്രായത്തെ കണ്ണുമടച്ച്‌ പിന്തുടരാന്‍ 
പാടില്ല എന്നുള്ള കാര്യവും അദ്ദേഹം അടിവ 
രയിട്ടു പറഞ്ഞു." ഷാഫി, ഹനഫി, മാലിക്കി, 
ഹംബലി എന്നീ ഇസ്‌ലാമിലെ നാല്‌ അംഗീ 
കൃത നിയമവ്യവസ്ഥകളില്‍ ദമദ്ഹജ്ച ഒന്നി 


6 ബര്‍ണാഡ്‌ ജി. വെയ്‌സ്‌, 'ഇജ്ത്തിഹാദ്‌', ദി എത്സൈമ്ള്ാപീഡിയ ഒഫ്‌ റില?ജിമര (ന്യൂയോര്‍ക്ക്‌ , 


3987) വോള്യം 7, പൂ. 90.92. 


7 സര്‍ മുഹമ്മദ്‌ ഇക്ബാല്‍, ൪ റീകണസ്‌ടടക്ഷത്‌ ഒഫ്‌ റിലിജിയന്്‌ തോട്ട്‌ ഇവ്‌ കു്ധ്ലാം (ലാഹോര്‍ , 


3982) പു. 148 


8 എസ്‌. മുഹമ്മദ്‌ അബ്രാ (എഡി), വക്കം മയലവിയുകെ തെരഞ്ഞെടുത്ത കൃതികശി (വക്കം , 1979), പു. 


34 


8 വക്കം മൌലവി, 


ഫ്‌ (നിലക്കാമൂക്ക്‌ ,1930) ഈ കൃതി ഇബ്നു തൈമിയ്യായെയും മുഹമ്മദ്‌ 


അബ്ദുള്‍ വഹ്ഹാബിനെയും ഭര്‍ത്സിച്ചുകൊണ്ടുള്ള ഒരു ലഘുലേഖയ്ക്കുള്ള മറുപടിയാണ്‌. മൂഹമ്മദ്‌ 
അബ്ദാ (എഡി.), തെരഞ്ഞെടുത്ത കൃതികള്‍ പു. 312313 


കേരളപഠനങ്ങള്‍ 5 


നോടുപോലും പ്രത്യേക പക്ഷപാതമില്ലാത്ത 
സ്വതന്ത്രബുദ്ധികളായ മഹാന്‍മാര്‍ എഴുതിയി 
ട്ടുള്ള വ്യാഖ്യാനങ്ങളെയും ഗ്രന്ഥങ്ങളെയും 
മാത്രം കുരി ആനെറയും ഫദീസിന്‍െറയും 
ഗ്രഹണത്തിന്‌ സഹായകമായി സ്വീകരിക്കണ 
മെന്നാണ്‌ വക്കം മൌലവി ഉദ്ബോധനം 
ചെയ്തിട്ടുള്ളത്‌. "" 


പൊതുക്കാര്യങ്ങളില്‍ പൊതുആലോച 
നകൊണ്ട്‌ തീരുമാനമെടുക്കണമെന്ന മതത്തി 
ന്‍െറ സിദ്ധാന്തം വക്കം മൌലവി എടുത്തു 
പറഞ്ഞിട്ടുണ്ട്‌. “കാര്യങ്ങളില്‍ അവരുമായി 
ആലോചിക്കുക" (ഖുരീ ആല്‍) എന്ന നിബന്ധ 
നയനുസരിച്ച്‌ മുഹമ്മദ്നബി പൊതുവിഷയ 
ങ്ങളില്‍ തന്‍െറ അനുയായികളുമായി ആലോ 
ചിക്കുമായിരുന്നു. ആദ്യത്തെ നാല്‌ ഖലീഫാ 
മാരും അതേ രീതിതന്നെ അവലംബിച്ചിരുന്നു. 
ഉമയ്യാവര്‍ഗ്ലക്കാരുടെ ഖലീഫാമാരുടെ ഭരണം 
മുതല്‍ ഈ സമ്പ്രദായത്തിന്‌ ഭംഗം തട്ടിത്തു 
ടങ്ങി. അബ്ബാസിയാക്കളുടെ കാലത്ത്‌ 
സ്വേച്ഛാധികാരം വേരുറയ്ക്കാനാരംഭിച്ചു. 
പിന്നീടുണ്ടായ മുസ്ലിംഭരണാധികാരികളില്‍ 
അപൂര്‍വ്വം പേരൊഴിച്ചുള്ളവരിലെല്ലാം സ്വേ 
ച്ഛാധികാരം തന്നെ മുന്നിട്ടുനിന്ന. ഇത്‌ 
തന്നെയായിരുന്നു ലോകത്തില്‍ ഇസ്ലാം 
ക്ഷയിക്കാനുണ്ടായ പ്രധാനകാരണമെന്ന്‌ 
വക്കം മയലവി ചൂണ്ടിക്കാട്ടി.” 


ഇസ്‌ലാമികനിയമങ്ങളെ ര്രതിയത്ത്‌ 
കുറിച്ചുള്ള വക്കം മൌലവിയുടെ നിരീക്ഷണ 
ങ്ങള്‍ മൌലികവും ആനുകാലികപ്രസക്തി 
യുള്ളതുമാണ്‌. ശതിധത്തിന്‌ കാലാനുസൃത 
മായ മാറ്റങ്ങള്‍ പാടില്ലെന്ന്‌ കല്‍പിച്ചിരുന്ന 
മുസ്ലിംസമുദായമദ്ധ്യത്തില്‍ (ഈ വാദഗ 
തിക്ക്‌ ഇന്നും മാറ്റമുണ്ടായിട്ടില്ല) മനലവിയുടെ 
ചിന്തകള്‍ ഒരൂ കൊടുങ്കാറ്റുതന്നെ സൃഷ്ടിച്ചു. 
ഇസ്‌ലാംമതത്തിലെ ധര്‍മ്മാധര്‍മ്മങ്ങളെ 
നിര്‍ണ്ണയിക്കുന്ന പ്രമാണങ്ങള്‍ മുദ്ത്മനും 


ഛദീസുമാണെന്ന്‌ അംഗീകരിച്ചുകൊണ്ടുതന്നെ 
യാണ്‌ വക്കം മൌലവി ഈ വിഷയത്തില്‍ 
കൂടുതല്‍ ഉള്‍ക്കാഴ്ചയോടെ കാര്യങ്ങള്‍ തൂറ 
ന്നൂപറഞ്ഞത്‌. ജകിക വിഷയങ്ങളില്‍ 
[ ടം 
അപ്പോഴപ്പോഴത്തെ സ്ഥിതികള്‍ക്കനുസരിച്ച്‌ 
ഗുണമാണെന്ന്‌ കാണുന്ന കാര്യങ്ങളെ സ്വാഭി 
പ്രായമനുസരിച്ചു പ്രവര്‍ത്തിച്ചുകൊള്ളുവാന്‍ 
ചില പൊതുവിധികളുണ്ടെന്ന്‌ അദ്ദേഹം 
ഓര്‍മ്മിപ്പിച്ചു. മൌലവിയുടെ “ഇസ്ലാമിക്‌ 
മാനിഫെസ്റ്റോ" എന്നറിയപ്പെടുന്ന ഇസ്ലാം 
മതന്ധിദ്ധാന്മ ന്പാഗ്രഹ്ത്തില്‍ അദ്ദേഹം 
എഴുതി 
.. ആത്മീയ വിഷയങ്ങശി ഒരികാലും മദദപ്പെ! 
ടാവുനാവയല്ലാത്തതുകൊണ്ട്‌ അവയെസാബ 
്ധിച്ഛ' വ്ഥിഥികശിക്ക്‌ മാറ്റമുക്ടാമ്കണ്ട ആവശ്യ 
മള... ലൌകിക കാര്യങ്ങളാകട്ടെ മദശകാലല്്യ 
ത്ൃമസ്ധമമ്മുന്ധതിച്ച്‌ മദെപ്പെടാവുന്നതും നവീന 
മായ? കാരോ വിഷയങ്ങശി ഉത്ലവിച്ചുകൊക്ടി 
തിക്കാവുനാതുമാകകൊണ്ട്‌ അവ റിപ്തമായ 
ഒരു പതിധിയിയീ അടങ്ങുനാതല്ല. അതിനാ 
ആ വിഷയങ്ങളെ സംബന്ധിച്ഛടമത്താളം ഗുണ 
അളെ ഗ്രഹിക്കുക. ദോഷങ്ങളെ നിമസ്ധിക്കുക. 
വ്വിഥികളിരീ നീതിയെ ദീകഷിക്കുക, അവകാശ 
അ്ങശീ നമമാകുന്നു, അന്തീതി ചെയ്തരുത്ത്‌ 
അക്രമം ചെയ്യരുത്‌ ചതി ചെയ്തരുത്‌ ഇക്ജനെ 
ചില പൊതുനിമമത്ങങ്ങളയാണ്‌ കസ്്ലമമതം 
്ഥാഫിച്ഛിമിക്കുന്നത്‌ ജാ വക നിയമങ്ങളെ 
അടിസ്ഥാരച്പെടുത്തി ഓമമാ വിമശഷസ്സംഗ 
തികശീക്ക്‌ യുക്തങ്ങളായ വിധികശ്‌ തിശ്ചയ്‌ 
ക്കുവാരി മതവറഷയത്തിരീ ശരിമായ ജ്ഞാന 
കുമ്ളൂ വിദ്വാനിമാര്ക്ക്‌ ന്ധാത്യദ്മ്യമുങ്ജ്‌ രാജ്യ 
കാര്യങ്ങള്‍ തുടത്ഥിയ വ്യവഹാരവിഷയങ്ങള്‍, 
മാഗതീകവിഷയങ്ങള്‍ി മുതലായ പൊതുവിഷ 
ങ്ങളി വേണ്ട കാര്യമബാധവ്ും സീതിനിഷ 
യുമുള്ള അധികാരസ്ഥത്മാര്‍ വിശ്ചയിക്കുന്ന 
ച്ധിഥികളെ അനുസ്സരിച്ച്‌ നൂടമക്ാണ്ടത്‌ പൊതു 
നങ്ങളുടെ കടമധമകുനു. 


യാഥാസ്ഥിതികത്വത്തിന്‍െറ ഉരുക്കു 
കോട്ടകള്‍ ഇളകാന്‍ തുടങ്ങിയതോടെ മത 
പണ്‍്ഡിതരെന്ന സ്വകല്‍പിതപദവിയുമായി 
കേരളത്തിലങ്ങോളമിങ്ങോളം മുസ്‌ലിം സമു 


10 വക്കം മൌലവി, “ഇസ്ലാം മതനവീകരണം”, സ്ഹ്ൃദധോപഫാരം (ഇടവാ 1930). തെര്ഞെടുത്ത 


കൃതികള്‍ പൂ. 167-68 


11 മുഹമ്മദ്‌ അബാ (എഡ്ഡി, തെര്ഞെടുത്മ കൃതികള്‍, പു. 129-30 


32 അമ്തേപുസ്തകം, പു. 72529 


100 


ദായത്തില്‍ നിര്‍ണ്ണായക സ്വാധീനം ചെലുത്തി 
യിരുന്ന മാലവിമാരും മുസലിയാക്കന്‍മാരും 
വക്കം മരലവിക്കെതിരെ അരയും തലയും 
മുറുക്കി രംഗത്തെത്തി. മയലവിതന്നെ ചൂണ്ടി 
ക്കാട്ടിയപോലെ “മതനവീകരണത്തിനെതി 
രായി ഇളകിവരുന്ന ഭയങ്കര കൊടുങ്കാറ്റിനെ 
എതിര്‍ത്തു നില്‍ക്കാന്‍ അസാമാന്യമായ മനഃ 
ശക്തിയുള്ളവരെ കൊണ്ടു മാത്രമേ സാധിക്കു 
കയുള്ളൂ.” ഈ അസാധാരണമൈര്യവും 
നിശ്ചയദാര്‍ഷ്ട്യവും ധിഷണയും ഒത്തു 
ചേര്‍ന്ന അപൂര്‍വ്വ വ്യക്തിത്വമായിരുന്നു 
വക്കം മൌലവി. 


ചുറ്റുമുള്ള അവസ്ഥകള്‍ക്ക്‌ യോജി 
ക്കാത്ത വിധത്തില്‍ ജീവിക്കുന്ന ഏതൊരു 
സമുദായവും ലോകത്തില്‍ അഗണ്യകോടി 
യില്‍ തമള്ളപ്പെടുമെന്ന്‌*? തിരിച്ചറിവ്‌ വക്കം 
മൌലവിക്ക്‌ സമുദായോദ്ധാരണ പ്രവര്‍ത്തന 
ങ്ങള്‍ക്കുള്ള കരുത്ത്‌ നല്‍കി. ഉദരനിമിത്തം 
ആത്മീയഗുരുക്കന്‍മാരുടെയും മതവിദ്വാന്‍മാ 
രുടെയും വേഷംധരിച്ചു നടക്കുന്ന ഒരു തരം 
മുഡഃബുദ്ധികളുടെ ദുര്‍ബോധനങ്ങള്‍ക്ക്‌' അടി 
മയായിപോയ മുസ്‌ലിം സമുദായത്തെ'* 
വെളിച്ചത്തിന്‍െറ വീഥിയിലേക്ക്‌ നയിച്ചത്‌ 
വക്കം മാലവിയാണ്‌. മലയാളം കാഫിറി 
ഒന്‍െറയും, ഇംഗ്ലീഷ്‌ നരകത്തിന്‍െറയും ഭാഷ 
യാണെന്നു വിശ്വസിച്ച്‌ ആധുനികവിദ്യാഭ്യാസ 
ത്തില്‍ നിന്ന്‌ അകന്നുനിന്നിരുന്ന ഒരു സമുദാ 
യമദ്ധ്യത്തി ലായിരുന്നു വക്കം മൌലവി തന്‍െറ 
പ്രവര്‍ത്തനങ്ങള്‍ ആരംഭിച്ചത്‌. അക്കാലത്ത്‌ 
പൊതുവിദ്യാലയങ്ങളിലെ അഭ്യസനം 
മുസ്ലീങ്ങള്‍ക്ക്‌, പ്രത്യകിച്ച്‌ സ്ത്രീകള്‍ക്ക്‌, 
നിഷിദ്ധമായിരുന്നു. മതപഠാഠശാലകളില്‍ 
അറബിഅക്ഷരങ്ങള്‍ കൂട്ടിച്ചേര്‍ത്ത്‌ വായിക്കാ 
നുള്ള സാഹചര്യം മാത്രമാണ്‌ അന്നുണ്ടായി 


രുന്നത്‌. ഇത്‌ സ്വാര്‍ത്ഥമതികളായ മൌലവി 
മാരും മുസലിയാക്കന്‍മാരും നല്ലവണ്ണം 
ചൂഷണം ചെയ്തു. മുസ്‌ലീങ്ങളുടെ ശോച്യാ 
വസ്ഥക്കുള്ള പ്രധാന കാരണം വിദ്യാഭ്യാസ 
ത്തിന്‍െറ കുറവാണെന്നും മതത്തെക്കുറി 
ച്ചുള്ള തെറ്റായ അവബോധമാണ്‌ മുസ്‌ലിം 
ലോകത്തെ കാലാന്തരത്തില്‍ ചൈതന്യരഹി 
തമാക്കിത്തീര്‍ത്തതെന്നും കാലഗതിക്കനുസര 
ണമായി ഉയരാന്‍വിടാതെ അവരെ അമര്‍ത്തി 
വച്ചുകൊണ്ടിരിക്കുന്നതെന്നും വക്കം മാലവി 
ഓര്‍മ്മിപ്പിച്ചു. * 


മുസ്‌ലിം സാമൂഹ്യ പരിഷ്കരണസംരം 

ഭങ്ങളുടെ ആവശ്യകത ബോദ്ധ്യപ്പെട്ട അദ്ദേഹം 
സമുദായത്തെ ഗ്രസിച്ചിരുന്ന മാറാരോഗങ്ങളെ 
ഒന്നൊന്നായി നേരിട്ടു. ആദ്യമായി 'അവാന്തര 
മതങ്ങള്‍" സൃഷ്ടിച്ച പ്രശ്നങ്ങള്‍ മൌലവി 
അപഗ്രഥിച്ചു; 

ഭിന്മിക്കരുതെന ഖുര്‍ ആരി ശാസ്പരകളെ ഗണ്ദ്യ 

മാക്കാതെ (മുന്ധ്ലങ്ങള്‍) ഓമരാ പുതിയ അഭി 


ഒലിക്കുവാനാധ? ചുരത്തി വാക്യക്ങമ്ളയും 
ഛാരീന്പുകമ്ളയും ഇം/താന്മുദ്ധരണം വ്യ്യാഖ്യമ 
തിച്ഛ്‌ തങ്ങളുടെ അഭിപ്രായങ്ങളും ന്ധിദ്ധാന്മ 
ഒക്ളയും ഹഇസ്്ലാംമതമാക്കിത്തി്ത്മു. ഈ 
അവാത്മരമതങ്ങള്‍്‌കഇസ്പ്ലാംമതത്മിര്റ ഏക 
ത്രത്തെ നാശിപ്ലിച്ഛ്‌ അതിന്‌ വിവിധത്വമുണ്ടാ 
ക്കുകയാത്‌ അതിവ്റെ ജീവശക്തിയും 
ഓജസും വീര്യവും കഷയിച്ചുപോലുകയും 
അതിറ മഥാര്ത്ഥരുപം ഒരന്യ തിരിച്ചറി 
യുവാരീ സിവ്ൃത്തിയിള്ാതാധിത്മീമുകമും 
അതിറ അക്ൃയ്രിമ പ്രകൃതി കൃത്രിമമായ? 
മാവുകയും ചെയ്തു... 
ഇത്‌ ഇസ്ലാമിന്‍െറ അടിസ്ഥാനശില 
യായ താഹീദിന്‍െറ നിഷേധം കൂടിയാണ്‌. 


33 വക്കം മയലവി, “നമ്മുടെ അവസ്ഥ, അത്കസ്ലാം, വോള്യം 1, ലക്കം 1, ആഗസ്റ്റ്‌ 1918. 


തെരഞ്ഞെടുത്ത കൃതികള്‍ പു. 178 


14 ആഗസ്റ്റ്‌ 7, 1922ലെ പ്രസംഗം. എം. മൂഹമ്മദ്‌ കണ്ണ്‌ (എഡി.), വക്കാം മലയി “പ്രബന്ധങ്ങശ്‌ 


സ്മരണകശിീ (തിരുവനന്തപുരം, 1985), പൂ. 37 


15 മുഹമ്മദ്‌ കള്ണ്‌ എഡി. പ്രബന്ധങ്ങള്‍ീ സ്മരണകള്‍) പൂ. 2:26. 304൨ 


16 മുഹമ്മദ്‌ അബ്‌ദാ എഡ്ഡി, തെരഞ്ഞെടുത്ത കൃതികള്‍; പൂ. 161 


കേരളപഠനങ്ങള്‍ 5 


101 


തതഹീദാവട്ടെ മനുഷ്യരെ അന്യര്‍ക്കു കീഴ്പ്പെ 
ടുക എന്നുള്ള അടിമത്വത്തില്‍നിന്ന്‌ രക്ഷിക്കു 
കയും അവന്‍െറ വിചാരങ്ങളെ മതാദ്ധ്യക്ഷന്‍ 
മാരുടെയും ദുഷ്ടരാജാക്കന്‍മാരുടെയും 
ബന്ധനത്തില്‍ നിന്നും മോചിപ്പിക്കുകയും 
തന്‍മൂലം മനുഷ്യനെ കളങ്കമില്ലാത്ത സ്വതന്ത്ര 
നായും ശ്രേഷ്ഠനായും ഇരിക്കുന്നതിന്‌ കാര 
ണമാക്കുകയും ചെയ്തു.” "" 'നിയമാധിക്യ' 
മാണ്‌ ഇസ്ലാമിന്‍െറ അപചയത്തിനുള്ള 
മറ്റൊരു പ്രധാന കാരണമെന്ന്‌ കണ്ടെത്തിയ 
വക്കം മൌലവി ഇപ്രകാരം എഴുതി; 
ദൈവം നിങ്ങശീക്ക്‌ സ്യകര്യത്തെ ഉദ്ദേശി 
ക്കുന്നു. വൈഷമ്യത്തെ ഉമ്മശിക്കുന്നിള; 
ഞാന നി്ങശീക്ക്‌ വിശാലമായ മതത്തെയഴ്രെ 
കൊങ്ടുവന്നിട്ുക്കൂത്‌” കുങ്ങനെ ഖുര്‌ ആനും 
ഹദീസ്പും ഇസ്‌ലാംമതത്മിക്റ അടിസ്സ്ഥമനം 
ശ്ുഖകരമാമടുക്കുതാണെന്ന്‌ ഘോഷിക്കുന്നു. 
എന്നാ പിതിക്കാചത്മുങ്ടായ മതപണ്ഡി 
തരീമാരാകഴ്ടെ ഖുര്‍ആനിലും സുന്നത്മിലു 
മുക്കൂവയക്ക്‌ പുറമമ കഓമ്താ അനുമാനങ്ങള്‍ 
കൊണ്ടും നഹങ്ങശ്കൊണ്ടും മറ്ും ഇസ്ലം 
മതത്തില്‍ നിയമങ്ങള്‍ കണക്കിമലറെ വര്ദ്ധി 
പലി... ചരുക്കത്മിജി പിയ്ക്കാലത്ത്‌ 
കുസ്ലാംമതത്തിയി വന്നുകൃടിമ നിമാ 
ഗ്രിക്യം നിമിത്തം തഅയി്റ വിശാചത ഇടു 
ക്കാമായും ന്ധുഗമത കഠിനതയായും പതിണമ? 
കരിരിക്ുന്നു.* 

'നൂതനനടപടി'കളാണ്‌ ഇസ്ലാമിന്‍െറ 
ചൈതന്യത്തെ നശിപ്പിച്ച മറ്റൊരു വസ്തുത 
യെന്നു ബോദ്ധ്യപ്പെട്ട മൌലവി അക്കാലത്ത്‌ 
നിലവിലിരുന്ന പല ദുരാചാരങ്ങളേയും അന്ധ 
വിശ്വാസങ്ങളേയും എതിര്‍ത്തു. മതത്തിന്‍െറ 
വേഷംകെട്ടിയ കപടസന്യാസി മാര്‍ മുസ്‌ലീങ്ങ 
ഉുടെയിടയില്‍ വലിയ സ്വാധീനംചെലുത്തിയി 
രുന്നു. അവര്‍ക്ക്‌ ദിവ്യത്വമുണ്ടെന്നും മന്ത്രം, 
പ്രാര്‍ത്ഥന തുടങ്ങിയവകൊണ്ട്‌ അല്‍ഭുതങ്ങള്‍ 
കാട്ടാന്‍ കഴിയുമെന്നും പൊതുവില്‍ 
മുസ്ലീങ്ങള്‍ വിശ്വസിച്ചിരുന്ന. ഖബറുകളെ 
പുണ്യ സ്ഥലങ്ങളായി ആരാധിക്കുക, ഉല്‍സ 


വങ്ങളും ആഘോഷങ്ങളും നടത്തുക, നേര്‍ച്ച 
യിടല്‍, രോഗശാന്തിക്കും ആഗ്രഹസിദ്ധിക്കും 
ഭിവ്യാത്മാക്കളോട്‌ പ്രാര്‍ത്ഥിക്കുക, ആഗ്രഹ 
നിവൃത്തിക്കായി ക ഭജനയിരിക്കുക, വിളക്കും 
തിരിയും വയ്ക്കുക എന്നിവയൊക്കെ വക്കം 
മൌലവിയും അനുയായികളും എതിര്‍ത്തു. 
ഇത്തരം നൂതനനടപടികള്‍ ഇസ്ലാമിന്‌ 
നിഷിദ്ധമാണെങ്കിലും കേരളത്തില്‍ (ഇന്ത്യ 
യില്‍ മറ്റ്‌ പലയിടത്തും കാണുന്നപോലെ) 
മുസ്‌ലീങ്ങള്‍ അറിഞ്ഞോ അറിയാതെയോ 
ഇതെല്ലാം പിന്തുടര്‍ന്നതിന്‍െറ ചരിത്രപരമായ 
സാഹചര്യങ്ങളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്‌. 
ഒരു ഹൈന്ദവസംസ്കൃതിയില്‍ ഇസ്‌ലാം കട 
ശ്നൂചെല്ലുമ്പോള്‍ സ്വാഭാവികമായും ചില 
“കൊടുക്കലും വാങ്ങലും' സംഭവിക്കും. അതി 
വിടെ ആചാരപരമായൊരു തലത്തില്‍ കൂടു 
തല്‍ സംഭവിച്ചെന്നേയുള്ളൂ. ഇതിനെ 
പ്രോല്‍സാഹിപ്പിച്ചതും പരിപോഷിപ്പിച്ചതും 
സ്വാര്‍ത്ഥതാല്‍പര്യക്കാരായ, മതത്തിന്‍െറ 
പേരും പറഞ്ഞ്‌ നടന്നിരുന്ന കുപടസന്യാസിമാ 
രായിരുന്നു. ഇവര്‍ക്ക്‌ ഇസ്ലാമിന്‍െറ അന്തഃ 
സത്ത എന്താണെന്ന്‌ മനസ്സിലാക്കാനോ അതി 
൫൯൨ ധര്‍മ്മാനുശാസനം ഉള്‍ക്കൊള്ളാനോ 
കഴിഞ്ഞിട്ടില്ല. “മതകര്‍മ്മങ്ങളെ ജീവനില്ലാത്ത 
വെറും ചടങ്ങുകളാക്കി'ത്തീര്‍ത്തതോടെ 
മുസ്്‌ലിംസമുദായം സകലവിഷയങ്ങളിലും 
സകലരുടെയും പിന്നില്‍ വീണുപോയി, 


ചുരുക്കത്തില്‍ നിയമാധിക്യം മൂലവും 
നൂതന നടപടികളിലൂടെയും അവാന്തരമത 
ങ്ങള്‍ നിമിത്തവും ഇസ്ലാം വികൃതമാക്കപ്പെ 
ട്ടിരിക്കുന്ന അവസ്ഥയില്‍നിന്ന്‌ “അതിനെ 
ശുദ്ധീകരിച്ച്‌ പൂര്‍വ്വസ്ഥിതിയിലാക്കി പ്രശോ 
ഭിപ്പിക്കുന്നതത്രെ' വക്കം മൌലവിയുടെ 
ഇസ്ലാംമതനവീകരണത്തിന്‍െറ പ്രധാന 
ലക്ഷ്യം. നവീകരണ പ്രവര്‍ത്തനങ്ങളുടെ 


17 വക്കം മയലവി, 'സുറത്തുല്‍ . ഫാത്തിഹാ', അമ്കുസ്‌ലാം, വോള്യം, , ലക്കം ൪, ഏപ്രില്‍ 1918. 


തെരഞ്ഞെടുത്ത കൃതികള്‍ പു. 53 


18 മുഹമ്മദ്‌ അബാ (എഡി, തെരഞ്ഞെടുത്ത കൃതികള്‍, പൂ. 161.163 


39 അമ്തപുസ്മകം, പു. 762-ട്‌ 


102 


വിവിധവശങ്ങളെ റ സ്പര്‍ശിച്ചുകൊണ്ട്‌ 
അദ്ദേഹം എഴുതി, 
കസ്ലധംമതത്മിന്‌ സ്വച്ച ക്വെക്ൃതം 
മുസ്ലീങ്ങളുടെ ഖുദ്ധിമയയും കസ്സിമനാമും 
മൊധശക്തിമയയും എത്രമത്മാളം ക്ഷയ? 
ക്ലിമ്ച്ഛ അആഗ്രമത്താളം അത്‌ അവരെ മലോക 
രംഗത്ത്‌ പിതീതക്കി.. മതത്മിദീറ നവീകരണം 
കകൊങ്ടള്യാക്ത മുസ്ലീങ്ങള്‍ക്ക്‌ തആത്തീമമായ 
കുമര്ച്ച/ കുണ്ടാകുന്നതളു അതുകൊ്ടള്ലാെ 
അവരുടെ മാനന്ധികമോഗം മാരുന്നതുമളു 
ചലയകികഷീയിയത്മിയി മുമനാമട്ടു പോകുവാ 
നുള്ളു ചലനം അവരുകെമ?ടയിത്‌ ഉണ്ടാകണ 
മെങ്കിലും മതനാവകണോക്കാണ്ടളുാതെ 
സ്വാഥിക്കുന്നതള 9 
വക്കം മൌലവി അതീവ ഗാരവത്തോടെ 
ഏറ്റെടുത്ത മറ്റൊരു വിഷയമാണ്‌ 
മുസ്‌ലിംസ്ത്രീകളുടെ പ്രശ്നങ്ങള്‍. ഇസ്ലാ 
മില്‍ സ്ത്രീകളുടെ പദവി വളരെ താഴ്‌ന്നതാ 
ണെന്നും പുരുഷന്‍ തുല്യമായി സ്ത്രീക്ക്‌ 
യാതൊരു അവകാശങ്ങളുമനുവദിച്ചുകൊടു 
ത്തിട്ടില്ലെന്നുമുള്ള പ്രചരണത്തെ വക്കം മയ 
ലവി എതിര്‍ത്തു. സ്ത്രീയും പുരുഷനും ഒരേ 
വര്‍ഗ്ഗക്കാരാണെന്നും മനുഷ്യവര്‍ഗ്ഗത്തിനുള്ള 
ശ്രേഷ്ഠതയ്ക്ക്‌ പുരുഷനോടൊപ്പംതന്നെ 
സ്ത്രീക്കും അവകാശമുണ്ടെന്നും ഖുരീ ആനെ 
വ്യാഖ്യാനിച്ചുകൊണ്ട്‌ അദ്ദേഹം സ്ഥാപിച്ചു. 
കടമകള്‍ മാത്രമല്ലാതെ അവകാശങ്ങളൊന്നു 
മില്ലാതിരുന്ന സ്ത്രീകള്‍ക്ക്‌ 'അവര്‍ക്ക്‌ അവരു 
ടെമേലുള്ള കടമകള്‍ക്കൊപ്പം അവകാശങ്ങളു 
മുണ്ട്‌' എന്ന്‌ ഖുര്‌ ആരീവിധിച്ചതായി അദ്ദേഹം 
ചൂണ്ടിക്കാട്ടി. മയലവിയുടെ അഭിപ്രായത്തില്‍ 
അറേബ്യയിലെന്നപോലെതന്നെ ഇതര ദേശ 
ങ്ങളിലും സ്ത്രീകള്‍ക്ക്‌ യാതൊരവകാശങ്ങളും 
അനുവദിക്കപ്പെട്ടിട്ടില്ലാതിരുന്ന അക്കാലത്ത്‌ 
സ്ത്രീകള്‍ക്ക്‌ പുരുഷന്‍മാരോട്‌ തുല്യാവ 
കാശം നല്‍കുന്ന ഈ വിധി അറേബ്യയില്‍ 
മാത്രമല്ല, ലോകമാസകലം പ്രക്ഷോഭം ഉണ്ടാ 
ക്കത്തക്ക ഒന്നായിരുന്നു. '2" ഇസ്‌ലാം ഇന്ന്‌ 
പാശ്ചാതൃസ്ത്രീകള്‍ നേടിയിരിക്കുന്ന 


20 അമ്തപുന്പ്മകം, പു. 76.൭ 


ക്രേഉപറനങ്ങള്‍ 
പ 


പരരസ്വാതന്ത്ര്യമോ 
ക്ഷേത്രപ്രവേശമോ ? 

വൈക്കം സത്യാഗ്രഹത്തില്‍നിന്ന്‌ 

ഒരേട്‌ 


ജോര്‍ജ്‌ ഗീവര്‍ഗീസ്‌ ജോസഫ്‌ 


സ്വാതന്ത്്യാവകാശങ്ങളൊക്കെ 1300 വര്‍ഷ 
ങ്ങള്‍ക്ക്‌ മുമ്പുതന്നെ സ്ത്രീകള്‍ക്ക്‌ നല്‍കിയി 
തരുന്നതായി മൌലവി ചൂണ്ടിക്കാട്ടി. എന്നാല്‍ 


'പാശ്ചാത്യര്‍, കേവലം പക്ഷപാതബുദ്ധി 
കൊണ്ട്‌ മറ്റ്‌ പല വിഷയങ്ങളിലെന്നപോലെ 
തന്നെ സ്ത്രീകളെ സംബന്ധിച്ചും ഇസ്ലാംമ 
തത്തിന്‍െറ പേരില്‍ പല അപവാദങ്ങള്‍ പര 
ത്തിയിട്ടുണ്ട്‌. അതുപോലെ അവര്‍ ചെയ്യുന്ന 
ആക്ഷേപങ്ങളെ ഖണ്‍ഡിച്ചു സമത്വത്തിന്‍െറ 
യഥാര്‍ത്ഥ തത്വങ്ങളെ ജനങ്ങള്‍ക്ക്‌ ബോദ്ധ്യ 
പ്പെടുത്തുവാന്‍ തങ്ങള്‍ക്കുള്ള കടമയെ 
മുസ്ലീങ്ങള്‍ വേണ്ടപോലെ നിര്‍വ്വഹിച്ചു 
കാണാത്തതില്‍' മൌലവി വ്യസനിച്ചു'.2? 
ഇതിന്‌ കാരണമായി അദ്ദേഹം പറഞ്ഞത്‌ 
യുസ്‌ലിംമതപണണ്‍്ഡിതന്‍മാരില്‍ നവീനലോ 
കവുമായി ബന്ധമുള്ള മുസ്ലീങ്ങ്ളുടെ അഭാ 
വ മാണ്‌. എന്നാല്‍, നവീന ലോകവുമായി 
ബന്ധമുള്ള മുസ്ലീങ്ങളില്‍ മതപാണ്ഡി 


21 മുഹമ്മദ്‌ കണ്ണ്‌ (എഡി), പ്രബന്ധങ്ങള്‍, സ്മരണകള്‍, പു. 85.86 


22 അമ്തപുസ്്തകം, പു. 9 


കേരളപഠനങ്ങള്‍ 5 


103 


ത്യവും 
രുന്നു 3 


മതബോധമുള്ളവരും' കുറവായി 


ബഹുഭാര്യത്വം, വിവാഹമോചനം തുട 
ങ്ങിയ വിഷയങ്ങളില്‍ നിലവിലിരുന്ന പല 
ധാരണകളും തെറ്റാണെന്ന്‌ മാലവി പറഞ്ഞു. 
ബഹുഭാര്യത്വത്തെക്കുറിച്ച്‌ അദ്ദേഹം എഴുതി. 
ഇസ്ലാമതം സ്വരി്ൃസ്ധാമാന്യമായി ഉപദേശി 


'തുറന്തിടിതിക്കുന്നത്‌ ഒനാിലധികം ഭാര്യമാരെ " 
മവേശ്മിക്കാണ്ട ആവശ്യം ഒരാശിക്ക്‌ മനരിട്ടാത്‌ 
(അതിന്‌ തീരെ പ്രതിബന്ധമായി തിരിക്കുന്നത്‌ 
അരില്ലകരാലാനുഷ്‌മോയവും പ്രകൃതിയുക്രു 
മായ ഒരു മതത്തിന്‌ ഉചിതമല്ലാത്തതാകുകൊ 
്ജാണെന്നുമുള്ള സംഗതികള്‍ ഒന്നിലധികം 
ഭാര്യമാരെ വരിക്കുലാത്‌ വിചാരിക്കുന്നവര്‍ 
ഓരിക്കോണ്ടതാണ്‌... 
അതുപോലെ വിവാഹമോചനത്തിനുള്ള 
അനുവാദത്തെ “അനുചിതമായി ഉപയോഗപ്പെ 
ടൂത്തുന്നവരെ മതം കഠിനമായി ദ്വേഷിക്കുന്ന' 
തായി വക്കം മയലവി ചൂണ്ടിക്കാട്ടി. “തക്കതായ 
കാരണംകൂടാതെ വെറും ആവേശംകൊണ്ട്‌ 
ഭാര്യാത്യാഗം ചെയ്യുന്നവരെ! മതം എതിര്‍ക്കു, 
ന്നതായി ഫദീസുകള്‍ ഉദ്ധരിച്ചുകൊണ്ടു 
മൌലവി സമര്‍ത്ഥിച്ചു. 


സ്ത്രീകളെക്കുറിച്ച്‌ “ഇസ്‌ലാംമതത്തി 
ന്‍െറപേരില്‍ ദോഷാരോപണം ചെയ്വാന്‍ 
പാശ്‌ചാത്യര്‍ക്കും മറ്റുള്ളവര്‍ക്കും 


മുസ്ലിംസ്ത്രീകളുടെ ഇന്നത്തെ സാമുദായിക 
നിലകൂടി അനുകൂലിച്ചുകൊടുത്തിടടുണ്ടെന്ന 
വസ്തുത മൌലവി ഓര്‍മ്മിപ്പിച്ചു. സ്ത്രീകളെ 
അക്ഷരം പഠിപ്പിക്കരുതെന്ന ഒരു വ്യാജഹദീ 
സിനെ മുറുകെ പിടിച്ചുകൊണ്ട്‌ സ്ത്രീകളുടെ 


വിമര്‍ശിച്ചു. സ്ത്രീകള്‍ പുരുഷന്‍മാരെപ്പോ 
ലെതന്നെ ബുദ്ധിയുള്ള വര്‍ഗ്ഗമാണെന്നും... ദീന്‍ 
സംബന്ധമായും ലോകസംബന്ധമായും 
അവര്‍ക്ക്‌ ആവശ്യമായ പഠിപ്പുകളെ കൊടു 
ക്കണമെന്നു'മാണ്‌ വക്കം മൌലവി വാദിച്ചത്‌. 


വക്കം മൌലവിയുടെ ഇസ്‌ലാഹി 
പ്രസ്ഥാനം മുന്നോട്ട്‌ കൊണ്ടുപോവുന്നതിന്‌ 
ധാരാളം പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. യാഥാ 
സ്ഥിതികര്‍ കെട്ടിപ്പൊക്കിയ ശക്തിദൂര്‍ഗ്ഗങ്ങള്‍ 
ഭേദിക്കുക എന്നതുതന്നെ വിഷമംപിടിച്ച പ 
ണിയായിരുന്നു. നിരവധി ലേഖനങ്ങളിലൂ 
ടെയും സാംസ്‌കാരിക പ്രവര്‍ത്തനങ്ങളിലൂ 
ടെയും മാലവി ഈ ദാത്യം നിറവേറ്റി. ചിറ 
യിന്‍കീഴ്‌ താലൂക്ക്‌ മുസ്‌ലിം സമാജം, ആല 
പ്ലുഴയിലെ ലജ്‌നത്തുല്‍ മുഹമ്മദിയ്യാസംഘം, 
കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ഐക്യസംഘം 
എന്നിവ മൌലവിയുടെ ഇസ്‌ലാഹിപ്രസ്ഥാ 
നത്തെ വളരെയധികം പ്രോല്‍സാഹിപ്പിച്ച 
സംഘടനകളായിരുന്നു. യാഥാസ്ഥിതികര്‍ 
കെട്ടിപ്പടുത്ത നെടുംകോട്ടകളെ തകര്‍ത്തു 
കൊണ്ട്‌ മുസ്‌ലിംബാലികാ-ബാലന്‍മാര്‍ ആദ്യ, 
മായി വിദ്യാലയങ്ങളില്‍ പോയിത്തുടങ്ങി 
യതും ഉന്നതവിദ്യാഭ്യാസത്തിന്‌ അവര്‍ തയ്യാ 
റായതും വക്കം മയലവിയുടെ അശ്രാന്തപരി 
ശ്രമം കൊണ്ടാണ്‌. അതുപോലെ അറബിഭാ 
ഷാ പഠനപരിഷ്കരണത്തിന്‌ മൌലവി സ്വീക 
രിച്ചവഴികള്‍ വളരെ ശാസ്ത്രീയവും കാലോ 
ചിതവുമായിരുന്നു. സര്‍ക്കാരിനെ കൊണ്ട്‌ അറ 
ബിഭാഷാഭ്യസനം പൊതുവിദ്യാലയങ്ങളിലെ 
പാഠ്യപദ്ധതിയില്‍ ഉള്‍പ്പെടുത്തിയത്‌ വക്കും 
മയലവി ചെയ്ത മറ്റൊരു സേവനമായിരുന്നു. 
വാസ്തവത്തില്‍ അറബിഭാഷാഭ്യസനം തുട 
്ങിയതോടെ വിദ്യാവിമുഖരായിരുന്ന 


സകല അഭിവൃദ്ധിയേയും തടയത്തക്കവിധം മുസ്‌ലീങ്ങള്‍ തങ്ങളുടെ കൂട്ടികളെ പൊതു, 
ചിലര്‍ _ ബഹളം കൂട്ടുന്നത്‌ മാലവി വിദ്യാലയങ്ങളിലേക്കയക്കാന്‍ തയ്യാറായി. 
23 അമ്രുപുസ്തകം, ഫു. 9 


24 അമ്തപുസ്തകം, പു. 97 
അമ്തപുസ്തകം, പു. 92 


വക്കം മയലവി, 'നമ്മൂടെ സ്ത്രീക്‌, അതീകുസ്‌ലം: 
അബ്ദാ (എഡി), തെരഞ്ഞെടുത്ത കൃതികള്‍ പൂ. 


യം, വോള്യം 1, ലക്കം 1, എപ്രില്‍, 1918.മുഹമ്മദ്‌ 
1986-87. 


] 
മുസ്‌ലിംനവോത്ഥാനത്തിന്‌ നാന്ദി കുറിച്ച 
ഈ സംരംഭങ്ങള്‍ ഏതാണ്ട്‌ മൂന്ന്പതിറ്റാ 
ണ്ടോളം നീണ്ടുനിന്നു. മതനവീകരണ യത്ന 
ങ്ങള്‍ക്ക്‌ മാലവിയെ തുണച്ച സംഘടനകളും 
വ്യക്തികളും കാലാന്തരത്തില്‍ മറ്റ്‌ സാമൂഹി 
ക-രാഷ്ട്രീയ പ്രവര്‍ത്തനമേഖലകളിലേക്ക്‌ 
തിരിഞ്ഞതോടെ ഇസ്‌ലാഹി പ്രസ്ഥാനത്തി 
ന്‍െറ ഗതീയതയ്ക്ക്‌ മങ്ങലേറ്റു. ഇത്‌ 
യാഥാസ്ഥിതികരുടെ തിരിച്ചുവരവിന്‌ ഇടയാ 
ക്കുകയും വക്കംമയലവി എന്തിനെയെല്ലാം 
എതിര്‍ത്തുവോ അതെല്ലാം പൂര്‍വ്വാധികം 
ശക്തിയോടെ പുന്ഃസ്ഥാപിക്കപ്പെടുകയും 
ചെയ്തു. എന്നാല്‍ വിദ്യാഭ്യാസരംഗത്തും മറ്റ്‌ 
സാമൂഹിക-സാംസ്‌കാരിക രംഗങ്ങളിലും 
മുസ്‌ലീങ്ങള്‍ ഇന്ന്‌ നേടിയിരിക്കുന്ന അഭ്യുന്ന 
തിക്ക്‌ ഇടയാക്കിയ ഇസ്‌ലാഹിപ്രസ്ഥാനത്തി 


ന്‍െറ കേന്ദ്രവിഷയങ്ങള്‍ പാടെ വിസ്മരിക്ക 
പ്പേട്ടിരിക്കുന്നു. ഇസ്‌ലാമിനെക്കുറിച്ച്‌ പൊതു 
വിലും ശതിയത്തിത്മെളുറിച്ച്‌ പ്രത്യേകിച്ചും 
ഇപ്പോള്‍ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആക്ഷേപ 
ങ്ങളുടെ പശ്ചാത്തലത്തില്‍ വക്കുംമാലവി 
൫2വര്‍ഷം മുമ്പ്‌ നല്‍കിയ വ്യാഖ്യാനങ്ങളും 
വിശകലനങ്ങളും പ്രസക്തമാണ്‌. കാലദേശ 
വ്ൃത്യാസമനുസരിച്ച്‌ ലാകികനിയമങ്ങള്‍ 
മാറേണ്ടതുണ്ടെന്ന മൌലവിയുടെ കണ്ടെ 
ത്തലും കകുജ്ത്തിഹക്കിന്‍െറ വാതിലുകള്‍ 
എല്ലാകാലത്തും തുറന്നിടേണ്ടതാണെന്ന അദ്ദേ 
ഹത്തിന്‍െറ നിരീക്ഷണവും മതമാലികവാദം 
(അഥവാ യാഥാസ്ഥിതിക-മൂലതത്വവാദം) 
ശക്തി പ്രാപിച്ചുവരുന്ന ഈ കാലഘട്ടത്തില്‍ 
ചിന്താര്‍ഹമായ വിഷയങ്ങളാണ്‌. തി 


105 


പ്രറ്വിദ്ഥര്‍കതിച്ചു 


കേരളീയതയുടെ നാട്ടറിവ്‌, -1 
കാട്ടറിവ്‌ 


ത്രൈമാസികം (1995 ജൂലായ്‌ - സപ്തംബര്‍) 
ജനറല്‍ എഡിറ്റര്‍ : സി. ആര്‍. രാജഗോപാലന്‍ 
ഈ ലക്കത്തില്‍ മണ്ണൂക്കാരന്‍ സംസാരിക്കുന്നു. 
ആദിവാസികളും പുനംകൃഷിയും : സി.കെ. സുജിത്‌ കുമാര്‍. കേരളത്തിലെ ഗോത്ര 
വര്‍ഗ്ഗ സസ്യവിജ്ഞാനം ഇ. ഉണ്ണികൃഷ്ണന്‍. ചക്കിക്കുട്ടിയുടെ കൂടിപ്പേച്ചുകള്‍ ; 
സി. ജയശ്രീ. പഴങ്കൂടിപ്പാട്ടുകള്‍ : മലവേടര്‍, പണിയര്‍, കാണിക്കാര്‍. മൊതയ ; 
വി.എച്ച്‌. ദിരാര്‍. മുളപ്പണികള്‍ ; സി.ഡി.സുനീഷ്‌. ആദിവാസിന്യത്തങ്ങള്‍ 
വി.എം. കുട്ടികൃഷ്ണമേനോന്‍. സാങ്കേതിക ഇറക്കുമതിയുടെ ബലിയാട്‌ ടി. രഘു. 
ഈരാളിക്കുറുമര്‍ ; കൈത്തൊഴി ലുകളുടെ പതനം ; ബാബു അമ്പലപ്പറമ്പത്ത്‌. 
വൃക്ഷം എന്ന മോട്ടിഫ്‌ , പ്രാചീനകലയിലും ആധുനികകലയിലും : വിജയകുമാര്‍ 
മേനോന്‍. ഗോത്രവര്‍ഗ്ഗപ്പാട്ടുകള്‍ : സാന്താള്‍, മുണ്ട, ഒറയോണ്‍. 
ഇരുളരുടെ സംഗീതോപകരണങ്ങള്‍ : എല്‍. എസ്‌. രാജഗോപാലന്‍. 
വയനാട്ടിലെ സംഗീതോപകരണങ്ങള്‍ : ചിത്രങ്ങള്‍ ; സുനില്‍കുമാര്‍. 
കാട്ടുനായ്ക്കരും കാട്ടറിവുകളും : വി.എച്ച്‌ ദിരാര്‍. 
കാടും ജന്തുക്കളും സാഹിത്യത്തില്‍ : പി. പവിത്രന്‍. 
ആദിവാസികള്‍ വികസനത്തിന്‍െറ ഇരകള്‍ : മുഹമ്മദ്‌. എ. കലാം 
അമേരിന്ത്യന്‍ വൈദ്യന്‍ സംസാരിക്കുന്നു. 


പേജ്‌ 100 വില 15 രൂപ ഒരു വര്‍ഷത്തേക്ക്‌ 60 രൂപ 
എഡിറ്റോറിയല്‍ വിലാസം 


കേരളീയതയുടെ നാട്ടറിവ്‌, കണിമംഗലം പി.ഒ., തൃശൂര്‍ . 680 027 
ഫോണ്‍ : 25220 


14.0/൬.൫. ഈ വിലാസത്തില്‍, 
ആള്‍ട്ടര്‍ മീഡിയ, ആള്‍ട്ടര്‍നേറ്റീവ്‌ ബുക്ക്‌സെന്‍റര്‍, 
യൂട്ടിലിറ്റി ബില്‍ഡിംഗ്സ്‌, നായരങ്ങാടി, നെഹ്രുബസാര്‍, തൃശൂര്‍ . 


രണ്ടാം ലക്കം (1995 ഒക്ടോബര്‍ - ഡിസംബര്‍) 
കടലും സംസ്കാരവും 


എഡിറ്റര്‍ ; ടി.ടി. ശ്രീകുമാര്‍ 
കടലിനെപ്പറ്റിയുള്ള അറിവും സംസ്‌കാരവും അവതരിപ്പിക്കുന്നു. 
ലേഖനങ്ങളും പഠനങ്ങളും സപ്തംബര്‍ 30 നുള്ളില്‍ 
ടി.ടി. ശ്രീകുമാര്‍, സെന്‍റര്‍ ഫോര്‍ ഡെവലപ്പ്മെന്‍റ്‌ സ്‌റ്റഡീസ്‌, 
പ്രശാന്ത്‌ നഗര്‍ റോഡ്‌, മെഡിക്കല്‍ കോളേജ്‌ പി.ഒ., തിരുവനന്തപുരം - 699 011. 


106 


കേരളത്തില്‍ മുസ്ലിംലീഗിന്‍െറ 
ആവിര്‍ഭാവം 


എം. ഗംഗാധരന്‌ 


ക്രിസ്തു ഒമ്പതാം നൂറ്റാണ്ടില്‍ കേരളക്ക 
രയിലൊരു മുസ്ലിംസമുദായം നിലനിന്നി 
രൂന്നു എന്നതിന്‌ വ്യക്തമായ തെളിവുണ്ട്‌. 
അതിനും എത്രയോ മുമ്പ്‌ ഈ സമുദായം 
രൂപം കൊണ്ടിരിക്കുമെന്നതും കേരളക്കര 
യിലെ സമ്പന്നമായ വിദേശവാണിജ്യത്തില്‍ 
പങ്കുണ്ടായിരുന്ന അറബിവ്യാപാരികളില്‍ 
നിന്ന്‌ ഈ സമുദായം ആരംഭിച്ചിരിക്കാം 
എന്നതും ഈഹിക്കാവുന്നതാണ്‌. അറബിക 
ളുടെ കേരളക്കരയുമായുള്ള ആദ്യകാല 
വ്യാപാരബന്ധങ്ങളെക്കുറിച്ച്‌ നമുക്കധിക 
മൊന്നും അറിഞ്ഞുകൂടാ. എന്നാല്‍ സാമൂതി 
രിമാരുടെ കീഴില്‍ കോഴിക്കോട്‌ അഭിവൃദ്ധി 
പ്രാപിച്ച കാലംതൊട്ട്‌ (13.14 നൂറ്റാണ്ടു 
. മുതല്‍) അറബികള്‍ അവരുടെ 


വ്യാപാരപ്രവര്‍ത്തനങ്ങള്‍ക്കായി കേരളക്കര 
യിലെ മറ്റു തുറമുഖങ്ങളെക്കാളധികം കോഴി 
ക്കോടിനെയാണുപയോഗിച്ചത്‌ എന്നതിന്‌ 


സൂചനകളുണ്ട്‌.” സാമൂതിരിയുടെ രാജ്യത്തെ 
മറ്റൂ തുറമുഖങ്ങളും അറബികള്‍ കൂടുതലുപ 
യോഗിച്ചിരുന്നു എന്നു കരുതണം, ഇതിന്‍െറ 
ഫലമായി സാമൂതിരിയുടെ രാജ്യത്തെ തീര 
പ്രദേശങ്ങളില്‍ (ഏതാണ്ട്‌ തലശ്ശശേരിതൊട്ട്‌ 
പൊന്നാനിവരെയുള്ള സ്ഥലങ്ങളില്‍) താരത 
മ്യേന വലിയൊരു മുസ്ലിം (മാപ്പിള) സമൂഹം 
വളര്‍ന്നുവന്നു. 

ഇന്നു നമുക്ക്‌ ലഭിച്ചിട്ടുള്ള തെളിവുകള്‍ 
സൂചിപ്പിക്കുന്നത്‌ കേരളക്കരയില്‍ മുസ്ലീ 
ങ്ങള്‍ക്കെതിരെ പക്ഷപാതപരമായ പെരുമറ്റേ 
മില്ലായിരുന്നു എന്നാണ്‌. പൊതുവെ മുന്‍കാ 


1 ക്രി.വ. 9.0൦ നൂറ്റാണ്ടിലെ സുറിയാനി ക്രിസ്ത്യാനി ചെപ്പേടുകളില്‍ (തരേസാപ്പള്ളി ചെപ്പേടുകള്‍ എന്നും 
അറിയപ്പെടുന്നു) കാണുന്ന ചിലപേരുകള്‍ മുസ്ലീങ്ങളുടെതാണ്‌. കേരളതീരത്ത്‌ മുസ്‌ലീങ്ങള്‍ 
അധിവസിച്ചിരുന്നതിന്‍െറ ആദ്യത്തെ കൃത്യമായ തെളിവാണിത്‌. സുറിയാനി ക്രിസ്ത്യാനി 
ചെപ്പേടുകളെക്കുറിച്ചുള്ള പഠനത്തിന്‌ എം.ജീ,എസ്‌. നാരായണന്‍, കശ്ച്ഛ/റര്‌ ന്ധിംബയോന്സിസ്്‌ ഇന്‍ കരള 
തിരുവനന്തപുരം, 1972) പൂ. 32.37 കാണുക. ഈ പുസ്തകത്തില്‍ ചെപ്പേടിന്‍െറ പാഠവും 


(്രഴയമലയാളത്തില്‍) കൊടുത്തിട്ടുണ്ട്‌. 


(2 ന്ത്യ രാജാവ്‌" മുര /മുന്ധ്ലിം/ ആവാന്‌ മ്വണ്ി കപ്ല്‌ കയറിയ സ്ഥലത്തെ സ്വ്മതിച്ഛുകൊണ്ട്‌ 
/മചേരമാര്‌ പെരുമാശ്‌ ഇസ്ലാംമതം ന്ധ/കതിച്ഛയിനൊക്കുറിച്ചുക്ള ഐതിഹ്യത്തെ പരാമരിഗിക്കുന്നു 
മുരു കശ്‌ /അറബ മുസ്ല്ങശ്‌! മറ്റു സ്ഥലങ്ങളെക്കാശ്‌ ആദ്യം അവിട്ിന്ന്‌ /കമലിക്കറ്റിരീ നിന്ന്‌ 
കുരുമുളക്‌ കപ്പ/ലിമലക്കെഴുക്കാത്‌ /വ്യാപാരത്തിന്‌' തുടത്തി അക്ജനെ കാലിക്കറ്റിര്റ കച്ചവടം 
വ്ദ്ധിച്ചുവത്തു - ദു ആര്‍തേ ബര്‍ബോസ, ൪ ബുക്ക്‌ ഒഫ്‌ ദൃത്തൃത്മയ ബര്‍ബോസ (ഉദ്ദേശം ക്രി.വ. 151൨20, 


പൂനുംപ്രസാധനം, ദല്‍ഹി . 1989) വോള്യം 2, പു. 6 


കേരളപഠനങ്ങള്‍ 5 


107 


ലങ്ങളില്‍ ഇവിടെ മതസമൂഹങ്ങള്‍ തമ്മില്‍ 
വലിയതോതിലുള്ള സംഘര്‍ഷമുണ്ടായിരു 
ന്നില്ല. പൊന്നാനിയില്‍ കുടിയേറിപ്പാര്‍ത്ത ഒരു, 
കുടുംബത്തിലെ ശൈഖ്‌ സൈനുദ്ദീന്‍ എന്ന 
അറബിപണണ്‍ഡിതന്‍ 16-ാം നൂറ്റാണ്ടിന്‍െറ ഉത്ത 
രാര്‍ദ്ധത്തില്‍ ഇങ്ങനെ എഴുതി. 


മലബാറിലെ നാടുവാഴികളും അവരുടെ 


പതിനഞ്ചാംനൂറ്റാണ്ടിന്‍െറ അവസാന 
ത്തില്‍ ഇന്ത്യയുടെ പശ്ചിമതീരത്തെത്തിയ 
പോര്‍ച്ചുഗീസുകാര്‍ക്ക്‌ ആരംഭംമുതല്‍തന്നെ 
അറബികളോട്‌ ശ്ര്രുതയുണ്ടായിരുന്നു. 
അറബികള്‍ക്കെതിരായ പോര്‍ച്ചുഗീസുകാ 
രൂടെ അക്രമപ്രവര്‍ത്തനങ്ങള്‍ പതിവായി 
ത്തീര്‍ന്നു." ഇതുകാരണം 16-ഠം നൂറ്റാണ്ടിന്‍െറ 
രണ്ടാംദശകത്തില്‍തന്നെ വലിയ അറബി 
വ്യാപാരികള്‍ “ഇന്ത്യയും അവിടുത്തെ കച്ചവ 
ടവും വിട്ട്‌ സ്വന്തം രാജ്യത്തേക്ക്‌ പോയി* 


16,50൦ നൂറ്റാണ്ടിന്‍െറ അവസാനമായപ്പോ 
ഴേക്കും ഇന്നാട്ടുകാരായ മുസ്ലീങ്ങള്‍ (മാപ്പി 


മാര്‍) കേരളത്തിന്‍െറ തീരപ്രദേശത്ത്‌ “നില 
നില്‍പില്ലാത്തവരായി'; 


7-ഠംനൂറ്റാണ്ടിന്‍െറ മദ്ധ്യത്തോടെ ചില 


മാപ്പിളനേതാക്കളെങ്കിലും കേരളത്തിന്‍െറ 
തീരപ്രദേശം വിട്ട്‌ ഉള്‍ഭാഗങ്ങളിലേക്ക്‌ നീങ്ങി 
യിരിക്കണം. 365൦ നൂറ്റാണ്ടിന്‍െറ 


രണ്ടാംപാതിയില്‍ ശൈഖ്സൈനുദ്ദീന്‍ കേരള 
ക്കരയില്‍ നടന്ന പോര്‍ച്ചുഗീസ്‌.മുസ്ലിം 
സംഘട്ടനങ്ങളെക്കുറിച്ചെഴുതിയപ്പോള്‍ ഉള്‍ഭാ 
ഗങ്ങളില്‍ മാപ്പിള ആവാസകേന്ദ്രങ്ങളില്ലായിരു 
ന്നു.” പക്ഷേ 18.0൦ നൂറ്റാണ്ടിന്‍െറ ആദ്യത്തില്‍ 
ഉള്‍പ്രദേശമായ, മലപ്പുറത്ത്‌ ഒരു 
മാപ്പിളസമൂഹമുണ്ടായിരുന്നു എന്നതിന്‌ 
തെളിവുകളുണ്ട്‌. അതെന്തായാലും മാപ്പിളസ 
മൂഹം ഉള്‍പ്രദേശങ്ങളില്‍ ഏതുവിധത്തില്‍ 
രൂപംകൊണ്ടു എന്നതിനെക്കുറിച്ച്‌ നമുക്ക്‌ 
വളരെ കുറച്ചുമാത്രമേ അറിവ; ചില 
മാപ്പിളമാരും അറബികളായ 'സയ്യീദ്‌'മാരും 
ഉള്‍നാടുകളിലേക്ക്‌ നീങ്ങിയതിനുശേഷം 
അവിടങ്ങളിലെ കീഴാളസമൂഹങ്ങളില്‍പെട 
പലരും ഇസ്ലാംമതം സ്വീകരിച്ചിരിക്കാം 
എന്ന്‌ ഈഹിക്കാനേ തല്‍ക്കാലം വഴിയുള്ളു. 
വടക്കന്‍കേരളത്തിന്‍െറ (ബ്രിട്ടീഷുകാര്‍ക്കു 


3 ശൈഖ്‌ സൈനുദ്ദീന്‍, 'തുഹ്ഫത്തുല്‍ മൂജാഹിദീന്‍', വേലായുധന്‍ പരണിക്കശ്ശേരിയുടെ വിവര്‍ത്തനം: 
കേരളം പതിനഞ്ചും പതിനാറും നൂറ്റാണ്ടുകളില്‍ (കോട്ടയം, 1963), പൂ.97.88 


4 പോര്‍ച്ചുഗീസുകാരും മുസ്ലിങ്ങളും തമ്മില്‍ 16.0 നൂറ്റാണ്ടിന്‍െറ ആരംഭത്തില്‍ കേരളക്കരയില്‍വെച്ചു 
നടന്ന സംഘട്ടനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിന്‌, സര്‍ദാര്‍ കെ.എം. പ്രണിക്കര്‍, എ ഹിസ്പ്ററി ഒഫ്‌ മകര്ള 
(അണ്ണാമലനഗര്‍ , അണ്ണാമല സര്‍വ്വകലാശാല, 1959) അദ്ധ്യായം 4.5 


5 ബര്‍ബോസ, ദ ബുക്ക്‌ വോള്യം 2, പൂ. 7 
(൫ കെ.എം. പണിക്കര്‍, എ ഹിസ്പ്ററി പൂ. 307 


ക; ശൈഖ്‌ സൈനുദ്ദിന്‍െറ മുന്‍പറഞ്ഞ പുസ്തകത്തില്‍ മുസ്ലിംകേന്ദ്രങ്ങള്‍ ഏതൊക്കെ എന്നു പറയുന്ന 


ഭാഗം നോക്കുക പു. 87 


8 സ്റീഫന്‍ എഫ്‌. ഡെയില്‍, എം. ഗംഗാധരമേനോന്‍, 'നേര്‍ച്ചാസ്‌ സെയ്ന്‍റ്‌ . മാര്‍ട്യര്‍ വർഷിപ്പ്‌ എമങ്ങ്‌ ദ 
മുസ്ലിംസ്‌ ഒഫ്‌ കേരള്‌, ബുമ്റ്റില്‍്‌ ഒഫ്‌ ദ സ്കുശ്‌ ഫ്‌ ഓറിയര്റല്‍്‌ ആന്ഡ്‌ ആഫ്രിക്കാ സിന്ധ്‌ 


വോള്യം 41, ഭാഗം 3, 1978. പൂ.533. 34 


108 


കേരളപഠനങ്ങള്‍ 5 


കീഴില്‍ മലബാര്‍ ജില്ലയായിരുന്ന സ്ഥലത്തി 
ഒ൯െറ) പ്രത്യേകിച്ച്‌ സാമൂതിരിയുടെ രാജ്യമാ 
യിരുന്ന പ്രദേശത്തിന്‍െറ (ഏതാണ്ട്‌ തലശ്ശേ 
രിക്കും പൊന്നാനിക്കും ഇടയിലുള്ള പ്രദേശ 
ത്തിന്‍െറ) ഉള്‍നാടുകളില്‍ ധാരാളം മാപ്പിളമാ 
രുള്ളതിന്‍െറ കാരണങ്ങളില്‍ ഒന്നായി ഇതിനെ 
കാണാവുന്നതാണ്‌. 


8ാം നൂറ്റാണ്ടിന്‍െറ ഉത്തരാര്‍ദ്ധത്തില്‍ 
ഹൈദരാലിയും ടിപ്പുസുല്‍ത്താനും വടക്കന്‍ 
കേരളം ആക്രമിച്ച്‌ കീഴടക്കിയതിനെ സംബ 
ന്ധിച്ചുള്ള കാര്യങ്ങള്‍ ഇന്നും 
വിവാദവിഷയമാണ്‌. ഈ മൈസൂര്‍ഭരണാധി 
പന്‍മാര്‍ മാപ്പിളമാരുടെ മതബോധത്തെ വെട്ടി 
പ്പിടിത്തത്തിനു സഹായമാവുന്നവിധത്തില്‍ 
ഉപയോഗിക്കാന്‍ ശ്രമിച്ചു എന്നതിന്‌ ചില 
സൂചനകളുണ്ട്‌. പക്ഷേ ഈ തന്ത്രത്തോട്‌ മാപ്പി 
മാര്‍ മൊത്തത്തില്‍ ഏതുവിധത്തില്‍ പ്രതി 
കരിച്ചു എന്നത്‌ വ്യക്തമല്ല. അവരില്‍ പലരും, 
ചില ഹിന്ദുക്കള്‍പോലും, ചില സയകര്യങ്ങള്‍ 
ലഭിക്കുമെന്ന ആശയോടെ ആക്രമണത്തില്‍ 
വിജയിച്ചവരുടെ ഭാഗത്ത്‌ ചേര്‍ന്നിരിക്കാന്‍ 
സാദ്ധ്യതയുണ്ട്‌. 


ചില 


എന്നിരിക്കിലും, ഹൈദരാലിയും ടിപ്പു 
സുല്‍ത്താനും “ഹിന്ദുക്കളെ സ്വാഭാവികശത്രു 
ക്കളായി കാണുന്ന ഭ്വകര്‍ച്ചവ്യാധിയുടെ ബീജ 
ങ്ങളെ മാപ്പിളമാരുടെ രക്തത്തി൯3 കുത്തി 
വച്ചു' എന്ന റൊണാള്‍ഡ്‌ മില്ലറുടെ നിരീക്ഷ 
ണം" അവ്യക്തമായ തെളിവിനെ ആസ്പദമാ 
ക്കിയുള്ളതാണ്‌. ടിപ്പുസുല്‍ത്താന്‍ മലബാര്‍ 
വിട്ടതിന്‌ തൊട്ടുശേഷമുള്ളകാലത്ത്‌ ചില 
മാപ്പിളമാര്‍ ബ്രിട്ടീഷുകാര്‍ക്കെതിരായി പഴശ്ശി 


രാജാവിനേയും കൂട്ടുകാരെയും സഹായിച്ചു” 
എന്നതുതന്നെ ഈ നിരീക്ഷണത്തിനു പിന്നി 
ലുള്ള അതിശയ്യേക്തിയേയും സാമാന്യവല്‍ 
ക്രെണത്തെയും വെളിപ്പെടുത്തുന്നുണ്ട്‌. 


[പി 


മലബാര്‍ജില്ലയുടെ ഉള്‍പ്രദേശങ്ങളില്‍ 
കൃഷിപ്രവ്ൃത്തികളിലേര്‍പ്പെട്ടിരുന്ന മാപ്പിള 
മാര്‍ക്ക്‌ 19.൦ നൂറ്റാണ്ട്മുഴുവന്‍ അസ്വസ്ഥത 
യുടെയും സമരങ്ങളുടെയും കാലമായിരുന്നു. 
ജില്ലയിലെ കൃഷിഭൂമിയെസംബന്ധിച്ച 
ബ്രിട്ടീഷ്ഗവണ്‍മെണ്ടിന്‍െറ തീര്‍പ്പുകള്‍ ജന്‍മി 
കള്‍ക്കനുകൂലമായിട്ടായിരുന്നു. 'റയത്ത്വാരി' 
വ്യവസ്ഥയനുസരിച്ച്‌ ജന്‍മികളെ “കര്‍ഷക' 
രായി കണക്കാക്കുകയാണുണ്ടായത്‌. കാണക്കു 
ടിയാന്‍മാരും അവര്‍ക്കുകീഴിലുള്ള വെറും പാ 
ട്ടക്കുടിയാന്‍മാരും കൂടുതല്‍ കൂടുതല്‍ പാട്ടം 
നല്‍കാന്‍ നിര്‍ബ്ബന്ധിതരായിക്കൊണ്ടിരുന്നു. 
അതുകൊടുത്തില്ലെങ്കില്‍ കൂടിയാന്‍മാരെ ഭൂമി 
യില്‍നിന്നൊഴിപ്പിക്കാനുള്ള നിയമവ്യവസ്ഥ 
യുമുണ്ടായിരുന്നു. യഥാര്‍ത്ഥത്തില്‍ കൃഷിപ്പ 
ണിചെയ്യുന്നവരുടെ ഇത്തരത്തിലുള്ള ദൂരിതാ 
നുദവങ്ങളാണ്‌ ജന്‍മിമാര്‍ക്കും അവരുടെ 
സംരക്ഷകരായ ബ്രിട്ടീഷുദ്യോഗസ്ഥന്‍മാര്‍ 
ക്കും എതിരായി പത്തൊന്‍പതാം നൂറ്റാണ്ടില്‍ 
ഒരു പ്രത്യേകതരം കലാപങ്ങള്‍ പൊട്ടിപ്പുറ 
പ്പെടുന്നതിന്‌ കാരണമായത്‌. ഇവയെ മാപ്പിള 
ഓട്റേജ്കള്‍' എന്നും മാപ്പിള ഓട്ബ്രേക്കു 
കള്‍' എന്നും ബ്രിട്ടീഷുദ്യോഗസ്ഥന്‍മാര്‍ 
വിശേഷിപ്പിച്ചു." പാട്ടം വര്‍ദ്ധിപ്പിക്കുന്നതു 
കൊണ്ടും ഒഴിപ്പിക്കലുകള്‍കൊണ്ടും മാപ്പിള 


9 റൊണാള്‍ഡ്‌ ഇ. മില്ലര്‍, മാപ്ലിജ മുന്ധ്ലിംസ്്‌ ഒഫ്‌ മകരുള (മരദാസ്‌ ; ഓറിയന്‍റ്‌ ലോങ്ങ്മാന്‍, പുതുക്കിയ 


പതിപ്പ്‌* 199) പൂ. 96 
10 


കോണ്‍റാഡ്‌ വുഡ്ഡ്‌ 'ദ ഫസ്‌റ്റ്‌ മാപ്പിള റെബല്യന്‍ എഗന്‍സ്‌റ്റ്‌ ദ ബ്രിട്ടീഷ്‌ റൂള്‍ ഇന്‍ മലബാര്‍" 


മോശ്ഥേണി എഷ്യവി സ്ധ്ഡീസ്ധ്‌ വോള്യം 10, ലക്കം 4, 1974 


11 19270-കളില്‍ പത്തൊമ്പതാംനൂറ്റാണ്ടിലെ മാപ്പിളകലാപങ്ങളുടെ കാരണങ്ങളെയും സ്വഭാവത്തെയും 


കൂറിച്ച്‌ ചില പഠനങ്ങള്‍ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 


ക) സ്‌റ്റീഫന്‍ എഫ്‌. ഡെയില്‍, 'ദ മാപ്പിള ഓട്ട്ബ്രേക്‌സ്‌: ഐഡിയോളജി ആന്‍ഡ്‌ സോഷ്യല്‍ 
കോണ്‍ഫ്ഠിക്റ്റ്‌ ഇന്‍ നയന്‍ടീന്‍ത്‌ സെന്‍ച്ചറി കേരള' മജണല്‍ ഒഫ്‌ ഏഷ്യരി സ്ഡീസ്പ്‌ വോള്യം 35, 


ലക്കം 1, 1975 


ഖ) എം. ഗംഗാധരമേനോന്‍, “മാപ്പിള ഈട്ട്ബ്രേക്‌സ്‌ ഒഫ്‌ നയന്‍ടീന്‍ത്‌ സെന്‍ച്ചറി മലബാര്‍, മജണ്‌ 


കേരളപഠനങ്ങള്‍ 5 


09 


മാരായ കുടിയാന്‍മാരെന്നപോലെ ഹിന്ദുകു 
ടിയാന്‍മാരും വിഷമങ്ങളനുഭവിച്ചിരുന്നുവെ 
ങ്കിലും മാപ്പിളമാര്‍ മാത്രമാണ്‌ ഈ കലാപ 
ങ്ങളില്‍ പങ്കെടുത്തത്‌ എന്നതില്‍നിന്ന്‌ 
അവയ്ക്ക്‌ മതവുമായി ബന്ധമുണ്ടായിരുന്നു 
എന്നത്‌ വ്യക്തമാണ്‌. പക്ഷേ ആ കലാപങ്ങള്‍ 
പൊതുവെ വര്‍ഗ്ലീയസംഘട്ടനങ്ങള്‍ക്ക്‌ കാരണ 
മായില്ല എന്നതില്‍നിന്ന്‌ ഇന്ന്‌ നാം വര്‍ഗ്ഗ 
യത എന്നുവിളിക്കുന്നതിനെ അവ സൃഷ്ടിക്കു 
കയുണ്ടായില്ല എന്നതും വ്യക്തമാവുന്നു. 
ഏതായാലും മലബാറിലെ മതസമൂഹങ്ങള്‍ 
തമ്മില്‍ പ്രത്യക്ഷമായ വിദ്വേഷങ്ങളൊന്നും 
അവ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്‌ തോന്നുക." 
അന്വേഷണങ്ങളില്‍ നിന്ന്‌ മാപ്പിളക്കുടിയാന്‍ 
മാരുടെ ദുരിതാനുഭവങ്ങളാണ്‌ ഈ കലാപ 
ങ്ങള്‍ക്ക്‌ കാരണമായത്‌ എന്ന്‌ തെളിയുകയു 
ണ്ടായി. 9-ഠംനൂറ്റാണ്ടിന്‍െറ അവസാന 
ത്തിലും 20-ാംനൂറ്റാണ്ടിന്‍െറ ആരംഭത്തിലൂ 
മായി മലബാറിലെ കുടിയാന്‍മാര്‍ക്ക്‌ 
ആശ്വാസം നല്‍കുന്ന ചില നിയമനടപടികള്‍ 
ബ്രിട്ടീഷ്ഗവണ്‍മെന്‍റ്‌ സ്വീകരിച്ചു. ഇവയും 
കലാപങ്ങള്‍ക്ക്‌ പ്രേരണനല്‍കുന്നവര്‍ക്കും 


മറ്റും എതിരായെടുത്ത ചില പോലീസ്‌നടപ 
ടരികളും ആയിരിക്കാം 20-ാംനൂറ്റാണ്ടിന്റെറ 
ആദ്യവര്‍ഷങ്ങളില്‍ കലാപങ്ങളില്ലാതിരി 
ക്കാന്‍ കാരണമമ്യത്‌. പക്ഷെ 1921ല്‍ ഖിലാ 
ഫത്ത്‌ . നിസ്സഹകരണപ്രസ്ഥാനങ്ങളാരംഭിച്ച 
കാലത്ത്‌ മാപ്പിളമാര്‍ കൂട്ടത്തോടെ ജില്ലാ ഭര 
ണത്തിനെതിരെ തിരിയുകയുണ്ടായി. പട്ടാള 
ശക്തിയുപയോഗിച്ച്‌ ഈ 
അമര്‍ച്ച ചെയ്യുന്നതിന്‌ കുറച്ചു മാസങ്ങള്‍ 
തന്നെ വേണ്ടിവന്നു. "? 


കലാപത്തെ 


മൂന്‌? 


ഈ കാലത്തു മുഴുവന്‍ മാപ്പിളമാര്‍ 
"തുടര്‍ച്ചയായി വിട്ടുവീഴ്ചയില്ലാതെ അനി 
സ്‌ലാമികമായി കരുതപ്പെട്ട പാശ്ചാത്യസ്വാ 
ധീനത്തിന്‌ എതിരായുള്ള നിലപാട്‌ നില 
നിര്‍ത്തുകയുണ്ടായി.""* ഇതിന്‍െറ ഫലമായി 
ഉള്‍പ്രദേശങ്ങളിലെ നല്ലൊരുഭാഗം മാപ്പിള 
മാര്‍ ബ്രിട്ടീഷുകാര്‍ നല്‍കിയ ഓഈപചാരിക 
വിദ്യാഭ്യാസം ലഭിക്കാത്തവരായിത്തീര്‍ന്നു. 
അവര്‍ക്കു ലഭിച്ച വിദ്യാഭ്യാസം 'മര്രസ'* 


ഫൊ കേരളാ സ്‌റ്റഡീസ്‌ , വോള്യം 2, ഭാഗം 2, ജൂണ്‍ 1976, പു. 341558 

൦) കെ.എന്‍. പണിക്കര്‍, 'പെസന്‍റ്‌ റിവോള്‍ട്ട്സ്‌ ഇന്‍ മലബാര്‍ ഇന്‍ ദ നയന്‍ടീന്‍ത്‌ ആന്‍ഡ്‌ ട്വന്‍ടിയത്‌ 
സെന്‍ച്ചറീസ്‌' എ.ആര്‍. ദേശായി (എഡി.) പസവീറ്‌ സ്്‌ിശ്സ്‌ ഇന ഇന്ത്യ (൫ൂരല്‍ഹി , 1979) 

ഘ) കോണ്‍റാഡ്‌ വുഡ്ഡ്‌, 'ഹിസ്‌റ്റോറിക്കല്‍ ബാക്ക്ഗ്രാണ്ട്‌ ഫ്‌ ദ മാപ്പിള റെബല്യന്‍', സോഷ്യല്‍ 


സമരറിസ്റ്‌ ആഗസ്ത്‌ 1974, പു 5-35 


12 ഈ നൂറ്റാണ്ടിന്‍െറ ഇരുപതുകള്‍തൊട്ട്‌ വടക്കെ ഇന്ത്യയിലൂണ്ടായിട്ടുള്ളതരം വര്‍ഗ്ഗീയ സംഘട്ടനങ്ങള്‍ക്ക്‌ 
19.0൦ നൂറ്റാണ്ടിലെ മാപ്പിളകലാപങ്ങള്‍ കാരണമായിട്ടില്ല. അവയുടെ ഫലമായി ചില സ്ഥലങ്ങളില്‍ 
മതസമൂഹങ്ങള്‍ തമ്മില്‍ പരസ്പര വിരോധങ്ങളുണ്ടായിഴ്ചണ്ട്‌. പക്ഷെ പൊതുവായ ശത്രുത ഉണ്ടായിട്ടില്ല. 


3 1921.22ലെ കലാപത്തെക്കുറിച്ച്‌ കഴിഞ്ഞകുറച്ചു വര്‍ഷങ്ങളില്‍ നടന്ന അക്കാദമിക്ഗവേഷണങ്ങളുടെ 


ഫലമായി താഴെ ചേര്‍ക്കുന്ന പു; 


പ്രസിച്പീകരിച്ചിടണ്ട്‌ . 


ക) സ്‌റ്റീഫന്‍ എഫ്‌. ഡെയില്‍, ഗുസ്ലാമിക്‌ മമ്പാക്ഷസ്റ്റി മാണ്‌ ൭ സയത്മ്‌ എഷ്യന്‌ ഗ്രഹോണ്‍ണ്ടിയര , ൪ 


മാപ്പളാസ്പ്‌ ഫ്‌ മലബാര്‍ 1498 . 922, (ഓക്സ്ഫോഡ്‌ । ക്ലാരണ്ടന്‍ പ്രസ്സ്‌, 


1980) 


൮) എഎം. ഗഗാധരമേനോന്‍, മലബാര്‍ റല, 792722 (അലഹബാദ്‌ , വോറ പബ്ലിഷേഴ്‌സ്‌, 1989) 
൧] കെ.എന്‍. പണിക്കര്‍, എഗന്‍സ്‌ററ്‌ മലാഡ്‌ ആര്ഡ്‌ ൭ സമ്‌ (ദല്‍ഹി , ഓക്സ്ഫോഡ്‌ യുണിവേഴ്‌സിറ്റി 


പ്രസ്‌, 1989) 


ഘ) കോണ്‍റാഡ്‌ വുഡ്ഡ്‌, ൫ മാപ് റ റബല്യന്‍ ഫെ 192122 ആഡ്‌ ഇസ്‌ മൌസ്ധിസ്‌ (ദല്‍ഹി 


പീപ്പിള്‍സ്‌ പബ്ലിഷിങ്‌ ഹസ്‌, 1980) 


കലാപത്തിന്‍െറ കാരണങ്ങളെയും സ്വഭാവത്തെയും 


കുറിച്ച്‌ ഈ ഗവേഷകരുടെ കണ്ടെത്തലുകളില്‍ 


വ്ൃത്യാസങ്ങളുണ്ടെങ്കിലും കലാപത്തെയും അതിന്‍്റെറ അടിച്ചമര്‍ത്തലിനെയും കുറിച്ചുള്ള 


വിവരങ്ങളെല്ലാം ഇവ നല്‍കുന്നുണ്ട്‌. 
14 മില്ലര്‍, മാപ്പിള മുസ്ലിംസ്‌ പൂ. 123 


15 മുദസകള്‍ മുസ്‌ലീം കൂട്ടികള്‍ക്ക്‌ മതവിദ്യാഭ്യാസം നല്‍കാനുള്ള സ്ഥാപനങ്ങളാണ്‌. 


110 


കേരളപഠനങ്ങള്‍ 5 


ി 
കളില്‍നിന്നുള്ള മതവിദ്യാഭ്യാസം മാത്രമായി 
രുന്നു.  നിസ്സഹകരണപ്രസ്ഥാനത്തിന്‍െറ 
കാലത്തും അതിനുശേഷവും ഇന്ത്യന്‍ നാഷ 
ണല്‍ കോണ്‍ഗ്രസിനുവേണ്ടി പ്രവര്‍ത്തിച്ച 
മുഹമ്മദ്‌ അബ്ദു റഹ്മാനെയും മൊയ്തു 
മയലവിയേയുംപോലുള്ള മാപ്പിളനേതാക്കള്‍ 
കേരളത്തിലെ മുസ്‌ലിംസമുദായത്തിന്‍െറ 
ഭാവിയെക്കുറിച്ച്‌ ഉല്‍ക്കണ്ഠയുള്ളവരായിരു, 
ന്നുവെങ്കിലും ആധുനിക വിദ്യാഭ്യാസത്തോ 
ടുള്ള അവരുടെ വിമുഖതയില്‍ മാറ്റംവരു 
ത്താന്‍ ഫലപ്രദമായി ഒന്നും ചെയ്തില്ല. അവ 
രൂടെ സമുദായപരിഷ്കരണപ്രവര്‍ത്തനങ്ങള്‍ 
അന്ധവിശ്വാസപരവും അനിസ്ലാമികവു 
മായ ചില ആചാരങ്ങളെ എതിര്‍ക്കുന്നതില്‍ 
ഒതുങ്ങിനിന്നു. * 


എന്നിരിക്കിലും ഇരുപതാംനൂറ്റാണ്ടിന്‍െറ 
ആദ്യദശകങ്ങളില്‍ സാമൂഹ്യപരിഷ്‌കരണ 
പ്രസ്ഥാനം കേരളത്തിന്‍െറ തീരപ്രദേശ 
ത്തുള്ള മാപ്പിളമാര്‍ക്കിടയില്‍ ആരംഭിക്കുകയു 
ണ്ടായി. വാസ്തവത്തില്‍ തെക്കന്‍കേരള 
ത്തിലെ പല ജാതിവിഭാഗങ്ങളും (ഈഴവര്‍, 
നായന്‍മാര്‍, പുലയര്‍, നമ്പൂതിരിമാര്‍) ഈ 
നൂറ്റാണ്ടിന്‍െറ ആരംഭത്തില്‍ സാമുഹ്യ, 
പരിഷ്കരണപ്രസ്ഥാനങ്ങളെന്നു വിളിക്കാ 
വുന്ന സംരംഭങ്ങളുടെ സ്വാധീനത്താല്‍ സമു 
ദായങ്ങളായി സംഘടിച്ചിരുന്നു. ഓരോ സമു 
ദായത്തിന്‍െറയും പ്രശ്‌നങ്ങളും പരിസരങ്ങളു 
മനുസരിച്ച്‌ ഈ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവ 
ത്തില്‍ വ്ൃത്യാസമുണ്ടായിരുന്നെങ്കിലും 
അവയ്ക്കെല്ലാം പൊതുവായുള്ള ചില ആവ 
ശ്യങ്ങളുണ്ടായിരുന്നു. സ്ത്രീകള്‍ക്കും പുരു 
ഷന്‍മാര്‍ക്കും ആധുനികവിദ്യാഭ്യാസം ലഭിക്ക 
ണമെന്നും അതിനായി മെച്ചപ്പെട്ട വിദ്യാഭ്യാ 
സസൌകര്യങ്ങള്‍ വേണമെന്നും കൂടുതല്‍ 
സര്‍ക്കാര്‍ജോലികള്‍ സമുദായാംഗങ്ങള്‍ക്ക്‌ 


നല്‍കണമെന്നും എല്ലാ സാമൂഹ്യ പ്രസ്ഥാന 
ങ്ങളും ആവശ്യപ്പെട്ടു. തെക്കന്‍കേരളത്തിന്‍െറ 
തീരപ്രദേശങ്ങളിലെ മാപ്പിളമാര്‍ക്കിടയില്‍ 
ആരംഭിച്ച പരി്്കരണപ്രസ്ഥാനത്തിനും 
ഈ താല്‍പര്യങ്ങളെല്ലാമുണ്ടായിരുന്നു. ഈ 
പ്രസ്ഥാനനേതാക്കള്‍ ചില അന്ധവിശ്വാസപ 
രവും അനിസ്ലാമികവുമായ ആചാരങ്ങള്‍ 
ക്കെതിരെ പ്രവര്‍ത്തിക്കുന്നതോടൊപ്പം സ്ത്രീ 
കള്‍ക്കും പുരുഷന്‍മാര്‍ക്കും മതവിദ്യാഭ്യാസ 
ത്തിനുപൂറമെ ആധുനികവിദ്യാഭ്യാസംകൂടി 
വേണമെന്നാവശ്യപ്പെടുകയും സമുദായ 
ത്തിലെ അംഗങ്ങള്‍ക്ക്‌ കൂടുതല്‍ സര്‍ക്കാര്‍ 
ജോലികള്‍ നല്‍കണമെന്ന ആവശ്യത്തിന്‌ 
പിന്‍തുണ നല്‍കുകയും ചെയ്തു. 


മാപ്പിളമാര്‍ക്കിടയിലെ സാമൂഹ്യപ 
രിഷ്‌കരണപ്രസ്ഥാനത്തിന്‍െറ ആദ്യത്തെ 
നേതാവ്‌ സയ്യിദ്‌ സനാഹുള്ള മക്തി തങ്ങളാണ്‌ 
(1൫74-19. അന്നത്തെ കൃസ്ത്യന്‍പാതിരി 
മാര്‍ ഇസ്‌ലാമികതത്വങ്ങളും വിശ്വാസങ്ങളും 
വികൃതമായവതരിപ്പിച്ച്‌ ഇസ്ലാംമതത്തെ 
ദുഷിക്കുന്നതിനെ ചെറുത്തുകൊണ്ടാണ്‌ 
തങ്ങള്‍ സാമൂഹ്യപ്രവര്‍ത്തനമാരംഭിച്ചത്‌. 
പിന്നീടദ്ദേഹം സമുദായപരിഷ്കരണശ്രമങ്ങ 
ളിലേക്ക്‌ തിരിഞ്ഞു. ആധുനികവിദ്യാഭ്യാസം 
നേടണമെന്നും ബ്രിട്ടിഷ്ഗവണ്‍മെന്‍റിനു 
കീഴില്‍ ജോലിക്ക്‌ ശ്രമിക്കണമെന്നും അദ്ദേഹം 
സമുദായാംഗങ്ങളോട്‌ ആഹ്വാനം ചെയ്തു.” 
ശൈഖ്‌ മുഹമ്മദ്‌ ഹമദാനി തങ്ങള്‍ (മരണം 
. 1922), മയലാനാ ചാലിലകത്ത്‌ കുഞ്ഞാമ്മദ്‌ 
ഹാജി (1858.1919), വക്കം മുഹമ്മദ്‌ 
അബ്ദുള്‍ ഖാദര്‍ മൌലവി (1873.1932) എന്നി 
വരാണ്‌ അക്കാലത്തെ മറ്റു പ്രധാന പരിഷ്ക 
രണ നേതാക്കള്‍. 1921ലെ മലബാര്‍ കലാപ 
ത്തിനുശേഷമുള്ള മ്രാനതയുടെ കാലത്ത്‌ ഇവ 
രുടെ സ്വാധീനം ഏറെ പ്രസക്തിയുള്ളതായി 


18 മുസ്ല്‌്ങശിക്കിടയിലെ നമവാത്ഥാനസ്ംതമഴങ്ങളുമായ? അമ്ച്ദു ചറ്മാനീ സാഹിബ്‌ സഹകരിച്ച? 
മുസ്‌ലിം ഐക്യസംഘം തുടങ്ങിയ പുമരോഗമന്പ്രസ്്ഥാനങ്ങളിലൊന്നും അമ്ദഹം 
മുരീനിരയിലുണ്ടായുരുന്നില്ല, എന്ന്‌ സി, എച്ച്‌. മൂഹമ്മദുകോയയുടെ ജീവചരിത്രകാരന്‍ “എം.സി' 
എഴുതുന്നതിനു മേല്‍ രാഷ്ട്രീയമായ വിയോജിപ്പിന്‍െറ നിഴലൂണ്ടെങ്കിലും കാര്യം തികച്ചും 
അവാസ്തവതല്ല. എം.സി. സിഎക്ച' മുഹമ്മദ്കോയ (കോഴിക്കോട്‌ , ഹരിത്‌ ബുക്ക്‌സ്‌, 1989) പൂ. കറി 


17 കെ.കെ. മുഹമ്മദ്‌ അബ്ദുള്‍ കരീം, ,്യക്ിദ്‌ സ്വനാഹുക്ക മക്യിയക്ങശ്‌ (തിരൂര്‍ , 3981) പൂ. 13.17 


കേരളപഠനങ്ങള്‍ 5 


111 


ത്തീര്‍ന്നു. 1922ല്‍ മുസ്‌ലിം ഐക്യസംഘം 
കൊടുങ്ങല്ലൂരില്‍ സ്ഥാപിക്കപ്പെട്ട. പരിഷ്ക 
രണത്തിന്‍െറയും വിദ്യാഭ്യാസത്തിന്‍െറയും 
സന്ദേശങ്ങള്‍ മാപ്പിളമാര്‍ക്കിടയില്‍ പ്രചരിപ്പി 
ക്കാനുള്ള സംഘടിതശ്രമത്തിന്‍െറ ആരംഭമാ 
യിരുന്നു ഇത്‌. 1922 തൊട്ട്‌ 1934 വരെയുള്ള 
കാലത്ത്‌ ഓരോ മാപ്പിളകേന്ദ്രത്തില്‍ വച്ച്‌ 
"ഐക്യസംഘ' ത്തിന്‍െറ വാര്‍ഷികസമ്മേളനം 
നടന്നിരുന്നു. മാപ്പിളമാര്‍ക്കിടയില്‍ പരിഷ്കര 
ണത്തിന്‍െറ സന്ദേശം പ്രചരിപ്പിക്കാന്‍ ഈ 
സമ്മേളനങ്ങള്‍ സഹായിച്ചു. "* 
[7 


നഥ൧ല൧/ 


കേരളത്തിലെ മുസ്‌ലിംലീഗിന്‍െറ ആരം 
ഭനേതാക്കളില്‍ ഒരാളായിത്തീര്‍ന്നത്‌ 'ഐക്യ 
സംഘ" ത്തിന്‍െറ നേതാവായിരുന്ന കെ.എം. 
സീതി സാഹിബാണ്‌ (1899.1962). ആദ്യകാ 
ലത്ത്‌ അദ്ദേഹം ഇന്ത്യന്‍ നാഷണല്‍ കോണ്‍ഗ്ര 
സില്‍ സജീവമായി പ്രവര്‍ത്തിച്ചിരുന്നു. 
1928ലും 1931ലും അദ്ദേഹം കൊച്ചി നിയമ 
സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. “1932ല്‍ 
അദ്ദേഹം തന്‍െറ വക്കീല്‍പണി എറണാകുള 
ത്തുനിന്ന്‌ തലശ്ശേരിയിലേക്ക്‌ മാറ്റി. 1930ക 
ളുടെ ആരംഭമായപ്പോഴേക്കും മുസ്ലീങ്ങള്‍ 
രാഷ്ട്രീയത്തില്‍ പങ്കെടുക്കുന്നതിനെ സംബ 
ന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നതകള്‍കാരണം 
"ഐക്യസംഘം" ബലഹീനമായിരുന്നു. 
1934ല്‍ 'ഐക്യ സംഘം: പിരിച്ചുവിട്ട്‌, കേരള 
മുസ്‌ലിം മജ്ലിസ്‌ എന്ന സംഘടനയില്‍ 
ലയിച്ചു. മുസ്ലീങ്ങള്‍ രാഷ്ട്രീയത്തില്‍ പങ്കെ 
ടുക്കുന്നതിനെക്കുറിച്ചുള്ള തര്‍ക്കങ്ങള്‍ 'മജ്ലി 
സി'ല്‍ തുടര്‍ന്നു. ഈ പ്രശ്‌നം തലശ്ശേരിയിലെ 


മുസ്‌ലിംക്ലബ്ബില്‍ സജീവമായി ചര്‍ച്ചചെയ്തി 
രൂന്നു. ഈ ക്ലബ്ബിലെ ചര്‍ച്ചകളില്‍ സീതി 
സാഹിബ്‌ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചു. ച്രരിക 
എന്ന പത്രം 1834ല്‍ തുടങ്ങുന്നതിനെ ഈ 
കലബ്ബിന്‍െറ പ്രവര്‍ത്തനങ്ങള്‍ സഹായിച്ചിട്ടുണ്ട്‌. 
ചന്്രിക പിന്നീട്‌ മുസ്‌ലിംലീഗിന്‍െറ മുഖപത്ര 
മായിത്തീര്‍ന്നു. 1932നും 1934നും ഇടയില്‍ 
സീതിസാഹിബ്‌ മുസ്‌ലിംലീഗിനോടനുഭാവ 
മുള്ള ആളായിത്തീരുകയും സ്വാധീനമുള്ള പല 
മാപ്പിളമാരെയും ഈ അനുഭാവം പങ്കുവയ്ക്കു 
ന്നവരാക്കുകയും ചെയ്തിരുന്നു. 1934ല്‍ 
നടന്ന കേന്ദ്ര നിയമനിര്‍മ്മാണസഭയിലേ 
ക്കുള്ള തെരഞ്ഞെടുപ്പില്‍ ജനസ്വാധീനമുള്ള 
കോണ്‍ഗ്രസ്‌നേതാവായിരുന്ന മുഹമ്മദ്‌ 
അബ്ദു റഹ്മാന്‍ സാഹിബിനെ ലീഗിനോടനു 
ഭാവമുണ്ടായിരുന്ന അബ്ദൂള്‍സത്താര്‍ സേട്ടു 
തോല്‍പിച്ച സംഭവം സൂചിപ്പിച്ചത്‌ മാപ്പിളമാര്‍ 
ക്കിടയില്‍ . പ്രത്യേകിച്ചും സ്വത്തും സ്വാധീന 
വുമുള്ള മാപ്പിളമാര്‍ക്കിടയില്‍ - മുസ്്‌ലിംലീഗി 
നോടുള്ള അനുഭാവം വര്‍ദ്ധിച്ചുവരുന്നതിനെ 


യാണ്‌. 


മുസ്‌ലിംലീഗിന്‍െറ ഒരു സമിതി മല 
ബാര്‍ജില്ലയില്‍ ഓപചാരികമായി 
പ്രവര്‍ത്തിച്ചുതുടങ്ങിയത്‌ 1937ലാണ്‌.” 
പക്ഷേ 1934ലെ തെരഞ്ഞെടുപ്പില്‍ മുസ്‌ലിം 
ലീഗിനോട്‌ അനുഭാവമുള്ള സ്ഥാനാര്‍ത്ഥി 
ജയിച്ചതിനുശേഷം ലീഗ്‌ അതിന്‍െറ സ്വാധീനം 
ഉത്തരകേരളത്തില്‍ വര്‍ദ്ധിപ്പിച്ചുകൊണ്ടി 
രുന്നു. 1906ല്‍ ഉത്തരേന്ത്യയിലാരംഭിച്ച 
മുസ്ലിംലീഗിന്‌ 1930കളുടെ ആരംഭംവരെ 
കേരളത്തില്‍ ഒട്ടും സ്വാധീനമില്ലായിരുന്നു 
എന്നതുപോലെതന്നെ അല്‍ഭുതകരമാണ്‌ 
1934ന്‌ ശേഷം ലീഗിന്‍െറ സ്വാധീനം മലബാ 


18 ഇ.കെ. അഹമ്മദ്‌ കൂട്ടി ഇസ്‌ലാം ആന്‍ഡ്‌ സോഷ്യല്‍ റിഫോം മൂവ്മെന്‍റ്സ്‌ ഇന്‍ കേരള, മജണത്‌ ഒഫ്‌ 
കേരളാ സ്പ്ഡീസ്പ്‌ ഡിസംബര്‍ 1978, പു. 43956 മുസ്‌ലിം ഐക്യസംഘത്തെക്കുറിച്ച്‌ കൂടുതല്‍ 
അറിയാന്‍ 'കേരള മുസ്ലിം ഐകൃസംഘവും നവോത്ഥാനവും' എന്ന ഇ.കെ. മൌലവിയുടെ പ്രബന്ധം 
കാണുക മകരള മുന്ധ്ലിം ഡയറക്ടറി (കൊച്ച 7960 


39 മില്ലര്‍, മാപ്പിള മുസ്ധ്ലിംന്ധ്‌ പൂ. 160 
20 അമ്തപുസ്തകം, പൂ. 161 


21 ടി.എം. സാവാന്‍കൂട്ടി, ന്ധീമിസ്ധാഹിബ്‌ (തിരുവനന്തപുരം : സാംസ്‌കാരികപ്രസിദ്ധീകരണ വകുപ്പ്‌, 


1992) പു. 57 


112 


കേരളപഠഥനങ്ങള്‍ 5 


റു 


റില്‍ വര്‍ദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്നത്‌. ലീഗി 
ന്‍െറ പ്രമുഖനേതാക്കളിലൊരാളായ ബി. 
പോക്കര്‍ സാഹിബ്‌ 1937ലെ നിയമസഭാതെ 
രഞ്ഞെടുപ്പില്‍ പരാജയപ്പെട്ടുവെങ്കിലും ഇത്‌ 
ലീഗിന്‍െറ വളരുന്ന ശക്തിക്ക്‌ തിരിച്ചടിയാ 
യില്ല. വാസ്തവത്തില്‍ ആ തെരഞ്ഞെടുപ്പില്‍ 
ലീഗ്സ്ഥാനാര്‍ത്ഥിയെ എതിര്‍ത്ത ഖാന്‍ ബഹ 
ദൂര്‍ പി. എം. ആറ്റക്കോയ തങ്ങളുടെ വിജയ 
ത്തിനു പ്രധാനകാരണക്കാരനും തങ്ങളുടെ 
അളിയനുമായ സയ്യിദ്‌ അബ്ദുറഹിമാന്‍ 
ബാഫക്കി തങ്ങള്‍ പിന്നീട്‌ മുസ്ലിംലീഗില്‍ 
ചേരുകയും സ്വാതന്ത്ര്യാനന്തരഘട്ടത്തില്‍ 
ഇന്ത്യന്‍ യൂണിയന്‍ മുസ്‌ലിംലീഗിനെറ പ്രസി 
ഡണ്ട്‌ ആവുകയും ചെയ്തു. ? 


ഉത്തരകേരളത്തിലെ മാപ്പിളമാര്‍ക്കിട 
യില്‍ സ്വാധീനംനേടിയ മുസ്ലിംലീഗ്‌ 
പാകിസ്ഥാനുവേണ്ടിയുള്ള വാദത്തെ അനുകു 
ലിക്കുക മാത്രമല്ല മലബാറില്‍ ഒരു “മാപ്പിള 
സ്ഥാന്‍' വേണമെന്ന ആവശ്യം ഉന്നയിക്കു 
കരയും ചെയ്തിരുന്നു. പക്ഷെ ഇത്‌ കേരള 
ത്തിലെ മതസമൂഹങ്ങള്‍ തമ്മില്‍ കാര്യമായ 
സംഘര്‍ഷമൊന്നും സൃഷ്ടിക്കുകയുണ്ടായില്ല. 
1947ലെ വിഭജനത്തിനുശേഷം കുറച്ചുകാല 
ത്തേക്ക്‌ ഇന്ത്യയിലെ മുസ്ലിംരാഷ്ട്രീയം ഏ 


തുരീതിയി ലുള്ളതാവണം എന്നതിനെ സംബ 
ന്ധിച്ച്‌ അനിശ്ചിതാവസ്ഥയുണ്ടായിരുന്നു. 
മുസ്ലിംലീഗ്‌ ഒരു രാഷ്ട്രീയപാര്‍ട്ടിയായി 
പ്രവര്‍ത്തിക്കേണ്ടതില്ല എന്ന നിര്‍ദ്ദേശം 
പോലും ഇക്കാലത്തുണ്ടായി. 4 പക്ഷെ, മാപ്പി 
ഉയല്ലെങ്കിലും മാപ്പിളരാഷ്ട്രീയത്തെ പിന്‍താ 
ഞ്ങിയിരുന്ന മുഹമ്മദ്‌ ഇസ്മായില്‍ സാഹിബും 
സീതി സാഹിബും ലീഗ്‌ പിരിച്ചുവിടാനുള്ള 
എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു, ഇന്ത്യന്‍ യൂ 
ണിയന്‍ മുസ്ലിംലീഗിന്‍െറ ലക്ഷ്യങ്ങളും നയ 
പരിപാടികളും തീരുമാനിക്കാനായി 1948 
മാര്‍ച്ചില്‍ മദ്രാസില്‍ ചേര്‍ന്ന യോഗത്തില്‍ 
സീതി സാഹിബ്‌ സുപ്രധാന പങ്കു വഹിച്ചു. 
1951ല്‍ ഇന്ത്യന്‍ യൂണിയന്‍ മുസ്ലിംലീഗ്‌ ഒരു. 
രാഷ്ട്രീയ പാര്‍ട്ടിയായി നിലവില്‍ വന്നു.” 


മലബാറിലും പിന്നീട്‌ (1956നുശേഷം) 
കേരളത്തിലും നടന്ന തെരഞ്ഞെടുപ്പുകളില്‍ 
മുസ്ലിംബഹുജനങ്ങളുടെ പിന്‍തുണ ഇന്ത്യന്‍ 
യൂണിയന്‍ മുസ്ലിംലീഗിനുണ്ടെന്ന്‌ വീണ്ടും 
വീണ്ടും തെളിഞ്ഞിട്ടുണ്ട്‌. എന്നാല്‍, സ്വാതന്ത്ര്യാ 
നന്തരഘട്ടത്തില്‍ ഇന്ത്യയിലെ മറ്റ്‌ സംസ്ഥാ 
നങ്ങളില്‍ ലീഗിന്‍െറ ശക്തി ഗണ്യമായതോ 
തില്‍ കുറയുകയാണുണ്ടായത്‌.* 


22 അത്തപുന്ധ്മകം, പൂ. 56 


മുപ്പതുകളുടെ അവസാനത്തില്‍ ഒരു സോഷ്യലിസ്‌റ്റ്വിഭാഗം മലബാറിലെ കോണ്‍ഗ്രസില്‍ 
ശക്തിപ്പെട്ടപ്പോള്‍ത്തന്നെയാണ്‌ മാപ്പിളമാര്‍ക്കിടയില്‍ മുസ്‌ലിംലീഗ്‌ ശക്തിപ്പെട്ടത്‌ എന്ന കാര്യം 
ശ്രദ്ധേയമാണ്‌. “939ല്‍ കെ.പി.സി.സി. സെക്രട്ടറിയായി ഇ.എം.എസ്‌ നമ്പൂതിരിപ്പാടും പ്രസിഡന്‍റായി 
മൂഹമ്മദ്‌ അബ്ദുറഹ്മാന്‍ സാഹിബും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 1940ല്‍ സോഷ്യലിസ്‌റ്റുകാര്‍ 
കോണ്‍ഗ്രസില്‍നിന്ന്‌ പുറത്തുവന്ന്‌ കമ്മ്യൂണിസ്റ്റ്‌ പാര്‍ട്ടിയുണ്ടാക്കി. പെരുന്ന. കെ.എന്‍. നായര്‍, 
“കേരളവും കോണ്‍ഗ്രസും - 19351985, മകാണ്ട്ഗ്രന്ധും മ്കതളവും (കോട്ടയം : ഡി.സി. ബൂക്‌സ്‌, 1986) 
പു. 405, ഇ.എം. എസ്‌. നമ്പൂതിരിപ്പാട്‌, കേരളത്തിലെ മദശീയ പ്രശ്നം (പരഭമത്‌ ബുക്‌സ്‌ 7952) പു. 
൧25൭ പക്ഷെ; സ്പോഷ്യചിസ്പ്റുകാരും കമ്യുണിസ്പ്റുകാരും മാപ്പിളമാരിയ്‌ അധികം പേരെ (അവരതില്‍ 


23 മില്ലര്‍, മാപ്ലി മുസ്ലിംസ്‌ , പൂ. 162 
24 സാവാന്‍കുട്ടി, സ്വീതി സ്വാഹിബ്‌ പൂ.74- 75 
25 അമ്മപുസ്ധ്മകം, പു. 75 


26 1957ല്‍ തെരഞ്ഞെടുത്തതും ആകെ 126 അംഗങ്ങള്‍ ഉണ്ടായിരുന്നതുമായ ആദ്യത്തെ കേരള സംസ്ഥാന 
നിയമസഭയില്‍ മുസ്ലിംലീഗിന്‌ 7 അംഗങ്ങളാണ്‌ ഉണ്ടായിരുന്നത്‌. ഇന്ന്‌ 140 അംഗങ്ങളുള്ള സഭയില്‍ 
മുസ്‌ലിംലീഗിന്‌ 17 അംഗങ്ങളുണ്ട്‌. കഴിഞ്ഞ (1991) തെരഞ്ഞെടുപ്പില്‍ 19 മുസ്ലിംലീഗ്‌ 
സ്ഥാനാര്‍ത്ഥികള്‍ ജയിച്ചിരുന്നു) - മില്ലര്‍, മാപ്ഛിഴ മുസ്ലിംസ്പ്‌ അനുബന്ധം.ബി, പൂ. 353. മാത്രമല്ല, 
ഇന്ന്‌ ഐക്യജനാധിപത്യമുന്നണിയിലെ ഒരു പ്രമുഖാംഗം എന്ന നിലയില്‍ മുസ്ലിം ലീഗ്‌ 


സംസ്ഥാനത്ത്‌ ഭരണാധികാരം പങ്കു വയ്ക്കുന്നു. 


കേരളപഠനങ്ങള്‍ 5 


113 


മലബാറിലെ മുസ്ലീങ്ങള്‍ക്ക്‌ ലീഗിനോ 
ടൂണ്ടായിരുന്ന പ്രതിപത്തി തെക്കന്‍കേരള 
ത്തിലെ (മുന്‍ നാട്ടുരാജ്യങ്ങളായിരുന്ന തിരു 


വിതാംകൂറിലേയും കൊച്ചിയിലേയും) 
മുസ്‌ലീങ്ങള്‍ പ്രദര്‍ശിപ്പിക്കുകയുണ്ടായില്ല. 
അഖിലതിരുവിതാംകൂര്‍ മുസ്‌ലിംകോണ്‍ 


ഗ്രസ്‌ (1934), ഉത്തരതിരുവിതാംകൂര്‍ മുസ്ലിം 
അസോസിയേഷന്‍ (1935) തുടങ്ങിയ സംഘ 
ടനകളിലാണ്‌ തെക്കുള്ള മുസ്‌ലീങ്ങള്‍ 
പ്രവര്‍ത്തിച്ചത്‌. പക്ഷെ ഈ സംഘടനകള്‍ 
അല്‍പായുസ്സുക്കളായിരുന്നു. സ്വാതന്ത്്യാനന്ത 
രഘട്ടത്തില്‍ ഇന്ത്യന്‍ യൂണിയന്‍ മുസ്ലിംലീഗി 
ന്‍െറ സ്വാധീനം തെക്കന്‍പ്രദേശങ്ങളിലേക്ക്‌ 
അതിവേഗം പടരുകയുണ്ടായി. എങ്കിലും, തെ 
ക്കന്‍ജില്ലകളില്‍ ഇന്ത്യന്‍ നാഷണല്‍ കോണ്‍ 
ഗ്രസിന്‍െറ രാഷ്ട്രീയത്തോട്‌ അടുപ്പമുള്ള 
മുസ്‌ലീങ്ങള്‍ താരതമ്യേന അധികമുണ്ടായി 
രൂന്നു. 


അഞ്ച്‌ 


ധാരാളം മാപ്പിളമാര്‍ “930കളില്‍ ദേശീ 
യകോണ്‍ഗ്രസ്‌ വിട്ട്‌ മുസ്ലിംലീഗിലേക്ക്‌ മാറി 
യതിനും അതിനുശേഷം മുസ്ലിംലീഗ്‌ ഇടവി 
ടാതെ വളര്‍ന്നതിനും ഉള്ള കാരണങ്ങള്‍ കൃത്യ, 
മായറിയാന്‍ മലബാര്‍ കലാപത്തിനുശേഷ 
മുള്ള സംഭവവികാസങ്ങളെ സൂക്ഷ്മമായി 
പരിശോധിക്കേണ്ടതുണ്ട്‌. 


എങ്കിലും, 1920കളിലെയും 930കളുടെ 
ആരംഭത്തിലെയും സാമൂഹ്യരാഷ്ട്രീയ 
രംഗത്തെ പൊതുവായി വീക്ഷിക്കുമ്പോള്‍ താ 
ചേര്‍ക്കുന്ന കാര്യങ്ങള്‍ ശ്രദ്ധയില്‍ പെടുന്ന 
താണ്‌, 


(ന്ത്‌ 1921.22ലെ കലാപം പ്രാഥമിക 
മായി ബ്രിട്ടീഷ്ഭരണത്തിനെതിരെയുള്ള കലാ 
പമായിരുന്നു എന്ന്‌ കണ്ടുകൊണ്ട്‌ ബ്രിട്ടീഷ്ഭര 
ണാധികാരികള്‍ &,ലാപത്തെ കര്‍ശനമായി 
അടിച്ചമര്‍ത്തിയിരുന്നു.?” കലാപവും അതി 
ന്‍െറ അടിച്ചമര്‍ത്തലും കാരണം ആ പ്രദേ 
ശത്തെ ഹിന്ദുക്കളെന്നപോലെ ആയിരക്കണ 
ക്കിന്‌ മാപ്പിളമാരും ദൂരിതങ്ങളനുഭവിച്ചു. 
കലാപകാരികള്‍ എന്ന നിലയ്ക്കല്ല കലാപ 
ത്തിനൊരുങ്ങിയവരുടെ മതസമൂഹത്തില്‍ 
പെട്ടവര്‍ എന്ന നിലയ്ക്കാണ്‌ അവരില്‍ പലരും 
ദ്രോഹങ്ങളനുഭവിച്ചത്‌. കുറ്റകൃത്യങ്ങള്‍ക്കൊ 
രുങ്ങാത്തവരെയെങ്കിലും രക്ഷിക്കുവാന്‍ 
കോണ്‍ഗ്രസ്‌ തങ്ങളോടൊപ്പം നില്‍ക്കുമെന്ന്‌ 
പല മാപ്പിളമാരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ 
പരമ്പരാഗത ജീവിതമാകെ താറുമാറിലായി 
രുന്ന കലാപാനന്തരഘട്ടത്തില്‍ കാര്യമായ 
സഹായമൊന്നും ലഭ്യമായിരുന്നില്ല. മതസമൂ 
ഹങ്ങള്‍ തമ്മില്‍ ആ ഘട്ടത്തില്‍ നിലനിന്ന 
അവിശ്വാസത്തിന്‍െറ അന്തരീക്ഷത്തില്‍നി 
ന്നും ഉയര്‍ന്ന്‌ വളര്‍ന്ന്‌ കലാപമുണ്ടാക്കിയ 
വിഭജനങ്ങളെ ഇല്ലായ്മ ചെയ്യാന്‍ അന്നത്തെ 
മലബാര്‍ജിചല്ലയിലെ നേതാക്കള്‍ക്കാര്‍ക്കും 
കഴിഞ്ഞില്ല. മാത്രമല്ല കോണ്‍ഗ്രസിന്‍െറ 
38-ാം വാര്‍ഷികസമ്മേളനത്തില്‍ (അഹ 
മ്മദ്ബാദ്‌, ഡിസംബര്‍ 1921) കലാപത്തിലെ 
സംഭവങ്ങളില്‍ ഖേദം പ്രകടിപ്പിക്കുകയും 
കലാപകാരികളുമായി യാതൊരു ബന്ധവുമി 
ല്ലെന്ന്‌ കയ്യൊഴിക്കുകയും ചെയ്ത പ്രമേയം 
പാസ്സാക്കിയത്‌ മാപ്പിളമാരെ ക്രമത്തില്‍ 
കോണ്‍ഗ്രസില്‍നിന്നകറ്റുന്ന സാഹചര്യമാണു 
ണ്ടാക്കിയത്‌.* കോഴിക്കോട്ടെ ചാലപ്പുറം 
(നായര്‍) കോണ്‍ഗ്രസും മാപ്പിളകോണ്‍ഗ്രസും 


(27 ബ്രിട്ടിഷുദ്യോഗസ്ഥന്‍മാര്‍ കലാപത്തെ മനസ്സിലാക്കിയത്‌ "ശരിക്കും ഗവണ്‍മെണ്ടിനെതിരായുള്ളത്‌' എന്ന 
നിലയ്ക്കാണ്‌. 'നേതാക്കളുടെ (കലാപത്തിനന്‍െറ) പ്രധാന ഉദ്ദേശ്യം 'ബ്രിട്ടീഷ്‌ രാജി'നു പകരം 
എല്ലായിടത്തും 'ഇസ്ലാം രാജ്‌ സ്ഥാപിക്കുക എന്നതായിരുന്നു, എന്നും അവര്‍ കണ്ടിരുന്നു - ആര്‍.എച്ച്‌. 
ഹിച്ച്‌കോക്ക്‌, എ ഫിസ്പ്ററി കഫ്‌ ൭ മലബാര്‍ റെഖ്ഖച്മന്‍ 7927 (മദ്രാസ്‌ , 1926), പൂ. [ 
കലാപത്തെ സംബന്ധിച്ച യെദ്യോഗികരേഖകളുടെ സമാഹാരമായ ജി.ആര്‍. ടോറ്റന്‍ഹാമിന്‍െറ ൭ മാപ്ലിമ 
റെബല്യവ്‌ 792722 (മദ്രാസ്‌ , 1922) നോക്കുക. പു. 46 


28 കോണ്‍ഗ്രസ്പ്രമേയത്തിന്‍െറ മുഴുവന്‍ പാഠത്തിന്‌ പട്ടാഭി സീതാരാമയ്യുടെ ൪ ഹിസ്പ്ററി ഒഫ്‌ ദി കന്ത്യത്‌ 
മാഷണാര്‌ മകാണ്ഗ്രമ്പ്‌ വോള്യം 2 (ബോംബെ ; 1946.47) പു. 228 കാണുക 


114 


കേരളപഠനങ്ങള്‍ 5 


തമ്മിലുള്ള വടംവലികളൊക്കെ നടന്നത്‌ ഈ 
സാഹചര്യത്തിലാണല്ലൊ. 


ത്രങ്ടി്‌ തെക്കന്‍ കേരളത്തിന്‍െറ തീരപ്ര 
ദേശങ്ങളിലെ മാപ്പിളമാര്‍ക്കിടയില്‍ ആരംഭി 
ക്കുകയും 'ഐക്യസംഘ'ത്തിന്‍െറ സംഘടിത 
പ്രവര്‍ത്തനങ്ങളായി വളരുകയും ചെയ്ത 
മുസ്‌ലിം സാമൂഹ്യപരിഷ്കരണപ്രസ്ഥാനം 
മാപ്പിളമാര്‍ക്കിടയില്‍ ഒരു പൂതിയ യോജിപ്പും 
സ്വന്തം ഭാഗധേയത്തെക്കുറിച്ച്‌ പുതിയൊരവ 
ബോധവും സൃഷ്ടിച്ചിരുന്നു. മുമ്പത്തെ തീവ്ര 
വാദസ്വഭാവമുള്ള ആധുനിക(പാശ്ചാത്യുവി 
രുദ്ധ ബോധത്തിന്‍െറ സ്ഥാനത്ത്‌ ഇസ്‌ലാമി 
കാവരണമുള്ള ആധുനികാഭിലാഷങ്ങള്‍ രൂപം 
കൊണ്ടുകഴിഞ്ഞിരുന്നു. ധനവാന്‍മാരും വിദ്യാ 
ഭ്യാസം ലഭിച്ചവരുമായ മാപ്പിളമാര്‍ക്കിടയി 
ലാണ്‌ ഈ മാറ്റം ആദ്യമായുണ്ടായത്‌. 
സ്വത്തുള്ളവര്‍ക്കുമാത്രം വോട്ടുള്ള 1934ലെ 
തെരഞ്ഞെടുപ്പില്‍ അവരാണ്‌ മുസ്‌ലിംലീഗി 
നോടനുഭാവമുള്ള അബ്ദുള്‍ സത്താര്‍ സേട്ടു 
വിനെ വിജയിപ്പിച്ചത്‌. കൂടുതല്‍ ബ്രിട്ടീഷ്വി 
രുദ്ധ തീവ്രതയുണ്ടായിരുന്ന കോണ്‍ഗ്രസ്സ്ഥാ 
നാര്‍ത്ഥി മുഹമ്മദ്‌ അബ്ദു റഹ്മാന്‍ സാഹി 
ബിനെ അവര്‍ കയ്യൊഴിയുകയായിരുന്നു. 
മേല്‍ക്കിടമാപ്പിളമാര്‍ ദേശീയതയിലൂടെ 
(ഖദര്‍, ലളിതജീവിതം, ത്യാഗം എന്നിവയിലൂ 
ടെയെല്ലാം) മോചിതരാവുക എന്നതില്‍നിന്ന്‌ 
മാറിയതിനെ ഇത്‌ സൂചിപ്പിച്ചു. ഈ മാറ്റം 
താമസിയാതെ മാപ്പിളബഹുജനങ്ങളും സ്വീക 
രിക്കുകയാണുണ്ടായത്‌. 


(മുത്ത്‌ മുപ്പതുകളിലെയും നാല്‍പതുക 
ളിലെയും രാഷ്ട്രീയപ്രവര്‍ത്തനങ്ങള്‍ക്കിട 
യില്‍ സ്വന്തം സ്വത്വത്തെക്കുറിച്ചുള്ള ഒരു 
പുതുബോധം - ഇസ്‌ലാമികവും ഭാരതീയവും 
കേരളീയവുമായ സവിശേഷതകള്‍ കലര്‍ന്നു 
ണ്ടായ ഒരു സ്വത്വത്തെക്കുറിച്ചുള്ള ബോധം - 
മാപ്പിളമാരില്‍ ക്രമത്തിലൂണര്‍ന്നു. ഈ 
പുതിയ സ്വത്വബോധത്തെ മുപ്പതുകളിലെയും 
നാല്‍പതുകളിലെയും വിക്ഷുബ്ധമായ 
രാഷ്ട്രീയ പ്രവര്‍ത്തനങ്ങള്‍ക്കിടയില്‍ പ്രതിനി 
ധീകരിച്ചത്‌ മുസ്‌ലിംലീഗാണ്‌. അതിനുശേഷം 
ഈ പുതുസ്വത്വത്തിന്‍േറതായ മാന്ത്രികവ 


കേരളപഠനങ്ങള്‍ 5 


കേരളപഠനങ്ങള്‍ 
ര്‍് 


ദളിതകര്‍ഷകസമൂഹവും 
സാമ്പത്തിക 


ഉന്നമനവും ക 
ഒരു ഗ്രാമചിത്രം 


പി. ശിവാനന്ദന്‍ 


ലയം ഭേദിച്ച്‌ മാപ്പിളമാരെ സ്വീകരിക്കാന്‍ 
കോണ്‍ഗ്രസടക്കമുള്ള ഒരു പാര്‍ട്ടിക്കും കഴി 
ഞ്ഞിട്ടില്ല. 


ആദ്‌ 


അത്യധികം വിഭജിതമായ കേരളസമൂഹ 
ത്തിന്‍െറ രാഷ്ട്രീയത്തില്‍ മുസ്ലിംലീഗിന്‌ 
ഇന്ന്‌ പ്രധാനപ്പെട്ടൊരു സ്ഥാനം ലഭിച്ചിരി 
ക്കുന്നു. മാര്‍ക്‌സിസ്റ്റ്‌ കമ്യൂണിസ്‌റ്റ്‌ പാര്‍ട്ടിയെ 
പ്പോലൊരു 'കാഡര്‍' പാര്‍ട്ടിയോടൊപ്പമെന്ന 
പോലെ ഇന്ദിരാകോണ്‍ഗ്രസിനെപ്പോലൊരു 
പൊതുജനപ്പാര്‍ട്ടിയോടൊപ്പവും പ്രവര്‍ത്തി 
ക്കുമ്പോള്‍ (അധികാരം പടങ്കിടുമ്പോഴും) 
സ്വന്തം ബഹുജനാടിസ്ഥാനം നഷ്ടപ്പെടാതെ 
നിലനിര്‍ത്താനാവുമെന്ന്‌ കേരളത്തിലെ 
ഇന്ത്യന്‍ യൂണിയന്‍ മുസ്‌ലിംലീഗ്‌ തെളിയിച്ചി 
രിക്കുന്നു? കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത്‌ 
ഇത്രയും വര്‍ഷങ്ങളായി നിലനിന്നിട്ടുള്ള 
മുസ്‌ലിംലീഗ്‌ ഗാരവത്തിലെടുക്കേണ്ടതരം 
ഒരു വര്‍ഗ്ഗീയസംഘട്ടനത്തെയെങ്കിലും സൃഷ്ടി 


115 


1 
ക്കാന്‍ ശ്രമിച്ചതായുള്ള ആരോപണത്തിന്‌ 
ഇതുവരെ വിധേയമായിട്ടില്ല എന്നത്‌ ശ്രദ്ധേയ 
മാണ്‌. കേരളത്തിലെ മാപ്പിളസമുദായത്തി 
ന്‍െറ ക്ഷേമത്തിനും പുരോഗതിക്കുംവേണ്ടി 
ശ്രമിക്കുന്ന പാര്‍ട്ടിയായി നിലനില്‍ക്കുന്നതില്‍ 
അത്‌ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്‌. 


ബാബ്റിമസ്ജിദ്‌ തകര്‍ക്കപ്പെട്ടതിനു 
ശേഷം അഖിലേന്ത്യാമുസ്ലിംതാല്‍പര്യ 
മെന്ന്‌ കരുതപ്പെടുന്നതിന്‍െറ സമ്മര്‍ദ്യമുള്ള 
സാഹചര്യത്തില്‍ കേരളത്തിലെ മുസ്ലിംലീഗ്‌ 
സ്വന്തമായ കേരളീയസ്വത്വത്തില്‍ ഏറെയു, 
ന്നാതെ (ഇസ്‌ലാമികസ്വത്വത്തില്‍ കൂടുതലൂ 


ന്നിക്കൊണ്ട്‌) നില്‍ക്കേണ്ടിവരുന്ന അവസ്ഥയു 
ണ്ടായിരിക്കുന്നു.? ഈ അവസ്ഥയുടേതായ 
പ്രശ്‌നങ്ങള്‍ മുസ്‌ലിംലീഗ്‌ ഏറു വിധത്തില്‍ 
പരിഹരിക്കുമ്യൊനത്‌ കേരളരാഷ്ട്രീയത്തില്‍ 
ഗ്രരവത്തിലെടുക്കേണ്ടതരം അനന്തരഫലങ്ങ 
ഉുണ്ടാക്കുന്നതാണ്‌. 

പ്രാദേശികവും (കേരളീയം) ഇസ്‌ലാമി 
കരവുമായ സ്വത്വത്തെ നിലനിര്‍ത്തിക്കൊണ്ടു 
തന്നെ മതേതര (്രര്‍ഗ്ലീയമല്ലാത്ത) 
രാഷ്ട്രീയത്തില്‍ പങ്കെടുക്കാനുള്ള കഴിവിനെ 
ആശ്രയിച്ചിരിക്കും കേരളത്തില്‍ മുസ്‌ലിം 
ലീഗിന്‍െറ ഭാവി. മ] 


ഷിംല ശം ത്താ 

29 1967-69 കാലത്ത്‌ മാര്‍ക്‌സിസ്‌റ്റ്‌ കമ്യൂണിസ്‌റ്റ്‌ പാര്‍ട്ടിയുമായും, 97080 കാലത്തും 1982-87 
കാലത്തും 1991 മുതലിന്നുവരെയും കോണ്‍ഗ്രസുമായും മുസ്ലിംലീഗ്‌ സംസ്ഥാനത്തിലെ 
ഭരണാധികാരം പട്ിട്ടിടടുണ്ട്‌ . മില്ലര്‍, മാപ്പിഴ മുസ്ലിം, പൂ. 353. 


30 ബാബ്റി മസ്ജിദ്‌ തകര്‍ത്തതില്‍ ഇന്ിരാകോണ്‍ഗ്രസിന്‌ പരേര്‍ക്ഷമായി പങ്കുള്ളത്‌ കണ്ടില്ലെന്ന്‌ 
നടിച്ചുകൊണ്ട്‌ മുസ്‌ലിംലീഗ്‌ കോണ്‍ഗ്രസിനോടൊപ്പം കേരളത്തില്‍ അധികാരം പടങ്കിടുന്നതിനെ 
കുറ്റപ്പെടുത്തുമ്പോള്‍ മുസ്‌ലിംലീഗിന്‍െറ മൂന്‍ പ്രസിഡണ്ട്‌ ഇബ്രാഹിം, സുലൈമാന്‍ സേട്ടു 
പ്രതിനിധീകരിക്കുന്നത്‌ രാഷ്ട്രീയവല്‍ക്കരിക്കപ്പെട്ട അഖിലേന്ത്യാമുസ്ലിംവികാരങ്ങളെയാവാം. പക്ഷെ 
മൂസ്ലിംലീഗിനന്‍െറ കേരളഘടകത്തിന്‌ കേരളത്തിലെ മുസ്ലിംജീവിതത്തിന്‍െറ യാഥാര്‍ത്ഥ്യങ്ങളുമായി 
ബന്ധപ്പെട്ടതും വളരെ വ്യത്യസ്തവുമായ കാഴ്ചപ്പാടാവാം ഈ പ്രശ്നത്തെക്കുറിച്ചുള്ളത്‌. 


116 കേരളപഠനങ്ങള്‍ 5 


പഴശ്ശിരേഖകളുടെ ചരിത്രം 


കെ. കെ. എതി. കുദുച്ഛ്‌ 


മജോസ്പഫ്‌ സ്വ്കരിയ (എഷ്ഥി., പഴുക്ലിമമഖകള്‍, 
സകരിയാ സ്വക്കരിയ (ജന. എഡ്ധി., ട്യുങ്ങിഞ്ങത്‌ സ്രീമു(കചാശമചയികെ 
മലയാളം കൈയെഴുതമുഗ്രമ്ഥങ്ങളുടെ പരമ്മര 27 


(്രത്ങനാമ്ശയേതി 
മാഷ 


 കേരളപഠനമകഷ്രദ്ദം, സ്വെന്റ്‌ ബെരീക്ക്മമനീസ്സ്‌ 
799.) വിതരണം ഡി. ന്ധി. ബുക്ക്സ്‌ കോട്ടയം 


ക്ഥില 62 രുപ 


ഹെര്‍മന്‍ ഗുണ്ടര്‍ട്ടിന്‍െറ രേഖാശേഖരങ്ങ 
ളില്‍നിന്നും ജര്‍മ്മനിയിലെ ട്യൂബിങ്ങൻ 
സര്‍വ്വകലാശാലാലൈബ്രറിയില്‍ സൂക്ഷിച്ചി 
രിക്കുന്ന തലശ്ശേരി രേഖകളിലെ നാലാംവോ 
ള്യവും പന്ത്രണ്ടാം വോള്യവും ചേര്‍ത്തു സ്ക 
റിയാ സക്കറിയയുടെ മുഖവുരയോടും 
ജോസഫ്‌ സ്കറിയയുടെ എഡിറ്റോറിയല്‍ കുറി 
പ്പോടും കൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്‌ പഴ 
ശ്രിമാമഖകശി എന്ന ഈ രേഖാസമാഹാരം. 
ജര്‍മ്മനിയില്‍ 
ആഘോഷത്തില്‍ പങ്കെടുത്ത മലയാളി പ്രതി 


നിധിസംഘത്തിനു മുമ്പാകെ, ഗുണ്ടര്‍ട്ട്‌ തന്‍െറ 


ഗുണ്ടര്‍ട്ട്ചരമശതാബ്ദി 


മരണത്തിന്നുമുമ്പുള്ള ജീവിതകാലം ചെലവ 
രിച്ച കാല്‍വിലെ മേയര്‍ ഫെര്‍ബട്ടു കാള്‍ 
ചെയ്ത അനുമോദന പ്രസംഗവും ട്യൂബിങ്ങൻ 


കേരളപഥനങ്ങള്‍ 5 


സര്‍വ്വകലാശാലയിലെ സെമിനാര്‍ ഫോര്‍ 
ഇന്‍ഡോളജി ആന്‍ഡ്‌ കമ്പാരറ്റീവ്‌ ഹിസ്റ്ററി 
ഒഫ്‌ റിലീജിയന്‍സ്‌ മേധാവി ഹെന്‍റിക്‌ 
വോണ്‍ സ്റ്റെയിറ്റന്‍ക്രോണ്‍, ഗുണ്ടര്‍ട്ട്‌ സമ്മേ 
ഉനത്തില്‍ചെയ്ത ഉദ്ഘാടനപ്രസംഗവും ഏ, 
പി. ആന്‍ഡ്രൂസ്‌കുട്ടി പഴശ്ശിരേഖകളുടെ വാക്യ 
വിചാരസൂചനകള്‍ വ്ൃക്തമാക്കിക്കൊണ്ടെഴു 
തിയ ഭാഷാശാസ്ത്രപരമായ മറ്റൊരു ലേഖ 
നവും ഈ രേഖകളുടെ ആമുഖമായി നല്‍കി 
യിരിക്കുന്നു. ഇംഗ്ലീഷ്‌ ഈസ്റ്റിന്ത്യാകമ്പനി 
1796 ജൂണ്‍ 23നു പുറപ്പെടുവിച്ച ഒരു പരസ്യം 
മൂതല്‍ രണ്ടു കൊട്ട നമ്പ്യാര്‍ക്ക്‌ പാലോറ 
എമ്മന്‍ എഴുതിയ തിയ്യതി ഇല്ലാത്ത എഴുത്തില്‍ 
(രേഖ 255എ) ഈ സമാഹാരം അവസാനി 
ക്കുകയും ചെയ്യുന്നു. തൊട്ടുമുമ്പുള്ള രേഖ 


117 


(രേഖ 254എ) 979 വൃശ്ചികമാസം കേണല്‍ 
മാ്ടിസോര്‍ മാളിയത്തു താഴ ചെറിയ രാജാ 
ആധുനി ക ക്കന്‍മാര്‍ക്ക്‌ എഴുതിയ (1804) ഒരെഴുത്താണ്‌. 
1) ഇപ്രകാരം ഏട്ടുവര്‍ഷത്തോളം വരുന്ന “കാല 
വൈദ്യശാസ്ത്രത്തെപ്പറ്റി യളവില്‍ കോട്ടയത്തെയും പരിസരത്തെയും 


ശരിയായ അറിവ്‌ രാജാക്കന്‍മാരും ജന്‍മിമാരും കമ്പനിയു 
മായും കമ്പനി അവരുമായും നടത്തിയ എ 
നേടാന്‍ ഴുത്തുകുത്തുകളാണ്‌ ഈ സമാഹാരത്തി 
ഒരു സമ്പൂര്‍ണ്ണ ലുള്ളത്‌. 
ആരോഗ്യമാസിക ഗുണ്ടര്‍ട്ട്‌ തന്‍െറ നിഘണ്ടുവില്‍ ടെലി 
പറി റിക്കാഡ്‌സ്‌ എന്നതിന്‍െറ ചുരുക്കമായി 
ടി. ആര്‍. എന്ന സൂചകത്തോടെ ഈ രേഖക 
ളില്‍നിന്നും പദങ്ങളും പ്രയോഗങ്ങളും ഉപ 


പ യോഗിച്ചതായി കാണാം. ബ്രിട്ടീഷുകാരുടെ 
നമ്മുടെ 
[1] കണ്ണില്‍ ഒരു കലാപകാരിയായ കോട്ടയം കേര 


നി [ ഉവര്‍മ്മ അഥവാ പഴശ്ശീരാജാവിന്‍െറ 24 
യന്‍ കത്തുകളും കമ്പനി അദ്ദേഹത്തിനെഴുതിയ 11 


കത്തുകളും മാത്രമാണ്‌ 255 രേഖകളുള്ള ഈ 
ശേഖരത്തില്‍. കോട്ടയത്തു നടന്ന 1780 
കളിലെ ടിപ്പുവിന്‍െറ ആക്രമണത്തിന്നുശേ 
ഷവും 1762ല്‍ ശ്രീരംഗപട്ടണം സന്ധിപ്രകാരം 
ബ്രിട്ടീഷുകാര്‍ മലബാര്‍ പിടിച്ചടക്കിയതിനു 

ഒറ്റപ്രതി : അഞ്ചുരൂപ ശേഷം "798വരെയും പഴശ്ശി രാജാവു ബ്രിട്ടീ 
വാര്‍ഷിക വരിസംഖ്യ : അമ്പതുരൂപ ഷുകാരുമായി, പ്രത്യേകിച്ചു ബോംബെ കമ്മീ 
ഷണര്‍മാരുമായും ജോയിന്‍റു കമ്മീഷണര്‍മാ 
രൂമായും മലബാര്‍ സൂപ്പര്‍വൈസര്‍മാരു 
മായും ധാരാളം കത്തിടപാട്‌ നടത്തുകയുണ്ടാ 
യിട്ടുണ്ട്‌. ഈ കത്തുകളില്‍ പലതും തലശ്ശേരി 
ഫാക്ടറി ഡയറികളിലും, സ്വീകരിച്ച കത്തു 
കളും അയച്ച എഴുത്തുകളും അടങ്ങിയ വോള്യ 
ങ്ങളിലും മലബാര്‍ കമ്മീഷണര്‍മാരുടെ ഡയ 
റികളിലും മിലിറ്ററി കണ്‍സല്‍ട്ടേഷനുകളിലും 
റവന്യൂബോര്‍ഡ്‌ കണ്‍സല്‍ട്ടേഷനുകളിലും 
പഴശ്ശികലാപം സംബന്ധിച്ച റിപ്പോര്‍ട്ടുക 
ളിലും വ്യാപിച്ചു കിടക്കുന്നു. തമിഴ്‌നാട്‌ 
ആര്‍ക്കൈവ്സിലും ന്യൂദല്‍ഹിയിലെ നാഷ 
ണല്‍ ആര്‍ക്കൈവ്സിലും ലണ്ടനിലെ ഇന്ത്യാ 


കോദ്പ്വികള്‍, ഏജന്‍സി, പരസ്യം 


എന്നിവയ്ക്കു ബന്ധപ്പെടുക 


൭ 


ചിത്തിര പബ്ലിഷേഴ്‌സ്‌ ഓഫീസ്‌ ലൈബ്രറി ആന്‍ഡ്‌ റിക്കാഡ്സിലും 
മാണിക്കത്ത്‌ റോഡ്‌ ഈ കത്തുകളും രേഖകളും ഗവേഷകര്‍ക്കു 
കൊച്ചി . 682 016 ലഭ്യമാണുതാനും. അവയെല്ലാംതന്നെ ഇംഗ്ലീ 
ഷിലേക്കു വിവര്‍ത്തനം ചെയ്തിട്ടുള്ളവയാ 
ണെന്ന ഭാഷാപരമായ പരിമിതിമാത്രമാണു 


118 കേരളപഠനങ്ങള്‍ 5 


ള്ളത്‌. ഇത്രയധികം രേഖകള്‍ പഴശ്ശിയുടെ 
കലാപം സംബന്ധിച്ചു നിലവിലിരിക്കുമ്പോള്‍ 
രണ്ടുഡസന്‍ കത്തുകള്‍ പഴശ്ശീരാജാവിന്‍േറ 
തെന്ന കാരണത്താല്‍ പഴുക്സിമാലകശ്‌ എന്ന 
പേരില്‍ പ്രസിദ്ധീകരിക്കുന്നതില്‍ വളരെ പരി 
മിതികളുണ്ടെന്നു പറയേണ്ടിവരുന്നു. ഗുണ്ടര്‍ട്ട്‌ 
സൂചിപ്പിച്ചതുപോലെ തലശ്ശേരി രേഖകള്‍ 
എന്നുതന്നെയായിരിക്കും ഇതിന്‍െറ ഉചിത 
മായ ശീര്‍ഷകം. 


ഈ പ്രസിദ്ധീകരണത്തിന്‍െറ ഗുണം ചരി 
ത്രപരമായ പഠനത്തിനെന്നതിനേക്കാള്‍ ഭാഷാ 
ശാസ്ത്രപരമായ പഠനത്തിനാണെന്നു പറയേ 
ണ്ടിയിരിക്കുന്നു. എന്തെന്നാല്‍ ഈ രേഖകളെ 
ല്ലാംതന്നെ പരിശോധിക്കുവാനും പഠിക്കു 
വാനും അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ടു 
ചരിത്രഗ്രന്ഥങ്ങള്‍ രചിക്കുവാനും ഈ ഗവേ 
ഷകനടക്കമുള്ള (കേരളഭാഷാ ഇന്‍സ്റ്റിറ്യയൂട്ട്‌ 
1980ല്‍ പ്രസിദ്ധീകരിച്ച പഴ്സ്‌? സമരക്ങശ്‌ 
കാണുക) പലര്‍ക്കും കഴിഞ്ഞിട്ടുണ്ട്‌. 
ആര്‍ക്കൈവുകളിലെ മലബാര്‍ കലക്ടറേറ്റ്‌ 
രേഖകളില്‍ ഇവയുടെ വിവര്‍ത്തനങ്ങള്‍ ലഭ്യ 
മാണ്‌. “കലാപകാരികളുടെ പക്ഷത്തുനിന്നും 
ആധികാരികമായി യാതൊരുരേഖയും ഇതു 
വരെ നമുക്കു ലഭ്യമായിരുന്നില്ല; കിട്ടാന്‍ 
സാദ്ധ്യതയില്ലെന്ന്‌ പല ചരിത്രകാരന്‍മാരും 
വിശ്വസിച്ചിരുന്നു....ഇക്കാര്യം ഡോ. കെ. കെ. 
എന്‍. കുറുപ്പിന്‍െറ ഗവേഷണഗ്രന്ഥങ്ങളില്‍ 
ഖേദപൂര്‍വ്വം സൂചിപ്പിച്ചിരിക്കുന്നു" എന്ന്‌ 
ജോസഫ്‌ സ്‌കറിയ ചൂണ്ടിക്കാടുന്നു (പു. | 111- 
| 1൧) ഈ ഗ്രന്ഥത്തെപ്പറ്റി അതര്‍ഹിക്കാത്ത 
ഒരു പ്രാധാന്യത്തിന്‍െറ പ്രഖ്യാപനമാണി 
തെന്നു തോന്നുന്നു. പഴശ്ശിസമരങ്ങളുടെ 
ചരിത്രം രചിക്കുമ്പോഴും അതു ബ്രിട്ടീഷാധി 
പത്യത്തിന്‍െറ ചരിത്രംമാത്രമായി മാറുന്നു 
വെന്ന്‌ ഈ ലേഖകന്‍ പളുക്സിസ്ധമരങ്ങള്‍ി എന്ന 
ഗ്രന്ഥത്തിന്‍െറ കുറിപ്പില്‍ പ്രസ്താവിച്ചിട്ടുണ്ട്‌. 
എന്തെന്നാല്‍ കലാപകാരികളുടെ ലക്ഷ്യം, 
സംഘടന, പ്രത്യയശാസ്ത്രം, പ്രവര്‍ത്തനരീതി 
തുടങ്ങിയ ഒരു കലാപത്തിന്‍െറ വിവിധവശ 
ങ്ങള്‍ സൂചിപ്പിക്കുന്നരേഖകള്‍ കിട്ടുന്നി 
ല്ലെന്നും കിട്ടാനിടയില്ലെന്നും സൂചിപ്പിച്ചത്‌ ഒരു 
യാഥാര്‍ത്ഥ്യം മാത്രമാണ്‌. പഴുഗ്ലിമഷകശ്‌ 


കേരളപഠഥനങ്ങള്‍ 5 


[ 11.1.) 


1 89, പസ 8൦200 
നനഥിടടധ൦ - 680 001 


800 


ഥൂ ംംംം। ടട ; 6 ഗോ 
ഭേ ൭ 1//ഭടിദന 0ധിഡന്൫ 
൭40൨1൨ 0ഭസ്്യ & 16൫൬ 5600൬0 
4ട. 150 


ന ഷംപംം & ന്ഭഠ്നഠ!ഠമു റ 
൭ 69നടടന ന്ധ 
൫: ൧/ം൬ന്വാ। &ട 100 


[28] £ഠ൦10റ്റ0। |ന്ാദറിഠടന : 1൩ 
8൦1000 2൭൦005൧൨ ൦ £ധന൯൧൭. 
900-1900 
മ ഷ്ഭം10/ ഗാട്യം &ട 195 


ഥൂനം ടംഗ്ഘന //ടിടന ഘട: 
81൦04881 00580൩ 10൨ 
ചട ഗം്യ ൦0 & 85 


ഥു നിന 1൯൫ 6൦0 ; "യന, 
$ധടിഠ/നഠ01 4൮0൯ ൨ റിം 
വറ ന, 150 


ശൂനം 6: ൦൯: 4ഥ 01001 
11൭൦൨ ൭ റി 
80000മ ഥു & നായ 
ശേം, & 125 


ശൂ ൧ദഠഠ॥ഠറ്മിഡ്യ 11600 : 76൦൩൦109) 
0 ഠ്വ്ധഭ ൨൦, ന്നാ ഹ്‌ 
1൭0/65! 149210 1൭ 0൯5൭0 00. 
8 ഠേ ൧൫൭൭, &ട 90 


ശൂനം €ധധര ൦! 0൯55 : ॥616ഠി0ന൭ 
6൫ £സിയറനടല! & 0൭/81൦0നദന7 
8 1/0 5൮൦ ഠ്‌ 08, &ട 250 


ഉത്തരകേരളത്തിലെ 
വിശുദ്ധവനങ്ങള്‍ 
കാവുകളെക്കുറിച്ച്‌ ഒരു 


നാടോടി-സംസ്കാരപഠനം 


ഇ. ഉണ്ണികൃഷ്ണന്‍ 


പ്രസാധനം 

ജീവരേഖ 
മറ്റത്തൂര്‍ (പോസ്‌റ്റ്‌ 

കൊടകര (വഴി) , തൃശൂര്‍ 680 692 


വില തപാലില്‍ 30 രൂപ 


എന്നുപറയുന്ന ഈ പ്രസിദ്ധീകരണത്തിലെ 


രേഖകളെല്ലാംതന്നെ തലശ്ശേരി ഫാക്ടറി 
റിക്കാഡ്സ്‌, മലബാര്‍ കലക്ടറേറ്റ്‌ റിക്കാഡ്‌സ്‌ 
എന്നിവയില്‍ ഇംഗ്ലീഷുഭാഷയില്‍ ലഭ്യമാണു 
താനും. ചരിത്രകാരന്‍മാര്‍ ആരും കാണാത്ത 
രേഖകള്‍ പഴ്ശിസമരങ്ങള്‍ സംബന്ധിച്ചു 
ട്യൂബിങ്ങനില്‍ ഉണ്ടെന്നും അവ പ്രസിദ്ധീകരി 
ക്കുന്നുവെന്നും തോന്നിക്കുമാറുള്ള ആമുഖ 
ക്കുറിപ്പുകളും മറ്റും തെറ്റിദ്ധാരണ ഉളവാക്കു 
വാന്‍മാത്രം സഹായിക്കുമെന്നു തോന്നുന്നു. 
ഒരുപക്ഷെ ഈ രേഖകളുടെ എഡിറ്റര്‍ ഈ 
ഇംഗ്ലീഷ്‌ രേഖകളുമായി വേണ്ടത്ര പരിചയ 
പ്പെടാത്തതുകൊണ്ടാണ്‌ ഇത്തരം അവകാശ 
വാദം ഉന്നയിക്കുന്നതെന്നു സമാധാനിക്കാം. 


ഇത്തരത്തിലല്ലാതെ ഈ രേഖകളുടെ 
പ്രസിദ്ധീകരണത്തിന്‌ അതിന്‍േറതായ പ്രാധാ 
ന്യമുണ്ടെന്നു പറയാം. പതിനെട്ടാംനൂറ്റാണ്ടി 


120 


ന്‍െറ നഷ്ടപ്പെടുപോയ ഗദ്യരീതി, സാമൂഹ്യ 
ഘടനയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന സാങ്കേ 
തികപദങ്ങള്‍, പ്രാദേശികമായ കുടുംബനാമ 
ങ്ങള്‍, സ്ഥലനാമങ്ങള്‍, തുടങ്ങിയ കാര്യങ്ങ 
ളില്‍ ഈ രേഖകള്‍ പുതിയ പഠനഗവേഷണ 
ങ്ങള്‍ക്കു സഹായകമാണ്‌. ഈ രേഖകളില്‍ 
പ്രതിപാദിക്കുന്ന കുടുംബങ്ങളില്‍ ഏതെല്ലാം 
ഇന്നു നിലനില്‍ക്കുന്നുവെന്നുള്ള ഒരു പരിശോ 
ധനയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്‌. ഒരു 
പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക മേഖലയില്‍ 
നിന്നും രൂപംകൊണ്ടരേഖകള്‍ അതേ 
പശ്ചാത്തലത്തിലേക്ക്‌ അഥവാ ആ പ്രദേശ 
ത്തേക്ക്‌ മടക്കിക്കൊണ്ടുവരണമെന്ന കാര്യ 
ത്തില്‍ പക്ഷാന്തരമില്ല. അങ്ങനെ 
നോക്കുമ്പോള്‍ മലയാളത്തിന്‍െറ മണ്ണില്‍നി 
ന്നും നഷ്ടപ്പെട്ട്‌ ചരിത്രപരമായ കാരണങ്ങ 
ളാല്‍ ട്യൂബിങ്ങനില്‍ സൂക്ഷിച്ചുവെച്ചിടുള്ള ഈ 
രേഖകള്‍ പകര്‍പ്പുകളാണെങ്കിലും ഇവിടെ 
കൊണ്ടുവരികയും അത്‌ അച്ചടിച്ചു സംരക്ഷി 
ക്കുകയും ചെയ്തത്‌ ശ്ലാഘനീയമാണ്‌. അതാ 
വട്ടെ ചരിത്രത്തിനെന്നതിനേക്കാള്‍ ഇവി 
ടുത്തെ ജീവിതത്തോടു 
ചെയ്തിട്ടുള്ള ഒരു സേവനമാണെന്നു പറയേ 
്ടിയിരിക്കുന്നു. എഡിറ്ററുടെ പഠനത്തില്‍ (പു. 
0) കൊല്ലവര്‍ഷം 971ലെ ഒരു രേഖയില്‍ 
കാണുന്ന പണത്തെ 83 രൂപയായി സൂചിപ്പി 
ക്കൂന്നു. അന്നു പ്രചാരത്തിലുള്ള നാണയം 
പണംതന്നെയായിരുന്നു. മൂന്നര മുതല്‍ നാലു 
വരെ പണമായിരുന്നു ഒരുറുപ്പിക. 


സാംസ്‌കാരിക 


കെട്ടും മട്ടും ഉയര്‍ന്നനിലവാരം പുലര്‍ 
ത്തുന്ന ഈ ഗ്രന്ഥം ചരിത്രകുതുകികള്‍ക്കും 
ഭാഷാഗവേഷകര്‍ക്കും ഉപയോഗപ്രദമാണ്‌. 
സെന്‍റ്‌ ബര്‍ക്ക്മാന്‍സ്‌ കോളേജിലെ കേരള 
പഠനകേന്ദ്രത്തിന്‍െറ ഇത്തരത്തിലുള്ള പ്രവര്‍ 
ത്തനങ്ങളില്‍ വിജയം ആശംസിക്കുന്നു. 0 


സ്വാതന്ത്ത്യപ്പിറവി 


കെ. കെ. എന്‍. കുഠുപ്പ്‌ 


എ.സി. കണ്ണന്‍നായര്‍ 1898 ജൂലൈ 
മാസത്തില്‍ പഴയ കാസറഗോഡു താലൂ 
ക്കിലെ ഏച്ചിക്കാനത്തു ചിറക്കര വീട്ടില്‍ 
ജനിച്ചു. ജന്‍മികുടുംബം. മടിക്കൈഗ്രാമത്തി 
ന്‍െറ പട്ടേല്‍ സ്ഥാനം ഈ കുടുംബക്കാര്‍ക്കാ 
യിരുന്നു. സെക്കണ്ട്‌ ഫാറത്തോടെ കണ്ണന്‍നാ 
യര്‍ ഓപചാരിക വിദ്യാഭ്യാസംനിര്‍ത്തി. 
എന്നാല്‍ സ്വപ്രയത്നത്താല്‍ മലയാളത്തിലും 
കന്നഡ, തമിഴ്‌, ഇംഗ്ലീഷ്‌ ഭാഷകളിലും 
പ്രാവീണ്യം നേടി. കെ. പി. കേശവമേനോന്‍ 
എഴുതിയ ഗാന്ധിജിയുടെ ജീവചരിത്രം 
1920ല്‍ വായിച്ചത്‌ വഴിത്തിരിവായി. 1924 
മുതല്‍ കോണ്‍ഗ്രസില്‍. പയിനി കേളുനായര്‍, 
കെ. ടി. കുഞ്ഞിരാമന്‍ നമ്പ്യാര്‍ എന്നിവരോ 
ടൊപ്പം 1925ല്‍ ഹോസ്ദുര്‍ഗ്‌ കോണ്‍ഗ്രസ്‌ 
സമിതി രൂപീകരിച്ചു. തുടര്‍ന്ന്‌ 16 വര്‍ഷം 
സമിതിയുടെ പ്രസിഡണ്ട്‌. 20 വര്‍ഷത്തോളം 
കെ. പി. സി. സി. അംഗം. 1926ല്‍ വെള്ളി 
ക്കോത്ത്‌ വിജ്ഞാനദായിനി വിദ്യാലയം സ്ഥാ 
പിക്കൂന്നതിന്‌ മുന്‍കൈയെടുത്തു. കേരളീയന്‍, 
കെ. മാധവന്‍ തുടങ്ങി പ്രമുഖരായ നിരവധി 
സ്വാതന്ത്യസമര പ്രവര്‍ത്തകര്‍ വിദ്യാഭ്യാസം 
നേടിയ ഈ വിദ്യാലയം വടക്കെമലബാറിലെ 
ദേശീയപ്രസ്ഥാനത്തിന്‍െറ കേന്ദ്രബിന്ദുവായി 
രുന്നു. 1927ല്‍ മംഗലാപുരത്ത്വച്ച്‌ ഗാന്ധി 
ജിയെ കണ്ടതിനെ തുടര്‍ന്ന്‌ മുഴുവന്‍ സമയ 
(കോണ്‍ഗ്രസ്‌ പ്രവര്‍ത്തകനാവാന്‍ തീരുമാന 
മെടുത്തു. അതേവര്‍ഷം മദിരാശിയില്‍നടന്ന 


കേരളപഠനങ്ങള്‍ ട 


കോണ്‍ഗ്രസ്‌ സമ്മേളനത്തിലും പങ്കെടുത്തു. 
1928ല്‍ പയ്യന്നൂരില്‍ കോണ്‍ഗ്രസ്‌ സമ്മേളനം 
സംഘടിപ്പിക്കുന്നതിന്‌ നേതൃത്വം നല്‍കി. 
1929ല്‍ ശക്മ? മാസികയുടെ പ്രസാധനത്തിന്‌ 
പ്രമുഖ പങ്ക്‌ വഹിച്ചു. 1920കളില്‍ മിശ്രഭോ 
ജനം നടത്തുകമാത്രമല്ല സ്വന്തം വീട്ടില്‍ ഒരു 
അധദകൃതനെ താമസിപ്പിക്കുകകൂടി ഉണ്ടായി. 
1930ലെ സിവില്‍ നിയമലംഘന പ്രക്ഷോഭ 
ത്തില്‍ പങ്കാളിയായി. ഉപ്പ്‌ സത്യാഗ്രഹത്തില്‍ 
പങ്കെടുത്തതിനെ തുടര്‍ന്ന്‌ ജയിലില്‍ അടയ്ക്ക 
പ്പെട്ടു. പുത്തൂര്‍ സബ്ജയിലില്‍ രണ്ടാഴ്ച 
തടവ്‌. 1934ല്‍ കോണ്‍ഗ്രസ്‌ സോഷ്യലിസ്റ്റ്‌ 
പാര്‍ട്ടി രൂപീകരിക്കപ്പെട്ടപ്പോള്‍ അതിലംഗ 
മായി. എന്നാല്‍ പാര്‍ട്ടിയുടെ ഗാന്ധിവിമര്‍ശ 
നത്തോട്‌ യോജിപ്പില്ലായിരുന്നു. പി. കൃഷ്ണ 
പിള്ള, എ. കെ. ഗോപാലന്‍, ഇ. എം. എസ്‌. 
നമ്പൂതിരിപ്പാട്‌ എന്നിവരുമായി വളരെ 
അടുപ്പം. 1941 ജനുവരിയില്‍ വ്യക്തി സത്യാ 
ഗ്രഹം അനുഷ്ഠിച്ചു. തുടര്‍ന്ന്‌ ബെല്ലാരി, ആലി 
പൂരം ജയിലുകളില്‍ ആറുമാസം തടവ്‌. ജയില്‍ 
വിട്ട ഉടനെ സമരത്തില്‍ വീണ്ടും പങ്കുചേര്‍ന്നു, 
വീണ്ടും അറസ്‌റ്റുവരിച്ചു. നാലുമാസം വെല്ലൂര്‍ 
ജയിലില്‍. 1942 ജനുവരിയില്‍ ജയിലില്‍ 
നിന്നു വിമോചിക്കപ്പെട്ടെങ്കിലും 1943 
ആഗസ്റ്റ്വരെ വീട്ടുതടങ്കലില്‍. സ്വാതന്ത്ര്യ 
ലബ്ധിയെ തുടര്‍ന്ന്‌ ഹരിജനോദ്ധാരണ 
പ്രവര്‍ത്തനത്തില്‍മാത്രം ശ്രദ്ധകേന്ദ്രീകരിച്ചു. 
സ്ഥാനമഠനങ്ങള്‍ക്കു പിറകേപോയില്ല. എഴു 


൮23 


ത്തിലും വായനയിലും അതീവരല്‍പരനായി 
രുന്നു. 1932ല്‍ ലിയോ ടോള്‍സ്റ്റോയിയുടെ 
കഥകള്‍ വിവര്‍ത്തനംചെയ്തു പ്രസിദ്ധപ്പെ 
ടുത്തി. പണിയര്‍, മലക്കൂടിയന്‍മാര്‍, കോപ്പാ 
ഉര്‍, മായിക്കന്‍മാര്‍ എന്നീ ആദിവാസി വിഭാ 
ഗങ്ങളെപ്പറ്റി 1940ല്‍ മാത്യഭുമ? ആഴ്ചപ്തതി 
പ്പില്‍ ലേഖനങ്ങളെഴുതി. കലിയുഗം എന്ന 
തമിഴ്മാസികയില്‍ 'ജാറപ്പ' എന്നപേരില്‍ 
അദ്ദേഹം വടക്കെമലബാറിലെ കാര്യങ്ങള്‍ 
എഴുതി. കതിക്കിയിലും ചില ലേഖനങ്ങള്‍ 


എഴുതി. കമ്പരാമായഞണ്ഞ്തില്‍നിന്നുള്ള ചില 
ഭാഗങ്ങള്‍ മലയാളത്തിലേക്കും കന്നഡയി 
ലേക്കും വിവര്‍ത്തനം ചെയ്തു. വടക്കെമല 
ബാറിലെ നാടന്‍ക്രലകളെക്കുറിച്ചും ധാരാളം 
എഴുതിയിട്ടുണ്ട്‌. ഏതാനും. കഥകളും. 1963ല്‍ 
നിര്യാതനായി. 


ഇവിടെ ചേര്‍ക്കുന്നത്‌ കണ്ണന്‍നായരുടെ 
1947 ആഗസ്റ്റ്‌ 15ലെ ഡയറിക്കുറിപ്പില്‍ നിന്ന്‌ 
ഒരു ഭാഗം. 


ഇന്നലെ താത്രി 9 7/2 മണിക്കു ഫ്ലാഗുകശീ പുതിയതു 
കിടി മക്തി നാലുനിരത്തിറ്നു കിഴക്കു കമന്മീയമായി 
കൊട? മൃയരിത്മുവാരീ ഒരു സ്തംഭം സ്ഥാപിച്ചിടുണ്ട്‌ 


ചെണ്ട. മാപ്പിമവാദ്യം 


ക൧ഇവമയോടുകുടി 


വെടിയും 


ആഘോഷം നെരത്തെ തആആരാകിച്ചിരുന്നൂ. രാത്രി 72 മണി? 
7 മിതിടിന്നു, ആ ന്മിശബ/ദമവളയിയി ഞൊരീ കൊടി 
ഉുയരിത്തി കോടടമ്/തി മുഴുവനും അലങ്കതിച്ചിരുന്നു. എം. 
ത്ഥി തമ്മ്യമരും ഞാന്മും പ്രമ്പംഗിച്ചു. ഒന്നത മണിക്കു 
ചന്മുനന്ധ്യാരുടെ വീടി വന്നുകിട്നു. അപ്പെഴെയക്കും 
കേമമായി മഴപെയ്തു. ഉറക്കം വരുമമ്മോക്കെക്കും നാലു 
മണിയഥയ? ഉടനെ പള്ുത്തച്ലും മറ്റും കഴിച്ച്‌ പുതിയമ്കാ 
ക്കു കാറിചെ പേയി ഗംഭീരമായ വാദ്യകത്മാടുകുട? 
പൊ്ചിസ്സുകാരും എക്‌സ്സര്‍്ൃഗീസ്‌ പട്ടക്കാരും ചളണ്ട്‌ 
യരീന്പും അക്തിന്തിരക്കെ മഷിന്സ്മ്യക്ുട്‌ മകൊര്ടിഒീറ ഫ്൮ുമശു 


പോസ്ധ്റിരീമേത്‌ മ്മാത്‌ 


നമ്മുടെ ദേശീധപതഥക, 


ത്രിവരള്ണപതാക ുമരിത്തി വളരെക്കാലം ആശിച്ച?മുനാ 


ആശ അക്കിനെ ന്നിറമവറ്റി. 


122 


കേരളപഠനങ്ങള്‍ 5 


ഒരു ആദ്യകാല സോഷ്യലിസ്റ്റ്‌ 


കെ. കട റാംമ്മോഹറ 


വടക്കെ മലബാറില്‍ കോണ്‍ഗ്രസിന്‌ 
അസ്തിവാരമിടുന്നതില്‍ എ. സി. കണ്ണന്‍നാ 
യര്‍, പയിനി കേളുനായര്‍ എന്നിവരോടൊപ്പം 
പ്രധാന പങ്കു വഹിച്ച പ്രവര്‍ത്തകനായിരുന്നു, 
കെ. ടി. കുഞ്ഞിരാമന്‍ നമ്പ്യാര്‍. 1904 ഡിസം 
ബറില്‍ കണ്ണൂരിന്‌ അടുത്ത്‌ കൂടാളിയില്‍ 
ജനനം. വിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കുന്നതിനു 
മുമ്പേ രാഷ്ട്രീയത്തില്‍ പ്രവേശിച്ചു. വെള്ളി 
ക്കോത്ത്‌ വിജ്ഞാനദായിനി വിദ്യാലയത്തില്‍ 
ശമ്പളമില്ലാത്ത അദ്ധ്യാപകന്‍. 1928ല്‍ 
നെഹ്‌റു ആദ്ധ്യക്ഷം വഹിച്ച പയ്യന്നൂര്‍ 
കോണ്‍ഗ്രസ്‌ സമ്മേളനത്തിന്‍െറ വളണ്ടിയര്‍ 
ക്യാപ്റ്റന്‍, 1929 സപ്തംബറില്‍, അച്ചടിച്ച 
ആദ്യലക്കം (നേരത്തെ കൈയെഴുത്ത്‌) പുറ 
ത്തുവന്ന ശകിത്കിമാസികയുടെ പ്രാധിപര്‍. 
(അയ്യപ്പന്‍െറ സ്വമഹാക്മന വാരികയോടൊപ്പം 
പ്രസ്തുതമാസികയിലാണ്‌ ലെനിന്‍െറ ആശ 
യങ്ങള്‍ ആദ്യമായി മലയാളത്തില്‍ വെളിച്ചം 
കണ്ടത്‌. എന്നാല്‍ സര്‍ക്കാര്‍ ഇടപെടല്‍മൂലം 
അധികം താമസിയാതെ മാസികയുടെ 
പ്രവര്‍ത്തനം നിലച്ചു). 1930 ഏപ്രില്‍ 13ന്‌ 
കെ. കേളപ്പന്‍െറ നേതൃത്വത്തില്‍ കോഴിക്കോട്‌ 
നിന്ന്‌ പയ്യന്നൂര്‍ക്ക്‌ പുറപ്പെട്ട ഉപ്പൂസത്യാഗ്രഹ 
ജാഥയുടെ ക്യാപ്റ്റന്‍. 1930 മെയ്‌ 12ന്‌ 
കോഴിക്കോട്‌ കടപ്പുറത്ത്‌ വീണ്ടും ഉപ്പുനിയമം 
ലംഘിച്ചു. അന്ന്‌ കഠിനമായ മര്‍ദ്ദനത്തിന്‌ 
വിധേയനായി. കാഞ്ഞങ്ങാട്വച്ച്‌ അറസ്റ്റ്‌ 
ചെയ്തെങ്കിലും വിട്ടയച്ചു. കണ്ണൂരിലെ സമര 


കേരളപഠനങ്ങള്‍ 5 


ത്തില്‍ പങ്കെടുത്തതിന്‌ വീണ്ടും അറസ്റ്റ്‌. രണ്ടു. 
വര്‍ഷം തടവ്‌. തടവു കഴിഞ്ഞ്‌ മടങ്ങിയെത്തി 
യത്‌ ഇടതുപക്ഷാനുഭാവിയായാണ്‌. 1938ല്‍ 
രൂപീകരിക്കപ്പെട്ട കാസറഗോഡ്‌ താലൂക്ക്‌ 
കര്‍ഷക സംഘത്തിന്‍െറ പ്രസിഡണ്ട്‌. മുഹ 
മ്മദ്‌ അബ്ദു റഹ്മാന്‍െറ അറസ്റ്റിനെ തു 
ടര്‍ന്നു നടന്ന കെ. പി. സി. സി. പ്രസിഡണ്ട്‌ 
തെരഞ്ഞെടുപ്പില്‍ വലതുപക്ഷ സ്ഥാ 
നാര്‍ത്ഥിയായ ജെ. മൊയ്തീന്‍ കുട്ടി സാഹി 
ബിന്‌ എതിരെ വിജയം വരിച്ചു. കെ. ദാമോ 
ദരന്‍ സ്ക്രട്ടറിയായിരുന്ന പ്രസ്തുത 
സംസ്ഥാനസമിതിയെ 1940 സപ്തംബര്‍ 
15ലെ മട്ടന്നൂര്‍-മൊറാഴ സംഭവങ്ങളെ തുടര്‍ന്ന്‌ 
അഖിലേന്ത്യാകോണ്‍ഗ്രസ്‌നേതൃത്വം പിരിച്ചു 
വിടുന്നതുവരെ കുഞ്ഞിരാമന്‍ നമ്പ്യാര്‍ പ്രസി 
ഡണ്ടായി തുടര്‍ന്നു. കല്‍ക്കത്ത, മദിരാശി, 
ലാഹോര്‍ എ.ഐ.സി,സി. സമ്മേളനങ്ങളില്‍ 
പങ്കെടുത്തു. കയ്യൂര്‍സമരത്തെ തുടര്‍ന്ന്‌ 
1941ല്‍ അറസ്റ്റിലായി. വെല്ലൂര്‍, രാജമന്ദ്രി 
ജയിലുകളില്‍ പാര്‍പ്പിച്ചു. വിട്ടയക്കുന്നത്‌ 
1946ല്‍ ടി. പ്രകാശം മന്ത്രിസഭ മദിരാശിയില്‍ 
അധികാരത്തില്‍ വന്നശേഷമാണ്‌. എന്നാല്‍ 
പൊതുരക്ഷാനിയമപ്രകാരം കമ്യൂണി 
സ്റ്റ്കാരെ തടവിലാക്കിയപ്പോള്‍ 1947 ജനു 
വരിയില്‍ വീണ്ടും അറസ്‌റ്റ്‌ ചെയ്യപ്പെട്ടു. 
1950കളോടെ സജീവ രാഷ്ഭ്രീയത്തില്‍നിന്ന്‌ 
അകന്നു. 1975 നവമ്പറില്‍ അന്തരിച്ചു. 


123 


1947ലെ അറസ്റ്റിനെ തുടര്‍ന്ന്‌ കുഞ്ഞി രാശി നിയമനിര്‍മ്മാണസഭയില്‍ ഇന്‍മിപ്രതി 
രാമന്‍നമ്പ്യാരുടെ ഭാര്യാപിതാവ്‌ കല്യാട്ട്‌ താഴ നിധിയുമായിരുന്ന കൂടാളി താഴത്തുവീട്ടില്‍ 
ത്തുവീട്ടില്‍ കുഞ്ഞിരാമന്‍ നമ്പ്യാര്‍, കുഞ്ഞി കുഞ്ഞിക്കമ്മാരന്‍ള നമ്പ്യാര്‍ക്ക്‌ എഴുതിയ 
രാമന്‍ നമ്പ്യാരുടെ അമ്മാവനും അന്ന്‌ മദി കത്താണ്‌ ഇവിടെ ചേര്‍ക്കുന്നത്‌. 


ശ്ര? 


ഹര? കുടമ്ളിതിന്നു മടത്ങിലത്നാമശഷമാക്ന്‌ തിറക്ക്‌ 
യശമഥനരീ അവിടെ ഉണ്ടാവില്ലെന്നും മദിരാശി? മീറ്റ്‌ 
്ങിന്നു പൊകുന്നു എന്നും മുറ്ലും അറിഞ്ഞതു. കുഞ്ഞി 
മനെ അറസ്പ്റ്ചൈയിമ കൊണ്ടപൊയ വിവരം അവിഞ്ഞ 
കുടനെ രാഘവനെയും കവിടെയിന്നു കുടമ്ളി അധച്ഛിടു 
ഒ്ജായിരുന്മു. അവരി ഇന്നാണ്‌ മടത്ജി എത്മിയത. നിങ്ങശ്‌ 
അധധിടെക്കള; മദിരാശിക്കമ്പഠഥയ? എന്നും അവരീ പറഞ്ഞു. 
79ന്‌ ദെധിക്കുടിയെ കുട്ടാരി കാറ അമക്കുമെന്നറിഞ്ഞു 
അന്മു ഞമന്മും കുടമളി വരാ പുറച്ചെട്ിതിക്കുമാമ?മുന്നു. 
അപ്പഴെക്കാണു അതൊക്കെ ഭഗവാന്‌ വെറെ തരത്മിത്‌ 
്മിയ്രന്തണം ചെയ്തത. അറസ്പ്റു വിവരം അറിഞ്ഞ മുതത്ത്‌ 
ക്കെ മകശ്‌ ദെഡിക്കുടടിക്കുണ്ടായ അന്ധുഖം ഷച്ഛഴും 
തീരീന്തിടിള, കെവലം അപ്രതീക്ഷിതമായ ഒരു സംഭവമാ 
യത്ിലാണ കുറെ അധികവും. ങ്ങും കുളിയും കല്ല 
ഥി ദ്മിനാ വെക്കം ആറിടുക്കു സ്മയം കുറവതമ്െ. 
മദിരാശി പായല്‍ കുഞ്ഞിരമദ്റ കാര്യത്തില്‍ 
മേണ്ടത പ്രവൃത്തിച്ച; വീണ്ടു കൊങണ്ടുവരാരീ ഉത്സ്ധാഹി 
ക്കൂന്മുണ്ടെന്നു ഫതിയെടെ പറഞ്ഞയച്ച വിവരം വിടെ 
അറിയിച്ചിതിക്കുത്തു. ദെവിക്കുട്ടിമെട പ്രത്യെകം തമ 
ച്ഥിവരം പറയുകയും ചെയ്തിടുണ്ട. എങ്കിലും ഈ കാര്യം 
പ്രത്യെകം യശമധനന്നു എഴുത്‌ കാരീമ്മച്ലെടുത്താതിതി 
പ്ലഠാരീ ദെവിക്കുടിയുടെ അന്ധുച്ഥവസ്ഥ എന്തെ, അന്മുല 
ഭിക്കുന്തിള്ല. എല്ലാ വിവരക്ങശിക്കും അടുത്ത മരുപടിക്ക , 
കാത്തിരിക്കയഠണ. 


കഷ/മമെന്നു കരുതുന്നു. മക്ഷ/മം. 


മ്മ ക7 എന്ന സ്ധവത്തം 
കോട്ടു കല്യാട്‌ കുഞ്ഞിരാമന്‌ 


124 കേരളപഠഥനങ്ങള്‍ 5 


ഗണിതശാസ്ത്രത്തിലെ 
യൂറോകേന്ദ്രവാദം 


മജോരജ്‌ ഗര്‍വരീഗീസ്പ്‌ മജോസ്പഫ്‌ 


ശാസ്ത്രീയവിജ്ഞാനത്തിന്‍െറ ഉല്‍പാദ 
നത്തിലും വ്യാപനത്തിലും മൂല്യനിര്‍ണ്ണയ 
ത്തിലും ഇന്നു പരക്കെ യൂറോകേന്ദ്രപക്ഷ 
പാതം നിലനില്‍ക്കുന്നുണ്ട്‌. ഒരളവുവരെ ഇത്‌ 
ഒട്ടേറെപ്പേര്‍ എഏത്രയോകാലമായി ശാസ്ത്രവി 
കസനത്തെ നോക്കിക്കണ്ട രീതിയുടെ ഫലമാ 
ണ്‌. കഴിഞ്ഞ 400 വര്‍ഷങ്ങളിലൂടെ യൂറോപ്പും 
അതിന്‍െറ സാംസ്കാരികാശ്രിതരും" കൈവ 
രിച്ച പുരോഗതിയും ശാസ്ത്ര-സാങ്കേതികവി 
ദയയുടെ വളര്‍ച്ചയും തമ്മില്‍ അദേദ്യമായ 
ബന്ധമുള്ളതായി - 
പോലും - പലരും വിലയിരുത്തുന്നു. അവരെ 
സംബന്ധിച്ചിടത്തോളം ശാസ്ത്രപുരോഗതി 
എന്നത്‌ തികച്ചും ഒരു യൂറോപ്യന്‍ പ്രതിഭാസ 
മാണ്‌. ശാസ്ത്ര-സാമൂഹികവികസനത്തിന്‍െറ 
യൂറോപ്യന്‍ പാതയി ലൂടെമാത്രം കൈവരിക്കാ 
വുന്നതാണത്‌. ഇതോടൊപ്പം അവര്‍ മൂന്നാം 
ലോകസമൂഹങ്ങളില്‍ കൊളോണിയല്‍ ആധി 
പത്യത്തിനു മുമ്പു നിലനിന്നിരുന്ന സ്വാശ്രി 
തവും പരീക്ഷണോന്‍മുഖവുമായ ശാസ്ത്രീ 
യാടിത്തറയെ അവഗണിക്കുകയും പുച്ഛിച്ചു 
തള്ളിക്കളയുക പോലും ചെയ്യുന്നു. വംശകേ 


കാര്യകാരണബന്ധം 


ന്രീയമായ ഈയൊരു കാഴ്ചപ്പാട്‌ യൂറോപ്പി 
ന്‍െറ ഭൂമിശാസ്ത്രപരിധിക്കുള്ളില്‍ ഒതുങ്ങു 
ന്നില്ല. നൂറ്റാണ്ടുകളുടെ യൂറോപ്യന്‍ 
മേല്‍ക്കോയ്മ സൃഷ്ടിച്ച ധൈഷണികമായ 
ആധിപത്യം മൂന്നാംലോകസമൂഹങ്ങളിലും 
ഇതിനെ അരക്കിട്ടുറപ്പിച്ചിടടുണ്ട്‌. 


യൂറോപ്യന്‍ പാരമ്പര്യത്തിനു 
ത്തുള്ള ജനസമൂഹങ്ങളുടെ ചരിത്രത്തി 
ന്‍െറയും സംസ്കാരത്തിന്‍െറയും ഈവിധ 
മുള്ള തെറ്റായ ആവിഷ്കാരത്തിന്‌ നിരവധി 
മാനങ്ങളുണ്ട്‌. ഒന്നാമതായി, അറിവും അധി 
കാരവും തമ്മിലുള്ള ബന്ധത്തിന്‍െറ (പ്രത്യേ 
കിച്ച്‌ കൊളോണിയല്‍ ആധിപത്യം ഉളവാ 
ക്കിയ ഫലങ്ങള്‍) ആന്തരാര്‍ത്ഥങ്ങള്‍ ഇവിടെ 
പരിഗണിക്കപ്പെടുന്നില്ല. 
ശാസ്ത്രവും സാങ്കേതികവിദ്യയും ആരാണ്‌ 
സൃഷ്ടിക്കുന്നത്‌ എന്ന ചോദ്യം. മൂര്‍ത്തവും 
വരേണ്യമല്ലാത്തതുമായ അര്‍ത്ഥത്തില്‍ 
എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ജനങ്ങള്‍ അറി 
വിന്‍െറ വികാസത്തിലും ശാസ്ത്രത്തിന്‍െറ 
വളര്‍ച്ചയിലും പടങ്കുവഹിച്ചിട്ടുണ്ട്‌ എന്ന 
വസ്തുത ഇവിടെ നിഷേധിക്കപ്പെടുന്നു. മൂന്നാ 


പൂറ 


രണ്ടാമതായി, 


1 പ്രധാനമായും യൂറോപ്പില്‍നിന്നുള്ളവരും യൂറോപ്പിന്‍െറ സാംസ്‌കാരികപാരമ്പര്യം പിന്തുടരുന്നവരും 
വസിക്കുന്ന അമേരിക്കന്‍ ഐക്യനാടുകള്‍, കാനഡ, ആസ്ത്രേലിയ, ന്യൂസിലാണ്ട്‌ എന്നീ രാജ്യങ്ങളെയാണ്‌ 
യൂറോപ്പിന്‍െറ സാംസ്കാരികാശ്രിതര്‍ എന്നതുകൊണ്ട്‌ ഇവിടെ അര്‍ത്ഥമാക്കുന്നത്‌. 


കേരളപഠനങ്ങള്‍ 5 


125 


ജോര്‍ജ്‌ ഗീവര്‍ഗീസ്‌ ജോസഫ്‌ 


ചെങ്ങന്മുതിരി ജനിച്ചു. അവിടെ 


യും മധുരയിലും ചെരുബ്ാല്യം. 


സ്കുശീധിദ്യാഭ്യാസ്പം കെനിയയില്‍ 
ചെയ്സമ്പ്ര്‍. മാഞ്ചന്പ്ര്‌ സ്വരീമൃകലാ 
ശാലകളുിയീ കലാലയ വിദ്യാഭ്യാസം 
പുരിത്മിയാക്കി തുടര്‍ന്ന്‌ വിവിധ 


തൊഴിചുകളിത്‌ ഏരീപ്പെട്ടു. മലേമക 
മെമ്പാടും സഞ്ചരിച്ചു. ഗാണ്ടിതമ 
സ്ധാംഖ്യ?കം, ശണിതശാസ്പ്തചതിത്രം, 
ഗണിതധിദ്യാഭ്യാന്പം എന്നീ വിഷയ 
അകിലായി അഞ്ചു പുസ്പ്മകക്ങശ്‌ 
രചിച്ചു. കുമപ്ലോശീ മാമഞ്ചമ്പ്രീ സ്രില്ല 
കലാശാലയിതീ സ്മ്വദ്മാചന-ന്ധാമു 
ഫ്ൃസ്ധാംഖ്യ?ക വിഭാഗത്തില്‍ മ്ജാച്‌ 
ചെയ്തുന്നു. കേരളത്തിലും ചീനയിലും 
യുനമൃലും അനാന്തമ്രശണിപഠനാ 
. ചികന്ധിച്ഛതിഒീറ സ്ധാമുഹ്ൃപശ്ചാത്മ 
ചതത്തെക്കുറിച്ചുള്ളു ഗമ്വഷണത്തിയ്‌ 
എരീപ്പെഴ്ടിതിക്കുന്നു. 


മതായി, വംശകേന്ദ്രീയതയുടെ പ്രത്യേക സ്ഥ 
ല-കാല സന്ദര്‍ഭത്തില്‍ അകപ്പെടുന്നതോടെ 
യൂറോപ്പിനു പുറമെയുള്ള യാഥാര്‍ത്ഥ്യം 
യൂറോപ്പിന്‍െറ ഈര്‍ജ്ജസ്വലതയുമായും 
ക്രിയാത്മകതയുമായും തട്ടിച്ചുനോക്കാനുള്ള 
ജഡമായ ഒരു 'അവശിഷ്ടാനുഭവം' മാത്രമാ 
യിത്തീരുന്നു. അല്ലെങ്കില്‍, വികസനപഠന 
ങ്ങള്‍, നരവംശശാസ്ത്രം, പൌരസ്ത്യപഠനം, 
ഇന്ത്യാപഠനം, ചീനാപഠനം തുടങ്ങിയ “അനു 
ബന്ധ' വിഷയങ്ങളുടെ സൃഷ്ടിക്കുള്ള യുക്തി 
യായിമാറുന്നു. തുടര്‍ന്ന്‌ ഇവയെത്തന്നെ 
ആസ്പദമാക്കി ഈ സമൂഹങ്ങളുടെ ചരിത്ര 
ത്തിന്‍െറയും സാമൂഹികവികസനത്തി 
ന്‍െറയും സിദ്ധാന്തങ്ങള്‍ രൂപപ്പെടുത്തുന്നു. 
എന്നാലിന്ന്‌ ഇത്തരം “'അനുബന്ധ'വിഷ 
യങ്ങളുടെ അസംസ്കൃതവസ്തു ഒരുക്കുന്ന 
രാജ്യങ്ങളില്‍ നിന്നുള്ള പണ്ഡിതന്‍മാരുടെ 
തന്നെ മുന്‍കൈയില്‍ മേല്‍സൂചിപ്പിച്ച വംശ 
കേന്ദ്രീയവീക്ഷണം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്‌. 
1978ല്‍ എഡ്വേഡ്‌ സെയ്ദ്‌ പൌരസ്ത്യവാദ 
വിമര്‍ശനത്തിന്‌ തുടക്കമിട്ടു. അദ്ദേഹത്തിന്‍െറ 
ശ്രമങ്ങളുടെ ചുവടുപിടിച്ചുകൊണ്ട്‌ യൂറോകേ 
ന്രവാദത്തെ കീഴ്മേല്‍മറിക്കുന്ന ഒട്ടേറെ എ 
തിര്‍വിശകലനങ്ങള്‍ പില്‍ക്കാലത്ത്‌ ഉയര്‍ന്നു 
വന്നു. ഉദാഹരണത്തിന്‌, കൊളോണിയല്‍ 
അനുഭവത്തില്‍നിന്നു രൂപംകൊണ്ട പാശ്ചാ 
ത്യനരവംശശാസ്ത്ര ധാരണകള്‍ ചോദ്യം 
ചെയ്തും തള്ളിക്കളഞ്ഞും പുനരാ 
വിഷ്കരിച്ചും സ്വദേശീയ നരവംശശാസ്ത്രം 
രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച്‌ എച്ച്‌. 
ഫാഹിം പ്രതിപാദിക്കുകയുണ്ടായി.? അതേ 
രീതിയില്‍, ഗണിതശാസ്ത്രത്തിന്‍െറ്‌ ചരിത്ര 


2 എച്ച്‌. ഫാഹിം, ഇുന്‍വഡജനസ്പ്‌ ആമുന്താധ്പോളളി ൧൯ മനാണ്്‌ . വസമ്ുണ്്‌ കണ്ട്രീസ്‌ (നോര്‍ത്ത്‌ കരലീന 


യൂണിവേഴ്‌സിറ്റി പ്രസ്സ്‌, 1982). 


3 എന്താണ്‌ ഗണിതശാസ്ത്രമെന്ന്‌ ഒറ്റവാക്കില്‍ പറയുക എളുപ്പമല്ല. ഈ പ്രബന്ധത്തെ 
സംബന്ധിച്ചിടത്തോളം ഗണിതശാസ്ത്രത്തിന്‍െറ താഴെ സൂചിപ്പിക്കുന്ന വശങ്ങള്‍ കൂടുതല്‍ 
പ്രസക്തമാണ്‌: ഒരു സവിശേഷ യുക്തിഘടനയുള്ള അന്തര്‍ദേശീയഭാഷയായി ഗണിതശാസ്ത്രത്തെ 
ക റാവുന്നതാണ്‌. സംഖ്യയേയും സമഷ്ടിയേയും സംബന്ധിച്ച ഒരു ജ്ഞാനശേഖരം അതിലൂണ്ട്‌. 
ഭതികലോകുത്തെക്കുറിച്ച്‌ മനസ്സിലാക്കുന്നതിന്‌ ആവശ്യമായ രീതികള്‍ അത്‌ നല്‍കുന്നു. 
സഹജാവബോധവും ഭാവനയും ഉപയോഗിച്ച്‌ ഉപപത്തികളിലും നിഗമനങ്ങളിലും എത്തിച്ചേരുന്ന 
ബുദ്ധിപരമായ പ്രവര്‍ത്തനമാണത്‌. സ്രഷ്ടാവിന്‌ സൌന്ദര്യാത്മകമായ ഉയര്‍ന്നതലത്തി ലുള്ള 


സംതൃപ്തിയും അത്‌ നല്‍കും. 


126 


കേരളപഠനങ്ങള്‍ 5 


ത്തെക്കുറിച്ചുള്ള യുറോകേന്ദ്രധാരണകളെ 
വിശകലനം ചെയ്യാനും യൂറോപ്പേതര ജനസ 
മൂഹങ്ങളുടെ ഗണിതശാസ്ത്രസംഭാവനകളെ 
അനാവരണം ചെയ്യാനുമാണ്‌ ഇവിടെ ഞാന്‍ 
ഉദ്യമിക്കുന്നത്‌. യൂറോകേന്ദ്രത പൊതുവില്‍ 
യൂറോപ്പിനുപുറത്തുള്ള ഗണിതശാസ്ത്ര സം 
ഭാവനകളെ അവഗണിക്കുകയോ വിലയിടിക്കു 
കയോ വികൃതമാക്കുകയോ ചെയ്യുന്ന 
വ്യാഖ്യാനങ്ങളിലേക്ക്‌ നയിച്ചു എന്നാണെ 
൯െറ വാദം. 


അറിവിന്‍െറ സ്വദേശീയരൂപങ്ങളെക്കുറി 
ച്ചുള്ള ഈവിധമുള്ള അന്വേഷണം അവയെ 
ഇന്നത്തെ ശാസ്ത്രീയ-സാങ്കേതികാവശ്യങ്ങള്‍ 
ക്കായി അര്‍ത്ഥവത്തായി മാറ്റിയെടുക്കുന്ന 
തിനു സഹായിക്കുന്നു. അതിന്‌ ഈ സമൂഹ 
ങ്ങളില്‍ നേരത്തെ നിലവിലുണ്ടായിരുന്ന 
ശാസ്ത്രത്തിന്‍െറയും സാങ്കേതികവിദ്യയു 
ടെയും ഈര്‍ജ്ജസ്വലത മനസ്സിലാക്കുകയും 
അത്തരമൊരു ഉപരിഘടനയ്ക്ക്‌ ആധാരമായ 
ഭയതികാടിത്തറയുടെ സ്വഭാവം തിരിച്ചറിയു 
കയും വേണം. 


ഗണിതശാസ്ത്രത്തിന്‍െറ 
ചരിത്രം ; വിഭിന്ന 
വീക്ഷണങ്ങള്‍ 


പില്‍ക്കാല ഗണിതശാസ്ത്ര ചരിത്രരച 
നയ്ക്ക്‌ മാതൃകയായിത്തീര്‍ന്ന വിവരണങ്ങളേ 
റെയും 19.൦ നൂറ്റാണ്ടിന്‍െറ അവസാനമോ 
20.0൦ നൂറ്റാണ്ടിന്‍െറ ആദ്യമോ ആണ്‌ എഴുത 
പ്പെട്ടത്‌, ഈ അവസരത്തില്‍ യൂറോപ്പിലും 
അമേരിക്കയിലും രചിക്കപ്പെട്ട പുസ്തകങ്ങ 
ളുടെ ഉള്ളടക്കത്തിലും നിലവാരത്തിലും 
സ്വാധീനം ചെലുത്തുന്ന രണ്ടു സംഭവങ്ങളു 
ണ്ടായി. ഒന്നാമത്‌, ക്രി. മു. 2000 ആണ്ടുതൊ 
ട്ടുള്ള ഈജിപ്തിലെ പാപ്പിറസ്‌ ചുരുളുക 
ളിലും മെസോപ്പൊട്ടേമിയയിലെ കളി 
മണ്‍പലകകളിലും പ്രാചീന ഗണിതശാസ്ത്ര 
ക്കുറിപ്പുകള്‍ കണ്ടെത്തിയത്‌ എഴുതപ്പെട്ട ഗണി 
തശാസ്ത്രത്തിന്‍െറ ഉല്‍പത്തി കുറഞ്ഞത്‌ 


കേരളപഠഥനങ്ങള്‍ 5 


1500 വര്‍ഷം പിന്നോട്ടാക്കി. രണ്ടാമത്‌, അക്കാ 
ലത്തെ രാഷ്ട്രീയ മാറ്റങ്ങള്‍. ഇതാകട്ടെ ഗണി 
തശാസ്ത്ര ചരിത്രരചനയെ സംബന്ധിച്ചിട 
ത്തോളം ആദ്യത്തേതില്‍നിന്നു വ്യത്യസ്ത 
മായി ഒരു എതിരൊഴുക്കായിരുന്നു. ആദ്യത്തേ 
തിനെ അപേക്ഷിച്ച്‌ കൂടുതല്‍ ശക്തി 
യാര്‍ന്നതും. യൂറോപ്യന്‍ സാ്ാജ്യത്വശക്തി 
കള്‍ ആഫ്രിക്കയ്ക്കും ഏഷ്യക്കും മേല്‍ പൂര്‍ണ്ണ 
മായ ആധിപത്യം സ്ഥാപിച്ചകാലമാണത്‌. 
സാമ്രാജ്യത്വ ആധിപത്ൃത്തിന്‍െറ അനുബന്ധ 
മായി വംശീയവാദത്തിന്‍െറയും വെള്ളക്കാര 
ന്‍െറ ഉത്കൃഷ്ടതയുടേയും പ്രത്യയശാസ്ത്രം 
ഉയര്‍ന്നുവന്നു. ഇത്‌ ശാസ്ത്രചരിത്രരചന 
ഉള്‍പ്പെടെയുള്ള സാമൂഹിക-സാമ്പത്തിക 
വ്യവഹാരങ്ങളുടെ വിശാലമണണ്‍്ഡലത്തില്‍ 
വ്യാപിച്ചു. ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിനുള്ള 
വെള്ളവും വെളിച്ചവും നല്‍കുന്നതില്‍ 
യൂറോപ്പ്‌ അതുല്യമായ പങ്ക്‌ വഹിച്ചുവെ 
ന്നാണ്‌ ഈ ചരിത്രങ്ങള്‍ ഈന്നിപ്പറഞ്ഞത്‌. കീ 
ഴ്പ്പെടുത്തലിനന്‍െറയും ആധിപത്യത്തി 
ന്‍െറയും യുക്തിയുടെ ഭാഗമായി അധിനിവേ 
ശരാജ്യങ്ങളുടെ സംഭാവനകള്‍ അവഗണിക്ക 
പ്പെടുകയും വിലയിടിക്കപ്പെടുകയും ചെയ്തു. 
ഗ്രീക്കുകാര്‍ക്കു മുമ്പുള്ള - പ്രതേകിച്ചും 
ഈജിപ്തിലെയും മെസോപ്പൊട്ടേമിയയി 
ലെയും - ഗണിതശാസ്ത്രവികാസം അപ്രധാ 
നമെന്ന്‌ എഴുതിത്തള്ളപ്പെട്ടു. 


കം 
പരമ്പരാഗത 
യൂറോകേന്ദ്രസമീപനം 


നിരവധി യുഗങ്ങളിലൂടെ ഗണിത 
ശാസ്ത്രം വികാസം പ്രാപിച്ചതെങ്ങനെ എന്ന 
തിന്‍െറ പരമ്പരാഗത യൂറോകേന്ദ്രവീക്ഷണ 
മാണ്‌ ചിത്രം ” കാട്ടുന്നത്‌. ഇവിടെ ഗണിത 
ശാസ്ത്രവികാസം രണ്ടുപ്രദേശങ്ങളിലായി 
ഒതുക്കിനിര്‍ത്തപ്പെട്ടിരിക്കുന്നു. ക്രി. മു. 60-ാ 
മാണ്ടു മുതല്‍ ക്രി. വ. 300.ഠമാണ്ടുവരെയുള്ള 
ഗ്രീസും 15.൦ നൂറ്റാണ്ടുമുതല്‍ ഇന്നുവരേക്കു 
മുള്ള നവോത്ഥാനാനന്തര യൂറോപ്പും. 


127 


ഇടയ്കടൂവരുന്ന കാലഘട്ടം 'നിഷ്ക്രിയ'മായി 
രൂന്നുവെന്നാണ്‌ ഇവിടെ സൂചിപ്പിക്കപ്പെടു 
ന്നത്‌. അതിനെ 'ഇരുണ്ടയുഗങ്ങള്‍' എന്നുവി 
ളിച്ചു. തങ്ങള്‍ക്കുമുമ്പുള്ള കാലത്തെ നിസ്സാര 
മായി കാണുന്ന നവോത്ഥാനചരിത്ര മുന്‍വി 
ധികളുടെയും 2000 വര്‍ഷം മുമ്പ്‌ അയോണി 
യന്‍ മണ്ണില്‍ സ്വയംഭൂവായതെന്നു വിശേഷി 
പ്പിക്കപ്പെടുന്ന 'ഗ്രീക്ക്മഹാത്ഭുത'ത്തിന്‍െറ 
കൊണ്ടാടലിന്‍െറയും പ്രതിഫലനമായിരുന്നു. 
ഈയൊരു കാഴ്ചപ്പാട്‌. 


ക്ലുകാലം നന്നായ്മിവളരുകയും ചെയു... 
ഗ്രീക്ക്‌ നാഗരികതയുടെ തമരീച്ച, യോടെ 
ആയിരം ചരിഷമമത്തക്ക്‌. അത്‌ സുഷുപ്താ 
ചസ്ധ്ഥയിലായി...പിന്നീട്‌ യുറോച്ചിര്റെ ഹൃദ 
ഭാഗത്തേക്ക്‌ പറിച്ചുനടുനാത്താടെയാണ്‌ കര? 
ക്കാതീക്കുടി അത്‌ വളക്കുരുക്ള മുള്ണിര്‌ മ്വരു 
റച്ലിക്കുന്നത്‌* 

ആദ്യത്തെ പ്രസ്താവന ഈ നുൂറ്റാണ്ടാ 
ദൃത്തിലെ പൊതുധാരണയുടെ സംഗ്രഹമാണ്‌. 
എങ്കില്‍ക്കൂടി, ആശ്ചര്യമെന്നു പറയട്ടെ, 


ചിത്രം 1 പരമ്പരാഗത യൂറോകേന്ദ്രസമീപനം. 


പുതിയ തെളിവുകളും വിജ്ഞാനത്തി 
ന്‍െറ യൂറോപ്പേതരളറവിടങ്ങളും അംഗീകരി 
ക്കുന്നതില്‍ എത്രകണ്ട്‌ വിമുഖരാണ്‌ യൂറോ 
പ്യന്‍ പണ്ഡിതസമൂഹം എന്നതിന്‍െറ നിദര്‍ശ 
നമാണ്‌ താഴെ ചേര്‍ക്കുന്ന ഉദ്ധരണികള്‍. ആദ്യ 
ത്തേത്‌, ഈ നൂറ്റാണ്ടാദ്യം ജീവിച്ചിരുന്ന ഒരു 
ഗണിതശാസ്ത്രചരിത്രകാരന്‍െറതും രണ്ടാമ 
ത്തേത യൂറോപ്പിലും അമേരിക്കയിലും സൂസ 
മ്മതനായ ഒരു സമകാലിക എഴുത്തുകാര 
ണ്‍ന്‍െറതുമാണ്‌. 


യവനാരക്കുമുന്്‌ ഗണ്ിതശാമ്പ്ര്മത്തിന്‌ 


എന്തെങ്കിലും ചിന്താപദ്ധതി ഉണ്ടായിരു 
തായി കൃത്യതമ്യാടെ പറയാനാധില്ലത്രനൊ? 


ഗഗണിതശാന്ധുിതം/ ഗ്രീസ്ധിവ്റെ ഏറെ അന്മു 
േമജ്യമായ മണ്ണി മേരുറച്ഛിക്കുകയും കൂറ 


1874നും 877നുമിടയ്ക്ക്‌ തിബോട്ട്‌ 
വിവര്‍ത്തനം ചെയ്ത ശുലഭസ്ധുത്രങ്ങളിലൂടെ 
ക്രി. മൂ. 500.800 വര്‍ഷം പഴക്കമുള്ളത്‌) 
വെളിവാകുന്നതും അറിയപ്പെടുന്നതില്‍വച്ച്‌ 
ഏറ്റവും പഴയ ഗ്രീക്ക്ഗണിതശാസ്ത്രത്തിന്‌ 
സമകാലികമെങ്കിലൂമായ ആദ്യകാല ഭാര 
തീയഗണിതശാസ്ത്രത്തെ ഇവിടെ ഒഴിവാക്കി 
യിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവനയാ 
വട്ടെ, മെസോറപ്പൊട്ടേമിയയിലും ഈജി 
പ്തിലൂും ചൈനയിലും കൊളംബസിനു 
മുമ്പുള്ള അമേരിക്കയിലും ഉണ്ടായിരുന്ന ഗണി 
തശാസ്ത്രവികാസത്തെ പാടെ അവഗണി 
ക്കുന്നു. അതായത്‌ വെള്ളക്കാരന്‍െറയും യൂ 
റോപ്യന്‍ നാഗരികതയുടെയും മാത്രമായ ഒരു 
ഉല്‍പന്നമായാണ്‌ ഗണിതശാസ്ത്രത്തെ 
ഇവിടെ നോക്കിക്കാണുന്നത്‌. ചിത്രം 1 ന്‍െറ 
സന്ദേശവും ഇതുതന്നെ. 


4 "ഗ്രീക്ക്‌ മഹാത്ഭൃതത്തിന്‍െറ വിശകലനത്തിന്‌, മാര്‍ട്ടിന്‍ ബര്‍നാല്‍, ബ്ലക്ക്‌ അഥീന ഫ്രീ 


അസോസിയേഷന്‍ ബുക്‌സ്‌ . 1987) 


5 ഡബ്ലിയു. ഡബ്ലിയു. ആര്‍. ബാള്‍, എ ഷോട്ട്‌ അക്കാണ്ട്‌ ഒഫ്‌ ദ ഹിസ്പ്ററി ഒഫ്‌ മാത്തമാറ്റിക്‌സ്‌ 


(ന്യൂയോര്‍ക്ക്‌: ഡോവര്‍ പുന്പഃപ്രസാധനം, 1960) 


6 എം, ക്ലൈന്‍, മാത്തമാറ്റിക്സ്‌ ഇരി വെമ്മ്റുണട്‌ കശിച്ഛരി (ന്യൂയോര്‍ക്ക്‌ ഓക്സ്ഫോഡ്‌ യൂണിവേഴ്‌സിറ്റി 


പ്രസ്സ്‌, 1953) 


128 


കേരളപഠനങ്ങള്‍ 5 


ഖ; 
പരിഷ്കരിച്ച യൂറോകേന്ദ്ര 
സമീപനം 


സാ്രമാജ്യത്വത്തിന്‍െറയും വംശീയവാദ 


ത്തിന്‍െറയും അധീശപ്രത്യയശാസ്ത്രത്തിന്‌ 
ഏറ്റവും അനുയോജ്യമായ യുക്തിയില്‍ 


അധിഷ്ഠിതമായിരുന്നു പരമ്പരാഗത യൂറോ 
കേന്ദ്രസമീപനം. എന്നാല്‍ ഒട്ടേറെ കാരണങ്ങ 
ളാല്‍ അതിനു നിലനില്‍പില്ലാതായിത്തീര്‍ന്നു. 
ഒന്നാമതായി, ഈജിപ്തുകാരോടും ബാബി 
ലോണിയരോടും തങ്ങള്‍ക്കുള്ള ധൈഷണിക 
മായ കടപ്പാട്‌ പ്രാചീന യവനര്‍തന്നെ തുറന്നു 
സമ്മരിച്ചിട്ടുണ്ട്‌. പ്ലാറ്റോ (ഏതാണ്ട്‌ ക്രി. മു. 
380) മുതല്‍ പ്ലൂട്ടാര്‍ക്‌ (ഏതാണ്ട്‌ ക്രി. വ. 100) 
“വരെയുള്ളവര്‍ ജ്യോതിശാസ്ത്രം, ഗണിത 
ശാസ്ത്രം, ഭൂപര്യവേക്ഷണം തുടങ്ങിയ 
വിവിധ മേഖലകളില്‍ ഈജിപ്തുകാരില്‍നി 
ന്ന്‌ തങ്ങള്‍ക്ക്‌ സ്വായത്തമായ ആദ്യകാല 
വിജ്ഞാനത്തെക്കുറിച്ച്‌ പരാമര്‍ശിച്ചിട്ടുണ്ട്‌. 
ഒട്ടേറെ വ്യാഖ്യാതാക്കള്‍ മെംഫിസിലെ പു 
രോഹിതരെ ഗണിതശാസ്ത്രത്തിന്‍െറ ഉപ 
ജ്ഞാതാക്കളായി കരുതുന്നു. ഗ്രീക്ക്ഗണിത 
ശാസ്ത്രത്തിന്‍െറ ഉപജ്ഞാതാവായ തേല്‍ 
സും (ഏതാണ്ട്‌ ക്രി. മു. 546), ഗ്രീസിലെ 
ആദ്യകാലഗണിത ശാസ്ത്രജ്ഞരിലൊരാളും 
അതീവ പ്രഗത്ഭനുമായ പൈത്തഗോറസും 
(ഏതാണ്ട്‌ ക്രി. മു. 500) ഈജിപ്തിലും 


ബാബിലോണിയയിലും വ്യാപകമായി സഞ്ച 
രിച്ചതായും തങ്ങളുടെ ഗണിതശാസ്ത്രത്തി 
ന്‍െറ ഏറിയകൂറും അവിടങ്ങളില്‍ നിന്ന്‌ പഠി 
ച്ചതായും പറയപ്പെടുന്നു. വിജ്ഞാനസമ്പാദന 
ത്തിനായി പൈത്തഗോറസ്‌ ഇന്ത്യയില്‍ വന്ന 
തായിപ്പോലും ചിലര്‍ പറയുന്നു. ഒരുപക്ഷെ 
ഇതാവാം ഭാരതത്തിന്‍െറ തത്വചിന്തയും 
പൈത്തഗോറസിന്‍െറ ക്ഷേത്രഗണിതവും 
തമ്മിലുള്ള ഉറ്റസമാനതയ്ക്ക്‌ കാരണം.” 


കൂടാതെ, പുരാവസ്തുഗവേഷകരു 
ടെയും പരിഭാഷകരുടെയും വ്യാഖ്യാതാക്കളു 
ടെയും കൂട്ടായ ശ്രമഫലമായി ഈജിപ്തിലും, 
മെസോപ്പോട്ടേമിയയിലും നടന്ന ഗണിത 


ശാസ്ത്രസംബന്ധമായ കണ്ടെത്തലുകളും 


ചിത്രം 1 സൂചിപ്പിക്കുന്ന വികാസഗതിയെ 
നിഷേധിക്കുന്നതായിരുന്നു. ക്രി. മു. 2000൦ 
വര്‍ഷത്തില്‍ത്തന്നെ അവിടങ്ങളില്‍ ഗണിത 
ശാസ്ത്രം ഉയര്‍ന്നതലത്തിലേക്ക്‌ വികസിച്ചിരു 
ന്നുവെന്നത്‌ അതെക്കുറിച്ചുള്ള ഗ്രീക്ക്പരാ 
മര്‍ശങ്ങളെ ഒന്നുകൂടി സാധൂകരിച്ചു. ബാബി 
ലോണിയരായ ഗണിതശാസ്ത്രജ്ഞര്‍ സ്ഥാന 
വില അനുസരിച്ച്‌ സംഖ്യകള്‍ കുറിക്കുന്ന രീതി 
കണ്ടുപിടിച്ചിരൂന്നു. പൈത്തഗോറസിന്‍െറത് 
എന്നുപറയപ്പെടുന്ന സിദ്ധാന്തം അവര്‍ മ 

ലാക്കിയിരുന്നു, അത്‌ അവര്‍ക്ക്‌ തെളിയിക്കാന്‍ 
കഴിഞ്ഞില്ലെങ്കില്‍ക്കൂടി. ദ്വിഘാതസമവാക്യം 
(ക്വാ്രാറ്റിക്‌ ഇക്വേഷന്‍) നിര്‍ധാരണം ചെയ്യു 
ന്നതിനുള്ള ആവര്‍ത്തന സ്മ്രദായവും അവര്‍ 


7 പുനര്‍ജന്‍മവിശ്വാസം, പഞ്ചഭൂതസിദ്ധാന്തം, പയര്‍വര്‍ഗ്ഗങ്ങള്‍ ഭക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള നിലപാട്‌, 
പൈത്തഗോറസിന്‍റെറ സഹോദരസംഘത്തിന്‍െറയും ബുദ്ധമഠങ്ങളുടെയും മത.തത്വചിന്ത, 
പൈത്തഗോറസ്‌ ചിന്താപദ്ധതിയിലെയും ഉപനിഷത്തുകളിലെയും ആത്മീയാംശം ഇവ ശ്രദ്ധേയമാണ്‌. 
ക്ഷേത്രഗണിതത്തിലെ പൈത്തഗോറസ്‌ സിദ്ധാന്തം ഭാരതീയക്ഷേത്രഗണിതത്തിലെ ഏറ്റവും പഴക്കംചെന്ന 
രേഖയായ ശുചഭസ്പുത്രങ്ങളില്‍ കാണാം. ഗ്രീക്കുകാരുടെ വിശ്വാസമനുസരിച്ച്‌ പൈത്തഗോറസും 
തേല്‍സും എംപിഡോക്സസും അനക്സാഗോറസും ഡമോക്രിറ്റസും മറ്റും തത്വചിന്തയും ശാസ്ത്രവും 

* പഠിക്കുന്നതിനായി കിഴക്കന്‍ നാടുകളിലേക്ക്‌ യാത്രചെയ്തു. ഇവരെല്ലാം ഇന്ത്യയിലെത്തിയെന്ന്‌ 
കരുതാനാവില്ലെങ്കിലും പേര്‍ഷ്യ വഴി അവര്‍ ഭാരതീയദര്‍ശനവും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കാന്‍ 


സാദ്ധ്യതയുണ്ട്‌. 


8 പൈത്തഗോറസ്സിദ്ധാന്തമെന്ന്‌ അറിയപ്പെടുന്നതിന്‍െറ പ്രസ്താവവും വ്യാഖ്യാനവും വിശദാംശങ്ങളില്‍ 
ചില വ്യത്യാസങ്ങളോടെ ലോകമെമ്പാടും കാണാവുന്നതാണ്‌. ബാബിലോണിയര്‍ (ക്രി. മു. ഏതാണ്ട്‌ 
1800 - 1600) ഈ സിദ്ധാന്തം പ്രായോഗികമായി ഉപയോഗപ്പെടുത്തിയതിന്‍െറ ഒട്ടേറെ തെളിവുകള്‍ 
ഇന്ന്‌ ലഭ്യമാണ്‌. ചീനയിലെ ഏറ്റവും പഴയ ഗണിതശാസ്ത്ര രേഖയായ ച മപയില്‍ (ക്രി. മു. 500) ഈ 
സിദ്ധാന്തത്തിന്‍െറ ഉപപത്തി കാണാം. അറിയപ്പെടുന്ന ഏറ്റവും പഴയ സാമാന്യ ഉപപത്തി ശുചഭസ്പു്ത 
(കി. മു. ഏതാണ്ട്‌ 600.800)ത്തിലാണ്‌. പൈത്തഗോറസിനന്‍െറ പേരിലാണ്‌ ഈ സിദ്ധാന്തമെങ്കിലൂും 
അദ്ദേഹമിത്‌ കണ്ടുപിടിച്ചതായോ വ്യാഖ്യാനിച്ചതായോ ഒരു തെളിവുമില്ല. സ്കൂള്‍ ക്ഷേത്രഗണിതത്തില്‍ 
ഇന്നും കാണുന്ന ആദ്യത്തെ ഗ്രീക്ക്‌ വ്യാഖ്യാനം യൂക്സിഡ്‌ (ക്രി. മു. ഏതാണ്ട്‌ 300) നല്‍കിയതാണ്‌. 


ക്രേളപഥനങ്ങള്‍ 5 


129 


കണ്ടെത്തി. പിന്നീട്‌ ക്രി. വ. 16-ാം നൂറ്റാണ്ടില്‍ 
മാത്രമാണ്‌ അത്‌ പരിഷ്കരിക്കപ്പെടുന്നത്‌. 


മൂന്നാമതായി, യൂറോപ്യന്‍ ധൈഷണിക 
വികാസത്തില്‍ അറേബ്യയുടെ പങ്ക്‌ അവഗണി 
ക്കുക അസാദ്ധ്യമായിത്തീര്‍ന്നു. നവോത്ഥാ 
നാനന്തര യൂറോപ്പ്‌ 'ഇരുണ്ടയുഗ'ങ്ങളെന്നു 
വിശേഷിപ്പിച്ച മദ്ധ്യകാലഘട്ടത്തില്‍ ഗണിത 
ശാസ്ത്രത്തിലും പ്രകൃതിശാസ്ത്രങ്ങളിലും 
വൈദ്യശാസ്ത്രത്തിലും തത്വചിന്തയിലും 
അറേബ്യന്‍പണ്ഡിതന്‍മാര്‍ നല്‍കിയ സംഭാ 
വന അമുല്യമായിരുന്നു. യൂറോ 
പ്യന്‍സംസ്കാരത്തിന്‍െറയും ധൈഷണികത 
യുടെയും വികാസം അവയുമായി അദേദ്യ 
! മായി ബന്ധപ്പെട്ടിരിക്കുന്നു. അളവുരീതികളെ 
കണക്കുകൂട്ടലുമായി യോജിപ്പിച്ചത്‌ അറബിക 
ളാണ്‌. അളവുരീതികള്‍ വളര്‍ന്നുവന്നത്‌ ഈജി 
പ്തിലൂം ബാബിലോണിയയിലുമായിരുന്നു. 
വികസിച്ചത്‌ ഗ്രീക്കുകാരുടെയും അലക്സാന്‍ 
ഡ്രിയരുടെയും മുന്‍ കൈയിലും. ഇന്ത്യയില്‍ 
രൂപംകൊണ്ട കണക്കുകൂട്ടലുമായി (സംഖ്യാ 
സ്യ്രദായം) സംയോജിപ്പിച്ച്‌ അറബികള്‍ 
ചിട്ടയും പൊരുത്തവുമുള്ള ഒരു ഗണിതഭാഷ 
രൂപപ്പെടുത്തി. അതാണ്‌ ആള്‍ജിബ്ര എന്ന 
അറബിപ്പേരില്‍ അറിയപ്പെടുന്നത്‌. പില 
പുസ്തകങ്ങളില്‍ മനസ്സില്ലാമനസ്സോടെ ഇത്‌ 
അംഗീകരിക്കുന്നുണ്ടെങ്കിലും പൊതുവില്‍ 
അറബികളുടെ മറ്റു സംഭാവനകളെ അവഗണി 
ച്ചുപോരുകയാണ്‌ ചെയ്യുന്നത്‌." 


നാലാമതായി, ഗ്രീക്ക്‌ സംഭാവനകളെക്കു 
റിച്ച്‌ പറയുമ്പോള്‍ ഗ്രീക്ക്‌ നാഗരികതയുടെ 
പൌരാണിക കാലഘട്ടത്തെ (ക്രി. മു. 6.0൦ 


നൂറ്റാണ്ടു മുതല്‍ 3-൦ നൂറ്റാണ്ടുവരെ) 
അലക്‌സാണ്ടര്‍ക്കുശേഷമുള്ള രാജവംശങ്ങ 


ളുടെ കാലഘട്ടത്തില്‍ (ക്രി. മു. 32൦ നൂറ്റാണ്ടു 
മൂതല്‍ ക്രി. വ. 3:0൦ നൂറ്റാണ്ടുവരെ) നിന്നു 
വേര്‍തിരിച്ചു നിര്‍ത്തേണ്ടതാണെന്ന്‌ കുറേ 
യൊക്കെ അദഗീകരിക്കപ്പെടിട്ടുണ്ട്‌. യൂറോകേ 
ന്രീയപണ്ഡിതന്‍മാര്‍ തുടക്കത്തില്‍ പ്രാചീന 
ഗ്രീക്കുകാരെ ഒരൊറ്റ വംശത്തില്‍ പെടുന്ന 
വരും ഇന്നത്തെ ഗ്രീസിന്‍െറ ഭൂമിശാസ്ത്ര 
അതിര്‍ത്തിക്കുള്ളില്‍നിന്നു വന്നവരുമായാണ്‌ 
കണ്ടിരുന്നത്‌. തികഞ്ഞ ശൂന്യതയില്‍ നിന്ന്‌ 
പ്രാചീനകാലത്തെ ഏറ്റവും ഉജ്ജ്വലമായ 
നാഗരികത പടുത്തുയര്‍ത്തിയ ജനസമൂഹം 
യൂറോപ്യന്‍ വന്‍കരയില്‍നിന്നായിരുന്നുവെന്ന 
യൂറോകേന്ദ്രവാദ കെട്ടുകഥയുടെ , ഭാഗമായി 
രുന്നു ഇത്‌. ആ നാഗരികതയില്‍ നിന്ന്‌ 
ഇന്നത്തെ പാശ്ചാത്യസാംസ്‌കാരിക്ക്രമവും 
ആധുനിക ശാസ്ത്ര.സാങ്കേതികവിദ്യകളും 
ഉയര്‍ന്നുവന്നതായും അവര്‍ നിരീക്ഷിച്ചു. 
എന്നാല്‍ യാഥാര്‍ത്ഥ്യം ഏറെ സങ്കീര്‍ണ്ണമാണ്‌. 


അലക്സാണ്ടറുടെ കാലത്തിനു (ക്രി. മു. 
356.323) മുമ്പ്‌ ഗ്രീസില്‍ ഒട്ടേറെ സ്വതന്ത്ര 


നഗരരാഷ്ട്രങ്ങളുണ്ടായിരുന്നു. അവ പല 
പ്പോഴും പരസ്പരം പോരടിച്ചിരുന്നു. എന്നാല്‍ 
ഇതോടൊപ്പം അവയ്ക്ക്‌ വംശീയവും 


സാംസ്‌കാരികവുമായ അടുപ്പവും ഉണ്ടായി 
രുന്നു. സര്‍വ്വോപരി അവയ്ക്ക്‌ ഒരു പൊതുഭാ 
ഷയുണ്ടായിരുന്നു. അതിന്‍െറ അക്ഷരമാല 
വടക്കെആഫ്രിക്കയിലെ ഫിനീഷ്യരില്‍നിന്നു 
കടംകൊണ്ടതായിരുന്നു. അലക്‌സാണ്ടറുടെ 
പടയോട്ടങ്ങള്‍ വ്യത്യസ്ത നഗരരാഷ്ഭ്രങ്ങളെ 
ഒരേ രാഷ്ട്രീയാധികാരത്തിന്‍ കീഴില്‍കൊണ്ടു 
വന്നു. എന്നാല്‍ അലക്‌സാണ്ടറുടെ മരണ 
ശേഷം അദ്ദേഹത്തിന്‍െറ സൈനികമേധാവി 
കള്‍ സഠ്രമാജ്യം പങ്കിട്ടെടുക്കുകയും തുടര്‍ന്ന്‌ 


8 അറബിശാസ്ത്രത്തോടുള്ള അംഗീകരിക്കപ്പെടടിട്ടില്ലാത്ത കടപ്പാടുകളില്‍ താഴെപ്പറയുന്നവ പെടുന്നു. 
(ക) രക്തചംക്രമണവ്യവസ്ഥയെക്കുറിച്ച്‌ ഇബ്‌ന്‍ അല്‍.നഫീസ്‌ നല്‍കുന്ന വിവരണം. ഇത്‌ ഇന്ന്‌ 
അറിയപ്പെടുന്നത്‌ ഹാര്‍വിയുടേതായാണ്‌ (ഖ) പ്രകാശത്തിന്‍െറ അപ്രരംശത്തിന്‍െറ തത്വം. ഇബ്‌ന്‍ 
അല്‍-ഹെയ്തായുടെ ഈ സംഭാവന സാധാരണയായി അറിയപ്പെടുന്നത്‌ ന്യൂട്ടന്‍െറതായാണ്‌ (ഗ) 
ഗൂരൂത്വാകര്‍ഷണ നിയമം ആദ്യമായി സൂചിപ്പിച്ചത്‌ അല്‍. ഖസിന്‍ ആണ്‌. ഇതും ന്യൂട്ടന്‍െറതായി 
അറിയപ്പെടുന്നു. (ഘ) പരിണാമസിദ്ധാന്തം. ആദ്യത്തെ വ്യക്തമായ വിവരണം നല്‍കിയത്‌ ഇബ്‌ന്‍ 
മിസ്‌കാവാഹ്‌, എന്നാല്‍ അറിയപ്പെടുന്നത്‌ ഡാര്‍വിന്‍െറ സംഭാവനയായി (ങ)'ശാസ്ത്രീയരീതി'യുടെ 
യുക്തിയുടെ ആദ്യത്തെ വിശദീകരണം - ഇബ്‌ന്‍ സിന, ഇബ്‌ന്‍ അല്‍-ഹെയ്താം, അല്‍-ബിറുനി 
എന്നിവരുടെ കൃതികളിലാണ്‌ ഇത്‌ കാണുന്നത്‌. എന്നാല്‍ അറിയപ്പെടുന്നത്‌ ബേക്കനന്‍െറതായി, 


130 


കേരളപഠനങ്ങള്‍ 5 


വെവ്വേറെ രാജവംശങ്ങള്‍ ഉടലെടുക്കുകയും 
ചെയ്തു. ഗണിതശാസ്ത്രവികാസത്തെ സംബ 
ന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവ ഈജി 
പ്തിലെ ടോളമി രാജവംശവും സെലൂസിഡ്‌ 
രാജവംശവുമായിരുന്നു. മെസോപ്പൊട്ടേ 
മിയന്‍ നാഗരികത നിലനിന്നിരുന്ന പ്രദേശ 
ങ്ങള്‍ ഈ രാജവംശങ്ങളുടെ അധീനതയിലാ 
യിരുന്നു. ക്രി. മു. 332ല്‍ അലക്‌സാണ്ടറുടെ 
പേരില്‍ സ്ഥാപിക്കപ്പെട്ട ഈജിപ്തിലെ 
അലക്സാണ്ട്റിയ ആയിരുന്നു അക്കാലത്തെ 
ഏറ്റവും പ്രശസ്തമായ വിജ്ഞാന-വാണിജ്യ 
കേന്ദ്രം. സാര്‍വ്വജനീനത തുടക്കം മുതലേ ആ 
നഗരത്തിന്‍െറ സവിശേഷതയായിരുന്നു. 
പാതി ഈജിപ്ത്‌, പാതി ഗ്രീസ്‌ എന്നതായി 
രൂന്നു അതിന്‍െറ ഘടന. കൂടാതെ യഹൂദരും 
പേര്‍ഷ്യക്കാരും ഫിനീഷ്യരും അവിടെ വസി 
ച്ചിരുന്നു. അങ്ങകലെ ഇന്ത്യയില്‍നിന്നു 
പോലും കച്ചവടക്കാരെയും പണ്ഡിതരേയും 
അലക്സാണ്ട്റിയ ആകര്‍ഷിച്ചു. സെലൂസിഡ്‌ 
രാജവംശവുമായി അത്‌ സജീവബന്ധം നില 
നിര്‍ത്തി. അങ്ങനെ ഈ നഗരം ആശയങ്ങളു 
ടെയും വൃത്യസ്ത പാരമ്പര്യങ്ങളുടേയും സംഗ 
മസ്ഥാനമായിത്തീര്‍ന്നു. വൃത്യസ്ത ഗണിത 
ശാസ്ത്ര പാരമ്പര്യങ്ങളുടെ സങ്കലനത്തിലൂടെ 
അക്കാലത്ത്‌ ഗ്രീക്ക്‌ ഗണിതശാസ്ത്രത്തിന്‍െറ 
സ്വഭാവത്തിനു മാറ്റമുണ്ടായി - പ്രത്യകിച്ചും 
ബാബിലോണിയയിലെയും ഈജിപ്തി 
ലെയും ബീജഗണിത, അനുഭവാധിഷ്ഠിത 
പാരമ്പര്യങ്ങളുടെയും പൌരാണിക ഗ്രീസിലെ 
ക്ഷേത്രഗണിത, അനുഭവാധിഷ്ഠിതംവിരുദ്ധ 
പാരമ്പര്യങ്ങളുടെയും പ്രതിപ്രവര്‍ത്തനഫല 
മായി. പ്രാചീനകാലൂത്തെ ഏറ്റവും മികച്ച 
ഗണിതശാസ്ത്രജ്ഞരായ യൂക്ലിഡ്‌, ആര്‍ക്കിമെ 
ഡിസ്‌, അപ്പൊളോണിയസ്‌, ഡയോഫാന്‍റസ്‌ 
തുടങ്ങിയവര്‍ ഉയര്‍ന്നുവന്നത്‌ ഈ ഭൂമികയില്‍ 
നിന്നായിരുന്നു. ചുരുക്കത്തില്‍, അലക്സാണ്ട്‌ 
റിയാഗണിതശാസ്ത്രത്തെ ഗ്രീക്ക്ഗണിതശാ 
സ്ത്രമായി വിശേഷിപ്പിക്കുന്നത്‌ തെറ്റിദ്ധാര 
ണാജനകമാണ്‌ - അലക്സാണ്ട്റിയയിലെ പഠ 


നമാദ്ധ്യമം ഗ്രീക്കുഭാഷയും പ്രധാനപ്രചോ 
ദനം ഗ്രീക്ക്‌ സാംസ്‌കാരിക പാരമ്പര്യങ്ങളുമാ 
യിരുന്നു എന്നതൊഴിച്ചാല്‍. പൊതുവില്‍ 
അറബിസംസ്‌കാരവുട്ടൂ ഭാഷയും പങ്കുവയ്ക്കു 
ന്നതെങ്കിലും ഒട്ടേറെ വംശ-മത വൈവിദ്ധ്യ 


"ങ്ങള്‍ അടങ്ങുന്ന നാഗരികതയെ അറബിഎന്നു. 


വിശേഷിപ്പിക്കുന്നതിനു സമാനമാണ്‌, അത്ര 


തന്നെ പൊരുത്തക്കേടുള്ളതാണ്‌, ഇവിടെ 
ഗ്രീക്ക്‌ എന്നുള്ള പ്രയോഗം. 


ചിത്രം 2 വെളിവാക്കുന്നത്‌ പരിഷ്കരിച്ച 
യൂറോകേന്ദ്രസമീപനത്തെയാണ്‌. ഗണിത 
വിജ്ഞാനത്തിന്‌ യൂറോപ്പേതര സാംസ്‌കാരി 
കകേന്ദ്രങ്ങള്‍ നല്‍കിയ സംഭാവനകളെ പരിമി 
തമായതോതില്‍ ഇവിടെ പരിഗണിക്കുന്നുണ്ട്‌. 
ഗ്രീക്കുകാര്‍ക്കു മുമ്പുള്ള ഗണിതശാസ്ത്രത്തെ 
ക്കുറിച്ചും ബാബിലോണിയയിലെയും ഈജി 
പ്തിലെയും ഗണിതശാസ്ത്രപാരമ്പര്യങ്ങളോ 
ടുള്ള കടപ്പാടിനെക്കുറിച്ചും ചെറിയൊരു, 
ബോധം ഇവിടെ കാണാം. എന്നാല്‍ ഗ്രീക്ക്‌ 
ഗണിതശാസ്ത്രവുമായി താരതമ്യം ചെയ്യു 
മ്പോള്‍ “മഹത്തായ സാഹിത്യവും അക്ഷരം 
പഠിച്ചുതുടങ്ങുന്ന കുട്ടികളുടെ കുത്തിവര 
യലും തമ്മിലെന്നപോലെ''" അവയുടെ 
പ്രാധാന്യം കുറച്ചുകാട്ടുന്ന മനോഭാവം ഈ 
ബോധത്തെ മിതപ്പെടുത്തുന്നു. അലക്സാ 
ണ്ടര്‍ക്കുമുമ്പും പിമ്പുമുള്ള ഗ്രീക്ക്വിജ്ഞാന 
ത്തിലെ ഭിന്നതകള്‍ പരിമിതമായ തോതിലെ 
ങ്കിലും ഇവിടെ കണക്കിലെടുക്കുന്നുണ്ട്‌. 
പയരാണികഗ്രീസിനെ വിശാലയവനലോക 
ത്തില്‍ (ടോളമിയുടെയും സെലൂസിഡി 
ന്‍െറയും രാജവംശങ്ങള്‍ നിര്‍ണ്ണായക പങ്കുവ 
ഹിച്ചകാലം) നിന്ന്‌ ഏറെക്കുറെ വേര്‍തിരിച്ചു 
കാണുന്നു. അറബികളുടെ സംഭാവനകളെയും 
അംഗീകരിച്ചിട്ടുണ്ട്‌.. പക്ഷെ യൂറോപ്പിന്‍െറ 
'ഇരുണ്ടയുഗ'ങ്ങളില്‍ ഗ്രീക്ക്വിജ്ഞാനം 
സംരക്ഷിച്ചവര്‍ എന്നനിലയിലേ അവരുടെ 
പങ്ക്‌ വിലയിരുത്തപ്പെടുന്നുള്ളു."" ഗണിത 
വിജ്ഞാനത്തിന്‍െറ സ്രഷ്ടാക്കളും പ്രചാരക 


10 എം. ക്ലൈന്‍, മമത്മമമറിക"സ്‌ എ കശീച്ഛറത്‌ അമ്യപാച്ച്‌ (മസാച്ചുസെറ്റ്സ്‌ : അഡിസണ്‍ വെസ്ലി, 1962) 
11 പന്ത്രണ്ടാം നൂറ്റാണ്ടുമുതല്‍ യൂറോപ്പില്‍ നിരന്തരമായുണ്ടായ ധൈഷണികവികാസത്തെപ്പറ്റി ഒട്ടേറെ 


കേരളപഠനങ്ങള്‍ 5 


131 


ചിത്രം 2 പരിഷ്കരിച്ച യൂറോകേന്ദ്ര സമീപനം 


തരുമെന്ന അവരുടെ പങ്ക്‌ അവഗണിച്ചിരിക്കുന്നു. 
അതേ രീതിയിലാണ്‌ മറ്റു നാഗരികതകളെയും 
കാണുന്നത്‌, പ്രത്യേകിച്ച്‌ ചീനയേയും ഇന്ത്യ 
യേയും. അവര്‍ ഗ്രീസില്‍ നിന്നു കടംകൊണ്ട 
വര്‍ മാത്രമാണത്രെ.” അല്ലെങ്കില്‍ അപ്രധാന 
മായ സംഭാവനകള്‍ മാത്രം നല്‍കിയവര്‍. 
ക്രുറെക്കൂടെ സമീപകാലത്ത്‌ ഗണിതശാസ്ത്ര 
ചരിത്രപുസ്തകങ്ങളില്‍ പ്രത്യേകം അദ്ധ്യായ 
ങ്ങള്‍ കാണാം. “പൌരസ്ത്യ ഗണിതം “ഇന്ത്യന്‍” 
ഗ്രണിതം, 'ചീന' ഗണിതം എന്നിങ്ങനെ “ബാ 
ക്കിവന്നതെ'ല്ലാം കൂട്ടിവച്ചവ - പുസ്തകത്തി 
ന്‍െറ. മുഖ്യപ്രമേയവുമായി നേരിയബന്ധം 
മാത്രമുള്ളവ എന്നമട്ടില്‍. യൂറോപ്പേതര ഗണി 
തവിജ്ഞാനത്തോടുള്ള ഈ അവഗണന പാഠ 
പുസ്തകങ്ങളിലും കാണാം. ഖേദകരമെന്നു 
പറയട്ടെ, ഇന്ത്യയിലെയും ചീനുയിലെയും സമീ 


യൂറോപ്പും 
അതിന്‍െറ 
സാംസ്കാരി 
കാശ്രിതരും 


പകാലഗവേഷണഫലങ്ങളോടും തൂറന്ന സമീ 
പനം ഇവിടെ കാണുകയില്ല. പൂതിയ പാഠ 
പുസ്തകങ്ങളിലും പഴയ വികലവീക്ഷണത്തി 
ന്‍െറ ആവര്‍ത്തനവും, പാണ്ഡിത്യവും 
നിഷ്പക്ഷതയും ഗൌരവമായി ചോദ്യംചെയ്യ 
പ്പെട്ട പണ്ഡിതരുടെ ഉദ്ധരണികളും തന്നെ 
യാണ്‌ നമുക്ക്‌ കാണാന്‍ കഴിയുക)? 


പരിഷ്കരിച്ച യൂറോകേന്ദ്രസമീപനം 
കലര്‍പ്പില്ലാത്ത യൂറോകേന്ദ്രസമീപനത്തില്‍ 
ചില്ലറ ഭേദഗതിവരുത്തുകമാത്രമെ ചെയ്യു 
ന്നുള്ളു. അതുകൊണ്ടുതന്നെ ഇതും ഗണിത 
ശാസ്ത്രവികാസത്തെ സംബന്ധിച്ച തെറ്റായ 
ധാരണകളുടെമേല്‍ ലം അധിഷ്ഠിതമാണ്‌. 
ഇവിടെ ഒട്ടേറെ പക്ഷപാതങ്ങളുണ്ട്‌. പുതിയ 
തെളിവുകളും വാദഗതികളും ഇതിന്‌ അന്യമാ 


തെളിവുണ്ടായിട്ടും യൂറോപ്യന്‍ നവോത്ഥാനം എന്ന കെട്ടുകഥ എത്ര സജീവമായി നിലനില്‍ക്കുന്നു 
എന്നത്‌ നിസ്ബറ്റ്‌ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്‌. ആര്‍. നിസ്ബറ്റ്‌, 'ദ മിത്ത്‌ ഒഫ്‌ റെനയിസന്‍സ്‌', കംപാരറ്റീവ്‌ 
മ്നഡീസ്‌ ഇത്‌ സ്പൊസ്ൈറ്റി 'ആരീഡ്‌ ഹിസ്പ്ററി, വോള്യം 15, ലക്കം 4. ഒക്ടോബര്‍ 1973 


12 ജപ്പാന്‍കാരുടെയും മായന്‍മാരുടെയും ഗണിതശാസ്ത്രസംഭാവനകളും ഇപ്രകാരം അവഗണിക്കപ്പെട്ടിട്ടുണ്ട്‌. 


13 ഈ നൂറ്റാണ്ടാദ്യം ഇന്ത്യയില്‍ ബ്രിട്ടീഷ്‌ ഉദ്യോഗസ്ഥനായിരുന്ന ജി. ആര്‍. കായെയെ ആണ്‌ ഭാരതീയ 
ഗണിതശാസ്ത്രത്തിന്‍െറ ആധികാരിക വക്താവായി ചരിത്രകാരന്‍മാര്‍ അംഗീകരിച്ചിട്ടുള്ളത്‌. അദ്ദേഹം 
ഭാരതീയഗണിതശാസ്ത്രരേഖകളുടെ (പ്രത്യേകിച്ചും ശുലഭസ്പുത്രങ്ങളുടെയും ബെക്രാല? കൈയെഴുത്തു 
കൃതികളുടെയും) പഴക്കം മറ്റുള്ളവരേക്കാള്‍ കുറച്ചു കുണ്ടതും- മിക്കവാറും ദുര്‍ബലമായ കാരണങ്ങളില്‍- 
ഭാരതീയഗണിതത്തിലെ പ്രധാനപ്പെട്ട ഏതിനും ഗ്രീക്ക്ളറവിടം ചാര്‍ത്തുന്നതും 
പ്രാചീനഭാരതീയഗണിതത്തില്‍ അവഗാഹം നേടിയവര്‍ വിമര്‍ശിച്ചിട്ുണ്ട്‌. ബി.ബി. ദത്ത, എ. എന്‍ സിങ്ങ്‌, 
ഹിസ്പ്ററി ഒഫ്‌ ഹിന്ദു മാത്മമാ്റിക്‌ഡു്‌ രണ്ടു വോള്യങ്ങള്‍ (ബോംബെ : ഏഷ്യാ പബ്ലിഷിങ്ങ്‌ ഹസ്‌, 
1962) , ടി. എ. സരസ്വതി അമ്മ, മജാമ്രട? കന്‌ എനിഷ്യവിറ്‌ ആന്ഡ്‌ മെഡ്ധീവരി കൂന്മയ (്ൂരല്‍ഹി 
മോത്തിലാല്‍ ബനാറസിദാസ്‌, 1979) ; സി. എന്‍. ശ്രീനിവാസ അയ്യങ്കാര്‍, ദ ഫിസ്പ്ററി കഫ്‌ എനിഷ്യത്റ്‌ 
ക്കന്ത്യതീ മാത്തമാറ്റിക്‌സ്‌ (കല്‍ക്കട്ട . വേള്‍ഡ്‌ പ്രസ്സ്‌, 1967 തുടങ്ങിയവ ശ്രദ്ധേയമാണ്‌. പക്ഷെ 
ഇവയൊന്നും യൂറോപ്പിലെയും അതിന്‍െറ സാംസ്‌കാരിക ആശ്രിതരാജ്യങ്ങളിലെയും ചരിത്രകാരന്‍മാര്‍ 
പരിഗണിച്ചിട്ടില്ല, 


132 കേരളപഠനങ്ങള്‍ 5 


ണ്‌. (ഈവിധമുള്ള യൂറോകേന്ദ്രപക്ഷപാതം 
മറ്റ്‌ വിജ്ഞാനശാഖകളിലും നിലനില്‍ക്കു 
ന്നുണ്ട്‌ എന്നത്‌ ശ്രദ്ധേയമാണ്‌. ഉദാഹരണ 
ത്തിന്‌ നരവംശശാസ്ത്രത്തിലെ വ്യാപന 
സിദ്ധാന്തങ്ങള്‍ സൂചിപ്പിക്കുന്നത്‌ 'നാഗരികത" 
*കേന്ദ്ര' ത്തില്‍നിന്ന്‌ (അതായത്‌ 'വിശാല' യൂ 
റോപ്പില്‍നിന്ന്‌) “പാര്‍ശ്വ'ങ്ങളിലേക്ക്‌ (ലോക. 
ത്തിനന്‍െറ മറ്റുഭാഗങ്ങളിലേക്ക്‌) വ്യാപിക്കുന്നു 
വെന്നാണ്‌. ചിലയിനം മാര്‍ക്‌സിസ്റ്റ്വീക്ഷണ 
ങ്ങളില്‍നിന്നു വികസിച്ച ആധുനികവല്‍ക്ക 
രണ സിദ്ധാന്തങ്ങളും പരിണാമപദ്ധതികളും 
ഇപ്രകാരമുള്ള യൂറോകേന്ദ്ര സ്വഭാവമുള്ളവ 
യാണ്‌. അത്തരം എല്ലാ ചിന്താപദ്ധതികളിലും 
യൂറോപ്പിന്‍െറ വികാസത്തെ മൂന്നാംലോകരാ 
ജയങ്ങളുടെ ഭാവിവികാസത്തിന്‍െറ മുന്നോടി 
യായാണ്‌ കാണുന്നത്‌.) 


ഗ. 
ഗണിതശാസ്ത്രവികാസം : 
ബദല്‍ ഗതിക്രമം 


ഗണിതശാസ്ത്രവികാസത്തിന്‍െറ ഒരു 
ബദല്‍പരിണതിയാണ്‌ ചിത്രം 3ല്‍ ഉള്ളത്‌. 
ചിത്രം ഉം 2ഉം ഇരുണ്ട യുഗങ്ങള്‍ എന്നുകു 
റിക്കുന്ന കാലയളവിലെ വിശദാംശങ്ങള്‍ 
ചേര്‍ക്കുവാനാണ്‌ ഇതില്‍ മുഖ്യമായും ശ്രദ്ധി 
ച്ചിരിക്കുന്നത്‌. അറബികളുടെ പങ്ക്‌ ഇവിടെ 
നിര്‍ണ്ണായകമാണ്‌. ഇന്ത്യയിലും ചൈനയിലും 
വിശാലയവനലോകത്തും ഉറവെടുത്ത ഗണി 
തവിജ്ഞാനം അറേബ്യയിലെ പണ്ഡിതന്‍ 
മാര്‍ കണ്ടെത്തി. അവരത്‌ പരിഭാഷപ്പെടുത്തു 
കരയും നവീകരിക്കുകയും സംശ്ലേഷണം ചെയ്യു 
കയും വികസിപ്പിക്കുകയും ചെയ്തു. ഇത്‌ 
തെക്കുകിഴക്കെ പേര്‍ഷ്യയിലെ ജൂണ്‍ഡിഷാ 
പൂരില്‍നിന്നു തുടങ്ങി ബഗ്ദാദിലേക്കും 
കയ്റോവിലേക്കും അവസാനം സ്പെയി 
നിലെ ടോളിഡോവിലേക്കും കോര്‍ഡോബയി 
ലേക്കും വ്യാപിച്ചു. ബഗ്ദാദ്‌ തലസ്ഥാനമായി 
ഭരിച്ച കിഴക്കെ അറേബ്യയിലെ ഭരണാധികാ 
രികളായ അബ്ബാസിദ്‌ ഖലീഫമാരുടെയും, 
ദമാസ്‌കസും പിന്നീട്‌ കയ്റോവും ഒടുവില്‍ 


കേരളപഠനങ്ങള്‍ 5 


കോര്‍ഡോബയും തലസ്ഥാനമായിരുന്ന 
ഉമ്മൈദ്‌ ഖലീഫമാരുടെയും ഉദാരമായ പരി 
ലാളനം പണ്ഡിതന്‍മാര്‍ക്ക്‌ ലഭിച്ചിരുന്നു. 
അബ്ലാസിദ്‌ ഖലീഫമാര്‍, പ്രത്യേകിച്ചും അല്‍. 
മണ്‍സൂര്‍ (ക്രി. വ. 754-776), ഹാറൂണ്‍ അല്‍. 
റഷീദ്‌ (ക്രി. വ. 786-806), അല്‍.മാമൂണ്‍ (ക്രി. 
൨. 813.833) എന്നിവര്‍ ബഗ്ദാദില്‍ ജ്യോതി 
ശാസ്ത്രവും ഗണിതശാസ്ത്രവും പ്രോത്സാ 
ഹിപ്പിക്കുന്നതില്‍ മുന്‍പന്തിയിലായിരുന്നു. 
ക്രിസ്ത്യന്‍ മതഭ്രാന്തിനെ അനുനയിപ്പിക്കുന്ന 
തിനായി റോമാചക്രവര്‍ത്തിയായ ജസ്റ്റീനി 
യന്‍ ക്രി. വ. 529ല്‍ പ്ലേറ്റോയുടെ അക്കാദമി 
അടച്ചുപൂട്ടിയപ്പോള്‍ അവിടത്തെ ഒട്ടനവധി 
പണ്ഡിതന്‍മാര്‍ പേര്‍ഷ്യയിലെ ജൂണ്‍ഡിഷാ 
പൂരില്‍ അഭയംതേടി. ജൂണ്‍ഡിഷാപൂര്‍ പിന്നീട്‌ 
അറബിലോകത്തിന്‍െറ ഭാഗമായിമാറി. ബൈ 
സാന്‍റിയസ്ാമ്രാജ്യത്തില്‍നിന്നുള്ള ഗ്രീക്ക്‌ 
കൈയെഴുത്തുപ്രതികളും സിറിയവിജ്ഞാന 
രേഖകളുടെ പരിഭാഷകളും എഡേസയിലെ 
നെസ്തോറിയ ക്രിസ്ത്യാനികളുടെ കൈകളി 
ലെത്തിച്ചേര്‍ന്ന അലക്സാണ്ട്റിയയിലെ 
പുസ്തകശേഖരത്തിന്‍െറ അവശിഷ്ടുവു 
മെല്ലാം അറബിപണ്ഡിതന്‍മാര്‍ ആവേശ 
പൂര്‍വ്വം പഠിച്ചു. ഇതിന്‌ അവര്‍ക്ക്‌ ബൈസാ 
ന്‍റിയാ സ്ദ്രമാജ്യം, പേര്‍ഷ്യ, ഈജിപ്ത്‌, 
സിറിയ, ചീന, ഇന്ത്യ എന്നിവിടങ്ങളിലെ 
ശാസ്ത്രജ്ഞരുമായി ബന്ധവും ശാസ്ത്ര 
വിജ്ഞാനവിഭവങ്ങളുടെ ലഭ്യതയുമുണ്ടായി 
രൂന്ന ഭരണാധികാരികളുടെ സഹായം ലഭിച്ചു. 
അല്‍.മണ്‍സൂര്‍ ഖലീഫ ബഗ്ദാദില്‍ ബയ്ത 
അല്‍.ഹിക്മ (വിജ്ഞാനത്തിന്‍െറ ആലയം) 
പണികഴിപ്പിച്ചു. അവിടെ വിവിധ കേന്ദ്രങ്ങ 
ളില്‍നിന്നുശേഖരിച്ച കൈയെഴുത്തുപ്രതിക 
ഉൂടെ ഒരു വമ്പിച്ച ശേഖരവും, ഭാരതീയ, ചീന, 
യവന, ബാബിലോണിയ, ജ്യോതി 
ശാസ്ത്രസമ്രദായങ്ങളുടെ സംഗമസ്ഥാന 
മായ ഒരു വാനനിരീക്ഷണകേന്ദ്രവും ശാസ്ത്ര 
ഗവേഷണത്തില്‍ ബദ്ധശ്രദ്ധമായ ഒരു സര്‍വ്വ 
കലാശാലയും ഉണ്ടായിരുന്നു. ഈ സ്ഥാപന 
ത്തിലെ ഒരു പ്രമുഖാംഗമായിരുന്ന മൊഹമ്മദ്‌ 
ഇബിന്‍ മൂസ അല്‍.ഖ്വറൈസ്മി (ഏതാണ്ട്‌ 
ക്രി. വ. 825) ഗണിതശാസ്ത്രവികാസത്തില്‍ 


133 


! ൫ ജൂണ്‍ഡിഷാപൂര്‍ 


യവനലോകം 


ചിത്രം 3 ബദല്‍ ഗതിക്രമം (8-൦ നൂറ്റാണ്ടുമുതല്‍ 15-ഠം നൂറ്റാണ്ടുവരെ) 


നിര്‍ണ്ണായക പ്രാധാന്യമുള്ള രണ്ടു പുസ്തക 
്ങള്‍ രചിക്കുകയുണ്ടായി. അതിലൊന്നായ 
ഛിസ്പാബ്‌ അതി.ഡ്മമ്ഖരി വ2അര്‌.മുഖാബ/ 
(സമവാക്യങ്ങളുടെ ശാസ്ത്രം)യിലാണ്‌ അല്‍. 
ഡ്ജബര്‍ (ആള്‍ജിബ്ര) എന്ന പദം ഇദംപ്രഥമ 
മായി ഉപയോഗിച്ചത്‌. ഈ അറബിമൂലശഗ്രന്ഥം 
ഇന്നും നിലവിലുണ്ട്‌. അദ്ദേഹത്തിന്‍െറ രണ്ടാ 
മത്തെ പുസ്തകത്തിന്‍െറ ലത്തിന്‍ പരിഭാഷ 
“ അതിമശഗാരിതമ? ദ്ഥി നൃഴുമെമറാ ഇര്മഡാറം 
ട മാത്രമെ ഇന്നു ലഭ്യമായിട്ടുള്ളു. ഇതില്‍ 
ഭാരതീയ സംഖ്യാവ്യവസ്ഥ വിശദീകരിച്ചിരി 
ക്കുന്നു. ഭാരതീയഗണിതശാസ്ത്രജ്ഞനായ 
ബ്രഹ്മഗുപ്തന്‍െറ (ഏതാണ്ട്‌ ക്രി. വ. 628) 
(ബഹ്മസ്സ്പുട ന്ധിദ്ധാത്തം എന്ന കൃതിയെ 
ആധാരമാക്കി എഴുതിയതാണിത്‌. സംഖ്യാവ്യ 
വസ്ഥയുടെ ഉറവിടം ഇന്ത്യയാണെന്നത്‌ അല്‍ 
ഖ്വറൈസ്മി എടുത്തുപറഞ്ഞിരുന്നു. എന്നാല്‍ 
അദ്ദേഹത്തിന്‍െറ പരിഭാഷകര്‍ സാഖ്യ്യാവ്യ 
വസ്ഥയുടെ ഉറവിടം അല്‍ഖ്വറൈസ്മിയില്‍ 
ചാര്‍ത്തി. അങ്ങനെ സംഖ്യാവ്യവസ്ഥ ഉപ 
യോഗിക്കുന്ന ഏതു പദ്ധതിയും അല്‍ഗോറിസ 
മെന്നും പിന്നീട്‌ അല്‍ഗോറിതമെന്നും (അല്‍. 
ഖ്വറൈസ്മിയുടെ പേരില്‍നിന്നീ അറിയപ്പെട്ടു; 
അക്കങ്ങള്‍ അറബി അക്കങ്ങള്‍ എന്നും. 
അല്‍.ഖ്വറൈസ്മി തുടങ്ങിവെച്ച യത്നം 
മറ്റ്‌ അറബിഗണിതശാസ്ത്രജ്ഞര്‍ തുടര്‍ന്നു. 
താബിത്‌ ഇബ്‌ന്‍.ഖുറ (ക്രി. വ. 826.90), 
അബു-കാമില്‍ (ഏതാണ്ട്‌ ക്രി. വ. 900), 


134 


അബുല്‍-വെഫ (ക്രി. വ. 940998), ഇബ്‌ന്‍ 
അല്‍.ഹെയ്താം (ഏതാണ്ട്‌ക്രി. വ. 965."039), 
അല്‍.ബിറുനി (ക്രി. വ. 973.1048), കവിയും 
ആനന്ദവാദിയുമെന്ന നിലയില്‍ യൂറോപ്പില്‍ 
കൂടുതല്‍ പേരുനേടിയ ഒമര്‍ ഖയാം (ഏതാണ്ട്‌ 
ക്രി. വ. -050.1122), നസിര്‍ എദ്ദിന്‍ അല്‍. 
തുസി (ക്രി. വ. 12001274) എന്നിവര്‍ ഇവരില്‍ 
ഉള്‍പ്പെടുന്നു. അവരില്‍ അല്‍-തുസി അറബി 
രാജസദസ്സിനന്‍െറ ഭാഗമായിരുന്നില്ല, അദ്ദേഹം 
മംഗോളിയന്‍ ചക്രവര്‍ത്തിയായ ചെങ്കിസ്ഖാ 
ന്‍െറ ചെറുമകനായ ഹുലാഗുഖാന്‍െറ 
ജ്യോതിശാസ്ത്രധ്ഞനായിരുന്നു. യുക്സിഡേ 
തര ക്ഷേത്രഗണിതത്തിന്‌ അല്‍.തുസി വമ്പിച്ച 
സംഭാവനകള്‍ നല്‍കി. അഞ്ചുനൂറ്റാണ്ടുകള്‍ 
ക്കുശേഷം ഇറ്റലിയിലെ സച്ചേരിയുടെ കൃതി 
കള്‍ക്ക്‌ വഴിമരുന്നിട്ടത്‌ ഇതായിരുന്നു. തുടക്ക 
ത്തില്‍ യവനക്ഷേത്രഗണിതത്തിന്‍െറ അനുബ 
ന്ധമായിമാത്രം നിലകൊണ്ട അറബിക്ഷേത്ര 
ഗ്രണിതം സ്വന്തം സ്വത്വം കണ്ടെത്തി എന്നാണ്‌ 
ഇതില്‍നിന്നു തെളിയുന്നത്‌. 


പടിഞ്ഞാറന്‍ യൂറോപ്പിലേക്ക്‌ ഗണിത 
വിജ്ഞാനം പകരുന്നതില്‍ തെക്കന്‍ യൂറോ 
പ്പിലെ രണ്ടുപ്രദേശങ്ങളുടെ പ്രാധാന്യം ചിത്രം 
3 എടുത്തുകാടുന്നുണ്ട്‌. സ്പെയിനും സിസി 
ലിയും ആണ്‌ അവ. അറബിശാസ്ത്രവുമായി 
ഏറ്റവും അടുത്തബന്ധമുണ്ടായിരുന്ന ഈ 
പ്രദേശങ്ങളും അറബി ആധിപത്യത്തിന്‍ കീ 
ഴിലായിരുന്നു. ഒമ്പത്‌ പത്ത്‌ നൂറ്റാണ്ടുകളില്‍ 


കേരളപഠനങ്ങള്‍ 5 


എന്നത്‌ യൂറോകേന്ദ്രസ്വഭാവമുള്ള ഗവേഷണ 
പ്രസിദ്ധീകരണങ്ങളുടെ നിയന്ത്രണം കൈയാ 
ളൂന്ന ഒരു ചെറുസംഘത്തിന്‍െറ കൂത്തകയാ 
ണ്‌. സവിശേഷമായ ബരദ്ധികപ്രവര്‍ത്തനം 
എന്ന നിലയില്‍ ഗ്രീക്കുകാര്‍ക്കുമുമ്പ്‌ ഗണിത 
ശാസ്ത്രം നിലനിന്നിരുന്നില്ലെന്നാണ്‌ അവ 
രുടെ നിലപാട്‌. ഇതിന്‌ ഉപോദ്ബലകമായി 
ചൂണ്ടിക്കാട്ടുന്നത്‌ ഗ്രീക്കുകാര്‍ക്കുമുമ്പുണ്ടായി 
രുന്ന ഗണിതശാസ്ത്രത്തിന്‌ ഉപപത്തി (പ്രൂഫ്‌) 
എന്ന സങ്കല്‍പനത്തെക്കുറിച്ച്‌ വ്യക്തമായ 
ധാരണയോ ഉപപത്തിയുടെ ആവശ്യകതയെ 
കുറിച്ച്‌ ബോധമോ ഉണ്ടായിരുന്നില്ല എന്നതാ 
ണ്‌. അവരുടെവാദം ഇങ്ങനെയാണ്‌; ഈജിപ്ത 
രുടെയും മെസോപ്പൊട്ടേമിയരുടെയും ഗണിത 
ശാസ്ത്രപരമായ പ്രവര്‍ത്തനം കലണ്ടറുകള്‍ 
ഉണ്ടാക്കുന്നതും ഭൂമി അളന്നു തിരിക്കുന്നതും 
പൊതുമരാമത്ത്‌ പണികള്‍ (ജലസേചനം, 
വെള്ളപ്പൊക്ക നിയന്ത്രണം തുടങ്ങിയവ) ഏറ്റെ 
ടുക്കുന്നതും നികുതിപിരിക്കുന്നതും മറ്റുമായി 
ബന്ധപ്പെട്ടായിരുന്നു. ഇത്തരം പ്രായോ 
ഗ്ികപരിപാടികള്‍ക്കായി അവര്‍ അനുഭവാ 
ധിഷ്ഠിത നിയമങ്ങള്‍ ആവിഷ്കരിച്ചു. പക്ഷെ 
ഗണിതശാസ്ത്രത്തിന്‍െറ കാതലെന്നു പറയാ 
വുന്ന അമൂര്‍ത്തവല്‍ക്കരണത്തിലും ഉപപത്തി 
യിലും അവര്‍ താല്‍പര്യം പ്രകടിപ്പിച്ചതായി 
ഒരു തെളിവുമില്ല. ഈ രണ്ട്‌ നാഗരികതക 
ളിലും ഗണിതശാസ്ത്രമെന്നത്‌ ഇന്നത്തെ 
സ്കൂള്‍കുട്ടികള്‍ ചെയ്യുന്ന ഗണിതാഭ്യാസങ്ങ 
ളില്‍ കവിഞ്ഞൊന്നുമായിരുന്നില്ല. ഇവ ചില 
നിയമങ്ങളുടെയും രീതികളുടെയും പ്രയോഗം 
മാത്രമാണ്‌. സാര്‍വ്വത്രിക 
യുള്ള ഉപപത്തികളോ ഫലങ്ങളോ അവയില്‍ 
അടങ്ങുന്നില്ല. 


പ്രയോഗക്ഷമത 


ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേ 
ണ്ടതുണ്ട്‌. സന്ദര്‍ഭത്തിനും ജ്ഞാനത്തിന്‍െറ 
വികാസാവസ്ഥയ്ക്കും അനുസരിച്ച്‌ ഉപപ 
ത്തിക്ക്‌ വ്ൃത്യസ്ത അര്‍ത്ഥങ്ങളുണ്ട്‌. ആധു 
നികഗണിതശാസ്ത്രത്തിന്‍െറ സവിശേഷത 


യായ അനുമാനപരവും പ്രമാണപരവുമായ 
യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള നിഗമന 
ങ്ങളുണ്ടെന്നതിന്‌ രേഖാപരമായ തെളിവില്ല 
ത്തതിന്‍െറപേരില്‍ ഈ സംസ്കാരങ്ങള്‍ക്ക്‌ 
ഉപപത്തിയെപ്പറ്റി ധാരണയില്ലായിരുന്നു എന്നു 
പറയുന്നത്‌ ശരിയല്ല. ഈജിപ്തീയ ഗണിത 
ത്തില്‍ വ്ൃത്തത്തിന്‍െറ വിസ്തീര്‍ണ്ണവും ഛിന്ന 
പിരമിഡിന്‍െറ വ്യാപ്തവും സംബന്ധിച്ച 
പൊതുതത്വങ്ങള്‍ കാണാം. ബാബിലോ 
ണീയഗണിതത്തില്‍ ഹരണം ശരിയോയെന്ന്‌ 
ഗുണനത്തി ലൂടെയും വിവിധയിനം സമവാക്യ 
ങ്ങളുടെ ഉത്തരം പ്രതിസ്ഥാപനത്തിലൂടെയും 
പരിശോധിക്കുക പതിവുണ്ടായിരുന്നു. നൂറു 
വര്‍ഷം മുമ്പുവരെയും രേഖീയസമവാക്യ 
ങ്ങള്‍ നിര്‍ധാരണം ചെയ്യുന്നതിന്‌ യൂറോപ്പില്‍ 
വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്‌ 
മിഥ്യാസ്ഥാനരീതിയായിരുന്നു. * മദ്യത്തി 
നെറ വീര്യം കണക്കാക്കുന്നതും കന്നുകാലി 
ത്തീറ്റയുടെ മിശ്രിതം നിര്‍ണ്ണയിക്കുന്നതുംപോ 
ലെയുള്ള പ്രായോഗികപ്രശ്നങ്ങളുടെ പരിഹാ 
രത്തിനായി ഈജിപ്തിലും ബാബിലോണിയ 
യിലും ഈ രീതി ഉപയോഗപ്പെടുത്തിയിരുന്നു. 
ഗില്ലിങ്ങ്സ്‌ (1972) ചൂണ്ടിക്കാണിച്ചു 
പോലെ, പ്രതീകങ്ങള്‍ ഉപയോഗിക്കുന്നില്ലെ 
ങ്കിലും ഈജിപ്തീയ ഉപപത്തികള്‍ കര്‍ക്കശ 
മാണ്‌. ഒരു ചരത്തിന്‍െറ പ്രരൂപിമൂല്യങ്ങള്‍ 
ഉപയോഗിച്ചുകൊണ്ട്‌ മറ്റേതെങ്കിലുമൊരു 
മൂല്യത്തിന്‍െറ സാമാന്യവല്‍ക്കരണത്തില്‍ 
അവ ചെന്നെത്തുന്നു. ഈജിപ്തിലെ ഏറ്റവും 
പ്രധാനപ്പെട്ട രണ്ട്‌ ഗണിതശാസ്ത്രരേഖക 
യ അഹ്‌മെസ്പ്‌ പാച്ലറിറസിലും (ക്രി. മു. 
1650), മമാദ്ധ്കൊ പാപ്ലിറസിലും (ക്രി. മു. 
1850) ഗണിതപ്രശ്‌നങ്ങളില്‍ ഉത്തരം കണ്ടെ 
ത്തുന്നതിന്‌ ഓരോരോ ഉദാഹരണങ്ങളിലും 
പൊതുവില്‍ ഒരേ നടപടിക്രമംതന്നെയാണ്‌ 
കൈക്കൊണ്ടിരുന്നത്‌. ഹമ്മുറബിയുടെ ഒന്നാം 
ബാബിലോണിയന്‍ രാജവംശകാലത്തു (ക്രി. 
മൂ. 1700) രചിക്കപ്പെട്ടതും ന്യൂഗ്ബോവര്‍ 


14 മിഥ്യാസ്ഥാനരീതി ഉപയോഗിച്ച്‌ സാഗ ട 24 എന്ന സമവാക്യം നിര്‍ധാരണം ചെയ്യുന്നത്‌ ഇങ്ങനെ തി 
എന്നിരിക്കട്ടെ. എങ്കില്‍ 2 ഗ്‌ - 6. ഇവിടെ 24 - 24 ആണ്‌. അതായത്‌ 24൯൨ വിലയും 


നാലുമടങ്ങായിരിക്കും. % - 54520 


136 


കേരളപഠനങ്ങള്‍ 5 


ചി 


(15935) പരിഭാഷചെയ്ത്‌ വ്യാഖ്യാനിച്ചതുമായ 
ഒരു ഗണിതാഭ്യാസം നോക്കുക. (എളുപ്പത്തി 
നായി 60 അടിസ്ഥാനമായ ഷഷ്ടിക സംഖ്യ, 
കളെ, നാമിന്ന്‌ ഉപയോഗിക്കുന്ന 10 അടിസ്ഥാ 
നമായ ദശാംശസംഖ്യകളാക്കി മാറ്റിയിട്ടുണ്ട്‌.) 


ചോദ്യം 
നീളം ൮5), വീതി (6), നീളത്തിന്‍െറയും 
വീതിയുടെയും ഗുണനഫലത്തോട്‌ 


(വിസ്തീര്‍ണ്ണം) അവ തമ്മിലുള്ള വ്യത്യാസം 
കൂട്ടിയാല്‍ കിട്ടുന്നത്‌ 183. നീളവും വീതിയും 
കൂട്ടിയാല്‍ 27. നീളം, വീതി, വിസ്തീര്‍ണ്ണം 
എന്നിവ കാണുക. 


ബാബിലോണിയ തീതി 
274-183 ര 210 
മത്ത. ജ 28 ...( 


29 ന്‍െറ പകുതിയെടുക്കുക. വര്‍ഗ്ഗം 
കാണുക. 


5): ട 210.25 ... (2) 
മേല്‍ഫലത്തില്‍നിന്ന്‌ 210 കുറയ്ക്കുക 
210.25 - 210 ട 9.25 ....(3) 
0.26൯െറ വർഗ്ഗമൂലം കാണുക 

[7 ട 0.5...) 
നീളം 14.51 0.5 സ്റ്റ 


വീതി - (14.5-0.5)-2 512 
വിസ്തീര്‍ണ്ണം - 15ാറാട 130 
ഷന്നത്മെ തീയ? 


നീളം ൮) - 20 എന്നും വീതി (82) 
എന്നുമിരിക്കട്ടെ 


൮ (൨൮0) - 183 

ഗും. ട 27...) 

" എന്ന പുതിയൊരു ചരം എടുക്കുക 
ടമ 


കേരളപഠനങ്ങള്‍ 5 


(1) താപെൈപ്പൈറയുംവിധം മാറ്റിയെഴുതാം: 
വ" 2751835210 

വേസ്‌ ടമ 27ട298..(2) 

തി 

ടട 

ര്‌ 


2 


ന] 

൪ എന്നത്‌ [52.൧] എന്നതിന്‍െറ 
വർഗ്ഗമൂലം 

25210 

ടട 29 

യ 0.5 

. 0515 

212 

ദുട 1512ട 180 
അതായത്‌ നീളം അ 15 
വീതി ടട 12 
വിസ്തീര്‍ണ്ണം 5180 


മേല്‍ചേര്‍ത്ത സ്‌റ്റെപ്പ്‌ 3ലെ ആള്‍ജിബ്രാ 
രീതിയിലുള്ള പൊതു സൂത്രം പടിപടിയായി 
പ്രയോഗിക്കുക എന്നതാണ്‌ ബാബിലോണീയ 
രീതി. നീളത്തിനും വീതിക്കും സുമേരിയക്കാര്‍ 
ഉപയോഗിച്ച പ്രതീകങ്ങളായ ഡട, ടമ എന്നിവ 
നാമിന്ന്‌ ഉപയോഗിക്കുന്ന 2)/ എന്നീ പ്രതീക 
ങ്ങളുടെ ധര്‍മ്മം തന്നെയാണ്‌ നിര്‍വ്ൃഹിക്കു 
ന്നത്‌. ഇത്തരം പ്രശ്‌നങ്ങളുടെ ഉത്തരം കാണു 
ന്നതിന്‌ ഒരു സൂത്രം നല്‍കുന്നതിനു പകരം 
ഒട്ടേറെ ഉദാഹരണങ്ങള്‍ നല്‍കുകയാണ്‌ 
ബാബിലോണിയര്‍ ചെയ്തത്‌. ഒരു പ്രത്യേക 
രീതി ശരിയായി ഉപയോഗിക്കുന്നത്‌ പഠിപ്പിക്കു 
ന്നതിനായി താഴ്‌ന്ന ക്ലാസുകളിലേക്കുള്ള പാഠ 
പുസ്തകങ്ങള്‍ ഇന്നുചെയ്യുന്നതും ഏതാണ്ടിതു 
തന്നെയാണ്‌. ഇതാകട്ടെ ഉപപത്തി 


137 


മാര്‍ഗ്ഗത്തോളംതന്നെ ഫലപ്രദമാണ്‌. ബാബി 
ലോണീയ ഗണിതം കൈവരിച്ചിരുന്ന ഉയര്‍ന്ന 
നിലവാരത്തെയാണ്‌ ഇതു വെളിവാക്കുന്നത്‌. 
"അക്ഷരം പഠിക്കുന്ന കുട്ടികളുടെ കുത്തിവര' 
യായി ക്ലൈന്‍ ഇതിനെ തള്ളിക്കളയുന്നത്‌ 
വസ്തുനിഷ്ഠമായ വിലയിരുത്തലിന്‍െറ ഫല 
മല്ല. മറിച്ച്‌, അത്‌ അദ്ദേഹത്തിന്‍െറ പക്ഷപാ 
തങ്ങളെയാണ്‌ വെളിവാക്കുന്നത്‌. 


ഈജിപ്തരും ബാബിലോണിയരും 
ബുദ്ധിപരമായ അന്വേഷണം എന്നതിലേറെ 
പ്രായോഗികാവശ്യങ്ങള്‍ക്ക്‌ വേണ്ടിയാണ്‌ 
ഗണിതശാസ്ത്രം ഉപയോഗപ്പെടുത്തിയത്‌ 
എന്നതാണല്ലോ മറ്റൊരു വിമര്‍ശനം. പ്രാ 
യോഗികാവശ്യങ്ങള്‍ക്ക്‌ ഉതകാത്ത ഗണിത 
ശാസ്ത്രം കൂടുതല്‍ ശുദ്ധവും മേന്‍മയേറിയ 
തുമാണ്‌ എന്ന ധാരണയാണ്‌ ഇതിനു പിന്നില്‍. 
ഈ ധാരണയുടെ വേരുകള്‍ ഗ്രീസില്‍നിന്നു 
തുടങ്ങുന്നു. ”* ഇന്നിത്‌ പാഠശാലകളിലെയും 
സര്‍വ്വകലാശാലകളിലെയും ഗണിതശാസ്ത്ര 
പാഠ്യപദ്ധതിയിലേക്കുപോലും കടന്നുചെന്നി 
രിക്കുന്നു." ഇതിന്‍െറ ഫലമായി ഗണിത 
ശാസ്ത്രം പഠിക്കുന്നവരില്‍ പലര്‍ക്കും വിഷ 
യത്തോട്‌ അകല്‍ച്ചതോന്നുന്നു. വിഷയം അപ്ര 
സക്തമായി അനുഭവപ്പെടുന്നു. പഠിപ്പിക്കുന്ന 
വരിലാകട്ടെ ഈ ധാരണ വരേണ്യബോധ 
ത്തിന്‌ കാരണമായി. പ്രശ്നങ്ങള്‍ നിര്‍ധാരണം 
ചെയ്യുന്നതില്‍നിന്നു വൃത്യസ്തമായി യഥാര്‍ 
ത്ഥ ഗണിതശാസ്ത്രമെന്നത്‌ ഒരു സവിശേഷ 
വിഭാഗത്തിനുമാത്രം അര്‍ഹതപ്പെട്ടതാണ്‌ 
എന്നുവന്നു. യൂറോപ്യസംസ്‌കാരത്തിന്‍െറ 
ഒരു സവിശേഷ ഉല്‍പന്നമാണ്‌ ഗണിത 


ശാസ്ത്രമെന്ന വാദം തന്നെയാണിത്‌. അങ്ങനെ 
കഎലാസ്മുറികളിലെ ഗണിതശാസ്ത്രവരേണ്യത 
ബുദ്ധിപരമായ വംശീയവാദവുമായി കണ്ണി 
ചേര്‍ക്കപ്പെട്ടിരിൽടുന്നു. 


കാസ്മുറിയില്‍ 
യൂറോകേന്ദ്രവാദത്തെ 
എതിരിടുന്നത്‌ 


ചരിത്രത്തിലെ യൂറോകേന്ദ്രപക്ഷപാതം 
തിരുത്തുന്നത്‌ പ്രയോജനകരമായ പ്രവര്‍ത്ത 
നമാണെങ്കിലും ഗണിതശാസ്ത്രപഠനത്തില്‍ 
അതിന്‌ അത്ര പ്രസക്തിയില്ല എന്നതാണ്‌ ഇന്ന്‌ 
പൊതുവെയുള്ള വീക്ഷണം. ഇത്‌ ശരിയല്ല. 
ഒന്നാമതായി, നേരത്തെ വിശദീകരിച്ചതു 
പോലെ ഗണിതശാസ്ത്രം ലോകമെമ്പാടു 
മായി വികസിച്ചുവന്ന ഒന്നാണ്‌. ഭൂമിശാസ്ത്ര 
ത്തിന്‍െറയോ വംശഭിന്നതകളുടെയോ ആണ്‍- 
പെണ്‍ സംബന്ധിയോ”” ആയ കെട്ടുപാടുകളി 
ല്ലാതെ ഒന്നുചേരുന്ന ആന്തരികയുക്തി ഗണി 
തശാസ്ത്രത്തിനുണ്ട്‌. എന്നാല്‍ ഈ ഐക്യത്തി 
നുള്ളിലുള്ള വൈവിദ്ധ്യവും ശ്രദ്ധേയമാണ്‌. 
ഒരേസമയം രസിപ്പിക്കാനും കണ്ണുതുറപ്പി 
ക്കാനും പോന്നതാണ്‌ ഈ വൈവിദ്ധ്യം. 
വ്യത്യസ്ത ഗണനവ്യവസ്ഥകളുടെ ഭാഷ 
യിലും ഘടനയിലുമുള്ള വ്യത്യാസങ്ങള്‍ 
വിദ്യാര്‍ത്ഥികളുടെ ശ്രദ്ധയില്‍ കൊണ്ടുവന്നും 
വ്യത്യസ്തങ്ങളായ കലണ്ടറുകളും കാലഗ 
ണനാസമ്്രദായങ്ങളും വിശദീകരിച്ചും പരമ്പ 
രാഗത ആഫ്രിക്കന്‍ രൂപാങ്കനത്തിലും ഭാരതീയ 
രംഗോലി മാതൃകകളിലൂം ഇസ്്‌ലാമികകല 


15 ശുദ്ധസംഖ്യയുടെ ധര്‍മ്മങ്ങള്‍ പ്രതിപാദിക്കുന്ന 'അരിത്മെറ്റിക്ക'യും പ്രായോഗികാവശ്യങ്ങള്‍ക്ക്‌ 
സംഖ്യകള്‍ ഉപയോഗിക്കുന്ന 'ലോജിസ്‌റ്റിക്ക്‌'യും തമ്മില്‍ വേര്‍തിരിച്ചുകാണുന്നതില്‍ ശ്രീക്ക്‌ ചിന്ത 
ബദ്ധശ്രദ്ധമാണ്‌. 'ലോജിസ്‌റ്റിക്ക'യുടെ വികാസം അടിമകള്‍ക്ക്‌ വിട്ടുകൊടുത്തു. ക്ഷേത്രഗണിതം 
പഠിക്കൂന്നതുകൊണ്ട്‌ എന്തു പ്രയോജനമെന്ന്‌ യൂക്സിഡിനോട്‌ (ക്രി. മു. 300) ചോദിച്ചപ്പോള്‍ അയാള്‍ക്ക്‌ 
ഒരു നാണയം എറിഞ്ഞുകൊടുക്കാന്‍ തന്‍െറ അടിമയോട്‌ അദ്ദേഹം പറഞ്ഞതായി ഒരു കഥയുണ്ട്‌. 


16 ഇന്ന്‌ ബ്രിട്ടനിലെ പാഠശാലകളില്‍ 'പ്രയോജനപ്രദമായ' ഗണിതത്തിലേക്കുള്ള തിരിച്ചുവരവ്‌ കാണാം. 


കാലം മാറി വരികയാവാം. 


17 മുഖ്യധാരാഗണിതചരിത്രത്തില്‍ സ്ത്രീകളുടെ പങ്കും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ആകെക്കൂടി , 
പറഞ്ഞുകേട്ടിട്ടുള്ളത്‌ ഹൈപേഷ്യയെ(ക്രി. വ. 415)യാണ്‌. ക്രിസ്ത്യാനികള്‍ അവരെ കൊലപ്പെടുത്തി. 
അതോടെ അലക്സാണ്ട്റിയന്‍ ഗണിതത്തിന്‍െറ അന്ത്യംകുറിച്ചതായി ചിലര്‍ കരുതുന്നു. 


138 


കേരളപഠനങ്ങള്‍ 5 


[വി 


യിലും ഉള്ള സവിശേഷമായ ആന്തരികപൊ 
രുത്തം പരിശോധിച്ചും പ്രായോഗികഗണിത 
ശാസ്ത്രത്തിന്‌ ഉദാഹരണങ്ങള്‍ നല്‍കാനും 
സാംസ്കാരികവൈവിദ്ധ്യത്തെ'* കുറിച്ചുള്ള 
ബോധം വികസിപ്പിക്കാനും കഴിയും. രണ്ടാമ 
തായി, ചരിത്രപരമായ സമീപനത്തിലൂടെ 
വ്യത്യസ്ത ജനസമൂഹങ്ങള്‍ ഗണിത ശാസ്ത്ര 
വികാസത്തിന്‌ നല്‍കിയ സംഭാവനകള്‍ വില 
യിരുത്തുന്നതിന്‌ പ്രയോജനകരമായ ഒരു 
ഭതികവാദപരമായ വീക്ഷണം വികസിപ്പി 
ച്ചെടുക്കാന്‍ കഴിയും. അത്‌ ശ്രദ്ധയോടെ 


കൈകാര്യം ചെയ്യണമെന്നു മാത്രം. 
സൈറിലെ എഡ്വേഡ്‌ തടാകത്തിന്‍െറ കര 
യിലെ മത്സ്യബന്ധന കേന്ദ്രത്തില്‍ കണ്ടെ 
ത്തിയ 8000 വര്‍ഷീത്തോളം പഴക്കമുള്ള 
ഇഷാംഗോ എല്ലില്‍ അടയാളപ്പെടുത്തിയ രേഖ 
കള്‍ ഏതൊക്കെയോ ചില വസ്തുക്കളുടെ 
എണ്ണത്തെക്കുറിക്കുന്നുവെന്നായിരുന്നു കരുത 
പ്പെട്ടിരുന്നത്‌. എന്നാല്‍ അത്‌ ചന്ദ്രന്‍െറ 
വൃദ്ധിക്ഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ 
അര്‍ദ്ധവാര്‍ഷിക കലണ്ടറാണെന്നു സൂക്ഷ്മ 
പഠനത്തില്‍ വെളിവായി.”* അതുപോലെ 


18 പൊതുഭാഷ, ഭൂമിശാസ്ത്രപരമായ തുടര്‍ച്ച, വര്‍ഗ്ഗം തുടങ്ങി ഒന്നോ ഏറെയോ ഘടകങ്ങളാല്‍ 
സംയോജിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിനന്‍െറ ആചാരമര്യാദകളുടെയും വിശ്വാസങ്ങളുടെയും 
ഉപകരണങ്ങളുടെയും മര്യാദകളുടെയും സമുച്ചയം എന്ന നരവംശശാസ്ത്രപരമായ അര്‍ത്ഥത്തിലാണ്‌ 


സംസ്‌കാരം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്‌. 


19 മാര്‍ഷക്‌ പറയുന്നത്‌ മനുഷ്യന്‍െറ ഏറ്റവും പ്രാചീനമായ ധൈഷണിക പ്രവര്‍ത്തനങ്ങളുടെ തെളിവായി 
ഇഷാംഗോ എല്ലിനെ കണക്കാക്കാമെന്നാണ്‌. എ. മാര്‍ഷക്‌, ൭ റൂട്ട്‌ കഫ്‌ സ്ധിവിക്മസഷന (ലണ്ടന്‍ 


വെയ്ഡന്‍ഫെല്‍ഡ്‌ ആന്‍ഡ്‌ നിക്കോള്‍സണ്‍ 972) 


ദിശ 


സമൂഹത്തെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള കാള്‍പോപ്പറിന്‍െറ 
മൌലികചിന്തകളെ മലയാളത്തി ലാദ്യമായി പരിചയപ്പെടുത്തുന്ന പുസ്തകം 


കാള്‍പോപ്പര്‍ 


ചേഖകരി : കെ. വേണ്ടു, പ്രൊഫ്‌. എം. ശ്രീധരന്‌ 


കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ബന്ധപ്പെടുക. 


കണ്‍വീനര്‍ 
ദിശ 
കാലിക്കറ്റ്‌ യൂനിവേഴ്‌സിറ്റി കാംപസ്‌ 
തേഞ്ഞിപ്പാലം 
മലപ്പുറം ജില്ല.673 635 


അടുത്മചുസ്പ്തകങ്ങള്‍ശ്‌ 
ഹെബര്‍മാസ്‌ - ലക്കാന്‍ - ഗാന്ധി - മിഷേല്‍ ഫൂക്കോ 


തന്നെ പെറുവില്‍നിന്നു ലഭിച്ച അമേരിക്കന്‍ 
"ക്യൂപി' ഒരു കരകാശലവസ്തുവായാണ്‌ 
ആദ്യകാലത്ത്‌ പരിഗണിക്കപ്പെട്ടത്‌. എന്നാല്‍ 
സങ്കീര്‍ണ്ണമായി നെയ്തെടുത്ത അതിലെ കെട്ടു 
കള്‍ 2000 വര്‍ഷം മുമ്പ്‌ നടന്ന ഒരു ജനസം 
ഖ്യാസെന്‍സസിന്‍െറ വിവരണമാണെന്ന്‌ 
പിന്നീട്‌ കണ്ടെത്തി. കെട്ടുകളുടെ വലിപ്പം 
പരിമാണവും, നിറങ്ങള്‍ ആണ്‍-പെണ്‍, പ്രായം 
എന്നിവയെയും സൂചിപ്പിക്കുന്നതായിരുന്നു. 
പ്രാചീനമായ ഇടയ-കാര്‍ഷിക സമ്പദ്വ്യ 
വസ്ഥകളില്‍ വിത്തിറക്കുന്ന സമയവും മഴ 
യുടെ വരവും ജതുദേദങ്ങളും സൂചിപ്പിക്കുന്ന 
തിനായി - അതായത്‌ അന്നത്തെ ഗണിതാവശ്യ 
ങ്ങള്‍ക്കായി - ഇത്തരം നിരവധി സാമഗ്രികളു 
്ടായിരുന്നു. എന്നാല്‍ സാമൂഹിക മാറ്റ 
ത്തോടെ ഗണിതാവശ്യങ്ങള്‍ വ്യത്യസ്തമായി, 
കൂടുതല്‍ സങ്കീര്‍ണ്ണമായി. ഉദാഹരണത്തിന്‌ 
ക്രി. മു. 2000 വര്‍ഷമായപ്പോഴേക്കും ബാബി 
ലോണിയര്‍ സ്ഥാനവില അനുസരിച്ച്‌ സംഖ്യ 
കള്‍ എഴുതുന്ന രീതി പ്രയോഗത്തില്‍ കൊണ്ടു, 
വന്നു. പിന്നീട്‌, 3000 വര്‍ഷം കഴിഞ്ഞപ്പോള്‍ 
' വ്യാപാരാവശ്യങ്ങളുടെ കണക്കുകൂട്ടലിന്‌ 
ഗോലിപ്പലകയും മറ്റും അപര്യാപ്തമായി, 
എഴുതി കണക്കുകൂട്ടല്‍ അനിവാര്യമായി. 
അതോടെ അവര്‍ ഇന്ത്യാക്കാരുടെ സാഖ്യയാവ്യ 
വസ്ഥ സ്വീകരിച്ചു. അക്കാലത്തെ സംബന്ധി 


140 


ച്ചിടത്തോളം ബാബിലോണിയ സ്ഥാന 
വിലസ്മനപ്രദായവും ഭാരതീയ സാഖ്യാവ്യ 
വസ്ഥയും പ്രാധാന്യമേറിയ കണ്ടുപിടിത്തങ്ങ 
യിരുന്നു - ഇന്നത്‌ സര്‍വ്വസാധാരണമെ 
ങ്കിലും. ആദ്യകാല ഗണിതശാസ്ത്രവികാസം 
ഇപ്രകാരം സൂക്ഷ്മമായി പഠിക്കുമ്പോള്‍ 
ക്ലാസുമുറികളില്‍ ആവര്‍ത്തിക്കപ്പെടുന്ന 
ഗ്രീക്ക്‌ മഹാത്ഭുതം" ഒരു കെട്ടുകഥയാണെ 
ന്നത്‌ മനസ്സിലാക്കാം. 


ഗണിതശാസ്ത്രപഠനം വിദ്യാര്‍ത്ഥിക 
ളൂടെ സാമൂഹിക ഭാതിക പരിസ്ഥിതിയുടെ 
ആവശ്യങ്ങള്‍ നിറവേറ്റുന്നതിന്‌ പര്യാപ്തമാ 
വണമെങ്കില്‍ വ്യത്യസ്ത ഗണിതശാസ്ത്ര 
പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം 
അത്യന്താപേക്ഷിതമാണ്‌. നീണ്ടകാല മായി 
അവമമിക്കപ്പെട്ട യൂറോപ്പേതര സംസ്‌കാര 
ങ്ങളെ പരിഗണിക്കുകവഴി ചരിത്രപഠനം 
വസ്തുനിഷ്ഠമാവുകയും ചെയ്യും. മാത്രമല്ല, 
ഗ്രണിതശാസ്ത്രം ഇന്നോളം അവഗണിച്ചു 
പോന്ന കലയും രൂപാങ്കനവും ചരിത്രവും 
സാമൂഹികപഠനങ്ങളുമായി കണ്ണിചേര്‍ക്കുന്ന 
തോടെ കുട്ടികളുടെ ധാരണകളും ഭാവനയും 
വികസിക്കുകയും ചെയ്യും. 


പരിഭാഷ: പി ടി. തോമസ്സ്‌ 


കേരളപഠനങ്ങള്‍ 5 


പുലപ്പേടി 
ഒരു വ്യത്യസ്ത ചിന്ത 


പുലപ്പേടിയെക്കുറിച്ച്‌ മകരളപഠനങ്ങശീ 
4ല്‍ പി.പി. സുധാകരന്‍ എഴുതിയ ലേഖന 
ത്തിന്‌ ഒരനുബന്ധമാണ്‌ ഈ കുറിപ്പ്‌. വിദേ 
ശികളായ ദു ആര്‍തേ ബര്‍ബോസയും ഷേയ്ഖ്‌ 
സൈനുദ്ദീനും അകന്നു നിന്നു വീക്ഷിച്ച പുല 
പ്പേടിയെ ആഴത്തില്‍ അപ്ഗ്രഥിച്ചുകൊണ്ട്‌ ഇള 
കുളം കുഞ്ഞന്‍പിള്ള വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ 
മാതൃഭുമി ആഴ്ചച്ഛ/തിപ്പില്‍ എഴുതിയ ലേഖ 
നത്തിലെ നിഗമനങ്ങളുടെ ഖണണ്‍്ഡനമാണ്‌ 
സുധാകരന്‍െറ മുഖ്യലക്ഷ്യം എന്നു തോന്നി 
പ്പോകും. പൂലപ്പേടിക്കും പറപ്പേടിക്കും വിധേ 
യയായ സ്ത്രീ 'തെറിച്ചവളോ" 'പെഴച്ചവളോ” 
ആയി മുദ്രകുത്തപ്പെട്ടവള്‍ ആയിരുന്നിരി 
ക്കണം എന്ന്‌ ലേഖകന്‍ അനുമാനിക്കുന്നു. 
എന്നാല്‍ മാസികയുടെ 25 പുറങ്ങളോളം (പൂ. 
484-509) ചെലവഴിച്ചിട്ടും കൃതഹസ്തനായ 
ഈ കേരളചരിത്ര പണ്ഡിതന്‍ ഈ തെറിച്ചു 
നടക്കല്‍' എന്തെന്നു വിശദീകരിക്കാനോ 
അതിനെ ചരിത്രപരമായി വിശകലനം 
ചെയ്യാനോ ശ്രമിച്ചുകാണുന്നില്ല. 


മദ്ധ്യകാല കേരളസമൂഹത്തില്‍ 
നായര്‍കുടുംബങ്ങളിലെ സ്ത്രീകള്‍ക്കുണ്ടായി 
രൂന്നുവെന്നു വിശ്വസിക്കപ്പെട്ടുവരുന്ന സാമ്പ 
ത്തിക സ്വാധീനവും ഭൂവുടമ അവകാശവും 
വാസ്തവമാണെങ്കില്‍ ഇത്തരത്തില്‍ തെറിച്ച 
വരായി കണക്കാക്കുന്നത്‌ ഏതു തരക്കാരെയാ 
യിരിക്കുമെന്ന്‌ ഈഹിക്കാവുന്നതാണ്‌. തറവാ 
ട്ടുസ്വത്തിന്‍െറ അവകാശികളും അതുകൊണ്ടു 
തന്നെ സാമ്പത്തിക തലത്തില്‍ പ്രബലകളു 
മായ മരുമക്കത്തായ തറവാടുകളിലെ സ്ത്രീ 
കളെ “ഒതുക്കണ'മെങ്കില്‍ ഇതേയുള്ളു മാര്‍ഗ്ഗം 


കേരളപഠനങ്ങള്‍ 5 


എന്ന ചിന്താഗതിയാണോ ഈ പഴിചാരലി 
ന്‍െറയും പേടിപ്പിക്കലിന്‍െറയും പുറത്താക്ക 
ലിന്‍െറയും പിന്നിലുള്ള മനഃശാസ്ത്രം എന്നു 
ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഒരു സാമ്പ 
ത്തിക സാഹചര്യത്തില്‍ യോദ്ധാക്കളും തന്റ 
ടരികളുമായ നായര്‍സമൂഹത്തിലെ പുരുഷന്‍ 
മാര്‍ സ്ത്രീകളുടെ മേല്‍ക്കോയ്മയെ ഏതെ 
ങ്കിലും തരത്തില്‍ തളച്ചിടാനുള്ള തന്ത്രങ്ങള്‍ 
തേടിപ്പിടിച്ചിരിക്കണം. വര്‍ഷത്തിലൊരിക്കല്‍ 
ഏതാനും ചില മാസങ്ങളില്‍ വീടിനു പുറത്തി 
റങ്ങുന്ന സ്ത്രീക്ക്‌ മാത്രമാണ്‌ പുലയന്‍േറയും 
മണ്ണാനേറയും പേടിപ്പിക്കലിന്‍െറയും അതേ 
ത്തുടര്‍ന്നുള്ള ഭൂഷ്ടിന്‍െറയും ഭീഷണി നേരി 
ടേണ്ടിവരുന്നത്‌. ആ നിലയ്ക്ക്‌, തറവാട്ടില്‍പി 
ന്ന ഒരു പെണ്ണും ചെയ്യാന്‍പാടില്ലാത്ത കൃത്യ 
ത്തിന്‌ ഒരുമ്പെട്ടിറങ്ങിയവള്‍ തന്നെയാവണം 
അവള്‍ എന്ന സമൂഹവിശ്വാസത്തിന്‍െറ 
പിന്‍ബലവും ഇവിടെയുണ്ടായിരുന്നിരിക്കാം. 


നായര്‍സ്ത്രീകള്‍ പുറത്തിറങ്ങുമ്പോള്‍ 
ആണ്‍തുണ വേണം എന്ന പൊതുസങ്കല്‍പ 
ത്തിലും ഈ നിയ്ന്ത്രണമനോഭാവത്തിന്‍െറ 
ബഹിദസ്ഫുരണംതന്നെയാണ്‌ കാണുന്നത്‌. 
എണ്ണം പതിനാറു പിണാത്തിമാരോടും' ആയു 
ധാരികളായ പടയാളികളോടുമൊപ്പം ആറ്റാം 
ചിറയിലും അമ്പലമുറ്റത്തുമെത്തുന്ന വടക്കന്‍ 
പാട്ടുകളിലെ അഭിജാതതരുണികളുടെ വര്‍ണ്ണ 
നകള്‍ ഇതിനുദാഹരണമാണ്‌. പുലപ്പേടി 
യിലും ഇതേ ആചാരം കടന്നുവരുന്നതായി 
കാണാം. മൂന്നുവയസ്സായ ഒരാണ്‍കുട്ടി കൂടെ 
യുണ്ടെങ്കില്‍ പേടിപ്പിക്കൽ സാദ്ധ്യമായിരു 
ന്നില്ല എന്നതായിരുന്നു വിശ്വാസം. സന്തതി 
വര്‍ദ്ധനവിന്‌ അനുപേക്ഷണീയമായതിനാല്‍ 
മരുമക്കത്തായ തറവാടുകളില്‍ പെണ്‍കുഞ്ഞി 
ന്‍െറ ജനനം അഭികാമ്യമായിക്കരുതിവന്നു. 


141 


എന്നിരിക്കെ പൂലപ്പേടിയുടെ കാര്യത്തില്‍ 
മാത്രം ആണ്‍കുട്ടിയുടെ സാന്നിദ്ധ്യത്തിന്‌ അമി 
തപ്രാധാന്യം നല്‍കിപ്പോന്നു. പേടിപ്പിക്കുന്ന 
സന്ദര്‍ഭത്തില്‍ സ്ത്രീ ഗര്‍ഭിണിയാണെങ്കില്‍ 
പ്രസവിക്കുന്നതുവരെ മണ്ണാനോ പുലയനോ 
ഭാര്യയാക്കില്ലെന്നും ആണ്‍കുട്ടിയാണ്‌ പിറക്കു 
ന്നതെങ്കില്‍ അവള്‍ക്ക്‌ തിരിച്ച്‌ വീട്ടില്‍പോകാ 
മെന്നും അതല്ലെങ്കില്‍ പേടിപ്പിച്ചവന്‍െറ കൂടെ 
ശിഷ്ടജീവിതം കഴിക്കേണ്ടിവരുമെന്നുമുള്ള 
ആചാരം തികച്ചും വിചിത്രമായിരുന്നു. മറ്റു 
പലകാര്യങ്ങളിലും പുരുഷപ്രജക്കില്ലാതി 
രൂന്ന പ്രാധാന്യം ഈയൊരു കാര്യത്തില്‍ 
മാത്രം കല്‍പിച്ചിരിക്കുന്നതില്‍ ആസൂത്രിത 
മായ ഒരടക്കലിന്‍െറ പ്രതിദ്ധനിയല്ലേ അല 
യടിക്കുന്നത്‌? സാമ്പത്തിക ആധിപത്യമുള്ള 
സ്ത്രീത്വത്തിനുമേല്‍ പുരുഷമേധാവിത്വം 
അടിച്ചേല്‍പ്പിക്കുന്നതിന്‍െറ വ്യക്തമായ ചിത്ര 
മാണിവിടെ തെളിയുന്നത്‌. 


ആണ്‍തുണ കൂടാതെ കുലീനകളായ 
നായര്‍തരുണികള്‍ പുറത്തിറങ്ങാറില്ലെന്നി 
രിക്കെ അത്‌ ചെയ്യാനൊരുമ്പെടുന്നവള്‍ തെറി 
ച്ഛവള്‍തന്നെ എന്നൊരു പ്രതിവാദം ഇവിടെ 
ഉയര്‍ന്നു വന്നേക്കാം. നിഷ്കളങ്കയായ 
സ്ത്രീയും അന്നത്തെ സാഹചര്യത്തില്‍ പേടി 
പ്പിക്കലിന്നിരയായിക്കൂടായ്കയില്ല. ഇന്നത്തെ 
പ്പോലെ വീടിനോട്ചേര്‍ന്നുള്ള സൌകര്യങ്ങളി 
ല്ലാതിരുന്ന അക്കാലത്ത്‌ തന്‍െറ പിണാത്തി 
യുടെ കൂടെ രാത്രികാലങ്ങളില്‍ പ്രകൃതിയുടെ 
വിളികേട്ട്‌ പുറത്തിറങ്ങേണ്ടിവരുന്ന പാവം 
പെണ്ണിനും പേടിയുടെ പ്രത്യാഘാതം ഏല്‍ 
ക്കേണ്ടതായി വന്നുകൂടേ? മാത്രമല്ല, തങ്ങളുടെ 
കാമപൂരണത്തിന്‌ വിധേയരാവാത്ത സ്ത്രീക 
ളേയും പുലപ്പേടിയുടെ മറവില്‍ ശിക്ഷിച്ചി 
രുന്നു എന്ന്‌ വടക്കന്‍ പാട്ടിന്‍െറ വരികളില്‍ 
കൂടി കടന്നുപോകുമ്പോള്‍ സംശയിക്കാവുന്ന 


താണ്‌. തന്‍െറ ഇംഗിതങ്ങള്‍ക്കുവഴങ്ങാത്ത 
മണലൂര്‍ കുഞ്ഞിക്കൂമ്പയെ പുലയനെ 
ക്കെ കൈപിടിപ്പിച്ചു പുറത്താക്കുന്ന 


കക്കാട്ടുകൂറ്റെരിയ നമ്പ്യാരുടെ പാട്ട്‌ ഇതിനു 


ദാഹരണം. വടക്കന്‍പാട്ടുകളില്‍ ഇത്തരം 
സന്ദര്‍ഭങ്ങള്‍ വിവരിക്കുമ്പോള്‍ ഈ 
142 


പിടിച്ചുകൊണ്ടു പോകല്‍ ഒരു പ്രത്യേകകാ 
ലത്ത്‌ നടക്കുന്നതായി പരാമര്‍ശിക്കുന്നില്ല. 


സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങള്‍ നടമാടി 
യിരുന്ന അക്കാജത്ത്‌ ഏതെങ്കിലും കുലീനവ 
നിത തന്നിഷ്ടരപ്പകാരം ഒരധഃസ്ഥിതന്‍െറ 
കൂടെ ഇറങ്ങി പുറപ്പെടാനുള്ള സാദ്ധ്യതയും 
അതീവ വിരളമായിരുന്നു. ഇനി അഥവാ 
സമൃദ്ധിയുടെ കേദാരമായ സ്വന്തം ഗൃഹ 
ത്തില്‍ നിന്ന്‌ ദാരിദ്യത്തിന്‍െറ വിളനിലമായ 
തന്‍െറ കാമുകന്‍െറ കുപ്പമാടത്തിലേക്ക്‌ 
സ്വമേധയാ ഒരുവളിറങ്ങിച്ചെല്ലുന്നുവെങ്കില്‍ 
സമൂഹത്തിന്‍െറ കയ്യില്‍നിന്നും ആചാരരൂപ 


4 ത്തിലുള്ള ഇത്തരമൊരു ലൈസന്‍സിന്റെറ 


ആവശ്യവും അവള്‍ക്കുണ്ടാവില്ല. ഇറങ്ങിച്ചെ 
ല്ലുന്ന പെണ്ണിനേറതിനെക്കാളേറെ ഇറക്കി 
ക്കൊണ്ടു പോകുന്ന അധഃസ്ഥിതന്‍െറ രക്ഷാ 
കവചമായിത്തീരുകയാണ്‌ ഇവിടെ ആചാരം. 
സംബന്ധംവഴി ഉന്നതകുലജാതരായ പുരു 
ഷന്‍മാരെ വരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും 
സാദ്ധ്യതകളും ഏറെയുള്ള മരുമക്കത്തായ 
കുടുംബത്തിലെ സ്ത്രീക്ക്‌ വികാരപൂരണത്തി 
നായി സമൂഹത്തിന്‍െറ അടിത്തട്ടിലുള്ള മണ്ണാ 
നിലോ പുലയനിലോ അഭയംതേടേണ്ട ആവ 
ശ്യമുണ്ടായിരുന്നതുമില്ല. നായര്‍സ്ത്രീയുടെ 
സാമ്പത്തികസ്വാതന്ത്്യത്തെയും തമജ്ജന്യ 
മായ അധികാരങ്ങളേയും ചോദ്യംചെയ്യാതെ 
തന്നെ അവളെ മാനസികവും ശാരീരികവു 
മായി ഒരു വലക്കണ്ണിയില്‍ കുരുക്കിയിടാനുള്ള 
ഗൂഡതന്ത്രമാണ്‌ പുലപ്പേടി എന്ന ആചാര 
ത്തില്‍ നിഴലിച്ചു കാണുന്നത്‌. 


സ്ത്രീസ്വാതന്ത്ര്യത്തെ ഇത്തരത്തില്‍ തള 
ച്ചിടുമ്പോള്‍ അതിനു സമാന്തരമായി മറ്റൊരു 
വിഭാഗത്തിന്‌ താല്‍ക്കാലികസ്വാതന്ത്ര്യം സമൂ 
ഹത്തില്‍ ലഭ്യമാവുന്നു എന്ന വസ്തുത ശ്രദ്ധേ 
യമാണ്‌. സ്ത്രീയുടെ അനിതരസാധാരണമായ 
സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന അവസര 
ത്തില്‍തന്നെ വര്‍ഷത്തില്‍ എല്ലാദിവസവും 
അടിമയായി കാലയാപനം ചെയ്യുന്ന അധദകൃ 


' തവിഭാഗത്തിന്‌ ഒരു താല്‍ക്കാലിക വിട്ടു 


വീഴ്ചയും അനുവദിച്ചുകിട്ടുന്നു. അടിമവര്‍ഗ്ഗ 
ത്തിന്‍െറ പ്രതിനിധികളായ മണ്ണാനിലൂം പൂല 


കേരളപഠഥനങ്ങള്‍ 5 


യനിലും തങ്ങള്‍ക്ക്‌ അപ്രാപ്യരായ അഭിജാത 
തരുണികളെ ക്ലിപ്തമായ കാലാവധിക്കുള്ളി 
ലെങ്കിലും കഴിവുപയോഗിച്ച്‌ സ്വന്തമാക്കാ 
നുള്ള സ്വാതന്ത്ര്യം കൈവരുന്നു എന്ന ബോധം 
അങ്കുരിക്കുന്നു. അവരുടെ ഉള്ളിലെരിയുന്ന 
അമര്‍ഷത്തിനെറ നെരിപ്പോട്‌ താല്‍ക്കാലിക 
മായി തണുപ്പിക്കുന്നതിനും തദ്വാരാ ഒരു 
പൊട്ടിത്തെറി ഒഴിവാക്കുന്നതിനും മേലാളന്‍ 
മാര്‍ കണ്ടെത്തിയ രക്ഷാകവാടമായും ഈ 
ആചാരത്തെ വീക്ഷിക്കാം. പതിതയായി മുദ്ര 
യടിക്കപ്പെട്ട ഉന്നത കൂലജാതയേയും അവളെ 
കൈക്കലാക്കിയതില്‍, അല്ലെങ്കില്‍ അതിന്‌ 
അവസരം ലഭിക്കുമെന്നതില്‍, അഭിമാനം 
കൊണ്ട അധദകൃതനേയും ഒരുപോലെ മദ്ധ്യ 
കാലത്തെ ബുദ്ധിരാക്ഷസന്‍മാര്‍ കബളിപ്പിച്ചി 
രുന്നു എന്നതായിരിക്കാം യാഥാര്‍ത്ഥ്യം. 


*പേടിപ്പിച്ചെന്നുംപറഞ്ഞ്‌ തീണ്ടല്‍ജാതി 
ക്കാരില്‍ മുമ്പേ നീരസം തോന്നിയവരോട്‌ 
മതിവരുവോളം ക്രൂരതകാട്ടാന്‍ മറ്റുള്ളവര്‍ക്ക്‌ 
അവസരമുണ്ടായി" എന്ന സുധാകരന്‍െറ നിഗ 
മനം (പു. 485) അതിശയോക്തിയുടെ വക്കോ 
ഉമെത്തുന്നുണ്ട്‌ എന്നു പറയാതെ തരമില്ല. 
ലോകത്തിന്‍െറ ഇതരഭാഗങ്ങളിലെവിടെയു 
മെന്നപോലെ ഒരടിമയും അധദകൃതനും അനു 
ഭവിച്ചിരിക്കാനിടയുള്ള എല്ലാ” ചൂഷണങ്ങള്‍ 
ക്കും മര്‍ദ്ദനത്തിനും വിധേയരായവരാണല്ലൊ 
കേരളത്തിലെ അടിമവര്‍ഗ്ഗം. തന്നിഷ്ടപ്രകാരം 
അവരെ കൊല്ലിനും കൊലയ്ക്കും വിധി 
ക്കാനും വഴിവരമ്പില്‍വച്ച്‌ ശിക്ഷിക്കാനും 
അധികാരമുണ്ടായിരുന്ന ഉന്നതകുലജാതി 
ക്കാര്‍ക്ക്‌ മതിവരുവോളം ക്രൂരത കാട്ടണമെ 
ങ്കില്‍ ഇത്തരം ഒരാചാരത്തിന്‍െറ തണല്‍ 
പറ്റേണ്ട യാതൊരാവശ്യവുമുണ്ടായിരുന്നില്ല. 
ഒരാചാരത്തിന്‍െറയും പിന്‍ബലമില്ലാതെ 
തന്നെ എന്തും ചെയ്യുവാനവകാശമുണ്ടായി 
രൂന്ന മേലാളന്‍മാര്‍ക്ക്‌ അടിമയെ എപ്പോള്‍ 
വേണമെങ്കിലും ദ്രോഹിക്കാവുന്നതേയുള്ളു. 
ആ നിലയ്ക്ക്‌ പുലപ്പേടിയും മണ്ണാപ്പേടിയും 
ഉരുത്തിരിഞ്ഞതിന്‍െറ പിന്നില്‍ മുന്‍പറഞ്ഞ 
രീതിയിലുള്ള വേറെ ചില ഉദ്ദേശ്യങ്ങളാവും 
ഒളിഞ്ഞിരിക്കുന്നത്‌. 


കേരളപഥനങ്ങള്‍ 5 


വിവിധ മേഖലകളിലായി പുരോഗമ 
നാത്മകമായ മാറ്റങ്ങള്‍ക്കുവേണ്ടി പലതും 
പ്രവര്‍ത്തിച്ചിട്ടുള്ള ക്രിസ്തീയവിഭാഗമടക്ക 
മുള്ള മറ്റു ,ൃ സാമൂഹ്യവിഭാഗങ്ങള്‍ക്ക്‌ 
ഇത്തരമൊരു നികൃഷ്ടാചാരത്തോടുണ്ടായി 
രൂന്ന പ്രതികരണം പഠനവിധേയമാക്കേണ്ടതാ 
ണ്‌. ഒരൊറ്റ ആചാരത്തിന്‍െറ പിന്‍ബലത്തില്‍ 
ഉപരിവര്‍ഗ്ഗത്തിലെ സ്ത്രീകളേയും അധഃകൃത 
വിഭാഗത്തെയും ഒരുപോലെ തങ്ങളുടെ അധി 
കാരപരിധിക്കുള്ളില്‍ തളച്ചിടാനുള്ള അധീശ 

ത്തിന്‍െറ തന്ത്രപരമായ പ്രയോഗപദ്ധതി 
യായി പൂലപ്പേടിയെ കണക്കാക്കാന്‍ സാധി 
ക്കുകയില്ലേ എന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 


കു.എക്ച്‌ മദ 
മെ 


പുലപ്പേടിയും 
വലിയകേശിക്കഥയും 


കേരളചരിത്ര രചനയുടെ ദിശാബോധം 
വീണ്ടെടുക്കുന്നതിന്‌ ഇളംകുളംസ്മ്രദായത്തി 
ന്‍െറ നിശിതവും നിരന്തരവുമായ വിമര്‍ശനം 
എത്രമാത്രം പ്രധാനമാണെന്ന വസ്തുതയ്ക്ക്‌ 
അടിവരയിടുന്നതായി പി. പി. സുധാകരന്‍െറ 
"പുലപ്പേടി പൂതിയൊരന്വേഷണം' എന്ന 
ലേഖനം (മകരുപഠനങ്ങശി 4 തെളിവുകളുടെ 
വിശ്വാസ്യത സ്ഥാപിക്കുന്നതിലും കാര്യകാ 
രണ ബന്ധത്തിലധിഷ്ഠിതമായി നിഗമനങ്ങള്‍ 
സിദ്ധാന്തീകരിക്കുന്നതിലും ഭാരതത്തിലെ 
ആധുനിക പഠനപദ്ധതികളാണ്‌ ഇളംകുളം 
സ്വീകരിച്ചിരുന്നതെന്ന്‌ വിശ്വസിക്കുന്ന നിഷ്ക 
ഉങ്കര്‍ ഇപ്പോഴുമുണ്ടെന്നുള്ളത്‌ ഈ പരിശ്രമ 
ത്തിന്‍െറ ബോധനമൂല്യം വര്‍ദ്ധിപ്പിക്കുന്നുണ്ട്‌. 


പേടി ഒരു ആചാരമെന്നനിലയില്‍ നില 
നിന്നിരിക്കാനിടയില്ലെന്നും, കരുതി ഇരുന്നി 
ല്ലെങ്കില്‍ തീണ്ടല്‍ജാതിക്കാരന്‍ പിടിച്ചുകൊ 
ണ്ടുപോകുമെന്ന പേടിയും അതിന്‍െറ മറവില്‍ 
സ്വന്തക്കാര്‍ത്തന്നെ നടത്തിയ പേടിപ്പിക്കലും 
എന്നിട്ടുംപേടിക്കാത്തവരെ ഒതുക്കാന്‍വേണ്ടി 
നടന്ന നിഗുഡ്ശ്രമങ്ങളുമേ യഥാര്‍ത്ഥത്തില്‍ 


143 


ഉണ്ടായിരുന്നുള്ളുവെന്നുമുള്ള നിഗമനം 
ശ്രദ്ധേയമാണ്‌. ഇങ്ങനെ ഒതുക്കിയതിന്‍െറ 
പഴി ഒടിയന്‍മാരെന്നും കൂടോത്രക്കാരെന്നും 
മുദ്രയടിക്കപ്പെട്ട അധഃസ്ഥിതരുടെമേല്‍ കെട്ടി 
വയ്ക്കുകയും അതിന്‍െറപേരില്‍ അവരോട്‌ 
ക്രൂരതകള്‍ കാട്ടുകയും നടന്നിരിക്കാമെന്നുള്ള 
അനുമാനവും ഇതിന്‍െറ ഭാഗമായി അദ്ദേഹം 
നടത്തുന്നുണ്ട്‌. 


ചുരുക്കിപ്പറഞ്ഞാല്‍ പുലപ്പേടി എന്ന സ 
അല്‍പം നായന്‍മാര്‍ സ്വന്തം സ്ത്രീകളെ 
ചൊല്‍പ്പടിക്കുനിര്‍ത്താന്‍വേണ്ടി ഉപയോഗിച്ചി 
രുന്ന പ്രത്യയശാസ്ത്ര ഉപകരണമാണ്‌. അതി 
ലപ്പുറം ഒന്നുമല്ല. പുലപ്പേടി ഒരാചാരമായി 
നിലനിന്നിരുന്നു എന്നുവിശ്വസിക്കുന്ന മറ്റു 
ചില ചരിത്രകാരന്‍മാര്‍ അതില്‍ വര്‍ഗ്ഗസം 
ഘര്‍ഷത്തിന്‍െറ സൂചനകള്‍ കണ്ടതിനെ നിരാ 
കരിക്കാന്‍ സുധാകരനെ പ്രേരിപ്പിക്കുന്നതും 
അധഃസ്ഥിതര്‍ക്ക്‌ ഈ നാടകത്തില്‍ ഭാവ 
നാത്മകമായ ഒരു പങ്കേം ഉള്ളു എന്ന ധാരണ 
യാണ്‌. അദ്ദേഹത്തിന്‍െറ നിഗമനം യുക്തിപ 
രമായി കുറച്ചുകൂടി നീട്ടിയാല്‍ അധഃസ്ഥിത 
രില്‍ ബഹുഭൂരിപക്ഷവും ഇങ്ങനെയൊരു 
പേടി മേലാളര്‍ക്കിടയി ലുണ്ടെന്ന്‌ അറിഞ്ഞിരി 
ക്കാന്‍കൂടി ഇടയില്ലെന്ന്‌ പറയേണ്ടിവരും. 
അത്രയ്ക്കു വിദൂരമാണ്‌ ചരിത്രപരമായി ഈ 
വിശ്വാസം നിലനിര്‍ത്തുന്നതില്‍ അവര്‍ക്കുള്ള 
പങ്ക്‌. 


പൂലപ്പേടിയും മണ്ണാപ്പേടിയും ആചരി 
ക്കുന്നതിന്‌ പ്രായോഗികമായി സുധാകരന്‍ 
പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരു 
ന്നിരിക്കാമെങ്കിലും ഒരാചാരം എന്നനിലയില്‍ 

തു നിലനിന്നിരുന്നില്ലാ എന്നു സ്ഥാപി 
ക്കാന്‍ മതിയായതെളിവല്ല ബുദ്ധി മൂട്ടുകളെക്കു 
റിച്ചുള്ള യുക്തിവിചാരം എന്നുപറയേണ്ടിയി 
രിക്കുന്നു. “കന്നിവിയാഴം നിറന്‍റ കൊല്ലം 
871.തെമാസം 25.നു.... വീരകേരളവര്‍മ്മ 
ചിറവാ മൂത്ത തമ്പുരാന്‍ തൊവാളെക്കു 
മെക്ക്‌ കണ്ണ്ണേറ്റിക്ക്‌ കിഴക്ക്‌ കടലിനും 
മലൈയ്ക്കും അകപ്പെട്ടനാട്ടില്‍ പുലിപ്പേ 
ടിയും ഉണ്ണാപ്പേടിയും ഇല്ലാ" എന്ന്‌ 'തിരു 
വുള്ളം കല്‍പിച്ചത്‌ നായന്‍മാരുടെ സങ്കല്‍പ 


144 


ശേഷി തകര്‍ക്കാനാണോ, ഈ ആചാരം നിരോ 


ധിക്കാനാണോ എന്ന്‌ ആലോചിക്കേണ്ടതുണ്ട്‌. 
എന്നുമാത്രമല്ല ഈ നിരോധനത്തിന്‍െറ 
പിന്നാലെ അതിടൂന്‍റ ലംഘനവും ലംഘന 
ത്തിനുമുതിര്‍ന്ന പൂലയരെയും മണ്ണാന്‍മാ 
രെയും അടിച്ചമര്‍ത്താന്‍ പ്രഭുത്വവര്‍ഗ്ഗം നട 
ത്തിയ ശ്രമങ്ങളേയും വിവരിക്കുന്ന ഒരു തെ 
ക്കന്‍പാട്ടെങ്കിലും പ്രകാശം കണ്ടിട്ടുണ്ടെ 
ന്നുള്ളതും ഇതോടൊപ്പം ചേര്‍ത്തുവായിക്കേ 
ണ്ടതാണ്‌. 


തെക്കന്‍ പാട്ടുകളില്‍ താരതമ്യേന 

സാഹിത്യമേന്‍മ ഏറെയുള്ള 'വലിയകേശിക്ക 
ഥ"യാണിത്‌ [ജി. ത്രിവിക്രമന്‍തമ്പി (സമ്പാ), 
ദഥലിമമകശികാഥ, (കോട്ടയം : നാഷണല്‍ 
ബുക്ക്‌ സ്റ്റാള്‍, 1984)] 

ചാഴ്യുടന്ിരിയക്കും നാളിത്‌ 

ചരിശമ്ൈമചര്‌ വങ്ചിമനാത്‌ 

ശാത്മമായ്‌ പൈങ്കുളത്തില്‍്‌ 

അലവന്ഥം കുറൂപ്പിമനോട്‌ 

ചെരിറമിട്ടും പുലയവ്യ്സ്ാത്‌ 

ചെയ്തിട്ടും കൊടുമൈ തീര്‍ക്കാന്‍ 

മനെരര്‍ന്മവരുബ്ടോ? 
എന്നുചോദിക്കുന്നു. 

കയമന്പുവായന്‍റീര്‌ മവധറ്മ 

എങ്കി ഉര്‌ പൈങ്കൂുളത്മ?ത്‌ 

വയന്വെവൂം മണക്കാമത്തോപ്പിരമ്‌ 

വാഴും ഉനരമ്ളിമശ്‌? 

നയന്വെറും കൊച്ഛുകേശി 

എനീറിരുമപരീ താന്മണ്ട്‌ 
എന്നു കുറുപ്പു മറുപടിയും പറയുന്നു. പാട്ടി 
ന്‍െറ തുടക്കത്തില്‍ വലിയ കേശിയെ അവത 
രിപ്പിക്കുന്നതുതന്നെ വേണാട്ടരചനെറ 
കല്‍പന നടപ്പിലാക്കുന്നതിന്‌ ജന്‍മമെടുത്ത 
വനായിട്ടാണ്‌. 

മുണ്ണാരിമപ്പടി? എന്റെ മയാ 

അസിയായം പാതിരി തിര്‍പ്പതര്മകാ 

മുണ്ണുലകിരി മപമരഴും 

ചഞ്ചിമനാരി കരിപിത്മ നാടവടിക്കൈ 

മ്ണ്ാക ാറാതെ 

മാമലപ്പോലുലകിന്‌ കരുപ്തതരിമക്ക 

കൃ്ണില്‍്‌ മാണിക്കിയമാക 

ചിറത്നവത്‌ 
ആണ്‌ വലിയകേശി. അയാള്‍ രാജാവിന്‍െറ 
ആജ്ഞ സ്വീകരിച്ച്‌ ചാല, കരമന, നിറവന്‍ 


കേരളപഠനങ്ങള്‍ 5 


കര, നേമം, വെങ്ങാനൂര്‍, കൂട്ടപ്പുള്ളി, നെയ്യാ 
റ്രിന്‍കര, കുഴിത്തുറ, ഇരയുര്‍ക്കട, ഇലന്ത 
യമ്പലം, ആലങ്കോട്‌, നാലാലുംമൂട്‌ എന്നിവി 
ടങ്ങളിലെ മണ്ണാന്‍മാരെയും പുലയന്‍മാ 
രെയും കൊന്നൊടുക്കി വള്ളിയാര്‍ കടന്ന്‌ 
കല്‍പ്പടിഏല, വെള്ളിമല, ഇലുപ്പവിള എന്നി 
വിടങ്ങളിലെ “വല്ലവമുള്ള പൂലയര്‍ വണ്ണാരെ 
യെല്ലാം വാളിനിരയാക്കി" കടയിവിള, മണലി 
വിള എന്നിവിടങ്ങളിലെ പുലയരേയും വ 
ഇ്ണാന്‍മാരേയും കൊന്ന്‌ പത്മനാഭന്‍തോപ്പി 
ലുള്ള സ്വന്തം ചിറ്റമ്മയുടെ വീട്ടില്‍ വിശ്രമി 
ക്കുന്നു. അതിനുശേഷം ചില ദൂര്‍നിമിത്തങ്ങള്‍ 
വകവയ്ക്കാതെ കാളിപ്പേരാള്‍ എന്ന 
അധദസ്ഥിതനേതാവിന്‍െറ കോട്ടയില്‍ ഒളിച്ചു 
പാര്‍ക്കുന്ന പൂലയരേയും വണ്ണാന്‍മാരെയും 
നിഗ്രഹിക്കാന്‍ പുറപ്പെടുന്നു. വള്ളിയാറിന്‍െറ 
അതിരിനപ്പുറം, 


കഠാളിപ്പേരാളിതീ മനതന്ിലെ ചെള്ലുന്തേരാം 
ൌരിരീ പുലരി വ്യ്്ണാരുക്കപയം കൊടുത്തു 
യക്കാതമുടതി വച്ചുകായ്കും പുതുമയെക്കണ്ട്‌ 
അയാളുമായി പോര്‍ നടത്തുന്നു. യുദ്ധത്തില്‍ 
കേശിമാര്‍ പരാജയപ്പെടുകയാണ്‌. മരിച്ച 
കേശിമാര്‍ പിന്നെ ദേവതകളാവുന്നതും മറ്റു 
മാണ്‌ കഥയുടെ രണ്ടാംഭാഗം. 


ഒരാചാരം നിരോധിക്കുന്ന രാജശാസ 
നവും ആ ശാസനം ലംഘിച്ചവരെ നേരിട്ടുമ 
രിച്ച യോദ്ധാക്കളുടെ വീരകഥകള്‍ വിവരി 
ക്കുന്ന പാട്ടുകളും നിലനില്‍ക്കുന്നുണ്ടെന്നത്‌ 
മണ്ണാപ്പേടിയും പുലപ്പേടിയും വെറും സങ്കല്‍ 
പങ്ങള്‍ മാത്രമായിരുന്നുവെന്ന സുധാകരന്‍െറ 
നിഗമനത്തിന്‍െറ ഓചിത്യത്തെക്കുറിച്ച്‌ സന്ദേ 
ഹങ്ങള്‍ക്ക്‌ വക നല്‍കുന്നുണ്ട്‌. എന്നുമാത്രമല്ല 
“ശ്രദ്ധിക്കപ്പെടാനും രേഖപ്പെടുത്താനുംപോന്ന 
ഒരു സാമൂഹ്യസംഘര്‍ഷം എവിടെയുമുണ്ടാ 
യിരുന്നില്ല "എന്ന എം. ജി. എസ്സിനെറ നിരീക്ഷ 
ണവും പുനഃപരിശോധിക്കേണ്ടതുണ്ട്‌. പുല 
പ്പേടി നായര്‍-പുലയ സംഘര്‍ഷത്തിന്‍െറ സൂച 
നയായി കണക്കാക്കാമെന്ന്‌ എം. ജി. എസ്‌ 
തന്നെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. ജാതിസംഘര്‍ഷ 
ത്തിന്‍െറ തീക്ഷ്ണമാനങ്ങള്‍ വലിയകേശിക്ക 


ഥയില്‍ തെളിയുന്നുണ്ട്‌. കന്നേറ്റിക്കു തെക്കുള്ള 


കേരളപഥനങ്ങള്‍ 5 


പ്രദേശത്താണ്‌ ഒരാചാരം എന്ന നിലയില്‍ 
പുലപ്പേടി നിലനിന്നിട്ടുണ്ടാവുക. 'പിടിച്ചുകൊ 
ണ്ടുപോകുമെന്ന പൊതുതെറ്റിദ്ധാരണ'യുടെ 
ഉറവിടം, 'പള്ളം_ ഓച്ചിറ എന്നിവിടങ്ങളിലെ 
പടനിലങ്ങളില്‍'നിന്ന്‌ പെണ്ണുങ്ങളെ പിടിച്ചു 
കൊണ്ടുപോകാന്‍ പുലയരെ അനുവദിച്ചി 
രുന്നു എന്ന വിശ്വാസമാണെന്നാണല്ലോ പത്മ 
നാഭമേനോനും സൂചിപ്പിച്ചത്‌. കന്നേറ്റിയുടെ 
സമീപപ്രദേശങ്ങള്‍വരെ ഈ ഭീതി വ്യാപി 
ച്ചതും പരക്കെ പരമ്പരാഗത കേരളത്തിലെ 
സ്ത്രീകള്‍ക്ക്‌ ഭീതിവളര്‍ത്തുന്ന ഒരു പൊതുധാ 
രണ രൂപപ്പെട്ടതും മനസ്സിലാക്കാന്‍ വിഷമ 
മുള്ള കാര്യങ്ങളല്ല. നമ്മുടെ ചരിത്രകാരന്‍മാര്‍ 
ക്കിടയില്‍ ഒരു ദുശ്ലീലമായി മാറിയിട്ടുള്ളത്‌, 
ഏതെങ്കിലും ഒരു പ്രദേശത്തുനിന്നു കിട്ടുന്ന 
തെളിവുകളുടെ അടിസ്ഥാനത്തില്‍ ഇന്നത്തെ 
കേരളത്തിന്‍െറ ഭൂതകാലത്തിന്‍െറ സവിശേ 
ഷതകളെ കുറിച്ചുള്ള സാമാന്യവല്‍ക്കരണ 
ത്തിന്‌ മുതിരുന്നു എന്നതാണ്‌. 


ആചാരത്തിന്‍െറയോ ഇങ്ങനെയൊരു 
ആചാരം നിലനില്‍ക്കുന്നുണ്ടെന്ന (അന്ധുവി 
ശ്വാസത്തിന്‍െറയോ ആണ്‍കോയ്മപ്രത്യയ 
ശാസ്ത്രം വെളിവാക്കാനുള്ള സുധാകരന്‍െറ 


ശ്രമം ശ്ലാഘനീയമാണ്‌. 'നമ്പൂതിരി മാരുടെ കള 
അമിത 


ത്രത്വംവരിച്ച സ്ത്രീകളുടെ 

സ്വാത്രത്ത്യം' തടയുവാനുള്ള ശ്രമമായിട്ടാ 
ണല്ലൊ ഇളങ്കുളവും ഈ ആചാരത്തെ വീക്ഷി 
ച്ചത്‌. “സ്ത്രീകളില്‍ വര്‍ദ്ധിച്ചുവരുന്ന ദു്ധോ 
ത്രത്ത്യം നിയന്ത്രിക്കുവാന്‍ ത്രൈവര്‍ണ്ണികര്‍ 
ഏര്‍പ്പെടുത്തിയതാകാം' ഈ ആചാരമെന്ന്‌ 
വലിയകേശിക്കാഥയുടെ സമ്പാദകനായ ത്രിവി 
ക്രമന്‍ തമ്പിയും അഭ്യൂഹിക്കുന്നുണ്ട്‌ (ഉഈന്നല്‍ 
ഈ ലേഖകന്‍േറതി]. ഏതായാലും ഈ ആചാ 
രമോ അതു നിലനില്‍ക്കുന്നുണ്ടെന്ന വിശ്വാ 
സമോ വ്യത്യസ്ത പ്രതലങ്ങളില്‍ നിലനില്‍ 
ക്കുന്നവയും പരസ്പരാശ്രിതങ്ങളുമായ ചില 
സാമൂഹിക സംഘര്‍ഷങ്ങളുടെ സുചകമാ 
വുന്നു എന്നതാണ്‌ വസ്തുത. വര്‍ഗ്ഗം, ജാതി, 
ലിംഗം എന്നീ മേഖലകളിലെ ശ്രേണീ ഘട 
നയുടെ ആന്തരികവൈരുദ്ധ്യങ്ങളും ജാത്യാധി 
കാരം, വര്‍ഗ്ഗമേല്‍ക്കോയ്മ, ആണ്‍കോയ്മ 
എന്നീ പ്രത്യയശാസ്ത്രങ്ങളുടെ പുനരുല്‍പാ 


145 


ദനം ലക്ഷ്യമാക്കിയുള്ള വ്യവസ്ഥാസജ്ജീക 
രണങ്ങളും അവയ്ക്കെതിരെയുള്ള പ്രതിരോധ 
ങ്ങളും കുറെയൊക്കെ അവ്യക്തമെന്ന്‌ സമ്മ 
തിക്കേണ്ട ഒരു സ്ഥലകാലപ്രതലത്തില്‍ 
വായിച്ചെടുക്കാന്‍ കഴിയുന്നുവെന്നതാണ്‌ ഈ 
സന്ദര്‍ഭത്തില്‍. ശ്രദ്ധേയമായിട്ടുള്ളത്‌. 


ടി ടി ശ്രീകുമാര്‌ 
പി 


തുളുനാടന്‍ 
സംസ്കൃതിയെക്കുറിച്ച്‌ 
വീണ്ടും 


ചരിത്രത്തില്‍നിന്നു തുടച്ചുമാറ്റപ്പെട്ട തൂ 
ുനാടന്‍ സംസ്കൃതിയിലേയ്ക്ക്‌ ശ്രദ്ധ ക്ഷണി 


ക്കാനുള്ള എന്‍െറ എളിയശ്രമം (തുളുനാടി 
ന്‍െറ സാംസ്‌കാരിക ചരിത്രത്തിന്‌ ഒരാമുഖം, 
ലക്കം 2) പാഴായില്ലെന്നു വ്യക്തമാക്കുന്നു 
ഈ വിഷയത്തിലുള്ള പി. എം. സൈനുദ്ദീന്‍െറ 
കത്തും (തുളു ; ഉണര്‍വുകളെ വിസ്മരിക്കരുത്‌, 


ഗദ്ദിക 
രാഷ്ടീയ സ്വാംസ്വ്കാതിക ന്ധി: 


ക്ഥില ചത്മുരുപ' 


- കത്തുകള്‍. ലേഖനങ്ങള്‍ 


പത്രാധിപര്‍ 
ഗദ്ദിക. 
നീലഗിരി ലോഡ്ജ്‌ 
റെയില്‍വേ സ്‌റ്റേഷന്‍ സമീപം 
കോഴിക്കോട്‌ 


146 


ലക്കം 3) വെളുത്താട്ടു കേശവന്‍െറ സംവാദ 
ലേഖനവും (തുളുപഠനങ്ങള്‍ : ഒരു പൂര്‍വ്വ 
പക്ഷം, ലക്കം 4). അവര്‍ക്ക്‌ എന്‍െറ അകമ 


ഴിഞ്ഞ നന്ദി. ക 


“ബ്രിട്ടീഷ്‌ ആധിപത്യത്തോടെ തയളവ 
സംസ്കാരത്തിന്‍െറ തകര്‍ച്ച പൂര്‍ണ്ണമായി ' 
എന്ന എന്‍െറ നിരീക്ഷണം ശരിയല്ലെന്ന്‌ 
സൈനുദ്ദീന്‍ പറയുന്നു. പുതിയ പാഠശാലകള്‍ 
നിലവില്‍ വന്നതോടെ കുന്നഡ തുൂളൂവിനെ 
പിന്‍പന്തിയിലേക്ക്‌ തള്ളിയെന്നത്‌ അംഗീകരി 
ക്കൂമ്പോള്‍തന്നെ, അക്കാലത്ത്‌ ബാസല്‍ മിഷ 
നറിമാരുടെ മുന്‍കൈയില്‍ തുളൂഭാഷ കൈവ 
രിച്ച പുരോഗതിയിലേക്ക്‌ അദ്ദേഹം വിരല്‍ 
ചൂണ്ടുന്നു. സൈനുദ്ദീന്‌ വിഷയത്തോടുള്ള 
ആഭിമുഖ്യവും ഉപസ്ഥിതിയും വ്യക്തമാണ്‌. 
വിശേഷിച്ചും തുളുഭാഷയി ലുണ്ടായ പൂതിയ 
ഉണര്‍വുകളെക്കുറിച്ച്‌ അനുഭാവത്തോടെ അഭി 
മാനപൂര്‍വ്വം അദ്ധ്യയനം നടത്തിയ അദ്ദേ 
ഹത്തെ ആരദരിക്കട്ടെ. 


എന്നാല്‍ ഒരു കാര്യം ചൂണ്ടിക്കാണി 
ക്കാതെ വയ്യ - ഒരു ഭാഷയ്ക്ക്‌ അക്ഷരം 
നഷ്ടപ്പെടുകയെന്ന ദുരന്തം സംഭവിക്കുന്നതെ 
പ്പോഴാണ്‌? സ്വത്വം നിലനിര്‍ത്താനുള്ള 
ചൈതന്യം നഷ്ടപ്പെടുമ്പോഴല്ലേ? മിഷനറി 
മാര്‍ തുളുവില്‍ പുതിയനിയമവും തുളുവ്യാക 
രണവും മറ്റും രചിച്ചു. അതു പക്ഷെ തുളു 
ലിപിയിലായിരുന്നില്ല. ആദ്യമായി കുന്നഡലി 
പിയില്‍ തുളു എഴുതാന്‍ ആരംഭിച്ചത്‌ മിഷന 
റിമാരാണ്‌. അവരുടെ കൃതികള്‍ തുളുവിന്‍െറ 
സ്വത്വം നിലനിര്‍ത്തി അഭിമാനബോധം 
വളര്‍ത്തുന്നതിന്‌ പകരം സാംസ്‌കാരികമായ 
അധമബോധം വളര്‍ത്താനേ ഉപകരിച്ചുള്ളൂ. 


ഇനി വെളുത്താട്ടു കേശവന്‍െറ “പൂര്‍വ്വ 
പക്ഷ"'ത്തെക്കുറിച്ച്‌ : അവഗണനയുടെ പേരില്‍ 
ബഹളംവയ്ക്കാന്‍മാത്രം ശോചനീയമല്ല തു 
ളൂപഠനങ്ങളുടെ അവസ്ഥയെന്നും ഏതുപ്രദേ 
ശത്തോടും തോളൊത്തുനില്‍ക്കാവുന്ന 
സ്ഥിതി തുളുപഠനങ്ങള്‍ക്ക്‌ ഇന്ന്‌ അവകാശ 
പ്പെടാനാവുമെന്നും വെളുത്താട്ടു കേശവന്‍ 
തന്‍െറ ലേഖനത്തില്‍ സമര്‍ത്ഥിക്കുന്നു. 
ഇന്നോളം നടന്ന തുളുപഠനങ്ങളുടെ തെളിമ 


കേരളപഠഥനങ്ങള്‍ 5 


യാര്‍ന്ന ചിത്രം ഇവിടെകാണാം. തുളുഭാഷ, 
സാഹിത്യം, ജനപദസാഹിത്യം, തുളുനാടിന്‍െറ 
ചരിത്രം തുടങ്ങിയ സമസ്തമേഖലകളിലും 
നടന്ന പഠനങ്ങളുടെ പ്രയോജനപ്രദമായൊരു 
വിവരണം ലഭിച്ചതില്‍ അതിയായ സന്തോഷ 
മുണ്ട്‌, കൃതജ്ഞനുമാണ്‌. 


എങ്കിലും ഈ പഠനങ്ങളൊക്കെ നട 
ന്നിട്ടും 15-16 നൂറ്റാണ്ടുകളില്‍ സ്വന്തമായ 
ലിപിയും പ്രഡടസാഹിത്യവുമുള്ള ഭാഷ 
യായി ഉദിച്ചുവന്ന തുളു അസ്തമിച്ചതെങ്ങനെ 
എന്നചോദ്യത്തിന്‌ മറുപടി കിട്ടിയില്ല. 'ആമു 
ഖ'ത്തില്‍ ഞാന്‍ ഉന്നയിച്ച പരാതി എന്തായി 
രുന്നു? എനിക്കത്‌ സ്പഷ്ടമാക്കാന്‍ കഴിഞ്ഞി 
ല്ലെന്നുണ്ടോ? എന്‍െറ പരാതി ആവര്‍ത്തി 
ക്കട്ടെ : തുളുനാട്‌ ഇന്ന്‌ ഒരു മഹാസംസ്‌കാര 
ത്തിന്‍െറ ശ്മശാനഭൂമിയായിരിക്കുന്നു. തുളു 
ഭാഷയേയും സാഹിത്യത്തെയും മനഃപൂര്‍വ്വം 
നശിപ്പിക്കാന്‍ അധിനിവിഷ്ടശക്തികള്‍ 
ശ്രമിച്ചു. അതിലവര്‍ വിജയിക്കയും ചെയ്തു. 
ഒരുദാഹരണം : തുളുവിന്‌ സ്വന്തമായലിപി 
യുണ്ട്‌, പ്രഡസാഹിത്യവുമുണ്ട്‌. എന്നിട്ടും 
ലിപിയില്ലാത്ത ഭാഷയെന്ന്‌ സകലരും പറ 
ഞ്ഞുനടന്നു. എന്്സ്പൈക്ളോപീഡിയ (്രിടാനി 
കായും തുളുവിന്‌ ലിപിയില്ലെന്നു രേഖപ്പെ 
ടൂത്തി. 


എതെങ്കിലും ഭാഷ ലിപിയോടുകൂടി 
ജന്‍മമെടുത്തിട്ടുണ്ടോ? ഇംഗ്ലീഷ്‌, ഹിന്ദി, ഉറുദു, 
കന്നഡ - ഒക്കെയും ഓരോ അക്ഷരമാല 
സ്വീകരിക്കയായിരുന്നില്ലേ? മലയാളത്തിന്‍െറ 
കഥയും ഭിന്നമല്ലല്ലൊ. തുളുലിപിയില്‍ ശിലാ 
ശാസനങ്ങള്‍വരെ ഉള്ളതാണല്ലൊ. 15-0൦ നൂറ്റാ 
ണ്ടിലെ അനന്തപുരം ശാസനത്തെക്കുറിച്ച്‌ 
ഞാന്‍ സൂചിപ്പിച്ചിരൂന്നു. അതേ നൂറ്റാണ്ടില്‍ 
വാദിരാജസ്വാമികള്‍ രചിച്ച തുളുദശാവതാരമ 
കീര്ത്തനം പ്രസിദ്ധമാണ്‌. ഉഡുപ്പി അഷ്ടമഠ 
ങ്ങളില്‍ ഇന്നും ഭാഷ തുളുതന്നെ. 17.0൦ 
നൂറ്റാണ്ടില്‍ വിരചിതമായ വിഷ്ണുതുംഗന്‍െറ 
ശ്രിഭാഗവതെ എന്ന തുളുമഹാകാവ്യവും മറ്റു 
മടങ്ങുന്ന പ്രനഡ്ഃസാഹിത്യം ഇവിടെ പ്രചാര 
ത്തിലുണ്ടായിരുന്നു. 


കേരളപഠനങ്ങഥള്‍ 5 


എല്‍. എ, രവിവര്‍മ്മയുടെ ഒരു പഴയ 
പുസ്തകമുണ്ടല്ലൊ - ആര്യദാവിദ്ധഭാഷക 
കുടെ പരമ്പ്ചരബന്ഥം. ഇതില്‍ ആറാം പട്ടിക 
യില്‍ തുളുമലയാളലിപിയും തെലുങ്കു കര്‍ണ്ണാ 
ടകലിപിയും വികസിച്ചുവന്ന രീതി ചിത്രീകരി 
ച്ചുകാണാം. തെലുങ്കും കന്നഡയും ഒരേമൂല 
ത്തില്‍നിന്നും ഉരുത്തിരിഞ്ഞുവന്നുവെന്ന കാര 
ത്താല്‍ അവയിലൊന്നിന്ന്‌ ലിപിയില്ലെന്നു 
പറയാനാവുമോ? തുളുവിനും മലയാള 
ത്തിനും ലിപി ഉണ്ടായിരുന്നുവെന്നും അവ 
പ്രത്യേകം വളര്‍ച്ച പ്രാപിച്ചിരുന്നുവെന്നും 
ചരിത്രം പറയുന്നു. എ. സി. ബര്‍ണല്‍ 1978ല്‍ 
ലണ്ടനില്‍ പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമുണ്ട്‌. 
പുസ്തകത്തിന്‍െറ ഉള്ളടക്കം എന്താണെന്നു 
വ്യക്തമാക്കുന്ന ശീര്‍ഷകം : എചിമെവീറ്സ്‌ 
കഫ്‌ സ്പത്തിന്ത്യതീ പാലിമേധ്രഗ്രഫ? പ്ര ൪ 
ഫോമ്ത്‌ ടു ദ സ്വെവവീറീരീത്‌ മ്വരീചറ്‌ എ. 
ദി ഒീയിങ്ങ്‌ ആവി ഹുര്ട്രഡക്ഷരീ ടു ദ 
ദ്ധി കഫ്‌ സ്പത്തിന്ത്യനീ കു൯ീസ[കിപ്കതീ 
പ്‌ ആദീഡ്‌ മാദമുന്ധ്കിപ്്്സ്‌ ഈ പുസ്തക 
ത്തില്‍ ബര്‍ണല്‍ പറയുന്നു, 11൩൦ സ്ധ്ധ 1ദ്ദ- 
1ദുരിദനി1ദ0്ട ശി വ്‌ ഥം 


സവിശേഷതയാര്‍ന്ന 
പ്രതിരോധയത്നങ്ങളുടെ 
റിപ്പോര്‍ട്ടുകള്‍ 
ബദല്‍ വികസന പരീക്ഷണങ്ങളെ 
ക്കുറിച്ചുള്ള പഠനങ്ങള്‍, കവിത, 
കഥ, ലേഖനം 


ജയകേരളം 


മാസിക 


പത്രാധിപ ഫി.ട്‌. തതാമസ്സ്‌ 


വില 10 രൂപ 
വാര്‍ഷികവരി 100രൂപ 


ഫറോക്ക്‌ പേട്ട 
കോഴിക്കോട്‌ 673 631 


147 


ബി വിഭ യരു ഗിനി ലവാ1400 സ 10 
൫൨0 ൦ ടദ്ടിനി.... 1൦ ന്നി 
ട്ട. ഠംടന്ധട। ഡി 
1൦ ധേ പീ ൩൦ സേ 10 
ടന നേദിടല്േോന്നട 70 
൫൦ ളസി സ്സ സേഡന്ടെ ൧.൧. 83 
ധി സ്മരി നംസ്ധിധിക്ലിപുഖിണെ 
അ 0ടേസേടേ ൨1ലേ്ഠന്നട ഷി 
സേം നാഠഠ106 2 10 ദിനനടേ 1൩ 0൦ 
അആ്മസ്മ. ശ്രീഭാഗവതൊ അടക്കം എല്ലാ 
പ്രനഡസാഹിത്യ കൃതികളും ഈ തുളുലിപി 
യില്‍ എഴുതിയവയായിരുന്നു. 


പ്രാചീന തുളുപാഡ്ദനങ്ങളില്‍ അക്ഷരാ 
ഭ്യാസത്തെ സംബന്ധിക്കുന്ന പരാമര്‍ശങ്ങള്‍ 
കാണാം. ചൊരിമണലില്‍ പ്രന്രണ്ടുവള്ളിയും 
ഇരുപത്തിനാല്‌ ഗുണകോഷ്ഠകവും എഴുതി 
പ്പിച്ച്‌ ഓലയും നാരായവും ഉപയോഗിക്കുന്ന 
തുവരെ എല്ലാം വര്‍ണ്ണിച്ചിരിക്കുന്നു. ന്ധിതി 
എന്ന കഥാഗാനത്തില്‍ അബ്ദഗ എന്ന 
പെണ്‍കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിനുമുമ്പ്‌ 


വെറ്റിലയില്‍ എഴുതിവച്ചതായി പറയുന്നുണ്ട്‌. 


തുളൂവിന്‌ സ്വന്തമായി ലിപി ഉണ്ടായി 
രുന്നു. ലിപിയില്ല എന്നെഴുതിപ്പിടിപ്പിച്ചകാ 
ലത്ത്‌ നിശ്ചയമായും ഉണ്ടായിരുന്നു. എത്ര 
യെങ്കിലും തെളിവുകള്‍ ഹാജരാക്കാം. 1850 
ജനുവരി 25ന്‌ എടനീര്‍ (ക്രാസറഗോടി) മഠവു 
മായി ബന്ധപ്പെട്ട്‌ എഴുതിയ ഒരു രേഖയില്‍ 
കുണ്ടാര്‍ കൃഷ്ണടഭട്ട്‌, ഉളിയത്തായ പത്മനാഭ 
ആസൂ, പൂരുഷോത്തമകാവുഭട്ട്‌ എന്നിവര്‍ 
തുളുവില്‍ ഒപ്പിട്ടതായികാണാം. ലിപികാരന്‍ 
അതു പ്രത്യേകം എടുത്തുപറഞ്ഞിട്ടുമുണ്ട്‌. 
തൂപ്പംഗള രാമരട്ട്‌, ശഡിത്മാദ്മു കാസ്റമഗോഷഡ്മു, 
പു. 128) 


എന്നിട്ടും ലിപിയില്ലെന്നെഴുതിയത്‌ മനഃ 
പൂര്‍വ്വമായിരുന്നു, ദൂരുദ്ദേശപൂര്‍വ്വ മായിരുന്നു. 
പരാജിതനായ ശ്രത്രുവിന്‍െറ അപകര്‍ഷതാ 
ബോധം വളര്‍ത്തുകയെന്നത്‌ ഏതു വിജിഗീ 
ഷൂവിന്‍െറയും തന്ത്രമാണല്ലോ. തുളുവരെ 
അവഹേളിക്കാന്‍ കിട്ടിയ സന്ദര്‍ഭം അവര്‍ പാഴാ 
ക്കിയില്ല. 


148 


തുളുവിനെക്കുറിച്ച്‌ ധാരാളം ഗവേഷണ 
പഠനങ്ങള്‍ നടന്നുവെന്ന്‌ കേശവന്‍ പറയുന്നു. 
നേരാണ്‌. എന്നാല്‍ പ്രധാനപ്പെട്ട ചില ചോദ്യ 
ങ്ങള്‍ ഉത്തരമില്ലാരീുഴലുന്നു. 


പ്രഡഃ/ലിഖിതസാഹിത്യ മണ്ഡല 
ത്തില്‍നിന്നും തുളു നിഷ്കാസനം ചെയ്യപ്പെട്ട 
തെങ്ങനെ? കേരളത്തോടു തൊട്ടുകിടക്കുന്ന 
തുളുനാടിന്‍െറ തെക്കന്‍ മേഖലയായ 
കാസറഗോഡ്‌ ജില്ലയില്‍നിന്നുമാത്രം മൂന്നു 
പ്രരഡ്ഃസാഹിത്യശഗ്രന്ഥങ്ങള്‍ ലഭ്യമായല്ലോ ; 
തുളുഭാഗവതം, കാമവേതി എന്നീ മഹാകാവ്യ 
ങ്ങളും ഗ്രരി ദേവമാഹാതമ്യമെന്ന ഗദ്യകൃ 
തിയും. തുളുനാടിന്‍െറ ഹൃദയഭാഗത്തുനിന്നും 
എന്തുകൊണ്ട്‌ ഒരൊറ്റ പ്രാചീന തുളുമഹാഗ്ര 
ന്ഥവും കണ്ടെത്താനായില്ല? ഇത്തരം ചോദ്യ 
ങ്ങള്‍ ഉന്നയിക്കാനോ ഉത്തരം കണ്ടെത്താനോ 
ഗവേഷകര്‍ മടിച്ചതെന്തുകൊണ്ട്‌? തയളവ 
സംസ്കൃതിയുടെ അപമൃത്യുവിന്‍െറ കാരണ 
ങ്ങളിലേക്ക്‌ വെളിച്ചം വീശുന്ന ഗവേഷണങ്ങള്‍ 
നടക്കാഞ്ഞതിന്‍െറ കാരണങ്ങളിലേക്ക്‌ ആരും 
ചുഴിഞ്ഞിറങ്ങിയില്ല. എന്നല്ല, തിരിഞ്ഞുനോ 
ക്കിയതേ ഇല്ല. ബേക്കലം രാമനായക്കിന്‍െറ 
തെംകനാഡ ഐതിഷ്യശ്തു എന്ന പുസ്തക 
ത്തില്‍നിന്നും ഒന്നുരണ്ടു ചിത്രങ്ങള്‍ : 


അക്കാലത്തു ന്ധുമാര്‌ 77772. തുജുരാജാ 
ക്കരീമാരി കെള്ദിയുടെ പ്രഭുത്വം വക 
ക്കാതെ, ക്തം കൊടുക്കാതെ ൧ാഷ്ടാപോലെ 
നടക്കുകയായിരുന്നു.... ശ്ര ൨: ന്തി കെള 
ഭീയിചെ സ്വോമശേഖരനായക്കരീ സ്വിംഹാന്ധ 
നാമരാഹണം ചെയ്തു. പ്രശദ്ധ്തനായ ശ്രീല 
പ്ലനായക്കരി ച്രൂഗിര; ബേക്കു, ചിത്താരി? 
കോടടകശീ ശക്മിപ്പെടുത്ത?, ന്തീമലശധതംവരെ 
തമജ്യം വിസ്തൃതമാക്കി, ചവിജമസ്മംഭം സ്ഥാ 
പിച്ഛിരുന്നുവെങ്കിലും ആ പ്രദേശത്ത്‌ അാഥീശാ 
ധരികാരം മവേരുറഷ്ലിച്ച?രുന്തില്ല. ഇടാവലമുക്ക 
മലയാളികള്‍ ഇടയ്ക്കിടെ കുഴപ്ലം കുത്തിപ്പെെ 
ക്കിക്കൊണ്ടിരുന്നു. ഒതിക്കുരീ കോലത്തു 
തായ ത്ിവരീമ്മ, ഗുവമോയി കുന്പളതാഥാ 
ച്ധിനെ കുടുഫിടിച്ഛച നായിമമര്‌* മാപ്ലിളമാത്‌ 
തുടങ്ങിയ മലയാളിപ്പടയെ കൂടുപിടിച്ച്‌ ചര 
ശിതിക്കോടട ആക്രമിച്ചു. തൃക്കങ്ങാട്ട്‌ തിമുര്‌ 


കേരളപഠനങ്ങള്‍ 5 


6] 


ലി 


കോവ്ിലകങ്ങശി കൊ്കൂയടിച്ച്‌ ചുട്ടുചാന്/ 
ചക്കി... (പു. 78). 

അതേപുസ്തകത്തില്‍ മറ്റൊരിടത്ത്‌ . 
കമക്കാമിയിചെ വലിയ വെങ്കടപ്ലനായക്കന 
സ്മ്ധത്സ്പമ്യദ്ധമായ ബാമിക്കുരി വളഞ്ഞത്‌ 
ക്ഷെനമ്കഷ്യതങ്ങളെ തകരിത്മും കൈനരുടെ 
അഹങ്കാരം അട? കരമളമായ ക്രുരത 
കുബ്ബ്ധതാമ: കഷൈനരീക്കിടയിയ്‌ ദീനാക്രന്നോ 
മുയഴിന്നു. മലയമിതീനിന്നും ഇറത്ങിവനാ ഇമ്കാ 
തിക്കൂട്ടതെ രാമട്ടിയ്നിന്നും എങ്ങനെ തുരതമാ 
മെന്ന ചിത്ത ജനമമുസ്ണിനെ മഥിച്ചു... (പു. 
35). 


ഇതിന്‍െറ തുടര്‍ച്ചയായിവീണ്ടും . 

രിജ്പസ്വാതമ്യത്തിഒ്റ തറവാടായ ബാരീക്കു 
രിലെ അമ്ദമേകം സുത്തമമായ മൈനബസ്സ്മ? 
കങ്ള അവരീ തകര്ത്മു. മനോഹരമായ ക്കി 
ബിംബവും മാനസ്പ്മംഴ ഗോപുര്ങളും കുട? 
ക്ടുത്തിതത്മി ഇവയുടെ കള്ലുകശ്‌ ഉപയോഗിച്ച്‌ 
രിവാലയും മഫത്തിമഠവും ആഗ്രഹവും 
മ്ലും തിരീമ്മിച്ചു. ജൈനാരക്ക്‌ നിതിക്കാകുകൂളിയ? 
ഭലാത്തല്യ്ും കൃത്മുചനാശംവതുത്മി പു. 29. 


തുളുനാടിന്‍െറ മര്‍മ്മസ്ഥാനമായ ബാര്‍ 
ക്കൂര്‍ തുടങ്ങിയ സ്ഥലങ്ങളില്‍നിന്നും തുളു 
പ്രഡട സാഹിതൃഗ്രന്ഥങ്ങളും മറ്റും ലഭ്യമാ 
വാതെ പോയത്‌ എന്തുകൊണ്ട്‌ എന്നതിന്‍െറ 
വിശദീകരണം മേല്‍ക്കൊടുത്ത ആക്രമണക 
ഥകളില്‍നിന്നും ലഭിക്കുന്നുണ്ടോ? ചിന്തനീയം 
എന്നുമാത്രമെ പറയുന്നുള്ളൂ. 


ആരോരുമില്ലാത്തോര്‍ക്ക്‌ ദൈവംതുണ. 
തുളുവിനെ അക്ഷരാര്‍ത്ഥത്തില്‍ തുണച്ചത്‌ 
തെയ്യങ്ങളായിരുന്നു. മിഷനറിമാര്‍ പ്രാചീന 
സാഹിത്യം അന്വേഷിച്ചു നടന്നപ്പോള്‍ ലഭിച്ചത്‌ 
തെയ്യത്തിന്‍െറ തോറ്റങ്ങളായിരുന്നല്ലൊ. 
പാഡ്ദനങ്ങള്‍ എന്നറിയപ്പെടുന്ന തോറ്റങ്ങള്‍. 
൨൮. ഏ. മാനർ 23 പാഡ്ദനങ്ങള്‍ ശേഖരിച്ച്‌, 
റോമന്‍ ലിപിയില്‍പകര്‍ത്തി പരിഭാഷയോടു 
കൂടി പ്രസിദ്ധീകരിച്ചു. പാഡ്ദനങ്ങള്‍ നശി 
ക്കാതെ കിടന്നതുകൊണ്ട്‌ അതെങ്കിലും 
സാധിച്ചു. ലിഖിത സാഹിത്യമായിരുന്നെങ്കില്‍ 
നശിപ്പിക്കാമായിരുന്നു - ബാര്‍ക്കൂറില്‍ എന്ന 
തുപോലെ. 


കേരളപഠനങ്ങള്‍ 5 


അധീശാധികാരികള്‍ക്കു മുന്നില്‍ തുളു 
വര്‍ സകലതും കൈവെടിഞ്ഞപ്പോഴും തെയ്യ 
ങ്ങളെയും തോറ്റങ്ങളെയും ഉപേക്ഷിച്ചില്ല. 
വിശ്വാസത്തിന്‍െറ ട്വരുകള്‍ നൂറ്റാണ്ടുകളി 
ലൂടെ ഉറച്ചതായിരുന്നു. തുളുനാടന്‍ കോട്ട 
കളും കളരികളും നാമാവശേഷമായപ്പോഴും 
"സാനൊ' സ്ഥാനം) എന്നറിയപ്പെടുന്ന മാട 
ങ്ങള്‍ അവശേഷിച്ചു. ഈ 'താന'ങ്ങള്‍ സമൂ 
ഹത്തിന്‍െറ കെട്ടുറപ്പിനും സമാധാനപരമായ 
ജീവിതത്തിനും കേന്ദ്രമായി വര്‍ത്തിച്ചിരുന്നതു 
കാരണം ഭരണാധികാരികള്‍ക്കും പ്രയോജന 
കരമായിരുന്നു. 


കാലികപ്രസക്തികാരണം അവഗണി 
ക്കാനാവാത്ത ഒരു വസ്തുതകൂടി പറയട്ടെ ; 
കര്‍ണ്ണാടക സംസ്ഥാനത്ത്‌ ഒരു തുളുവന്‍ 
മുഖ്യമന്ത്രിയായ കാലത്ത്‌ തുളുഅക്കാദമിക്ക്‌ 
രൂപംനല്‍കി. എന്നാല്‍ അക്കാദമിക്ക്‌ ഒരു 
വയസ്സ്‌ തികയുന്നതിനുമുമ്പ്‌ ഭരണംമാറി. തുളു 
വന്‍പോയി. മറ്റാരോവന്നു. വന്നുകയറിയതും 
തുളുവരുടെ അക്കാദമിയുടെ കഴുത്തില്‍ കയ 
റിട്ടുവരിഞ്ഞു. 

തുളു ഒരു ഉപഭാഷ (ഡയലക്റ്റ്‌) മാത്രമാ 
ണെന്നും “അക്കാദമിയുടെ പദവിയിലേക്ക്‌ ഉപ 
ഭാഷ കയറി ഉരിക്കരുതെന്നും കര്‍ണ്ണാടക 
സാഹിത്യഅക്കാദമിയുടെ വരുതിയില്‍ ഇരു 
ത്തേണ്ടതാണെന്നും ചളുവളി" 
ക്കാര്‍ പണ്ടേ മുറവിളികൂട്ടിത്തുടങ്ങിയതായി 
രുന്നു. തുളു ഒരു ഉപഭാഷയല്ലെന്നും ദ്രാവിഡ 
ഭാഷാഗോത്രത്തിലെ തമിഴ്‌, തെലുങ്ക്‌, കന്നഡ, 
മലയാളം എന്നിവയ്ക്ക്‌ സമാനമായ ഒരു 
പ്രത്യേക ഭാഷയാണെന്നും പണ്ഡിതന്‍മാര്‍ 
വാദിച്ചു തുടങ്ങിയിരിക്കയാണ്‌. അതെന്താ 
യാലും ഇന്ന്‌ അന്തരീക്ഷത്തിലുള്ള അസ 
ഹിഷ്ണുത ഒരു ചരിത്രാവശിഷ്ടംകൂടിയാ 
ണെന്ന്‌ തിരിച്ചറിയേണ്ടതുണ്ട്‌. 


സവി രാഘവഷി 
74൭ 79൭൭ 


*നാമത്മാരി എന്നൊനും തള്ലക്രമിള്ണാട 
ക്കാര്‌ ഇന്നും എഴുതുക; പരസ്പരം 
പോമടിച്ചിരുന്നമ്ഛോശീ വിളിച്ച/പെത്‌ രുര്മമുച 
മായിപ്പോയത്രാണ്‌ കാരക്ക. 


149 


ി 
കടപ്പാട്‌ 
വി. എച്ച്‌. ദിരാറിന്‍െറയും എസ്‌. സഞ്ജീവിന്‍െറയും അന്വേഷണങ്ങളുടെ ആദ്യരൂപം യഥാക്രമം, 
ചുര്മണാദമയുടേയും ലി്ലച്ലുട്ടിന്‍െറയും ഒന്നാംലക്കത്തില്‍കാണാം. 


കെ. എന്‍ ഗണേശ്‌, കെ. എം. സീതി, എം. ഗംഗാധരന്‍ എന്നിവരുടെ പ്രബന്ധങ്ങള്‍ എ.കെ.ജി, 
പഠനഗവേഷണകേന്ദ്രത്തിന്‍െറ മുന്‍കൈയില്‍ 1994 ആഗസ്ത്‌ 27 മുതല്‍ 29വരെ തിരുവനന്തപൂരത്തുവച്ച്‌ നടന്ന 
അന്തര്‍ദേശീയകേരളപഠനകോണ്‍ണ്‍ഗ്രസ്സില്‍ അവതരിപ്പിച്ചത്‌. 
രചയിതാക്കളുടെ മേല്‍വിലാസം 


ജി. ഗോപിക്കുട്ടന്‍, സാമ്പത്തികശാസ്ത്രവിഭാഗം, എന്‍.എസ്‌.എസ്‌. കോളേജ്‌, 
നിലമേല്‍ (പോസ്‌റ്റ്‌, തിരുവനന്തപുരം 


ടി.ടി, ശ്രീകുമാര്‍, സെന്‍റര്‍ ഫോര്‍ ഡെവലപ്പ്മെന്‍റ്‌ സ്‌റ്റഡീസ്‌, 
മെഡിക്കല്‍ കോളേജ്‌ (പോസ്റ്റ്‌), തിരുവനന്തപുരം 695 011 


ലീലാ ഗുലാട്ടി, സെന്‍റര്‍ ഫോര്‍ ഡെവലപ്പ്മെന്‍റ്‌ സ്‌റ്റഡീസ്‌, 
മെഡിക്കല്‍ കോളേജ്‌ (പോസ്റ്റ്‌), തിരുവനന്തപുരം 695 011 


പി. മോഹനന്‍ പിള്ള, സെന്‍റര്‍ ഫോര്‍ ഡെവലപ്പ്മെന്‍റ്‌ സ്‌റ്റഡീസ്‌, 
മെഡിക്കല്‍ കോളേജ്‌ (പോസ്റ്റ്‌, തിരുവനന്തപുരം 695 011 


വി.എച്ച്‌. ദിരാര്‍, മുരളിനിവാസ്‌, കല്‍പ്പറ്റ, വയനാട്‌ 673 121 


എസ്‌. സഞ്ജീവ്‌, 'ശിവപ്രിയ', ടി.സി. 298,/2891, സഹോദരസമാജം ലെയിന്‍, 
വഞ്ചിയൂര്‍ (പോസ്റ്റ്‌), തിരുവനന്തപുരം 695 035 


കെ.പി. തോമസ്‌, സത്തിന്ത്യന്‍ ബാങ്ക്‌, പവര്‍ഹാസ്‌ റോഡ്‌, തിരുവനന്തപുരം 695 023 
കെ.എന്‍. ഗണേശ്‌, ചരിത്രവിഭാഗം, മലബാര്‍ ക്രിസ്ത്യന്‍ കോളേജ്‌, കോഴിക്കോട്‌ 


പി. ആന്‍റണി, സ്‌ക്കൂള്‍ ഒഫ്‌ ലെറ്റേഴ്‌സ്‌, മഹാത്മാഗാന്ധി സര്‍വകലാശാല, 
അതിരമ്പുഴ (പോസ്റ്റ്‌, കോട്ടയം 686 562 


കെ.എം. സീതി, സ്‌ക്കൂള്‍ ഒഫ്‌ ഇന്‍ടര്‍നാഷണല്‍ റിലേഷന്‍സ്‌, 
മഹാത്മാഗാന്ധി സര്‍വ്വകലാശാല, പ്രിയദര്‍ശിനി ഹില്‍സ്‌ (പോസ്റ്റ്‌, കോട്ടയം 686 560 


എം. ഗംഗാധരന്‍, 'കൈലാസം', പരപ്പനങ്ങാടി, മലപ്പുറം 676 303 
കെ.കെ.എന്‍. കുറുപ്പ്‌, ചരിത്രവിഭാഗം, കോഴിക്കോട്‌ സര്‍വ്വകലാശാല, മലപ്പുറം 673 635 


കെ.ടി. റാംമോഹന്‍, സെന്‍റര്‍ ഫോര്‍ ഡെവലപ്പ്മെന്‍റ്‌ സ്റ്റഡീസ്‌, 

മെഡിക്കല്‍ കോളേജ്‌ (പോസ്‌റ്റ്‌), തിരുവനന്തപുരം 695 01 

ജോര്‍ജ്‌ ഗീവര്‍ഗീസ്‌ ജോസഫ്‌, ഡിപ്പാര്‍ട്ട്മെന്‍റ്‌ ഒഫ്‌ ഇക്കണോമ്രെട്ടിക്ക്‌സ്‌ ആന്‍ഡ്‌ 
സോഷ്യല്‍ സ്റ്റാറ്റിസ്റ്റിക്ക്‌സ്‌, യൂണിവേഴ്‌സിറ്റി ഒഫ്‌ മാഞ്ചസ്‌റ്റര്‍, ഓക്സ്ഫോഡ്‌ റോഡ്‌, 
മാഞ്ചസ്‌റ്റര്‍ എം. 13 9 പി.എല്‍. 


150 കേരളപഥനങ്ങള്‍ 5 


നന്ന 


ട്ട്‌ [| 


വരിസംഖ്യാ ഫോറം" 


വരിസംഖ്യാ നമ്പര്‍ [7 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 

ചിത്തിര പ്രിന്‍േറഴ്‌സ്‌ & പബ്ലിഷേഴ്‌സ്‌ 
363006, മാണിക്കത്ത്‌ റോഡ്‌ 
എറണാകുളം, കൊച്ചി 682 016 


സമകാലീന കവിത/കേരളപഠനങ്ങള്‍ ഒരു വര്‍ഷത്തേക്ക്‌ തപാലില്‍ അയച്ചു 
തരുവാന്‍ അപേക്ഷിക്കുന്നു. വരിസംഖ്യയായ രു പണമായി... 
യതിയിലെ ചെക്ക്‌'്രാഫ്റ്റ്‌' മണിയോര്‍ഡര്‍ നമ്പര്‍. ആയി അയക്കുന്നു. 
കേരളപഠനങ്ങള്‍................ലക്കം മുതലും സമകാലീന കവിത... ലക്കം 
മുതലും അയക്കുക. 


സ്ഥലം : 
തീയതി 


ഒപ്പ്‌ 


ചെക്ക്‌'ഡ്രാഫ്റ്റ്‌'മണിയോര്‍ഡര്‍ ചിത്തിര പ്രിന്‍േറഴ്‌സ്‌ & പ്ലെ 
പേരില്‍ അയക്കുക. 
ചെക്കയക്കുകയാണെങ്കില്‍ കളക്ഷന്‍ ചാര്‍ജിന്‌ "0 രൂപ കൂടുതല്‍ ചേര്‍ക്കുക. 


വരിസംഖ്യാ നിരക്കുകള്‍ 


ഇന്ത്യയില്‍ പുറമേ 
1. സമകാലീന കവിത രൂപ 50.00 05$ 15.00 
2. കേരളപഠനങ്ങള്‍ രൂപ 50.00 15$ 15.00 
3 സമകാലീന കവിതയും 
കേരളപഠനങ്ങളും രൂപ 90.00 1155 25.00 
| സമകാലീന കവിത ലി 254415 [2 78 
ളു | | | 
] . ല്‍ 
൨) 6) 
കേരളപഠനങ്ങള്‍ | പി 8 ! 4 1 8 ; 7 8 
[ ം : [ചി ച കാ 


ടോട്ടി. / ള്ള: 


ടങടവ്ധഥനന റ 


1൦ 

൩൦ വ്ഥഡ്ദബിദ്മ്മളണ 
സസ്ഭ സട &ഡിടണ്ടെ 
39/3006, 10ബിഷ്പ്യാദര്‍ 
12നമിഡ്ദന, 10൦ 682 016 


പ്ലം ; 


൯൦1 (0൩൭) ൮ ലേ. ധോടണ്ലേി 1“ പ്‌ 1. 
മാം ൦ സം... 
നാനം ന 
ിട്ദടം ടി നം 10൪പി. ഷെ. 1ബോ.....:.ംം സസരസിട 00 
ടച്്ചപ്ാസ്ചസകിടം .നദിട. 


൧1൭൧൦ : 


൧൧൭൦. ി ര്്തമ്ഥ 


൧/൦ ലോഗ്‌ വിം, 7740 ൮൦൧07൭ 0൦ 7 ലേശ്തം ദ്വ 
ഗന ക ഗ്‌. 


൧/൦ 220 4. /0/- 40 ല്ലി //ഗ്ലോ ഗ്വമുദ. 


ട്ട ടെ 
[2 ഹിമാ 
1. ടചച്ക ഗ്ന. ......... 15.50.00, ..... 15$ 15.00 
2, ച ൧ഫഷഷച .......... 1850:005.17ഗ്‌ 15$ 15,00 
3. ചിക്ക 
ഗ്ര 0൧൧൧൭൧. .......... 15.90,007. ..... 115$ 25.00 


പധ 


| 

| ലി ലി ളു 
൦൦ ്ഷചേ. 
) 


നത്ത്‌; 


പ കടട 


കേരളപഠഥനങ്ങള്‍ 


വരിക്കാരുടെ രശരദ“ധയ്‌ക്ക്‌ ലു 


വരിക്കാരുടെ 
വരിസംഖ്യാനമ്പറില്‍ 
ി മാററം വന്നിട്ടുണ്ട്‌. ഈ ലക്കം 
കേരളപഠനങ്ങാം അയച്ച 
കവറില്‍ മുകളില്‍നിന്ന്‌ മൂന്നാമത്തെ . 
വരിയില്‍ നക്‌ഷ്രത്രങ്ങളുടെ നടുവില്‍ 
കാണുന്നതാണ്‌ വരിസംഖ്യാനമ്പര്‍ 
ദയവായി കത്തിടപാടില്‍ 
ഈ നമ്പര്‍ പ്രത്യേകം 
സൂചിഷിക്കുക. 


ലേഖനങ്ങളും വരിസംഖ്യയും പരസ്യങ്ങളും 
ചിത്തിര പബ്‌ളിഷേഴ്‌സ്‌ 
393006, മാണിക്കത്ത്‌ റോഡ്‌, കൊച്ചി-682 016. 


വാര്‍ഷിക വരിസംഖ്യാ നിരക്കുകള്‍ 
ു പു പുറമേ 
 കേരളപഠനങ്ങാം 50 രൂപ 15 ഡോളര്‍ 
സമകാലീന കവിത 50 രൂപ 15 ഡോളര്‍ 
കേരളപഠനങ്ങളും _ 80 രൂപ 25 ഡോളര്‍ 
സമകാലീന കവിതയും ക 


വരിക്കാര്‍ക്ക്‌" ഇന്‍ഡ്യയില്‍ ബുക്ക്‌ പോസ്റ്റായും പുറമേ 
എയര്‍മെയിലായും ്രതമാസികങ്ങാം അയയ്ക്കുന്നതാണ്‌. 


ച്‌തമ?ര ചങ്ലിഷേഴ്‌സസ്‌ 
39/3006, മാണിക്കത്ത്‌ റോഡ്‌ 
നു കൊച്ചി - 682 016 
[ ഫോണ്‍ : 364005 


ചു സാ ത ത ന 


ഉമ്മായിദ്‌ ഖലീഫത്തകാലത്ത്‌ കയ്റോവും 
പിന്നീട്‌ കോര്‍ഡോബയും തലസ്ഥാനവും 
പ്രധാന വിജ്ഞാനകേന്ദ്രവും ആയിരുന്നു. 
പ്രാചീനവും സമകാലികവുമായ വിജ്ഞാനം 
തേടി പടിഞ്ഞാറന്‍ യൂറോപ്പിലെ വിവിധഭാ 
ഗങ്ങളില്‍നിന്ന്‌ പണ്ഡിതന്‍മാര്‍ കോര്‍ഡോബ 
യിലും ടോളിഡോയിലും എത്തിയിരുന്നു. 
ക്രിസ്ത്യാനികള്‍ ടോളിഡോ തിരിച്ചുപിടിച്ച 
തിനെ തുടര്‍ന്ന്‌ ക്രിമോണയിലെ ഖെരാര്‍ദോ 
താണ്ട്‌ ക്രി. വ. 1114.1187) ടോളമിയുടെ 
അതിവിശിഷ്ട ജ്യോതിശാസ്ത്രഗ്രന്ഥമായ 
അതി മക്ഷസ്ധ്റ്‌ (ക്രി. വ. രണ്ടാം നൂറ്റാണ്ടില്‍ 
രചിക്കപ്പെട്ടത്‌ അന്വേഷിച്ച്‌ അവിടെ ചെല്ലു 
കയുണ്ടായി എന്നത്‌ ശ്രദ്ധേയമാണ്‌. ടോളിഡോ 
യിലെ ബരദ്ധികജീവിതത്തില്‍ ആകൃഷ്ട 
നായി ഖെരാര്‍ദോ രണ്ടു പതിറ്റാണ്ട്‌ അവിടെ 
ചെലവഴിച്ചു. ഇക്കാലത്ത്‌ അറബിഗണിത. 
ഗ്രീക്ക്‌ ക്ലാസിക്കുകളായ 80 കയ്യെഴുത്തുപ്രതി 
കള്‍ അദ്ദേഹം പകര്‍ത്തുകയോ പരിഭാഷപ്പെ 
ടുത്തുകയോ ചെയ്തു. അവജെല്ലാം സ്വദേശ 
ത്തേക്ക്‌ കൊണ്ടുപോവുകയും ചെയ്തു. അറി 
വിനായി സ്പെയിനിലെത്തിയ യൂറോപ്യന്‍ 
പണ്ഡിതരില്‍ ടിവോളിയിലെ പ്ലാറ്റോയും 
ബാത്തിലെ അഡിലാര്‍ഡും ചെസ്‌റ്ററിലെ 
റോബര്‍ട്ടും ഉള്‍പ്പെടുന്നു. 


ചിത്രം 3 വെളിവാക്കുന്ന ഗണിത 
. വിജ്ഞാന വികാസവുമായി ബന്ധപ്പെട്ട രണ്ടു 
കാര്യങ്ങള്‍കൂടി ഇവിടെ സൂചിപ്പിക്കാം. ഇന്ന്‌ 
പാഠശാലകളില്‍ പഠിപ്പിക്കുന്ന മിക്കവാറും 
എല്ലാ ഗണിതവിഷയങ്ങളും ക്രി. വ. 12-0൦ 
നൂറ്റാണ്ടിനുമുമ്പ്‌ പടിഞ്ഞാറന്‍യുറോപ്പിനു 
പുറത്ത്‌ ഉത്ഭവിച്ചതാണ്‌. എന്നാല്‍ പാഠ്യപദ്ധ 
തിയുടെ യൂറോകേന്ദ്രസ്വഭാവംകാരണം ഈ 
വസ്തുത അംഗീകരിക്കപ്പെട്ടിട്ടില്ല. നിലവി 
ലുള്ള ഗണിതാദ്ധ്യാപനത്തില്‍ ഗണിത 
ശാസ്ത്രചരിത്രം (പ്രത്യകിച്ചും യൂറോകേന്ദ്രീ 
യമല്ലാത്ത ചരിത്രം) അവഗണിക്കപ്പെടുന്നതും 
ഇതിനു കാരണമായിട്ടുണ്ട്‌. രണ്ടാമതായി, 
15-0൦ നൂറ്റാണ്ടുവരെ ഗണിതവിജ്ഞാനം മറ്റി 
ടങ്ങളില്‍നിന്ന്‌ പടിഞ്ഞാറന്‍ യൂറോപ്പിലേക്ക്‌ 
പ്രവഹിക്കുകയായിരുന്നു. ഈ ഏകദിശാപ്ര 
വാഹം ചിത്രം 3ല്‍ നിന്നും വ്യക്തമാണ്‌. 


കേരേളപഠനങ്ങള്‍ 5 


ചുരുക്കത്തില്‍, ക്രി. വ. 8-൦ നൂറ്റാണ്ടിനും 
മാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള അറബി ഗണി 
തനവോത്ഥാനം അടുത്ത 500 വര്‍ഷത്തെ 
ഗണിതശാസ്ത്രവിക്ാസഗതിയെ രൂപപ്പെടു 
ത്തുകയും നിര്‍ണ്ണയിക്കുകയും ചെയ്തു. 


യൂറോകേന്ദ്രപക്ഷപാതത്തെ 
വിശകലനം ചെയ്യുമ്പോള്‍ 


ഗണിതശാസ്ത്രചരിത്രരചനയിലെ യൂ 
റോകേന്ദ്രീയപക്ഷപാതങ്ങളുടെ ഉറവിട 
മെന്തെന്ന്‌ ഇനി പരിശോധിക്കാം. ഒന്നാമ 
തായി, ഗണിതശാസ്ത്രത്തിന്‍െറ ഭാതികാടി 
ത്തറ വിശകലനം ചെയ്യുന്നതിനും അങ്ങനെ 
അതിന്‍െറ വികാസത്തെ സാമ്പത്തിക സാമൂ 
ഹിക മാറ്റങ്ങളുമായി കൂട്ടിയിണക്കുന്നതിനു. 
മുള്ള വിമുഖത. രണ്ടാമത്‌, ഗണിതശാസ്ത്രപ 
നം പ്രത്യേകകഴിവുകളും സിദ്ധികളുമുള്ള 
ഒരുപിടി ഉന്നതര്‍ക്കുമാത്രം സാദ്ധ്യമായ 
ഒന്നാണ്‌ എന്ന ധാരണ. ഗണിതാദ്ധ്യാപനം 
ആര്‍ക്കു നല്‍കണമെന്നതും ആര്‍ക്കു പ്രയോ 
ജനകരമാവുമെന്നതും അങ്ങനെ തീരുമാനിക്ക 
പ്പെടുന്നു. ഇന്നും ക്ലാസ്മുറികളില്‍ ഈ 
വീക്ഷണം നിലനില്‍ക്കുന്നുണ്ട്‌. മൂന്നാമത്‌, 
ഗ്രീക്ക്‌ ഗണിതശാസ്ത്രത്തിന്‍െറ സവി 
ശേഷസംഭാവനയായി കരുതപ്പെടുന്ന അനുമാ 
നപരവും പ്രമാണപരവുമായ യുക്തി 
(ിഡക്റ്റീവ്‌ ആക്സിയോമാറ്റിക്ക്‌ ലോജിക്ക്‌) 
കര്‍ക്കശമായി പ്രയോഗിക്കുന്നതിലൂടെ 
മാത്രമെ ഗണിതശാസ്ത്രകണ്ടുപിടിത്തങ്ങളു 
ണ്ടാവൂ _ എന്ന വീക്ഷണം. തന്‍മൂലം 
അന്തര്‍ജ്ഞാനാത്മകമോ അനുഭവാധിഷ്ഠി 
തമോ ആയ സമ്പ്രദായങ്ങള്‍ അപ്രസക്ത 
മെന്നു വിധിക്കപ്പെടുന്നു. കൂടാതെ ഗ്രീക്കുകാര്‍ 
2000 വര്‍ഷം മുമ്പ്‌ ആവിഷ്കരിച്ച രൂപപ 
രവും പ്രബോധനപരവുമായ (ഫോര്‍മല്‍ 
ഡിഡാക്റ്റിക്ക്‌ മാതൃകയിലാവണം ഗണിത 
ശാസ്ത്രഫലങ്ങള്‍ അവതരിപ്പിക്കേണ്ടത്‌ എന്ന 
ധാരണ. 


ഇന്ന്‌ ഗണിതശാസ്ത്രത്തിലെ പൂതിയ 
കണ്ടുപിടുത്തങ്ങള്‍ക്ക്‌ അംഗീകാരം നല്‍കുക 


135 


കേരളപഥഠനങ്ങള്‍ 
10214 2൧൧൧൧൮൮൦൧൨ 


൧ ഒംധനദ। ൦ ദദിദ 5ധഠിടെ 
8൦90൨. 1൦. 53039883 
155 09715967 


15 രൂപ 


വിത 
17 


പ്രതാധിപര്‍ ; കെ. ജി. ശങ്കരഷിള്ള 


ര്‌ 


നൂറെറാന്നു വചനങ്ങള്‍ 


ബസവണ്ണ, അക്കമഹാദേവി, ദാസിമയ്യു, അല്ലമ (പഭു, മഹാദേവിയക്കു, 
അംബിഗര ചാഡയ്യ, അയ്‌ദക്കി മാരയ്യ, ഉരിലിംഗ വെദ്ദി, 
ചെന്ന ബസവണ്ണ, ഹഡപദ അഷണ്ണ, ഹാവിനഹാള കല്ലയ്യ, 
മഡിവാള മാച്ചയ്യ. മുക്‌തായക്ക, ഷണ്‍മുഖ സ്വാമി, ജേഡര ദാസിമയ്യ 
തുടങ്ങിയവരുടെ കവിതകാം 
ആമുഖവും വിവര്‍ത്തനവും -- അയ്യഷപണിക്കര്‍ 


കവിതകള്‍ 


ആററൂര്‍, ഒ. എം. അനുജന്‍, അയ്യഷത്ത്‌, ജോര്‍ജ്‌ തോമസ്‌, ജയശീലന്‍ | 
വി. എം. ഗിരിജ, സാബു, പി, പി. രാമച്ര്ദന്‍, പി. രാജന്‍ 
എസ്‌. സിതാര, ഗീത ജെ, വിജയകുമാര്‍ കുനിശ്‌ശേരി, ഇ. സന്‌ധ്യ 
ഷികേശന്‍, പി, ബി. ജയച്ര്രന്‍, ജോസ്‌ വെമ്മേലി 
പി. കെ. പാറക്കടവ്‌, എന്‍. ബൈജു, രാധാമണി അയിങ്കലത്ത്‌ 
കരുണാകരന്‍, നാസിമുദ്ദീന്‍ 


തമിഴ്‌” കവിത 
1901. 2010൪: 0: ൩. ഒഴ ഠാ. ലന & ലെ! 60% 


ന്ധ ലനാമട & ലെദലട ജട. 393006, ഗമന ഭാഫ. യവ 
ധ്യ. മടം ച്സ. 


